റിപ്പോര്‍ട്ട്‌ 
7 
ഈ മണ്ണും, ഈ മരവും 
ഈ നിലാവും ആര്‍ക്കുളളത്‌ ? 


നര്‍മ്മദയില്‍ നിര്‍മ്മിക്കുന്ന സരോവര്‍ ഡാം പൂര്‍ത്തിയാകുന്നതോടെ, അമൂല്യമായ 
വനസമ്വത്തു മാതമല്ല നഷ്ടപ്പെടുന്നത്‌. ആ മണ്ണില്‍ പെറ്റുവീണ കുറെ മനുഷ്യരുടെ 
ജീവിതവും തകരും. തലതിരിഞ്ഞ വികസന (പ്രകിയയ്ക്കെതിരെ മേധപാത്കര്‍ 
നടത്തുന്ന ഇതിഹാസസമാനമായ സമരത്തി0ന്‍റ കഥയാണ്‌, അവിടം സന്ദര്‍ശിച്ച 


ശ്രീ. ശെല്‍വരാജ്‌ പറയുന്നത്‌. 


മുഖക്കുറിപ്പ്‌ 

5 ° 

ഇവറ്റയെ അടിച്ചിറക്കണം 

രാഷ്ട്രീയലേഖകന്‍ 

റിപ്പോര്‍ട്ട്‌ 

6 

ഇങ്ങനെയും ഒരു ഭരണം 

ശ്രീ. എന്‍.ആര്‍.എസ്‌. ബാബു 

ലേഖനം 

12 | 

ശരീരത്തിനുമപ്പുറം 

ശ്രീ. സച്ചിദാനന്ദന്‍ 

കവിത 

18 

ഇനി വിഗ്ശമം 

ശ്രീ. കുളത്തൂര്‍ കൃഷ്ണന്‍നായര്‍ 

27 

അഭാവഗീതങ്ങള്‍ 

ശശീ. ദേശമംഗലം രാമകൃഷ്ണന്‍ 

സിനിമ 

19 

ഒറ്റക്കാലില്‍ തപസ്സു 

ചെയ്തും കൊക്ക്‌ 

ശ്രീ. കള്ളിക്കാട്‌ രാമചന്ദ്രന്‍ 
 . 





ഫീച്ചര്‍ 
14. ) 
ചിന്തയുടെ സ്വാത്രന്ത്യം 











വില: 4 രൂപ 


എ 
ത്‌ 


ജൂണ്‍ 28, 1992 


_കലാക്നമുദീ 27 


മലയാളിയുടെ ചിന്താ(പപഞ്ചത്തെ ഇളക്കി മറിക്കുന്ന (ശീ. എം.എന്‍. വിജു്മന്‍്റ 


ജീവിതത്തേയും ചിന്തയേയും കുറിച്ചാണ്‌ (ശീ. ഇ.എം.അഷ്റഫ്‌ എഴുതുന്നത്‌. 


നോവല്‍ 

23 

ഗുരു 

ശ്രീ. കെ. സുരേന്ശ്രന്‍ 
28 
വേര്‍പാടുകളുടെ 
വിരൽപ്പാടുകൾ 
ശ്രീ, സി. രാധാകൃഷ്ണന്‍ 





കഥ 

31 

കാവ്യനീതി 

ശ്രീ. എം.എ. റഹിമാന്‍ 
35 


അച്യുതമേനോന്‍െറ 


ഡയറിക്കുറിപ്പുകള്‍ 
“യാരതാവിവരണം 
39 | 


. വട്ടുനൂലിന്‍െറ വഴി 
ശ്രീ, കാവാലം നാരായണപ്പണിക്കര്‍ 


ആത്മകഥ 

4.3 

ശുചീന്രദം രേഖകള്‍ 
ശ്രീ. ടി.എന്‍. ഗോപകുമാര്‍ 
45 
സാഹിതൃവാരഫലം 
ശ്രീ. എം. കൃഷ്ണന്‍നായര്‍ 
50 


പുതിയ പുസ്തകങ്ങള്‍ 


സ്‌റ്റാഫ്‌ ലേഖകന്‍ 


മുഖചിയതം: കളര്‍(ടാന്‍സ്‌പെരന്‍സി: 


ശ്രീ. രവിശങ്കര്‍ 
ശ്രീ. എം.എന്‍. വിജയന്‍ 


കളര്‍ ഫോട്ടോ: (ശീ. സുകുമാര്‍ അണ്ടലൂര്‍. 





നശിക്കുന്ന കാവുകള്‍ 
കലാകരമുദി 874-ാം ലക്കത്തിലെ ശശീ.ശശി 
ധരന്‍ മങ്കത്തിന്‍െറ “കാവുകള്‍, നമ്മുടെ 
ശ്വാസകോശങ്ങള്‍” എന്ന ഫീച്ചര്‍ അവസ 
രോചിതമായിരുന്നു. കേരളത്തിന്‍െറ ഹരിതാഭ 
നിലനിര്‍ത്തിയിരുന്ന കാവുകളെ സംരക്ഷി 
ക്കേണ്ട സമയം അതിരകമിച്ചിരിക്കുകയാണ്‌. 
1987-ല്‍ കോഴിക്കോട്‌ നിന്നും ഏതാണ്ട്‌ 8 
കിലോമീററര്‍ അകലെയുളള ചേലാവൂരിലെ 
കാവ്‌ സന്ദര്‍ശിക്കാനിടയായി. “കേരള 
നാച്വറല്‍ ഹിസ്‌റ്ററി സൊസൈററി, കോഴി 
ക്കോട്‌ ചാപ്ററര്‍' സംഫ്ൃടിപ്പിച്ച പക്ഷി 
നിരീക്ഷണ (പകൃതി സഹവാസ ക ാമ്പില്‍ 
പങ്കെടുക്കവേയാണ്‌ ക്യാമ്പംഗങ്ങള്‍ ഒരു 
ദിവസം ചേലാവൂര്‍ കോട്ടയിലെ കാവിലെത്തി 
യത്‌. കോഴിക്കോട്‌ പട്ടണത്തോടു ചേര്‍ന്നു 
കിടക്കുന്ന ആ ചെറുവന്രപദേശം ഞങ്ങളെ 
അത്‌ ഭുതപരത്രന്തരാക്കി. അത്യപൂര്‍വ്വമായ 
വൃക്ഷതരുലതാദികളാല്‍ സമൃദ്ധമായിരുന്ന 
ആ കാവിലെ ചെറുതടാകക്കരയിലെ ജീവ 
വൈചിശത്യം ഞങ്ങളെ വിസ്‌ മയിപ്പിച്ചു. അന്ന്‌ 
ആ ചെറിയ കഷണം വനത്തില്‍ ഏതാണ്ട്‌ 150 
“ഓളം ഇനത്തില്‍പ്പെട്ട പക്ഷികളെ കണ്ടെ 
ത്തുവാൻ കഴിഞ്ഞു. കേരളത്തില്‍ അത പൂര്‍വ്വ 
മായതും കടുത്ത ' വംശനാശ ഭീഷണി 
നേരിടുന്നതുമായ ‘പാണ്ടന്‍ വേഴാമ്പലിനെ 
അന്ന്‌ ചേലാവൂരില്‍ കാണുവാന്‍ കഴിഞ്ഞു. 
പിന്നീട്‌ ലേഖകന്‍ കേരളത്തിലെ വനാന്തര 
ങ്ങളില്‍ നടത്തിയ പക്ഷിഗവേഷണ യാത്ര 
| കളിലൊന്നും ഈ പക്ഷിയെ കണ്ടെത്തുവാന്‍ 
കഴിഞ്ഞില്ല. 
- ഈ കാവിന്‍െറ ഉഷ്മളത വീണ്ടും 
| ആസ്വദിക്കുവാന്‍, പാണ്ടന്‍ വേഴാമ്പലിന്‍െറ 
ഗാംഭീര്യം തുളുമ്പുന്ന ചരിഞ്ഞ നോട്ടം 
| കാണുവാന്‍ 1992 ജനുവരിയില്‍ ചേലാവു 
രിലേക്ക്‌ ലേഖകനും കുടുംബവുമായി വീണ്ടു 
മൊരു യാത നടത്തി. അഞ്ചു വര്‍ഷങ്ങള്‍ 
വളരെയധികം മാററങ്ങളാണ്‌ ചേലാവൂരിന്‌ 
വരുത്തിയിരുന്നത്‌ . വന്‍വൃക്‌ഷങ്ങളില്‍ പലതും 
മുറിച്ചുമാററപ്പെട്ടിരുന്നു. കാവിന്‍െറ നിബിഡത 
നഷ്ടമായിരുന്നു. നൂററിയമ്പതോളം ഇന 
ത്തില്‍പ്പെട്ട പക്ഷികളെ കണ്ടിരുന്ന കാവില്‍ 
വിരലിലെണ്ണാവുന്ന ഇനം പക്ഷികളെ മാത 
മാണ്‌ കാണുവാന്‍ കഴിഞ്ഞത്‌. ‘പാണ്ടന്‍ 
വേഴാമ്പല്‍” വെറുമൊരു ഓര്‍മ്മയായി അവ 
ശേഷിക്കുകയും ചെയ്തു. കാവും, കുളവും, 
കാട്ടാറും നിലനിര്‍ത്തുവാന്‍ സന്നദ്ധ സംഘട 
നകളും, (പകൃതി സ്‌നേഹികളും, ജനങ്ങളും 
ഒത്തുചേര്‍ന്ന്‌ (പവര്‍ത്തിക്കേണ്ടിയിരിക്കുന്നു. 
| സി.സുശാന്ത്‌ 
ഗ്രകൃതി 
പേരൂര്‍ക്കട പി.ഒ. 
തിരുവനന്തപുരം. 


സത യാ കയ്പു നിറഞ്ഞതാണ്‌ 





തൊഴിച്ചാല്‍. പക്ഷെ. ഫാന്‍സിന്‍െറ (പതി 
കരണം കണ്ടപ്പോള്‍ പിരിതോന്നി. സൂര്യമാന 
സവും കമലദളവും അഹവും ഒക്കെ സൂപ്പര്‍ 
കലാസൃഷ്‌ ടികളാണെന്നെഴുതാന്‍ വേറെ എ 
രതയോ പപസിദ്‌ധീകരണങ്ങള്‍ മലയാളത്തി 
ലുണ്ട്‌. ആരാധകരോട്‌ ഒരു വാക്ക്‌, “സത്യം 
പലപ്പോഴും കയ്പു നിറഞ്ഞതാണ്‌! കലാ 
കമുദിയുടെ നിലവാരം നിരൂപണത്തിനും 
ഉണ്ടാവണമല്ലോ. മലയാളസിനിമതന്നെ അ 
തിന്‍െറ ഉന്നത നിലവാരത്തില്‍നിന്ന്‌ താഴേക്ക്‌ 
മുതലക്കൂപ്പു നടത്തിയിരിക്കുകയാണ്‌ 92-ല്‍. 
സാങ്കേതിക നിലവാരം ഒഴിച്ചാല്‍. 

) കെ.ശ്രീകുമാര്‍ 
ഇന്‍ഫര്‍മാററിക്സ്‌ സെന്‍റര്‍ 

pe 4 കാസര്‍ഗോഡ്‌ 

അര്‍ത്ഥം ഗ്രഹിക്കാതെ 

'അഹം “എന്ന ചിയതത്തെ വിമ ര്‍ശിച്ചിരിക്കുന്നത്‌ 
കണ്ടു. രപസ്തുത ചിശ്രത്തിനെതിരെ വാളോ 
ങ്ങുന്ന ലേഖകന്‍ (പേരു വെളിപ്പെടുത്താത്തത്‌ 
എന്തുകൊണ്ട്‌ ?) തന്‍െറ വികാരം മുഴുവനും 


. [പകടിപ്പിക്കുന്നത്‌ കാണുമ്പോള്‍ സഹതാപ 


മാണ്‌ തോന്നുന്നത്‌. സൂപ്പര്‍താരത്തെ വിമര്‍ 
ശിച്ചുകൊണ്ട്‌ തുടങ്ങുന്ന വിമര്‍ശനം ഒടുവില്‍ 
സംവിധായകനേയും തിരക്കഥാകൃത്തിനേയും 
വെറുതെ വിടുന്നില്ല. ധനനഷ്ടവും മാന 
ഹാനിയും” സംഭവിച്ച ലേഖകന്‍ പ്രസ്തുത 
ചിശ്രത്തിലെ ഒരു സീന്‍പോലും മനസ്സില്‍ 
തങ്ങുന്നില്ലത്രെ! ആത്മീയതയുടെയും, ഏതോ 
അദൃശൃശക്തിയുടെയും പരിവേഷം ഉള്‍ 
ക്കൊളളുന്ന “അത്തരമൊരു ദൃശ്യത്തിന്‍െറ 
അര്‍ത്ഥമെങ്കിലും ഗ്രഹിക്കാന്‍ “നമ്മുടെ 
ചലച്ചി(തലേഖകന്‍ ശ്രമിച്ചെങ്കില്‍... 
സുനോജ്‌ ബി.എസ്‌. 
പട്ടത്താനം. 


വസ്തുനിഷ്ഠമായ നിരൂപണം 
ഓരോ വാരികയും ചലച്ചി്ത നിരൂപണ 


ക്കുന്നു. ചുരുങ്ങിയത്‌ അഞ്ചു കവിതകള്‍! 
(ഓരോന്നും മൂന്നു കോപ്പിവീതം) ആഗസ്ററ്‌ : 


കലാകമുദിയുടെ അവസാനത്തെ പുറം 
സിനിമാ നിരൂപണത്തിന്‌ ഉപയോഗിക്കുന്ന 
തില്‍ അത്ര മതിപ്പൊന്നുമില്ല. എങ്കിലും 
വിലയിരുത്തല്‍ വളരെ ശരിയാവുന്നുണ്ട്‌, 
"സര്‍ഗ ത്തെപ്പററി കുറച്ചു പൊക്കി എഴുതിയ 


കലാകഈമുദി 4 





ത്തിന്‌ പേജുകള്‍ തന്നെ ചെലവഴിക്കുമ്പോള്‍ 
വസ്തുനിഷ്ഠമായി, ഉത്‌ കൃഷ്ടമായി സിനി 



















ക്കുന്നതില്‍ അര്‍ത്ഥമില്ല. അത്‌ .അനാവ 
മാര്രമാണ്‌ . ചലച്ചിത്ര ലേഖകന്‌ റ 
നന്ദനം. കലാകനമുദിക്കും. 


ചങ്ങമ്പുഴ പുരസ്‌ കാരം 
ഗ്രന്ഥങ്ങള്‍ ക്ഷണിക്കുന്നു. 
മലയാള കവിതയ്ക്കുള്ള 1992 
ചങ്ങമ്പുഴ പുരസ്കാരത്തിന്‌ ഗ്രന്ഥങ്ങ 
ക്‌്ഷണിച്ചുകൊളളുന്നു. 1987, 1988, 1989, 19 
1991 എന്നീ വര്‍ഷങ്ങളില്‍ ഒന്നാം പതിപ്പാ 
,പസിദ്‌ ധീകരിച്ചിട്ടുളള മൌലിക കവിതാ 
ഗ്രന്ഥങ്ങളാണ്‌ സമര്‍പ്പിക്കേണ്ടത്‌ . വിവര്‍ത്ത 
നങ്ങള്‍ സ്വീകാര്യമല്ല. പുസ്തകങ്ങളുടെ മൂന്നു 
കോപ്പികള്‍ “സെകട്ടറി, ചങ്ങമ്പുഴ അവാര്‍ഡ്‌, 
രടസ്ററ്‌, മമത, ആസാദ്‌ റോഡ്‌, കൊച്ചി-1 
എന്ന വിലാസത്തില്‍ 1992 ജൂലായ്‌ 15-നു 
മുമ്പ്‌ കിട്ടത്തക്കവണ്ണം അയയ്‌ ക്കുവാന്‍ 
ഗ്രന്ഥകാരന്‍ മാരോടും ര്രസാധകന മാരോടും 

അഭ്യര്‍ത്ഥിക്കുന്നു. 
സെ।കട്ട 


മനക്കണ്ണു വരയ്ക്കുന്ന ചിതം 


കലാകനമുദിയുടെ തിളക്കത്തിലെ വജ! 
ബിന്ദു അതിന്‍െറ ആത്മധൈര്യമാണ്‌ 1 





വായനയിലൂടെ ആളെ കൊപ്പത്തിലേററാതെ 14 
തെല്ലൊരു ധൈര്യം പകര്‍ന്നുകൊടുക്കുന്നത്‌ |, 
കോണ്‍ഫിഡന്‍സ്‌ കുറഞ്ഞുവരുന്ന യുവജന 1? 
ങ്ങള്‍ക്കു പ്രത്യേകിച്ച്‌ ഈഷ്മ്ളാനുഭവം 
പകരും. ആഴത്തില്‍ വേരുകളിറക്കിയ വൃക്ഷ: 1 
ത്തിലെ തളിരുകള്‍ നോക്കിക്കാണുന്ന സുഖം | 


















ഈ വാരിക തരുന്നുണ്ടെന്നു പലപ്പോഴും 
തോന്നിയിട്ടുണ്ട്‌. “ബോബനും മോളിയും 
നീക്കി, തല്‍സ്ഥാനത്ത്‌ ചലച്ചിതലേഖകന്‍ 
ഗപത്യക്ഷപ്പെട്ടു കണ്ടപ്പോള്‍ കാര്യത്തിനാ 
മുഖമായി ഇത്രയും എഴുതാന്‍ തോന്നി. , 
വായനയുടെ ന്റേതങ്ങളടച്ച്‌ വണക്കം! അടിമുടി | 
വിറയ്ക്കുന്ന അപ്പൂപ്പന്‍െറ വിടര്‍ന്ന ന്റേത 
ത്തില്‍ ഒരിററ്‌ രക്തച്ഛവി കൂടി... ഇപ്പോള്‍ 
മനക്കണ്ണു വരയ്ക്കുന്ന ചി്രം അതാണ്‌. 
7 വിജയന്‍ എസ്‌, കളനാട്‌ 
. ദുബായ്‌ എയര്‍ കസ്റ്റംസ്‌. 
“വി.ടി.കുമാരന്‍ സ്മാരക പുരസ്കാരം. 
പ്രശസ്ത കവി ശ്രീ.വി.ടി.കുമാരന്‍െറ. 
സ്മാരകമായി ഏര്‍പ്പെടുത്തിയ പുരസ്കാരം 
ഒക്ടോബര്‍ 11-ന്‌ മുപ്പതു വയസ്സ്‌ തികയാത്ത 
കവിക്കാണ്‌ ഈ വര്‍ഷവും നല്‍കുന്നത്‌. 2500 
“ക. മൂല്യമുളള ഈ പുരസ്കാരത്തിന്‌ 
പരിഗണിക്കപ്പെടാന്‍ കവിതകള്‍ ക്ഷണി 


31-നു മുമ്പായി. വയസ്സ്‌ തെളിയിക്കുന്ന 
സര്‍ട്ടിഫിക്കററ്‌ സഹിതം കടത്തനാട്ട്‌ നാരാ 


'യണന്‍, നട്ട്‌ സ്ഴ്രീററ്‌, വടകര-4 (673 104) 
മാനിരുപണം നടത്തുന്നത്‌ കലാകനമുദി മാതമാണ്‌. എന്ന വിലാസത്തില്‍ അയച്ചുതരണമെന്ന്‌ 
അഭിനയം എന്നുപറഞ്ഞാല്‍ ലോക ക്ളാസ്സി അപേക്ഷിക്കുന്നു. ഒക്ടോബര്‍ 11-നു, വട 
ക്കുക്ക്ടില്‍ തളിരിടുന്നതാണെന്നതില്‍ എതി കരയില്‍ വച്ചുനടക്കുന്ന  ചരമദിനാചരണ “: 
രഭിഗ്രായമില്ല. വെറുതെ കോലാഹലമുണ്ടാ വേളയിലാണ്‌ പുരസ്‌കാരം നല്‍കുക. ) 









രാഷ്‌ 


൭ 
ൽ റ 


ടീയലേഖകന്‍ 





ആവറ്റഖയ അടി 


സര്‍ക്കാര്‍ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി 
നേരിടുമ്പോള്‍ മ്രന്തിമാര്‍ക്ക്‌ ആധുനിക സാകര യോ 
ടാററാ എസ്‌റ്റേറ്റ്‌ കാര്‍ വാങ്ങാനുള്ള തീരുമാനം കടു 
ജനവഞ്ചനയാണ്‌ . (,ടഷറികള്‍ , നന്‍ 
നാലരലക്ഷം രൂപ വിലപിടിപ്പുള്ള എയര്‍ കണ്ടിഷ 


“ചെയ്ത ഇരുപതു ടാററാ എസ്റ്റേറ്റു കാറുകള്‍ക്ക്‌ 


ധൃതഗതിയില്‍ ഓര്‍ഡര്‍ നല്കിയത്‌ വന്‍ ധൂര്‍ത്താണ്‌. 
ജോര്‍ജ്‌ മെഴ്‌ സിയര്‍ 
(ആന്‍റണി ഗ്രൂപ്പുകാരുടെ 
ദേശീയ വേദി ജനറല്‍ സ്വെകട്ടറി) 


൭ 

ചെലവുചുരുക്കലിന്‍െറ ഭാഗമായി ഈ സാമ്പത്തിക 
വര്‍ഷം പുതിയ തസ്തികകള്‍ സൃഷ്ടിക്കരുതെന്നു 
തീരുമാനിച്ചിരുന്നെങ്കിലും തസ്തിക ഉണ്ടാക്കലും നിയമന 
ങ്ങളും തുടരുന്നു. എം.എല്‍.എമാര്‍ക്ക്‌ അസിസ്‌ ററന്‍റുമാ 
രെ നിയമിച്ചതുവഴിതന്നെ ആ നീക്കത്തിന്‍െറ കടയ്‌ ക്കല്‍ 
കത്തിവച്ചു. 

മ്രന്തിമന്‌ ദിരങ്ങള്‍ മോടിപിടിപ്പിച്ചും മ്ന്തിമാരും പേഴ്‌ 
സനല്‍ സ്ററാഫും നാടുനീളെ യാരതചെയ്തും ലക്ഷങ്ങള്‍ 
ധൂര്‍ത്തടിക്കുന്നു. ഭക്ഷ്യമ്രന്തി ടി.എച്ച്‌. മുസ്തഫ 
എട്ടുലക്ഷം രൂപ മുടക്കി മോടിപിടിപ്പിച്ച വാടകവീട്ടില്‍ 
ആറുമാസംപോലും തികച്ചു താമസിക്കാതെയാണു മറെറാ 
രു വീട്ടിലേക്കു മാറിയത്‌ . 

ഒരു മന്ത്രി നാലും അഞ്ചും കാറുകളാണുപയോഗിക്കു 
ന്നത്‌. പെട്രോള്‍ച്ചെലവും ടെലിഫോണ്‍ ബില്ലും കുറ 
യ്ക്കാന്‍ നിര്‍ദ്‌ ദേശിച്ചുവെങ്കിലും അവ വര്‍ദ്‌ ലക 
യാണ്‌ . ഇതിനു പുറമെ എം.എല്‍.എമാരുടെ ഹോസ്‌ ളം 
മുറികളില്‍ കേബിള്‍ ടി.വി സ്ഥാപിക്കാ൯ 27 ലക്ഷം 
രൂപയുടെ പദ്ധതി ഉടനെ വരുന്നു. 

രനോരമു 


ൽ 


63രുകൊല്ലത്തിനിടയില്‍ ആറു മന്ത്രിമാര്‍ വംദേധോധ്യയ 
നടത്തി. ചിലര്‍ ഒന്നിലേറെ (പാവശ്യം. ഗതാഗതമ്രന്തി 
ആര്‍. ബാലകൃഷ്ണപിളളയാണ്‌ ഏററവും ഒടുവില്‍ 
വിദേശത്തേക്കു പോയത്‌. മ്രന്തിയായശേഷം പിള്ള 
നടത്തുന്ന രണ്ടാമത്തെ വിദേശയാരതയാണിത്‌ . നേരത്തേ 
പോയതു മലേഷ്യയില്‍. 

ഒരുമാസാമുമ്പു ജൂലസേചനമ്യന്തി ടി.എം. ജോക്കബ്ദും 


മലേഷ്യയിലേക്കു പോയിരുന്നു. കുടുംബാംഗങ്ങളോടൊപ്പം. 


രണ്ടു മ്രന്തിമാര്‍ ഇപ്പോള്‍ വിദേശത്തുണ്ട്‌ . റവന ഷമ്രന്തി 
കെ.എം. മാണി അമേരിക്കയിലും വ OD 
പി.കെ. കുഞ്ഞാലിക്കുട്ടി സൌദി അറേബ്യയും. 

ഭവനനിര്‍മ്മാണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്‍ക്കാ 
യാണു മന്ത്രി മാണിയുടെ അമേരിക്കന്‍ പരൃടനം. 








കൂട്ടത്തില്‍ അത്യാവശ്യം വേണ്ട വൈദ, പരിശോധനയ്ക്കും 
മററും വിധേയനായേക്കുമെന്നു മാര്തം. 
തൊഴില്‍മ്രന്തി എന്‍. രാമകൃഷ്ണന്‍ കഴിഞ്ഞ മാസം 
അബുദാബിവരെ പോയി. ഒരു ചടങ്ങില്‍ പങ്കെടുക്കുയായി 
രുന്നു യാത്രോദ്ദേശ്യം. 
്യാഭ്യാസമ്രന്തി ഇ.ടി. മുഹമ്മദ്‌ ബഷീറാണു 
വിദേശസന് ദര്‍ശനം നടത്തിയ മറെറാരു മന്തി. കാനഡ 
യിലേക്കു പോളിടെക്നിക്കുകളുടെ വികസനത്തിനു 
ധനസഹായം തേടിയുളള യാത്ര. 
അടുത്തമാസം മൂന്നു മ്രന്തിമാര്‍ ഒരുമിച്ചൊരു വിദേശ 
യാര്രയ്ക്കു പരിപാടിയിട്ടിട്ടുണ്ട്‌ . ഉമ്മന്‍ചാണ്ടിയും 
കുഞ്ഞാലിക്കുട്ടിയും ടി.എം. ജേക്കബ്ബും. അമേരിക്കയില്‍ 
മലയാള സമ്മേളനത്തില്‍ പങ്കെടുക്കുകയാണു ലക്ഷ യം. 
(മനോരമ) 
൭ 


“മഴ എത്ര കിട്ടിയാലും ആവശ്യത്തിനു വൈദ്യൂതി 
തികയില്ല. നമുക്ക്‌ ഉന്തിയും തള്ളിയും നീങ്ങണം. ലോഡ്‌ 
ഷെഡ്ഡിംഗ്‌ അരമണിക്കൂറിലേറെ നീളാതിരിക്കണ്ടേ? 
വൈദ്യുതി വേണ്ടപ്പോള്‍ വേണ്ട്രത മതി. വൈകിട്ട്‌ ആറു 
മുതല്‍ പത്തുവരെ പരമാവധി ഉപയോഗം കുറയ്ക്കുക. 
വൈദ്യുതി മ്രന്തിയുടെ ഉപദേശമാണ്‌. പ്രതത്തില്‍ 
വെളുക്കെച്ചിരിച്ചുകൊണ്ടു മന്ത്രി പത്മരാളൂന്‍ ഇതു 
പറയുമ്പോള്‍ സത്യത്തില്‍ എതിരു പറയാന്‍ തോന്നുകില്ല... 
മമ്മൂട്ടി . പറയുന്നു, നമ്മളൊക്കെ കണ്ടമാനം കറന്‍റു 
പയോഗിക്കുന്നതുകൊണ്ടു സുറുമിമോള്‍ക്കു തോന്നു 
മ്പോള്‍ തോന്നുമ്പോള്‍ കാസെററു കാണാന്‍ പററില്ലെന്ന്‌ . | 
യേശുദാസിന്‍െറ (പിയ പത്‌ നി ,പഭയ്ക്കു ഭര്‍ത്താവിന്‍െറ 
പാട്ടു കേള്‍ക്കാന്‍ പററില്ലെന്ന്‌. എന്‍െറ സുഹൃത്തു 
വിശ്വനാഥന്‍നായരുടെ മകന്‍ വാ ക്ഷീണിച്ചു 
വീട്ടില്‍ വരുമ്പോള്‍ കാററു കിട്ടുന്നില്ലെന്ന്‌ . 
cc മമ്മൂട്ടിയുടെയും മോഹന്‍ലാലിന്‍െറയു 
മൊക്കെ സുന്ദരവദനങ്ങളും വചനങ്ങളും അച്ചടിച്ച 
കാശുകൊണ്ട്‌ പത്ത്‌ ഏണിയെങ്കിലും വാങ്ങിക്കാന്‍ 
വയ്യായിരുന്നോ? 
ഷെഡ്ഡിംഗോ കട്ടിംഗോ ഒക്കെ നടത്തിക്കോളൂ. എത്ത 
മണിക്കൂര്‍ വേണമെങ്കിലും. . 
ബാക്കിസമയത്തു കറന്‍റ്‌ കിട്ടുമെന്ന്‌ ഒരുറപ്പു 
തരാമോ? , 


(വി.കെ.ബി മനോരമ) 


ഇതാണ്‌ ഭരണം. ഈ ഭരണം നടത്തുന്ന ഐക്യമുന്ന്‌ 
ണി ഗവണ്‍മെന്‍റ്‌ ഒന്നാം വാര്‍ഷികം കൊണ്ടാടാന്‍ 


പരിപാടികള്‍ ആസൂരതണം ചെയ്യുന്നു. 
TI ല്‍ മുക്കിയ ചൂലുകൊണ്ട്‌ ഇവററകളെ 


അടിച്ചിറക്കാന്‍ ഇവിടെ ആരുമില്ലേ? 





0 ano 


കലാകൌമുദി ട 


Shed റ്‌. te on 





വി, ്യാഭ്യാസ വകുപ്പില്‍, അല്ലെങ്കില്‍ മര, 
തെങ്കിലും ഒരു വകുപ്പില്‍, മുഖ്യമ്രന്തിയുടെകു 
ടി അംഗീകാരം കിട്ടേണ്ട ഒരടിയന്തര ഫയല്‍ 
ഉണ്ടെന്നു കരുതുക. ഇന്നത്തെ സ്ഥിതിയില്‍ 
എന്താണു ചെയ്യുന്നതെന്നോ? 
മുഖ്യമ്രന്തിയുടെ ഓഫീസിലെത്തുന്ന ഫയല്‍ 
അവിടെനിന്ന്‌ ചീഫ്‌സ്രെകട്ടറിക്കു പോകുന്നു. 
ചീഫ്‌ സ്രെകട്ടറി അതുമായി ശ്രീചിത്രാ 
മെഡിക്കല്‍ സെന്‍ററിലേക്കു 


കഴിയുകയാണ്‌ . രണ്ടാഴ്ചയോളമായി. സുഖം 
രപാപിച്ചുവരുന്നു. പഴയതുപോലെ ഉത്തരവാ 
ദിത്തങ്ങള്‍ നിര്‍വഹിക്കാന്‍ അദ്‌ ദേഹത്തിന്‌ 
ചില ആഴ്‌ പകള്‍കൂടി ചികിത്സയും വിശ്ര 
മവും ആവശ്യമാണെന്ന്‌ ഡോക്ടര്‍മാര്‍ 
പറയുന്നുണ്ട്‌. എങ്കിലും ഫയല്‍ അവിടെ 
1] .ചെല്ലുന്നു. അവിടെ നിന്ന്‌ തിരികെ സ്രെക 
ട്ടേറിയറ്റില്‍ വരുന്നു. അപ്പോള്‍ അതില്‍ ചീഫ്‌ 
സ്രെകട്ടറിയുടെ കൈപ്പടയില്‍ ഒരു. കുറിപ്പു 
“ണ്ടാകും. ഫയല്‍ മുഖ്യമന്തി കണ്ടു; പരിശോ 
ധിച്ച; അംഗീകരിച്ചു; ഒപ്പുമിട്ടു ഇതായി 
രിക്കും ആ കുറിപ്പ്‌. വകുപ്പുമ്രന്തിക്ക്‌ ഫയല്‍ 
ഇനി നടപടികള്‍ക്കായി അയയ്ക്കാം. 
ഇങ്ങനെയാണിപ്പോള്‍ കേരളത്തില്‍ ഭരണം 


നടക്കുന്നത്‌ . പത്തൊമ്പതു മ്രന്തിമാരും കൂടി 


യിരുന്ന്‌ ചര്‍ച്ച ചെയ്ത്‌ തീരുമാനമെടുക്കേണ്ട 
സുരപധാന കാര്യങ്ങള്‍പോലും ഇപ്പോള്‍ 
സര്‍ക്കുലര്‍ മട്ടിലാണ്‌. ഫയല്‍ ഓരോ 





നി ലി 


കലാകമുദി 6 


പോകുന്നു. ' 
മുഖ്യമന്തി ഇപ്പോള്‍ അവിടെ ചികിത്‌ സയില്‍ 


ശിദേകശൌല്‍ മിക ഡ്വംൃഹിടിക്ൂ 
ട്രപംഘംഅ, വംഭഹാശ ളീമിഷാകം൯ 
. എത്ത രസരംതക്ണർന്നാ | 


742 യ \ TUTE 


ച്‌ > 





മുഖ ൃമ്രന്തിയുടെ 
അഭാവത്തില്‍ കാര്യങ്ങള്‍ 
നോക്കി നടത്തുന്നതിന്‌ 
മ്രന്തിമാര്‍ വേറെയും 


, പതിനെട്ടുപേരുണ്ടല്ലോ. 
മിടുമിടുക്കരായ 


അവരിലാര്‍ക്കെങ്കിലും 
മുഖ്യമ്രന്തിയുടെ ചുമതലകള്‍ 
തല്‍ക്കാലത്തേക്കു ' 
നല്‍കുന്നതിന്‌ എന്താണു 
തടസ്സം? ഈ 
പതിനെട്ടുപേരില്‍ 


ഏതാണ്ടെല്ലാവരുംതന്നെ ആ 


ചുമതലകളേററ്‌ 
സംസ്ഥാനത്തെ 
സഹായിക്കാന്‍ 
അഹമഹമികയാ 
മനസ്സുകൊണ്ട്‌ 
ഒരുങ്ങിക്കഴിയു 
ന്നവരുമാണല്ലോ! 





 മന്ത്രിക്കായി അയച്ച്‌ ഓരോരുത്തരു യും | 


, ആലോചനയില്ല, അഭിഗ്പായങ്ങള്‍ പറയില്ല; |, 
വ സംശയങ്ങള്‍ക്ക്‌ വിശദീകരണമില്ല. വിയോജ്‌ 
ve പ്പുകള്‍ക്കു മറുപടിയില്ല. തീരുമാനം ഒപ്പുകളി 
'  , ലൊതുങ്ങുന്നു. മന്ത്രിസഭായോഗം കൂടിയ്‌ 
“തന്നെ ആഴ്ചകളാകുന്നു. ഓര്‍ഡിനന്‍സുകു ര്‍ 


- നല്‍കുന്നതിന്‌ എന്താണു തടസ്സം? ഈ 18 







 ചുമതലകളേറ്റ്‌ സംസ്ഥാനത്തെ സഹായി 


മ്പോള്‍ കസേര 
'ആര്‍ക്കെങ്കിലും സന്ദേഹം വല്ലതുമുണ്ടായ | , 





ഒപ്പുവാങ്ങുന്നു. കാര്യം നടത്തുന്നു. കു 


പോലെ വളരെ, ഗൌരവമുള്ള കാര്യ 
പോലും വെറും തുല്യം ചാര്‍ത്തലുകള്‍മാര 
കാരണം. മുഖ്യമന്തി ആശുപ്രതിയിലായ 
താണ്‌. - അദ്‌ ദേഹം ഓഫീസിലെത്താനും 
മ്രന്തിസഭായോഗം നടത്താനും മറ്റു ഭരണകാഃ;:_ 
ര്യങ്ങള്‍ നോക്കാനുമുളള അവസ്ഥയിലല്ല. 
ആ കാറപകടം എല്ലാം തകിടം മറിച്ചിരിക്കുന്നു 
ഇനി എന്നാണ്‌ എല്ലാം നേരേയാകുന്നതെന്ന്‌ 
ആര്‍ക്കും തിട്ടമില്ല. 
മുഖ്യമ്രന്തിക്കു നേരിട്ട വിഷമാവസ്ഥ: രില്‍: 
ദുഃഖമില്ലാത്തവരില്ല. അദ്ദേഹം എത്രയും 
വേഗം പൂര്‍ണ്ണസുഖം (പാപിച്ച്‌ തിരിച്ചുവരണ | 
മെന്നാണ്‌ സകലരുടെയും മനസ്സ്‌ ആഗ്രഹ 
ക്കുന്നത്‌. പക്ഷേ, മുഖ്യമന്തി തിരിച്ചുവരു 
ന്നതുവരെ ഭരണവും ആശുപ്രതിക്കിടക്കയി |: 
ലെന്നപോലെ അവശനായിക്കിടക്കുന്നതിന്‌ 
എന്തു ന ്യായീകരണം? മുഖ ൃയമ്രന്തിയുടെ 
അഭാവത്തില്‍ കാര ങ്ങള്‍ നോക്കി നട റ 
ന്നതിന്‌ മ്രന്തിമാര്‍ വേറെയും 18 പേരുണ്ടല്ലോ. | 
മിടുമിടുക്കരായ അവരിലാര്‍ക്കെങ്കിലും മുഖ്യ: 
മ്രന്തിയുടെ ചുമതലകള്‍ തല്‍ക്കാലത്തേക്ക്‌, 1 





പേരില്‍ ഏതാണ്ടെല്ലാവരും തന്നെ ആ 
ക്കാന്‍ അഹമഹമികയാ മനസ്സുകൊണ്ട്‌ ി 
ഒരുങ്ങിക്കഴിയുന്നവരുമായിരിക്കണം. എന്നി 
ട്ടും മുഖ്യമന്ത്രിയുടെ. ചുമതലകള്‍ ചീഫ്സെ | 
്രട്ടറിയുടെ ചുമലില്‍ത്തന്നെ ഇരിക്കുന്നു 
മറ്റൊരു മന്തിക്ക്‌ ഈ ചുമതല വിട്ടുകൊടു 
ക്കാത്തതെന്താണ്‌ ? മുഖ്യമ്ര ന്തി മടങ്ങിവരു 
മടക്കിക്കിട്ടുകയില്ലെന്ന്‌ | - 


താണോ കാരണം? അതോ മുഖ്യമന്ത്രിയുടെ | 
ചുമതലാഭാരരഹസ്യങ്ങളില്‍ തല്‍ക്കാലത്തേ 
ക്കെങ്കിലും കൈവയ്ക്കാനുളള യോഗ്യത ആ 
18 മഹത്തുക്കളില്‍ ഒറ്റയാളിനും ഇല്ലെന്നുള്ള. 
താണോ? അതുകൊണ്ടാണോ ഈ ജനാധി 
പത്യകേരളത്തിന്‍െറ ഭരണസാരഥ്യം ഇപ്പോള്‍ | . 
രണ്ടോ മൂന്നോ പേഷ്‌കാര്‍മാരില്‍ മാതമായി ' 1 
ഒതുക്കിനിറുത്തിയിരിക്കുന്നത്‌ ? 1. 
ജനാധിപത്യ രീതിയിലെ ഭരണനിര്‍വഹ 8 
ണമെന്നത്‌ തൂവാല തുന്നുന്നതുപോലെയോ | 4 
ശേഷം കടാം പേജില്‍ 




































ശെല്‍വരാജ്‌ 





ഈ അലയാഴി നിന്‍െറ അരച്ഛട്ടയാണ്‌. നിന്‍െറ 
മാറിടമാണ്‌ ഈ മലകള്‍. ഭൂമിദേവി, ഞാന്‍ നിന്നെ 
വണങ്ങുന്നു, എന്‍െറ കാലുകള്‍കൊണ്ട്‌ നിന്നെ 
സ്ചര്‍ശിച്ചതിന്‌ എന്നോട്‌ പൊറുക്കുക... 
ERRORS CAEP ERENCES 





മേധ പത്കര്‍ 


11 
0) നിലാവ്‌, ഈ മണ്ണ്‌, 


ഉയര്‍ന്നു ന 
തെളിഞ്ഞുകാണുന്ന നര്‍മ്മദാനദി. കതിരുവീണ 
ചോള വയല്‍... 
താണ്‌ ? 

ഇത്‌ നമ്മുടെ സ്വകാര്യമാണെന്നുളള 
തോന്നലാണല്ലോ മനുഷ്യര്‍ക്കുളളത്‌ . അതു 
തെറ്റാണ്‌. ഭൂമിയില്‍ അല്പായുസ്സുമായി 
പിറന്നുവീഴുന്ന ഒരാളുടെയും കുത്തകയല്ല ഈ 
ഭൂമി. പിതൃസ്വത്തെന്നോ കുടുംബപാരമ്പര്യ 


മെന്നോ ഈ ഭൂമിയെക്കുറിച്ച്‌ പറയാനാവില്ല. 


ക്കുന്ന പനമരങ്ങള്‍. നിലാവ്‌ 


'“__ഇതാര്‍ക്ക്‌ അവകാശപ്പെട്ട 















ഈ മണ്ണ്‌ തടമര്‍കളില്‍ നിന്നു തലമുറകളി 
ലേക്ക്‌ പകരാനുളളതാണ്‌ - തിനെ ചവിട്ടി 


ചൂണ്ടി. അങ്ങകലെ ണ്ടകമ fe 
ചുവന്ന വെട്ടം കാണാം, ങ്ഹാ 
“അത്‌ പണിനന്നുകകുണടിരിക്കുന്ന നര്‍ 
മ്മദാ ഡാമിനുമീതെയുള്ളൂ;, .ണ്‍ 
നിലെ വെട്ടമാണ്‌. ഡാം പൂര്‍ത്തിയാകുമ്പോ 
ഴേക്കും നമ്മള്‍ നില്ക്കുന്ന ഈ മണ്ണുണ്ടല്ലോ 
അതുണ്ടാവില്ല. ഏതോ നൂറ്റാണ്ടുമുമ്പ്‌, മുതല്‍ 


ഇവിടെ ജനിച്ചുവളര്‍ന്ന്‌ തലമുറകളിലൂടെ 


ജാലങ്ങളും... 


- നില്ക്കുന്ന പനമരങ്ങളും 





ഈണം 
ഹനമാവ്വം 
ഇഈമ്ിലരവ്വം 
ആര്‍രുഭ്ളത്‌ 








കടന്നുപോരുന്ന മനുഷ്യപരമ്പരയും ജീവ 
ദാ ആ കാണുന്ന പ്രാചീന . 
സ്വര്‍ണ്ണപേശ്വര്‍ ക്ഷ്രേതവും തലയുയര്‍ത്തി 
വെളളത്തിനടി 
യിലാകും... 

മഹാരാഷ്ര്രയിലെ മണിബേലി ഗ്രാമത്തില്‍ 
നിന്നാണ്‌ നര്‍മ്മദാ പദ്‌ ധതിവിരുദ്ധ പ്‌ 
ക്‌ഷോഭങ്ങള്‍ക്ക്‌ നേതൃത്വം നല്‍കുന്ന മേധ 
ഇതു പറയുന്നത്‌ . 

സരോവര്‍ ഡാം മൂലം ആദ്യം വെളളത്തി 
ലാകുന്ന ഗ്രാമമാണിത്‌ . ഡാമില്‍ നിന്നും 
പത്തോളം കിലോമീറ്റര്‍ കിഴക്കുമാറി നര്‍മ്മദാ 


കലാകൌമുദി 7 








നദിയുടെ തെക്കേതീരത്ത്‌ നിലകൊള്ളുന്ന 
ആദിവാസി ഗ്രാമമാണ്‌ മണിബേലി. മഹാ 
രാഷ്രടാ ഗവണ്‍മെന്‍റിന്‍െറ ബലാല്‍ക്കാരേ 
ണയുള്ള കുടിയിറക്കല്‍ നടപടികള്‍ക്കക്കെതി 
രെ ധീരമായി ചെറുത്തുനില്‍ ക്കുന്ന ഈ ര്ഗാമം 
ഇപ്പോള്‍ ലോക്രശദ്ധ ആകര്‍ഷിച്ചുകൊണ്ടി 
രിക്കുകയാണ്‌. 


1991 ജൂലൈ 14 മുതല്‍ മഹാരാഷ്ര്രയിലെ 
മണിബേലി ഗ്രാമത്തില്‍ അനിശ്ചിതകാല 
ധര്‍ണ്ണ മേധാ പത്കാര്‍ ആരംഭിച്ചതോടെയാണ്‌ 
നര്‍മ്മദാ വിരുദ്ധ പക്ഷോഭം വീണ്ടും 
രാജ്യാന്തര്രശദ്ധ ആകര്‍ഷിച്ചത്‌. നര്‍മ്മദാ 
വാലി ഡവലപ്മെന്‍റ്‌ പ്രോളുക്‌ ടിനെതിരെ 
മഹാരാഷ്ട, ഗുജറാത്ത്‌, മധ്യരപദേശ്‌ എന്നീ 
സംസ്ഥാനങ്ങളില്‍ എണ്‍പതുകളുടെ തുടക്കം 
മുതല്‍ പ്രക്ഷോഭം നടന്നു വരുന്നു. നര്‍മ്മദാ 
ധരണാഗ്രസ്ത്‌ സമിതി എന്നപേരില്‍ മഹാ 

| രാഷ്രടയിലും നര്‍മ്മദാ ഘടി നവ നിര്‍മ്മാണ്‍ 
സമിതി എന്നപേരില്‍ മധ്യരപദേശിലും നര്‍മ്മദാ 
അസര്‍ഗ്രസ്ത്‌ സംഘര്‍ഷ്‌ സമിതി എന്ന 
പേരില്‍ ഗുജുറാത്തിലും പദ്ധതി വിരുദ്ധ 
്രക്ഷോഭകര്‍ സംഫ്ൃടിക്കുകയുണ്ടായി. 1985 
ലാണ്‌ ഈ ഗ്രൂഹ്കള്‍ നര്‍മ്മദാ ബച്ചാവോ 
ആന്ദോളന്‍ (നര്‍മ്മദ സംരക്ഷണസമിതി) 
എന്നപേരില്‍ ഒന്നാകുന്നത്‌ . ഇക്കാലയളവി 
ലാണ്‌ ബോംബെക്കാരിയായ സാമൂഹ്യ്രപവര്‍ 
ത്തക മേധാ പത്കാര്‍ ആന്ദോളന്‍െറ 
നേതൃത്വത്തിലേക്ക്‌ വരുന്നത്‌. 

1989-ല്‍ പദ്ധതിബാധിത (പദേശങ്ങളിലെ 
30,000ത്തോളം ആദിവാസികളെ അണിനിര 
ത്തിക്കൊണ്ട്‌ 'ഹര്‍സൂദ്‌ റാലി” ആന്ദോളന്‍ 
സംഫ്ൃടിപ്പിച്ചു. മധ്യ.പദേശ്‌, മഹാരാഷ്ട, 
ഗുജറാത്ത്‌ എന്നീ സംസ്ഥാനങ്ങളിലെ പദ്ധ 
തിബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളെ 
ഒന്നിച്ചണിനിരത്താനും [പക്‌ഷോഭങ്ങള്‍ക്ക്‌ 
രാജ്യവ്യാപകമായ ശ്രദ്ധനേടാനും ഇതിനു 
കഴിഞ്ഞു. 2 

1990-ല്‍ മേധാ പത്‌ കാര്‍, ബാബാ ആംതെ 
എന്നിവരുടെ നേതൃത്വത്തില്‍ നൂറുകണക്കിന്‌ 
ആദിവാസികള്‍ ഡല്‍ഹിയില്‍ ധര്‍ണ്ണ നടത്തു 
കയും (പധാനമ്യന്തിയുടെ വസതിക്കുനേരെ 
മാര്‍ച്ച്‌ നടത്തുകയും ചെയ്തു. പദ്ധതിവിരുദ്ധ 
ഗ്രക്ഷോഭത്തില്‍ കൂടുതല്‍ കരുത്തുപകര്‍ന്നു 
കൊണ്ട്‌ ഇക്കഴിഞ്ഞ വര്‍ഷം ഡിസംബര്‍ 
25-ന്‌ മധ്യരപദേശിലെ ബസ്വാനിയില്‍ 
നിന്നും ഗുജറാത്തിലെ സരോവര്‍ പ്രോഴക്ടി 
' ലേക്ക്‌ ജന്‍ വികാസ്‌ സംഘര്‍ഷ്‌ യാരതയും' 
നടത്തുകയുണ്ടായി. 250 കിലോമീറ്റര്‍ ദൂരമുള്ള 

ഈ:യാരതയില്‍ 3,000 പേര്‍ പങ്കെടുത്തു. 


ഇത്‌ മഹാരാഷ്രടയിലെ മണിബേലി 
ഗ്രാമം. നേരെ ചുവടുവയ്‌ ക്കുന്നത്‌ സ്വര്‍ണ്ണ 
പേശ്വര്‍ ക്ഷ്രേതത്തിലേക്ക്‌ . വനാന്തരത്തില്‍ 
ഏതോ നൂറ്റാണ്ടില്‍ രൂപംകൊണ്ട ക്ഷ്രേതം. 
ഇന്ന്‌ കാടില്ല; നര്‍മ്മദാതീരത്തെ മൊട്ടക്കുന്നില്‍ 


കലാകനമുദി ഭ 


മുളയും 


പം പ. ള്‌ 
പി 


ഒരു ചേര്‍ച്ചയില്ലായ്മപോലെ ഈ കൊച്ചു 
ക്ഷ്രേതം നിലകൊളളുന്നു. കല്പടവുകള്‍ 
കയറി ക്ഷ്രേതമുറ്റത്ത്‌ എത്തുമ്പോള്‍, അവിട 
വിടെ, ക്ഷീണംതീര്‍ക്കാന്‍ തലചായ്ക്കുന്ന 
കുറെ മനുഷ്യര്‍. ഒക്കെയും (പക്‌്ഷോഭത്തില്‍ 
പങ്കെടുക്കാന്‍ രാജ്യത്തിന്‍െറ പ 
നിന്നും എത്തിച്ചേര്‍ന്നവര്‍. 

തൊട്ടപ്പുറത്താണ്‌ 'നര്‍മ്മദായി . മണിബേലി- 
രാമം വെളളത്തില്‍ മുങ്ങുന്നതിനെതിരെയും 
്രാമീണരെ ബലം്രപയോഗിച്ചു കുടിയിറ 
ക്കുന്നതിനെതിരെയും മേധാ പത്കാറുടെ 


നേതൃത്വത്തില്‍ ര പക്‌ഷോഭം നടന്നുവരുന്നത്‌ 
ഈ കുടിലിലാണ്‌ . നര്‍മ്മദായില്‍ നിന്നും 
ആദിവാസികളുടെ പാട്ടുകേള്‍ക്കുന്നു..... 
“നര്‍മ്മദ അമ്മയാണ്‌... 
ഈ അമ്മയെ സംരക്ഷിക്കൂ” 





മേധയും കൂട്ടത്തും 
ചോളവയലില്‍ കളപറിക്കുന്നു 





എന്ന്‌ അര്‍ത്ഥമുള്ള ഹിന്ദിഗാനം നാടന്‍ . 
വാദ്യോപകരണത്തിന്‍െറ അകമ്പടിയില്‍ പാ 
ടുന്നു. 

ഉയര്‍ന്നുനില്ക്കുന്ന പനമരങ്ങള്‍ക്കിടയിലെ 
വളഞ്ഞുകിടക്കുന്ന മണ്‍പായിലൂടെ അല്പദൂരം 
നടന്ന്‌ നര്‍മ്മദായിക്കുമുന്നില്‍ എത്തി. ഈറയും 
കൊണ്ടുതീര്‍ത്ത കൊച്ചകുടില്‍. 
പുല്ലും ചണ്ണയിലയും കൊണ്ടു മേഞ്ഞിട്ടുണ്ട്‌ . 
അതിന്‍െറ മുന്നിലെ “സപ്പാട്ടു മരത്തണലില്‍ 
നിന്നാണ്‌ പാട്ടുകേള്‍ക്കുന്നത്‌. മുന്നൂറോളം 
വരുന്ന ആദിവാസികളും ബച്ചാവോ ആന്‌ ദോ 
ഉന്‍ ,പവര്‍ത്തകരും അവിടെ കൂടിയിരിക്കുന്നു. 
മരത്തണലില്‍ അവിടവിടെ ആന്‌ ദോളന്‍െറ 
ബാനറുകളും പോസ്റ്ററുകളും നിരന്നിട്ടുണ്ട്‌. 

“വരൂ ഇവിടെ വിശ്രമിക്കാം.” ഒരാള്‍ വന്ന്‌ 
ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. നര്‍മ്മദായി 
കുടിലിനുളളിലേക്ക്‌. തറയില്‍ പനമ്പായ്‌ 
വിരിച്ചിട്ടുണ്ട്‌. അവിടവിടെ പലരുടെ ബാഗേ 


പ്‌ 














































ഇുകള്‍. ചിലര്‍ ഉറങ്ങുന്നു, ചിലര്‍ കത്തെഴു 
തുന്നു. ഒക്കെപ്പേരും കഴിഞ്ഞമാസങ്ങളായി [4 
ഇവിടെ ക്യാമ്പുചെയ്യുന്നവര്‍. പക്ഷോഭത്തില്‍ 13 
പങ്കെടുക്കാനായി രാജ്യത്തിന്‍െറ വിവിധ. 
കോണുകളില്‍ നിന്നെത്തിയവര്‍. ഡല്‍ഹി 1 
ജവഹര്‍ലാല്‍ യൂണിവേഴ്സിറ്റിയിലെ ഗവേ! 
ഷണ വിദ്യാര്‍ത്ഥി കല്‍ക്കട്ടക്കാരന്‍ ്രണബ്‌ 
മുഖോപാധ്യായ, സോഷ്യോളജിയില്‍ ഗവേ 
ഷണം നടത്താനെത്തിയ ആസ്ട്രിയക്കാരി . 
ലൈല മെഹ്ത, ഭോപ്പാല്‍ യൂണിവേഴ്‌സിറ്റി 
യിലെ ജിയോളജി പ്രൊഫസറായിരുന്ന 
ഡോ. അരുണ്‍ സിങ്ങ്‌, അഹമ്മദാബാദില്‍! 
നിന്നുളള അഭിഭാഷകനായ ഗിരീഷ്‌ പട്ടേല്‍ 
കല്‍ക്കട്ടക്കാരനും ആനന്ദ്‌ ബസാര്‍ പ്രതിക 
യിലെ പ്രത്രപവര്‍ത്തകനുമായിരുന്ന നി; 
രജ്ഞന്‍ ഹല്‍ദാര്‍, രാജസ്ഥാനില്‍ നിന്നെത്തി. 
യ വന്ദ്യവയോധികന്‍ ഗാന്ധിയന്‍ സിദ്ധ്‌: 
രാജ്‌, ബോംബെയില്‍ നിന്നെത്തിയ മലയാളി 
കളായ ടാറ്റ സോഷ്യല്‍ സയന്‍സ്‌ ഇന്‍൯സ്റ്റി 
റൂട്ടിലെ അജിത്‌ കുമാര്‍, റിട്ടയേര്‍ഡ്‌ പ്രൊഫ 
ഗ്രേസ്‌ മാത്യു, ഡോളി... ae എര്രയോപേരെ 
ഇവിടെ കണ്ടുമുട്ടുന്നു. 
*സപ്പാള്ടു മരത്തണലില്‍ തന്നെ മറ്റൊരു 
മുളങ്കുടില്‍. അതിനുള്ളിലാണ്‌ ്രക്ഷോ 
ഭകര്‍ക്കു നല്‍കാന്‍ ആഹാരം പാകാംചെയ്യു 
ന്നത്‌. അതിലൊരു പങ്കുകഴിക്കാം. ഗോതമ്പു 
വേവിച്ചതും പനഞ്ചക്കരയും ഉള്ളിയും. ഒരു 
കാട്ടുചെടിയുടെ ഇലയില്‍ പൊതിഞ്ഞുതന്നു. 
 ഇലക്കുമ്പിളില്‍ തന്നെ അല്പം കുടിനീരും 
മണിബേലിയില്‍ അന്തിവെയില്‍ വീഴുകയാണ്‌. 
പനമരങ്ങളുടെ നീണ്ടനിഴല്‍ മണ്ണില്‍വീണു. - 
മണിബേലി (ഗാമത്തിന്‍െറ വടക്കുവശത്തു 
കൂടി നര്‍മ്മദ ഒഴുകുന്നു. പടിഞ്ഞാറ്‌ സ്വര്‍ണ്ണ 
പേശ്വര്‍ ക്ഷ്രേതം. കിഴക്ക്‌ കൂടി ദേവീനദി 4.. 
യൊഴുകി നര്‍മ്മദയില്‍ പതിക്കുന്നു. തെക്ക്‌ |; 
ഉയര്‍ന്നുനില്ക്കുന്ന കുന്ന്‌. ആ കുന്നിലേക്ക്‌ 14 
മണ്‍പാത പോകുന്നു. കുന്നിന്‍ചരിവില്‍ 
ചോളവയലും അവിടെയൊരു കുടിലുമുണ്ട്‌ . 
സന്ധ്യയോടുകൂടിയാണ്‌ ആ കുടിലില്‍ 
നിന്നും പത്തോളം ആദിവാസി സ്രതീകള്‍:--[ 
പുറത്തേക്കുവന്നത്‌. അവര്‍ക്കുമുന്നില്‍ വെ. 
ളുത്തുമെലിഞ്ഞൊരു സ്രതീരുപം. ചന്ദന 
ക്കളറിലുളള വിലകുറഞ്ഞസാരി. കറുത്ത 
ബ്ഈസ്‌ . തലമുടി പിന്നിയിട്ടിരിക്കുന്നു 
നരച്ചുതുടങ്ങിയിട്ടുണ്ട്‌ . കുന്നിറങ്ങിവരുന്ന -& 
അവരെനോക്കി ആരോപറഞ്ഞു: അത്‌ മേധാ 
പത്‌ കാറാണ്‌. 
മരച്ചുവട്ടില്‍ കൂടിയിരുന്നവര്‍ക്കിടയിലേക്ക്‌ 
മേധയും വന്നിരുന്നു. ഒരു സാധാരണക്കാ. 
രിയെപ്പോലെ. ചുറ്റും കൂടിയവരോട്‌ കുശല' 
ങ്ങളന്വേഷിച്ച. 


രാതി വളരെ വൈകിയാണ്‌ മേധ 
പത്‌ കാറുമായി അല്പനേരം മാതം സംസ: 
രിക്കാന്‍ അവസരം ലഭിച്ചത്‌ . നര്‍മ്മദായ്‌ 
കുടിലിന്‌ വെളിയില്‍ കത്തിച്ചുവച്ചിരുന്ന $ 
പന്തങ്ങള്‍ അണഞ്ഞിരുന്നു. എന്നാല്‍ നിറ: 
ഞ്ഞുനില്‌ ക്കുന്ന നിലാവ്‌ അവിടമാകെ 


ലം ലു ള്‌ 


(പഭപരത്തിയിരുന്നു. 
നര്‍മ്മദായി കുടിലില്‍ നിന്നും കൂട്ടംകൂട്ടമായി 

(പക്‌ ഷോഭകര്‍ നദിയുടെ മറുകരയ്ക്ക്‌ 
പൊയ്ക്കൊണ്ടിരുന്നു. അടുത്തദിവസം നട 
ക്കുന്ന റാലിയില്‍ പങ്കുചേരാന്‍ നേരത്തെ 
തന്നെ മറുകരെ തമ്പടിക്കുകയാണ്‌ ആള്‍ക്കാര്‍. 
നിറഞ്ഞ നിലാവില്‍ നദിയിലൂടെ (പക്ഷോ 
ഭകരുമായി മറ്റുകരയ്ക്ക്‌ നീങ്ങുന്ന വളളത്തെ 
ചൂണ്ടി മേധ ചോദിച്ച; ഈ പാവം 
മനുഷ്യരെക്കുറിച്ച്‌ അധികൃതര്‍ ഒരക്ഷരം 
തിരക്കാറുണ്ടോ? തങ്ങളുടേതല്ലാത്ത പാപഭാരം 
പേറി അലയുകയാണ്‌ ഈ മനുഷ്യര്‍. 
തോളില്‍ തൂക്കിയിട്ടുളള തുണിക്കെട്ടല്ലാതെ 
അവര്‍ക്കൊരു സമ്പാദ്യവുമില്ല... 
- മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഗുളു 
റാത്തിലുമായി പദ്‌ ധതിഗ്പദേശത്തുനിന്നും 
കുടിയൊഴിപ്പിക്കപ്പെട്ട ആദിവാസികളാണ്‌ 
ഇവര്‍. 

, ഈരും പേരും തിരിയാത്ത ആ മനുഷ്യരുടെ 
വേദനകളെ സ്വയമേറ്റെടുത്തുകൊണ്ടാണ്‌ മേധ 
(പക്‌ ഷോഭത്തിന്‌ നേതൃത്വം നല്‍കുന്നത്‌ -_ 
ഇക്കഴിഞ്ഞ പതിനഞ്ചുവര്‍ഷമായി. 
ബെയിലെ ടാറ്റാ ഇന്‍സ്റ്റിറ്റൂട്ട്‌ ഒഫ്‌ 
സോഷ്യൽല്‍സയന്‍സില്‍നിന്നുംഎംഎ.സോഷ്യോള്ളി 
യില്‍ ബിരുദം നേടി 1976-ല്‍ പുറത്തിറങ്ങി 
യതുമുതല്‍ തുടര്‍ന്ന്‌ മൂന്നുവര്‍ഷം ഇന്‍സ്റ്റി 
റ്യൂട്ടിൽ ഫാക്കല്‍ട്ടി അംഗമായി (പവര്‍ത്തിച്ചു. 
മേധയുടെ അധ്യാപികയായ ഗ്രേസ്‌ മാത്യു 
പറയുമ്പോലെ 'മിടുമിടുക്കിയായ ഇക്കുട്ടിക്ക്‌ 
നഗരത്തില്‍ ഒരുന്നത ജോലി എളുപ്പം 
നേടാമായിരുന്നു.” 

എന്നാല്‍ സാമൂഹ്യസേവനത്തെ ഇന്‍സ്‌റ്റി 
റ്റു കൂട്ടിലെ രപവര്‍ത്തനങ്ങളില്‍ മാര്തം ഒതുക്കാന്‍ 
കൂട്ടാക്കാത്ത മേധ പിന്നീട്‌ ബോംബെയിലെ 
സന്നദ്ധ സംഘടനകളുടെ സജീവ്രപവര്‍ത്ത 
കയായി. 1979 മുതല്‍ 83 വരെ നഗരത്തിലെ 
ചേരികളില്‍ സാമൂഹ്യരപവര്‍ത്തനവുമായി 


ബോം ' 





ഒരു ആദിവാസി കുടുംബം കുടിലിനു മുന്നില്‍ 
EE 


കഴിഞ്ഞ ഇവര്‍ 1984-ല്‍ മധ്യരപദേശിലേക്കു 


പോയി. ആദിവാസികള്‍ക്കിടയിലെ (പവര്‍ 
ത്തനമായിരുന്നു ലക്ഷ്യം. ഗുജറാത്തിലെ 
“സേതു” എന്ന സന്നദ്ധ സംഫ്വടനയുമായും 
മേധ ഇക്കാലത്ത്‌. ബന്‌ ധപ്പെട്ടു. തുടര്‍ന്ന്‌ 
1985ലാണ്‌ നര്‍മ്മദാ പദ്ധതിവിരുദ്ധ (പവര്‍ 
ത്തനങ്ങളില്‍ സജീവമാകുന്നത്‌ . 

പദ്ധതി വിരുദ്ധ (പക്‌ ഷോഭങ്ങള്‍ക്കെ 
തിരായി ലക്ഷങ്ങള്‍ മുടക്കി ഗുജുറാത്ത്‌ 
ഗവണ്‍മെന്‍റ്‌ നടത്തുന്ന ്രചരണം മുതല്‍ 
ഇക്കഴിഞ്ഞ മാസങ്ങളിലെ പൊലീസ്‌ വേട്ടവരെ 
ഈ ( പക്ഷോഭകാരി നേരിടേണ്ടിവന്നു. 

സര്‍ദാര്‍ സരോവര്‍ പ്രോളുക്ട്‌ മൂലം 
മുങ്ങാനിടയുള്ള ഗുജുറാത്തിലെ 36 ്രാമങ്ങളില്‍ 
മേധ പ്രവേശിക്കുന്നത്‌ നിരോധിച്ചുകൊണ്ട്‌ 
1999 ആഗസ്റ്റ്‌ 3ന്‌ മഹാരാഷ്ട പൊലീസ്‌ 


| മേച്ചില്‍ ഓടുകള്‍ നിര്‍മ്മിക്കുന്ന ആദിവാസികള്‍ 


നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയുണ്ടായി. . 
തുടര്‍ന്ന്‌ ഒളിവില്‍ കഴിഞ്ഞുകൊണ്ടായിരുന്നു 
പ്രക്ഷോഭത്തിന്‌ നേതൃത്വം നല്‍കിയത്‌. 
നിരോധനാജ്ഞ മൂലവും തടഞ്ഞുനിര്‍ത്താന്‍ 
കഴിയാതെപോയ ്രക്‌ ഷോഭത്തെ എതിര്‍ 
ഗ്രചരണങ്ങള്‍കൊണ്ടു തടയാനും ഗുജറാത്ത്‌ 
ഗവണ്‍മെന്‍റ്‌ ശ്രമിക്കുകയുണ്ടായി. ഇത്തര 
മൊരു പരസ്യ,പചരണത്തിന്‌ 5 കോടിരൂപ 
യുടെ ഒരു കരാറാണ്‌ ബോംബെയിലെ 
“ലിന്‍റാസ്‌ ' പരസ്യക്കമ്പനിക്ക്‌ നല്‍കിയത്‌. 
പക്ഷേ, (പക്‌ ഷോഭകരുടെ സമ്മര്‍ദ്ദംമൂലം | 
ആ കരാര്‍ ലിന്‍റാസ്‌ ഉപേക്ഷിക്കുകയാ 


,ണുണ്ടായത്‌ . 


ഏതൊക്കെ തരത്തിലുളള എതിര്‍പ്പുകള്‍ 
ഉണ്ടായാലും അതൊക്കെയും മുഖാമുഖം 
നേരിടുന്നതിനോടാണ്‌ ഈ മുപ്പത്തിയാറു 
കാരിക്ക്‌ താല്‍പ്പര്യം. 

““എതിര്‍പ്പുകള്‍ (പക്ഷോഭത്തിന്‍െറ കരു 
ത്തല്ലേ വ്യക്തമാക്കുന്നത്‌ ' മേധ ചോദിക്കും. 

“ഞങ്ങള്‍ എതിര്‍ക്കുന്നത്‌ പദ്ധതിയെ 
അല്ല. ഗവണ്‍മെന്‍റ്‌ സ്വീകരിച്ചിട്ടുളള വികസന 
നയത്തെയാണ്‌ ' --മേധ പറഞ്ഞു. 

വന്‍തോതില്‍ കുടിയിറക്കും വനനശീക 
രണവും ദൂരവ്യാപകമായ പരിസ്ഥിതി ദോഷ 
ങ്ങളും ഉയര്‍ത്തുന്ന പദ്ധതി എന്തുകൊണ്ട്‌ 
പുനഃപരിശോധികഛ്ച കൂടാ? 

““ഇതിനുപകരമായി ചെറുതരം ഡാമുകളും 
ജലസേചനപദ്‌ ധതികളും ആവിഷ്കരിക്കാ 
മല്ലോ.” 

മുപ്പതിനായിരം 


കോടിയുടെ നര്‍മ്മദാ 


വാലി ഡവലപ്മെന്‍റ്‌ പ്രോജുക്ടിനു ബദലായി | 
നടപ്പാക്കാന്‍ കുറെയേറെ നിര്‍ദ്ദേശങ്ങള്‍ 


(പക്‌ ഷോഭകര്‍ മുന്നോട്ടുവയ്ക്കുന്നു. കാര്‍ 
ഷികാവശ്യത്തിനുളള ചെറുതരം കുളങ്ങള്‍, 
ചെക്ക്‌ ഡാമുകള്‍ ഇവ വ്യാപകമായിഃ 
നിര്‍മ്മിക്കുക, നിലവിലുളള കൃഷിരീതികള്‍ 
ഭൃപകൃതിക്കനുയോജ്യമായി മാറ്റുക, കന്നു 
കാലിവളര്‍ത്തല്‍, വനവല്‍ക്കരണം എന്നിവ 
അനുയോജ്യമായരീതിയില്‍ പരിഷ്‌ക്കരിക്കുക, | 





കലാകൌമുദി ഒ 








പൂതിയ ഉര്‍ജ്‌ ജോറവിടങ്ങള്‍ കണ്ടെത്തുക, 
ഗ്രാമങ്ങളില്‍ ചെറുകിട കാര്‍ഷികാധിഷ്ഠിത 
വ്യവസായങ്ങള്‍ തുടങ്ങുക എന്നിവയാണിത്‌ . 
കുടിനീര്‍ ക്ഷാമം പരിഹരിക്കാനായി ഭൂഗര്‍ഭ 
ജലം, ഉപരിതല ജലസ്‌ ഗ്രതോതസ്സുകള്‍ എന്നി 
വയുടെ ഉപഭോഗം പരമാവധിയാക്കുക എന്നി 
വയും ഈ നിര്‍ദ്ദേശങ്ങളില്‍ ഉള്‍പ്പെടുന്നു. 

കുടിനീര്‍ക്ഷാമം പരിഹരിക്കാനായി നർ 
മ്മദാ സംരക്ഷണസമിതി മുന്നോട്ടുവച്ചിട്ടുളള 
നിര്‍ദ്‌ ദേശങ്ങള്‍ രാജ്യത്ത്‌ പല സംസ്ഥാന 
ങ്ങളിലും പരീക്ഷിച്ച്‌ വിജയം കണ്ടെത്തി 
യതാണ്‌ . മഹാരാഷ്രടയിലെ റാലിഗോണ്‍, 
അഡ്‌ ഗോണ്‍. എന്നിവിടങ്ങളിലും ചണ്ഡി 
൦ റിലും വാട്ടര്‍ഷെഡ്‌ പരീക്ഷണം വിജയ 
മായിരുന്നു. 


ബദല്‍ മാര്‍ഗ്ഗരേഖ മുന്നോടു വച്ചുകൊണ്ടുള്ള 


്രക്ഷോഭത്തിന്‌ രാജ്യാന്തരങ്ങളുടെ പിന്തുണ 
നേടാന്‍ കഴിഞ്ഞിട്ടുളളതായി മേധ പറഞ്ഞു. 
പദ്ധതി പുനഃപരിശോധിക്കാന്‍ യൂറോപ്യന്‍ 
പാര്‍ലമെന്‍റും ജപ്പാനും ആവശ്യപ്പെടുകയു 





മള്‍ബറി, 


ഭാരതീയ രതിചോദനകളുടെ 
അന്തര്‍ധാര .ദേവി 
| കാമസങ്കല്‍പങ്ങള്‍ 
 യോനീലിംഗ പൂജകളുടെ 
ചരി്രപരത 
 ത്രന്തയോഗാനുഷ്ഠാനങ്ങളുടെ 
 യേതികസത്ത 





യാ ദേവീ 
സര്‍വ്വദുതേഷു 
വി.സി. ശ്രീജന്‍. 


ഭാരതീയ രതിസങ്കല്‍പങ്ങളു 
ടെ പൊരുളറിയാന്‍ അത്യാവ 
ശ്യം വയിച്ചിരിക്കേണ്ട ഒരുന്നത 
പഠനഗ്രന്ഥം 


വില: 20 രൂപ 
തുക M.0. അയക്കുക 
Y.P. ആയും ആവശ്യപ്പെടാം 
പുസ്തകം ഉടന്‍ ലഭിക്കുന്നു. 


MULBERRY PUBLICATIONS 
25 - Arya Bhavan 

S.M Street, Kozhikode - 673 001 

Phone: 73646, 423603, 422216 


കലാകരനമുദി 10 

























ണ്ടായി. ലോക ബാങ്കും ഇത്തരമൊരുനീക്ക 
മാണ്‌ നടത്തുന്നത്‌ . മധ്യപ്രദേശ്‌ ഗവണ്‍ 
മെന്‍റില്‍നിന്നും അനുകൂലമായ നീക്കം ഉണ്ടാ 
യതായും അവര്‍ അറിയിച്ചു. 

നേരം വളരെ ഇരുട്ടിയിരുന്നു. അപ്പോഴും 
നദിക്ക്‌ അക്കരേക്ക്‌ ്രക്ഷോഭകര്‍ വള്ളത്തില്‍ 
പൊയ്ക്കൊണ്ടിരിക്കയായിരുന്നു. 

' “ദീദി ഞങ്ങള്‍ പോകട്ടെ -ഒരു ആദിവാസി 
യുവാവും വൃദ്ധനും ഒരു കുട്ടിയും വന്നു 
ചോദിഫ്്. 

മേധ ഒന്നും പറഞ്ഞില്ല. അല്പനേരം 
അവരവിടെ നിന്നിട്ട്‌ നദീതീരത്തേക്ക്‌ നടന്നു 
പോയി. 

“പാവം മനുഷ്യര്‍. ഇക്കഴിഞ്ഞ മുന്നുമാസ 
മായി അവരിവിടെയാണ്‌ . മധ്യ.പദേശില്‍ 
നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവരാണ്‌ മേധ 
പറഞ്ഞു. 


ബോംബെയില്‍ നിന്നും പുറപ്പെടുമ്പോള്‍ 
മേധയുടെ അമ്മ ഇന്ദുതായ്‌ ഖനോല്‍ക്കര്‍ 
പറഞ്ഞത്‌ ഓര്‍മ്മവന്നു: മേധ എന്ന വാക്കി 
നര്‍ത്ഥം [പക്‌ ഷോഭകാരി എന്നാണ്‌. അറി 
ഞ്ഞോ അറിയാതെയോ ഞങ്ങളിട്ട പേര്‌ 
അവള്‍ സാര്‍ത്ഥകമാക്കിയിരിക്കുന്നു.. 

ബോംബെയില്‍ മുളുന്ത്‌ ഈസ്റ്റിലാണ്‌ 
മേധയുടെ കുടുംബം. അച്‌ ഛന്‍ ഖനോല്‍ക്കര്‍ 
നഗരത്തിലെ അറിയപ്പെടുന്ന ട്രേഡ്‌ യൂണിയന്‍ 


്രവര്‍ത്തകനാണ്‌ . അമ്മ ഇന്ദുതായ്‌ ഖ 


നോല്‍ക്കര്‍ പോസ്റ്റല്‍ വിഭാഗം ജീവനക്കാ 
രിയായിരുന്നു. ഈയിടെ റിട്ടയര്‍ ചെയ്തു. 
ഒരേ ഒരു സഹോദരനാണ്‌ മേധയ്ക്കുളളത്‌ . 
മഹേഷ്‌ -ആര്‍കിടെക് ടാണ്‌. 


നര്‍മ്മദാ വാലി പദ്ധതി 


മൊൌശം 30,000 കോടിരൂപ ചെലവ്‌ 
പ്രതീക്ഷിക്കുന്ന, നാല്‌ സംസ്ഥാനങ്ങളിലായി 
വ്യാപിച്ചുകിടക്കുന്ന രാജ്യത്തെ അതിബ്ൃഹ 
ത്തായ ജലപദ്‌ ധതിയാണ്‌ നര്‍മ്മദാ വാലി 
ഡവലപ്മെന്‍റ്‌ പ്രോജക്ട്‌. കാര്‍ഷിക കുടി 
നീര്‍ ജലവിതരണങ്ങളും വൈദ്യുതി ഉല പാദ 


നവും ലക്‌ ഷ്യമിട്ടുകൊണ്ടുളള പ്രോജുക്ട്‌ 


മധ്യരപദേശ്‌, മഹാരാഷ്ട, ഗുജറാത്ത്‌, 


രാളുസ്ഥാന്‍ എന്നീ സംസ്ഥാനങ്ങളിലായി 
വ്യാപിച്ചുകിടക്കുന്നു. 

മധ്യരപദേശിലെ ജബല്‍പൂരിനു സമീപം 
നിന്നുത്ഭവിച്ച്‌ ഗുജറാത്തിലെ കാംബായ്‌ 
കടലിടുക്കില്‍ പതിക്കുന്ന 1312 കിലോമീറ്റര്‍ 
നീളമുളള നര്‍മ്മദാ നദിയിലും അതിന്‍െറ 
തായ്വഴികളിലുമായാണ്‌ പദ്ധതി നടപ്പാ 
ക്കുന്നത്‌ .30 മേജര്‍, 135 മീഡിയം, 3000 മൈനര്‍ 
ഡാമുകളാണ്‌ നര്‍മ്മദാവാലി ഡവലപ്മെന്‍റ്‌ 
പ്രോജുക്ടില്‍ ആകെയുളളത്‌ . 

1947-ല്‍ (പാരംഭസര്‍വ്വേകള്‍ തുടങ്ങി നീണ്ട 


തര്‍ക്കവിതര്‍ക്കങ്ങള്‍ക്കുശേഷം 1988-ല്‍ കേ. 


ന്ദ്ര പ്ളാനിംഗ്‌ കമ്മീഷന്‍ അംഗീകാരം 
നല്‍കിയ പദ്ധതിയാണിത്‌. ഇതിലെ രണ്ട്‌ 
ഭീമാകാരങ്ങളായ ഡാമുകളുടെ പണിയാണ്‌ 


'വിവാദങ്ങളുയര്‍ത്തിക്കൊണ്ട്‌ ഇപ്പോള്‍ നട്‌ 


' അംഗീകാരം നല്‍കി. 
സര്‍ദാര്‍ സരോവര്‍, നര്‍മ്മദാ സാഗര്‍. 
പ്രോജുക്ടുകള്‍ക്ക്‌ ' കേന്രദ പ്ളാനിംഗ്‌ 


നല്‍കി. 1988-ല്‍ തന്നെ ഗുജുറാത്ത്‌, സര്‍ദാര്‍ 


ന്നുവരുന്നത്‌ . ഒന്ന്‌ മധ്യ.പദേശിലെ നര്‍മ്മദാ 
സാഗര്‍ ഡാം. 860 അടി ഉയരമുള്ള ഈ 
ഡാമിന്‍െറ നിര്‍മ്മാണച്ചെലവ്‌ 6,000 കോടി 
രൂപയാണ്‌. മറ്റൊന്ന്‌ ഗുജറാത്തിലെ സര്‍ദാര്‍ 
സരോവര്‍ ഡാം. 455 അടി ഉയരമുളള ഇതിന്‌ 
6,406 കോടിരൂപയാണ്‌ നിര്‍മ്മാണച്ചെലവ്‌ 
്തീക്‌ ഷിക്കുന്നത്‌ . 

തുടക്കം മുതല്‍ തന്നെ വിവാദങ്ങളില്‍ 
അകപ്പെട്ട പദ്ധതിയാണ്‌ ഗുജുറാത്തിലെ 
സര്‍ദാര്‍ സരോവര്‍ പ്രോജക്ട്‌ . 1961 ഏരപില്‍' 
ടന്‌ അന്നത്തെ (്രധാനമ്രന്തി ജവഹര്‍ലാല്‍ 
നെഹ്‌ റുവാണ്‌ ഇതിനു തറക്കല്ലിട്ടത്‌ . 
പിന്നീട്‌ നീണ്ട മൂന്നു പതിറ്റാണ്ടോളം കാലം 
പദ്ധതി തടസ്സപ്പെട്ടുകിടക്കുകയാണുണ്ടായത്‌. 

പദ്‌ ധതിയ്യുടെ ഏറ്റവും വലിയ ഗുണഭോ 
ക്താവായ ഗുജറാത്ത്‌, നര്‍മ്മദയില്‍ ഉയരം 
കൂടിയ ഡാം നിര്‍മ്മിക്കണമെന്ന ആവശ്യം 
ഉന്നയിച്ചതാണ്‌ 1963-ല്‍ തര്‍ക്കങ്ങള്‍ക്ക്‌ 
തുടക്കമിട്ടത്‌. ഇത്തരമൊരു ഡാം കെട്ടി 
നര്‍മ്മദയെ പൂര്‍ണ്ണമായും തടഞ്ഞുനിര്‍ത്തുന്നത്‌ 
അയല്‍ സംസ്ഥാനങ്ങള്‍ക്ക്‌ 


പ്പറ്റി പഠിക്കാന്‍ നിയോഗിച്ച ഖോസ്‌ള കമ്മിറ്റി 


1965-ല്‍ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചു --500 അടി 


ഉയരമുളള ഡാം നിര്‍മ്മിക്കാനായിരുന്നു ശു 
പാര്‍ശ. : 
പക്ഷേ, ശുപാര്‍ശ സ്വീകരിക്കാന്‍ പദ്ധതി 


സംസ്ഥാനങ്ങള്‍ തയ്യാറായില്ല. (പശ്നപരി | 4 


ഹാരത്തിനായി 1965 മുതല്‍ 68 വരെ 
കേന്രദഗവണ്‍മെന്‍റ്‌ (ശമിച്ചെങ്കിലും വൃഥാ 


വിലാവുകയാണുണ്ടായത്‌ . തുടര്‍ന്ന്‌ 1969-ല്‍ | 


തര്‍ക്ക്രപശ്‌നം നര്‍മ്മദ (ടിബ്യൂണലിന്‌ വിട്ടു | , 
കൊടുത്തു. ഒരു ദശാബ്ദക്കാലത്തിനുശേഷം |. 
1979-ല്‍ വിധിവന്നു. ഗുജുറാത്തിലെ സര്‍ദാര്‍ 
സരോവര്‍ ഡാമിന്‍െറ ഉയരം 455 അടിയും 
മധ്യപദേശിലെ നര്‍മ്മദാ സാഗര്‍ ഡാമിന്‍െറ 
ഉയരം 860 അടിയും ആയിരിക്കണമെന്നായി 


രുന്നു (ടിബ്യൂണല്‍വിധി. 
തുടര്‍ന്ന്‌ 1983-ല്‍ നര്‍മ്മദാ പദ്ധതി. 
ഗുജറാത്ത്‌ ഗവണ്‍മെന്‍റ കേന്ദ്രത്തിനു 


സമര്‍പ്പിച്ചു. നാലുവര്‍ഷത്തിനുശേഷം 1987-ല്‍ 
കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ്‌ പദ്ധതിക്ക്‌ |. 
തൊട്ടടുത്തവര്‍ഷം | 


കമ്മീഷന്‍ ഇന്‍വെസ്റ്റ്‌മെന്‍റ്‌ ക്ളിയറന്‍സും 


സരോവര്‍ ഡാമിന്‍െറ നിര്‍മ്മാണവും ആരംഭിച്ചു. | 

1979-ലെ നര്‍മ്മദാ (ടിബ്യൂണല്‍ വിധി | ; 
അനുശാസിക്കുന്ന ഉയരമനുസരിച്ചാണ്‌ ഇ 
പ്പോള്‍ ഡാമുകളുടെ നിര്‍മ്മാണം നടന്നു 
വരുന്നത്‌. ഗ്രിബ്യൂണല്‍ ഉത്തരമനുസരിച്ച്‌ ; 
നര്‍മ്മദാ ജുലത്തിന്‍െറ മൂന്നിലൊന്ന്‌ ഗുജുറാ 
ത്തിനും മൂന്നില്‍ രണ്ട്‌ മധ്യരപദേശിനും 
ശേഷിച്ചഭാഗം മഹാരാഷ്ട, രാജസ്ഥാന്‍ 
സംസ്ഥാനങ്ങള്‍ക്കും ലഭിക്കും. 

ഉയരം കൂടിയ ഡാം നിര്‍മ്മിക്കണമെന്ന 
ആവശ്യംമൂലം നീണ്ട മൂന്നു പതിറ്റാണ്ടുകാലം 
പദ്ധതി തടസ്സപ്പെട്ടുവെങ്കില്‍ ഇത്തരം ഉയര്‍ന്ന 











ദോഷകരമാ | 4 
ണെന്ന്‌ വാദമുഖങ്ങള്‍ നിരന്നു. രപശ്നത്തെ | 8 















ഡാം സൃഷ്ടിക്കുന്ന പരിസ്ഥിതി-സാമൂഹ്യ 
പ്രശ്നങ്ങളാണ്‌ ഇപ്പോള്‍ [പക്‌ഷോഭകര്‍ 
പദ്ധതിക്ക്‌ എതിരെ ഉയര്‍ത്തുന്നത്‌. 

വല്‍തോതിലുളള കുടിയൊഴിപ്പിക്കല്‍, അ 
തിവിസ്‌ തൃതമായ കാര്‍ഷിക, വനഭൂമി വെളള 
ത്തിലാകുന്നത്‌, 
കൂറ്റന്‍ ഡാമുകളില്‍ തടഞ്ഞുനിര്‍ത്തുന്നതു 
മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പശ്നങ്ങള്‍, 
പദ്ധതിക്കുവേണ്ടിയുളള ഭീമമായ പണച്ചെലവ്‌ 
എന്നീ (പശ്നങ്ങള്‍ ഉന്നയിച്ചുകൊണ്ടാണ്‌ 
പദ്ധതി വിരുദ്ധ ്രക്ഷോഭം 
വരുന്നത്‌. 

' നര്‍മ്മദാവാലി ഡവലപ്മെന്‍റ്‌ പ്രോജക്ട്‌ 


പൂര്‍ത്തിയാകുമ്പോള്‍ ഏകദേശം 15 ലക്ഷം 


ജനങ്ങളാണ്‌ കുടിയൊഴിപ്പിക്കലിനു വിധേയ 
രാകുക. ഇപ്പോള്‍ പണി നടന്നുകൊണ്ടിരി 
ക്കുന്ന ഗുജറാത്തിലെ സര്‍ദാര്‍ സരോവര്‍ 
പ്രോളുക്‌ ടുകള്‍മൂലം 


ആദിവാസി ര്ഗാമങ്ങളിലെ ജനങ്ങള്‍ കുടി 
യൊഴിഞ്ഞുപോകണം. മധ്യരപദേശിലെ നർ 


മ്മദാ സാഗര്‍ പ്രോജുക്ടുമൂലം ആ സംസ്ഥാ 


നത്തെ മാതം 245 ്ാമങ്ങളിലുളളവരാണ്‌ 
മാററിപ്പാര്‍പ്പിക്കലിനു വിധേയരാവുക. | 
പദ്‌ ധതിര്രദേശങ്ങളില്‍നിന്നും മാററി പാര്‍ 
പ്പിക്കലിനു വിധേയരാകുന്ന ഓരോ കുടുംബ 
ത്തിനും നഷ്ടപരിഹാരത്തുകയ്ക്കു പുറമേ 
രണ്ടേക്കര്‍ കൃഷിഭൂമിയും 1827 മീററര്‍ 
വിസ്തൃതിയില്‍ വീടുവയ്ക്കാനുളള സ്ഥലവും 
നല്കണമെന്നാണ്‌ നര്‍മ്മദ തര്‍ക്ക ര്രിബൂണല്‍ 
നിര്‍ദ്ദേശിക്കുന്നത്‌ . പുനഃരധിവസിപ്പിക്കുന്ന 
്പദേശത്ത്‌ ആശുപ്രതി, സ്കൂള്‍, ഗതാഗത 
സൌകര്യം, കുടിനീര്‍, പഞ്ചായത്ത്‌ ഓഫീസ്‌, 
കുട്ടികളുടെ പാര്‍ക്ക്‌ തുടങ്ങിയവ ഏര്‍പ്പെടു 
ത്തണമെന്നും ്രിബൂണല്‍ വിധി അനുശാസി 
ക്കുന്നു. ഇതുകൂടാതെ കുടിയൊഴിഞ്ഞു 
പോകേണ്ട ഓരോ കുടുംബത്തിനും പ്രതിദിനം 
15 രൂപ നിരക്കില്‍ ആദ്യത്തെ ഒരു വര്‍ഷം 
ധനസഹായം നല്‍കാമെന്നും ഗുജറാത്ത്‌ 
ഗവണ്‍മെന്‍റ്‌ വാഗ്ദാനം നല്‍കുന്നു. കുടുംബ 


ദീര്‍ഘമായ നീരുറവയെ, 


നടന്നു. 


മദ്‌ധ്യരപദേശ്‌, ഗുജു' 
റാത്ത്‌, മഹാരാഷ്രട സംസ്ഥാനങ്ങളില്‍ 245 ' 





പണി നടക്കുന്ന സര്‍ദാര്‍ സരോവര്‍ ഡാം 


ത്തിലെ ഓരോ വ്യക്തിക്കും 6,000 രൂപയുടെ 
ഇന്‍ഷുറന്‍സ്‌ ഏര്‍പ്പാട്‌, 5,000 രൂപയുടെ വീട്‌ 
ഇന്‍ഷുറന്‍സ്‌ എന്നീ വാഗ്ദാനങ്ങളും ഗുജു 
റാത്ത്‌ മുന്നോട്ടു വയ്ക്കുന്നു. 


1985 മുതല്‍ കുടിയൊഴിക്കല്‍ വ്യാപകമായി . 


ആരംഭിച്ചെങ്കിലും (ടിബൂണല്‍ നിര്‍ദ്ദേശമനു 
സരിച്ചുളള പുനഃരധിവാസമോ ഗുജറാത്തി 
വാഗ്ദാനങ്ങള്‍ക്ക്‌ അനുസരിച്ചുളള ധന 
സഹായമോ ഒരാദിവാസി കുടുംബത്തിനും 
ഇനിയും ലഭിച്ചിട്ടില്ല എന്ന്‌ പദ്ധതിവിരുദ്ധ 
(പക്‌ ഷോഭകര്‍ ചൂണ്ടിക്കാട്ടുന്നു. 

പദ്‌ ധതിരപദേശങ്ങളിലുളളവരെ പുനഃരധി 
വസിപ്പിക്കേണ്ട ചുമതല ഗുളുറാത്ത്‌, മധ്യ 
രപദേശ്‌, മഹാരാഷ്ട എന്നീ സംസ്ഥാന 


ങ്ങള്‍ക്കാണുളളത്‌. ഈ മൂന്നു സംസ്ഥാന . 


ങ്ങളും ചേര്‍ന്ന്‌ ഒരു പുനഃരധിവാസ നയം 
രൂപീകരിക്കണമെന്ന നിര്‍ദ്ദേശം ഇനിയും 
പാലിക്കപ്പെട്ടിട്ടില്ല. കുടിയൊഴിപ്പിക്കലിനു 
വിധേയരാകുന്ന 90 ശതമാനം ആള്‍ക്കാരെയും 


പുനഃരധിവസിപ്പിക്കേണ്ട ചുമതല മഹാ: 


രാഷ്രടയ്ക്കും മധ്യരപദേശിനുമാണ്‌. ഇക്കാ 
ര്ൃത്തില്‍ ഏതെങ്കിലും തരത്തിലുളള ഒരു 








നര്‍മ്മദ 


- ഇരതയും 





പദ്ധതി ആവിഷ്കരിക്കാനോ നയം രൂപീക 
രിക്കാനോ ഈ സംസ്ഥാനങ്ങള്‍ക്ക്‌ ആയിട്ടി 
ല്ലെന്ന്‌ ബോംബെയിലെ ടാററാ ഇന്‍സ്ററിററ്യൂട്ട്‌ 
ഓഫ്‌ സോഷ്യല്‍ സയന്‍സും സൂരററിലെ 
സെന്‍റര്‍ ഫോര്‍ സോഷ്യല്‍ സ്ററഡീസും 
നടത്തിയ പഠനങ്ങള്‍ വെളിവാക്കുന്നു. 
1960-61-ല്‍ ഗുജുറാത്തിലെ കേവാസിയ 
കോളനിയില്‍നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട 
മനുഷ്യര്‍ ഇന്നും അനാഥരായിത്തന്നെ കഴിയു 
കയാണെന്ന്‌ പഠനം പറയുന്നു. സര്‍ദാര്‍ 
സരോവര്‍ പ്രോജക്ടിലെ ജീവനക്കാര്‍ക്ക്‌ 
താമസിക്കാനുള്ള ടണ്‍ഷിപ്പ്‌ നിര്‍മ്മിക്കാ 
നായിരുന്നു അന്ന്‌ കുടിയൊഴിപ്പിക്കല്‍ നട 
ഗുജറാത്തിലെ സര്‍ദാര്‍ സരോവര്‍ പദ്ധതി 





- മൂലം 13,744 ഹെക്ടര്‍ വനഭൂമിയും 11,318 


ഹെക്ടര്‍ കൃഷിഭൂമിയും വെളളത്തിനടിയി 
ലാകും. വനസമ്പത്തിന്‍െറ നഷ്ടം പതിനാ 
യിരം കോടി രൂപയുടേതെന്നാണ്‌ കണക്കാ 
ക്കുന്നത്‌. സരോവര്‍ ഡാമിന്‍െറ കാച്ച്മെന്‍റ്‌ 
ഏരിയ മൊത്തം 88,000 ചതുര്രശ കിലോമീറ്റ 
, റാണ്‌ . ഇതില്‍ ഗുജുറാത്തിലെ 31,707 ഹെക്ടര്‍ 
വനഭൂമിയാണ്‌ വെളളത്തിനടിയിലാകുക. ശേ 
ഷിച്ച ഭാഗം മഹാരാഷ്ര്രയുടെ വനഭൂമിയാണ്‌. 
അതേ അവസരത്തില്‍ മധ്യരപദേശിലെ 
നര്‍മ്മദാ സാഗര്‍ പ്രോജുക്ട്‌ 40,332 ഹീക്ടര്‍_ 
വനവും 44,362 ഹെക്ടര്‍ കൃഷിഭൂമിയും 
വെളളത്തിലാഴ്‌ ത്തും. ഈ ളൈവ സമ്പത്തി 
ന്‍െറ നഷ്ടം 30,000 കോടി രൂപയുടേതാവു | 
മെന്നാണ്‌ അനൌദ്യോഗിക കണക്കുകള്‍ 
സൂചിപ്പിക്കുന്നത്‌ . 7 
സര്‍ദാര്‍ സരോവര്‍ ഡാമില്‍ 37,000 
ഹെക്ടര്‍ 'പദേശത്താണ്‌ വെളളം കെട്ടി. 
നില്ക്കുക. 950 കോടി ഘന അടി 
വെളളമാണ്‌ ഡാമില്‍ തളംകെട്ടി കിടക്കുക. 
ഭീമമായ അളവില്‍ വെളളം ' 
കെട്ടിനില്ക്കുന്നത്‌ ഭൂഗര്‍ഭജുലത്തെ വന്‍. 
തോതില്‍ മലിനീകരിക്കുമെന്ന്‌ പരിസ്ഥിതി 
വാദികള്‍ ചൂണ്ടിക്കാട്ടുന്നു. ഉപ്പ്‌, ഫ്ളൂറൈഡ്‌, 
മററ്‌ ലവണങ്ങള്‍ എന്നിവ അനിയ്യന്തിതമായി 
ഭൂഗര്‍ഭളുലത്തില്‍ പടരാന്‍ ഇത്‌ ഇടയാക്കും. . 














കലാകൌമുദി 11 


2 


4 








മം കവിതയില്‍ ഇന്നുള്ള ഏററവും 
മാല ഠ ശക്തവുമായ സ്വരങ്ങളില്‍ ചിലത്‌ 
സ്രതീകളുടേതാണ്‌ . അമൃതാപീതം, മന്‍ജിത്‌ 
തീവാനാ, അര്‍ച്ചനാവര്‍മ്മ, സ്‌നേഹമയീചനധു 
രി, നിര്‍മ്മല്‍ പപഭാബര്‍ ദൊളൊയ്‌, രമണികാ 
ഗുപ്‌ ത, നബനീതാദേബ്‌ സെന്‍, കവിതാ 
സിന്‍ഹ, മല്ലികാസെന്‍ഗുപ് ത, ദേബ്‌ രതീമിശ്ര, 
ലളിതാനായിക്‌, മാലതി “പട്ടണഷെട്ടി, കൊ 
ണ്ടേപൂടിനിര്‍മ്മല, മല്ലികാ അമര്‍ശെയ് ഖ്‌, മീനാ 
ല്‍ലക്‌്സാണ്ടര്‍, ഗാരീദേശ്‌ പാണ്ഡേ, സുഗ 
തകുമാരി, സാവിശ്രീരാജ്ീവന്‍, വിജയലക്ഷ്മി 
എന്നിവ അവയില്‍ ഏററവും ശ്രദ്ധേയമായ 
ചില പേരുകളാണ്‌. എന്നാല്‍ ഇന്ത്യന്‍ സ്ര്തീ 
ത്വത്തിന്‍െറ വര്‍ത്തമാന വിഹ്വലതകളെയും 
അഭിലാഷങ്ങളെയും ആത്‌ മീയാന്വേഷണങ്ങ 
ളെയും അവയുടെ ബോധാബോധ സമ്രഗത 





യായ സ്രതീയെ-ആത്‌ മശൂന്യവും വികാര 
നിര്‍ഭരവുമായ ഒരു വിശ്വസ്‌ തശരീരത്തെ സ്യ 
ഷ്ടിച്ചിരിക്കുന്നുവെന്ന്‌ പിഗ്മാലിയന്‍ തുളളി 
ചാടുന്നു. മൂന്നു വൃത്യസ്ത വംശപാരമ്പര്യങ്ങ 
ളില്‍നിന്നുള്ള ഈ ഐതിഹ്യങ്ങള്‍ക്കെല്ലാം - 
പൊതുവായ ഒരു ഘടകമുണ്ട്‌: താന്‍ സ്രതീ 
ശരീരത്തില്‍നിന്നു പിറന്നവനാണെന്ന “അപ 
മാനബോധ ത്തില്‍നിന്നു രക്‌ ഷനേടുവാന്‍ 
പുരുഷന്‍ സ്രതീകളെ സൃഷ്ടിക്കുന്നു, അവര്‍ 
ക്കുമീതെ സ്വന്തം ആധിപത്യം സ്ഥാപിക്കുന്നു. 
ഈശ്വരന്‍തന്നെയും ശൂന്യതയില്‍നിന്ന്‌ എല്ലാം 
സൃഷ്ടിക്കുന്ന പുരുഷമഹത്വമാണ്‌ . പര 
സ്തൃകല്പനയിലെ '(ബഹ്മം' അലിംഗമാ 
ണെങ്കിലും പാശ്‌ ചാത്യധൈഷണികാധിനിവേ 
ശംമൂലം നമ്മുടെ സങ്കല്പത്തിലും ദൈവം 
പുരുഷനായിരിക്കുന്നു. സര്‍ഗ്ഗാത്മകതയാണ്‌ 
പുരുഷന്‍െറ വിശിഷ്ടഗുണ മെന്ന്‌ പുരോഹിത 


സച്ചിദാനന്ദന്‍ 





യാണു ചെയ്യന്നത്‌. ധ്വനിയെ 
ക്കാള്‍ വൈശദ്യമാണ്‌ ആ 
രചനകളുടെ സ്വഭാവം. രൂപക 
ങ്ങള്‍ സ്വന്തം ശരീരത്തില്‍ 
നിന്നു കോശങ്ങളെന്ന 


പോലെ അവയില്‍ സ്വാഭാവികമായി പെരുകി, - 


നിറയുന്നു. ജീവിതാവസ്ഥയുടെ അനുക്ഷണ 


സം്രകമങ്ങളോട്‌ സത്യസന്ധത പുലര്‍ത്തുക . 


വഴി അവര്‍ മുന്‍കൂര്‍ തത്ത്വചിന്തകളെ ത്തി 
ലംഹ്വിക്കുന്നു. 


സ്രതീകള്‍ എഴുതുന്നത്‌ ഹിസ്‌ റ്‌: ല 


ഭാഷയിലാണെന്ന്‌ ജൂലിയാരകിസ്റേറവ സ 


മര്‍ത്ഥിക്കുന്നുണ്ട്‌. ഭാഷ ലഭിക്കുംമുമ്പ്‌ അമ്മ 
യുമായി ശിശുവിനുളള തന്മയീഭാവം pe 


ജീവിക്കാന്‍ അവരാഗ്രഹിക്കുന്നു. അമ്മ നഷ്ട 
പ്പെടുമോ എന്ന ഭയം അവരെ വേട്ടയാടുന്നു. 
“അമ്മ, അറുപത്താറാംവയസ്സില്‍ എന്നം ക 


ശരീരത്തിസനദ്പുറം 


സീ്രീത്വവും കവിത്വവും കമലാദാസിന്‍െറ 





യില്‍ (ര പതിനിധാനം ചെയ്യുന്ന ഒരെഴുത്തു 
കാരിയെന്ന നിലയില്‍ കമലാദാസിന്‍െറ സ്ഥാ 
നം അദ്വിതീയമാണ്‌ . പെണ്‍കവിതയുടെ സാ 
മാന്യ സവിശേഷതകള്‍ ചൂണ്ടിക്കാണിച്ച്‌ അവ 


കമലയുടെ കവിതകളില്‍ എങ്ങനെ (പവര്‍ : 
ത്തിക്കുന്നുവെന്നു പരിശോധിക്കുകയും, ആ 


'കവിതകള്‍ ഒടുവില്‍ എങ്ങനെ ആ സവിശേഷ 
തകള്‍ക്കുമപ്പുറം പോകുന്നുവെന്നു സൂചിപ്പി 
ക്കുകയുമാണ്‌ ഈ നിരൂപണം ചെയ്യാനുദ്ദേ 
ശിക്കുന്നത്‌. 

. ദേവീഭാഗവതം ചതുര്‍ത്ഥസ്‌ കന്‌ ധത്തില്‍ 





: - | നരനാരായണന് മാരുടെ തപം മുടക്കാന്‍ ഇ 


ന്രദന്‍ ആദ്യം മായയെയും പിന്നെ കാമദേവ 


- | നെയും രതീദേവിയെയും അപ്‌ സരസ്സുകളെയും. 
* | ഉപയോഗിച്ചുവെന്നും വികാരതരളിതരായ നര 
പ നാരായണന്മാര്‍ കണ്ണുതുറന്നപ്പോള്‍ സ്വര്‍ 


ലോകസുന് ദരിമാരെക്കണ്ട്‌ ക്ഷോഭിച്ചുവെ 
ന്നും ഒരു കഥയുണ്ട്‌ . കോപിഷ്ഠനായ നാരാ 


യണമുനി സ്വന്തം തുടയിലടിച്ചപ്പോള്‍ ഒരു 


മഹാസുന്‍ ദരി ഉണ്ടായി. ഈരുവില്‍നിന്നു ഇ 


നിച്ചതിനാല്‍ അവള്‍ക്ക്‌ ഉര്‍വ്വശിയെന്നു പേര്‍ 


വന്നു. തുടര്‍ന്നു പല കാമരുപിണികളെയും 


സൃഷ്ടിച്ച്‌ നാരായണന്‍ ഇന്ദ്രനു നല്കി. 


ആദാമിന്‍െറ വാരിയെല്ലില്‍നിന്നാണ്‌ അവ 
ന്‍െറ ഏകാകിതയും വൈരസ്യവുമകററാന്‍ 
ദൈവം ഹവ്വയെ സൃഷ്ടിച്ചതെന്ന്‌ ഉല പത്തി 


പ്പുസ്തകം പറയുന്നു. ഓവിഡിന്‍െറ കഥയിലെ 


പിഗ്മാലിയന്‍ താന്‍ നിര്‍മ്മിച്ച ദന്ത്രപതിമയെ 
കാമിക്കുന്നു. അരചന്‍െറ ഉത്തേജിതമായ വിര 
ലുകള്‍ക്കടിയില്‍ ദന്തം മെഴുകുകണക്കു മൃദുല 
വും ഷ്‌ മളവുമാവുന്നു. യഥാര്‍ത്ഥ സ്ത്രീ 


കളില്‍ വിരക്തനായ താന്‍ തനിക്കനുയോജ്്യ 


കലാകമുദി 12 


രചനകളില്‍ 


കവിയായ ഹോപ്കിന്‍സ്‌ ഈ ഭാവനയെ 


. ന്യായീകരിക്കുന്നു. പുരുഷന്‍ ശില്പിയാണ്‌, 


സ്ത്രീ വെറും ശില്പവും. പുരുഷന്‍ കവിയാ 
ണ്‌, സ്ത്രീ കവിതയും. കലാകാരിയാകാന്‍ 
കഴിയാത്തപ്പോള്‍ അവള്‍ കലാവസ്തുവാകു 
ന്നു; മാദ്ധ്യമങ്ങള്‍ നിഷേധിക്കപ്പെടുമ്പോള്‍ 


ശരീരത്തെ മാദ്ധ്യമമാക്കി നൃത്തം ചെയ്യുന്നു, 


അഥവാ സ്വയം അലങ്കരിക്കുന്നു. കലയുടെ 
ഉല്‌ പാദനത്തില്‍നിന്ന്‌ ശരീരത്തിന്‍െറ പുനരു 
ല്പാദനത്തിലേക്ക്‌ സ്രതീയുടെ സര്‍ഗ്ഗാത്മകത 


സങ്കോചിക്കുന്നു. സ്രതീകള്‍ക്ക്‌ സംസ്കാര 


ത്തിന്‍െറ ചമ്മട്ടിപ്പാടുകള്‍ സ്വന്തം ശരീരത്തില്‍ 
ഏല്ക്കേണ്ടി വരുന്നു. അച്‌ഛനമ്മമാര്‍ ശരീര 
ത്തില്‍ കത്തികൊണ്ടു കോറിയിട്ട വചനങ്ങളു 
മായി പോര്‍ക്കളത്തിലെത്തുന്ന്‌ ഇതിഹാസ 
നായികയെപ്പോലെയാകുന്നു അവള്‍. ആത്മ 
കഥകള്‍, ഡയറികള്‍, കത്തുകള്‍, കുമ്പസാര 
ക്കവിതകള്‍ തുടങ്ങിയ വൈയക്തിക രചനാ 
രൂപങ്ങളിലേക്ക്‌ സ്‌ രതീകള്‍ ആകര്‍ഷിക്കപ്പെടു 

നം: അവര്‍ സ്വന്തം ജീവി 
ലയെ ഒരുതരം ബദല്‍ 


ted 












: ഇ കവിത 


പൂര്‍ണ്ണമായ തന്‌ മയീഭാവ്രപതീതിയ്ും അനുഭ 
വാസക്തിയും ഈ പശ്ചാത്തലത്തില്‍ കാ 
ണേണ്ടതാണ്‌ . കവിതയില്‍ അവര്‍ ഒന്നും ഒളി 
ച്ചുവയ്‌ ക്കുകയല്ല, എല്ലാം വെളിപ്പെടുത്തുക 


ിക്കുന്നതാണ്‌ : ദേവ. 
യം ഒരു വഴിപാടും 
ണ്ട്‌, അവര്‍ കലയും. 


വിതയില്‍ കാറില്‍ വാ തുറന്ന്‌ ഉറക്കം തുങ്ങുന്ന ' 
അമ്മയെക്കാണുമ്പോള്‍, പിന്നെ വിമാനത്താ 


വളത്തില്‍വച്ച്‌ അവരോടു വിടപറയുമ്പോള്‍ 
“കുട്ടിക്കാലത്തെ അഭയം -മാതൃനഷ്ട 
ഭീതി-തന്നെ പിടികൂടുന്നതായി കമലാദാസ്‌ 
പറയുന്നുണ്ട്‌. ഇതിന്‍െറതന്നെ മറുവശമാണ്‌ 


അവരുടെ പിതൃനിഷേധം. വിലകുറഞ്ഞ ഒരു 


കളിപ്പാട്ടത്തിന്‍െറ നിസ്സംഗതയോടെ ഞാന്‍ 
മററുള്ളവരുടെ ജീവിതങ്ങളില്‍ പ്രവേശിക്കുന്നു, 


കാമത്തിന്‍റെ ഓരോ കെണിയും ഒരു വാടക 


വീടാക്കി മാററുന്നു. അവരുടെ മീട്ടുന്ന വിരലു 
കൾ എന്നില്‍ വീണ്ടും ഭൂതകാലരാഗങ്ങളുണര്‍ 
ത്തിയേക്കാം. അവരുടെ സ്വപ്‌നങ്ങള്‍ക്ക്‌ ഞാ 
നൊരു പുതപ്പു നല്കുന്നു. സ്‌ ശ്രീശബ്ദം, 
സ്രതീഗന്ധം നല്കുന്നു. എവിടെയോ എനി 


ക്ക്‌ ഒരച്ഛനെ നഷ്‌ടപ്പെട്ടിരിക്കുന്നുവെന്ന്‌ 


അവരോടു പറയാന്‍പോലും ഞാന്‍ മിനക്കെടു 
ന്നില്ല; ഞാനിപ്പോള്‍ എല്ലായിടത്തും അവനെ. 
അന്വേഷിക്കുന്നുവെന്നും.'' (പളുങ്ക്‌ ). പിതൃ 


' വാത്സല്യം നിഷേധിക്കപ്പെട്ട ഒരു മകളുടെ 


വേദനയും രോഷവും. കമലാദാസില്‍ ആവര്‍ 


 ത്തിച്ചുയര്‍ന്നു വരുന്നുണ്ട്‌. ' “അച്‌ ഛന്‍െറ മര 
ണ്‌ മെന്ന കവിതയില്‍ 
. ശനത്തിലും കായവറുത്തതും ശകാരവുംകൊ | 
 ണ്ടുവരുന്ന്‌ ' ഒരു മനുഷ്യനായി അവര്‍ അ 
. ച്ഛനെ ഓര്‍ക്കുന്നു.” 
൦ കുമ്പസാരസ്വഭാവ Ee 


കിഴങ്ങുകള്‍പോലെ 
ശരീരദ്വാരങ്ങളിലെല്ലാം റബ്ദര്‍ട്യൂബുകള്‍ വളര്‍ 
ന്ന്‌”, ''ചരടുകളില്‍ പാവയെന്നപോലെ'' 
മരണശയ്യയില്‍ കിടക്കുന്ന അച്‌ഛനെ അവര്‍ 
വര്‍ണ്ണിക്കുന്നത്‌ ഒരുതരം നിസ്സംഗതയോടെ 
യാണ്‌. - 


ശാരീരികചോദനകള്‍ സാംസ്കാരിക സ 




















“ഓരോ സന്ദര്‍ | 















മ്മര്‍ദ്ദങ്ങളെ അതിജീവിച്ച്‌ ചിഹ്‌ നവ്യവഹാര | 


ത്തില്‍ ആവിഷ്‌കാരം നേടുക പതിവാണ്‌. 
സ്ര്തീകളുടെ ചോദനകള്‍ ശൈശവത്തിലെ 


“ വിരേചനാഹ്‌ളാദവും (ഒnഒ॥?y)യനവനത്തിലെ 
്രസവവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു; 
-.ആണ്‍കോയ് മാസംസ്‌ കാരത്തിന്‍െറ ഓരങ്ങ 
ളിലാണ്‌ അവര്‍ കഴിഞ്ഞുകൂടുന്നത്‌ -ഈ ര 
ണ്ടു കാരണങ്ങളുംകൊണ്ട്‌ അവര്‍ പുരുഷാധി 
പത്യ വ്യവഹാരത്തിനു വെളിയിലാണ്‌ . ഈ 
' പാര്‍ശ്വവര്‍ത്തിത്വത്തിന്‌ ചില ആനുകൂല്യങ്ങ 
ആമുണ്ട്‌. ആധികാരികത അവകാശപ്പെടുന്ന, 
സ്ഥിരമായ ഒരു ഭാഷകനെ അവര്‍ ഭാഷയില്‍ 
 ഉല്പാദിപ്പിക്കാനിടയില്ലെന്നതാണ്‌ ഒന്ന്‌ . പരീ 
- ക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, രൂപപ്പെട്ടു കഴി 
ഞ്ഞിട്ടില്ലാത്ത ഒരു കര്‍ത്തൃത്വമാകാനാണ്‌ സ്ര്തീ 
“യുടെ അനുഭവങ്ങള്‍ അവളെ നിര്‍ബ്ബന്ധിക്കു 
“ന്നത്‌. സ്തീകള്‍ക്ക്‌ സമൂഹത്തില്‍ ഒരു ധര്‍മ്മ 
മുണ്ടെങ്കില്‍ അതു നിഷേധാത്‌ മകമാണെന്ന്‌ 


ശ്രിസ്റേറവാ പറയുന്നുണ്ട്‌. വര്‍ത്തമാനസമൂ 


ഹത്തില്‍ അന്തിമവും പൂര്‍ണ്ണവും അര്‍ത്ഥനിര്‍ 


ഭരവും സുഹടിതവുമായ എല്ലാററിനെയും നി 
ഷേധിക്കുകയാണവളുടെ ധര്‍മ്മം. അങ്ങനെ 
അവള്‍ തികച്ചും സ്വാഭാവികമായി സ്ഥിത 


വ്യവസ്ഥയുടെ നിയമങ്ങള്‍ ലംഫ്ിക്കുന്നു. 


കമലാദാസിന്‍െറ കവിതകളുടെ രാഷ്ര്ടീയ 
മാനം ഇ്രപകാരം ഉരുത്തിരിയുന്നതാണ്‌ . ഫ്യൂ 
ഡല്‍ സദാചാരത്തിന്‍െറ കപടമാനൃതകളെ 
അവര്‍ നിരന്തരം മുറിവേല്‍ പിക്കുന്നു: “ആഭി 
ജാതം പകല്‍വേളകളില്‍ എന്‍െറ കാരണവ 
ന്മാർ നനച്ചുവര്‍ളത്തിയ ഒരു ചെടിയായിരുന്നു, 
ഭാവിയിലെ അവരുടെ പട്ടടകള്‍ക്ക്‌ അടയാള 


മായി നട്ട ഒരു തെങ്ങിന്‍തൈ. രാധതികാലങ്ങ 


ളില്‍ അവരുടെ കുടിയാന്‍ മാര്‍ സ്വന്തം മരുമക്ക 


ളെ അവര്‍ക്കു കൂടെക്കിടക്കാന്‍ കൊടുത്തു. 
പിന്നെ ഗര്‍ഭം: തുടര്‍ന്നു കുളത്തിലും കിണററി 


ലും വലിച്ചെറിയപ്പെട്ട ആ കൊച്ചു കളിപ്പാവ 
കള്‍ക്ക്‌ ഒരു കടങ്കഥ. ആ ജലാശയങ്ങളില്‍ 
നിന്ന്‌ അവര്‍ താമരകളും ലില്ലിപ്പുക്കളുംപോലെ 


: ഉയര്‍ന്നു വന്നു, തൊണ്ടയിലൊരു മുറിവും 


പൊക്കിളിനു കീഴെ ഒരു ചെറിയ വീര്‍പ്പുമായി. 


അതെ, മരിച്ചവര്‍ അവരുടെ മൃഗീയലീലകള്‍ 
 ഏററുപറയുന്നു, എന്‍െറ വായിലൂടെ ചിരിക്കു 


ന്നു. പണക്കാരെ വെറുതെ വിട്ട്‌ പാവങ്ങളെ 
മാതം ശിക്ഷിച്ച നിയമങ്ങളെ ഇന്ന്‌ അവര്‍ 


| പരിഹസിക്കുന്നു. പാവങ്ങള്‍ മാര്തം നശിപ്പി 


ക്കപ്പെട്ടു. ഞെരിച്ചു കൊല്ലപ്പെട്ടു, കെട്ടിത്താഴ്‌ 
ത്തപ്പെട്ടു, പാതിരായ്ക്ക്‌ പാമ്പിന്‍കാവുകള്‍ക്കു 


പിറകില്‍ കുഴിച്ചു മൂടപ്പെട്ടു. അവരുടെ പുരയി - 


ടവും കൂരയും അടുപ്പും ചതിയാല്‍ തട്ടിപ്പറിക്ക 


പ്പെട്ടു. ഹാ, പാവങ്ങള്‍. അവര്‍ കോമാളികളാ ച 


ചെയ്യുന്നത്‌. 


യിരുന്നു, ആ നാടുവാഴിയുഗത്തിന്‍െറ സമൃദ്ധ 
സമൃദ്ധമായ അരങ്ങിലെ പരിഹാസപാര്ര 
ങ്ങള്‍.”” (ആഭിജാത്യം) “അവര്‍ പറഞ്ഞു, 
എനിക്കും അവള്‍ക്കും ചേട്ടനും ലോകത്തിലെ 
ഏററവും പുരാതനമായ രക്‌ തമുണ്ടെന്ന്‌ . നല്ല, 
തെളിഞ്ഞ, പട്ടുപോലത്തെ രക്തം. പക്ഷേ, 
നിതൃദരിദ്രരുടെയും പുത്തന്‍പണക്കാരുടെയും 
സിരകളിലൊഴുകുന്ന ചോര കഞ്ഞിപോലെ 
കൊഴുകൊഴുത്തതാണ്‌, കയംപോലെ ചേറു 
.നിറഞ്ഞത്‌.”' (രക്തം) 

ഇത്രതന്നെ ശക്തമാണ്‌ ഭരണകൂടത്തിന്‍െറ 
ഹിംസയ്ക്കും യുദ്ധത്തിനുമെതിരായ കമല 
യുടെ നിലപാട്‌. 
യ്ക്കാന്‍ രാജ്യസ്‌ നേഹത്തിന്‍െറ മുദ്രാവാക്യ 
വുമായെത്തുന്ന മനുഷ്യരുടെ ഈ പുതുവംശം 
നശിക്കട്ടെ. അവരുടെ ശൂന്യമായ ചേഷ്ടകള്‍ 
നശിക്കട്ടെ. ചടങ്ങുകളുടെ അന്ത്യത്തില്‍ അവ 
രുടെ വായിലൂടെ ലജ്ജിച്ചു കരയുന്ന കാരണ 
വന് മാര്‍ നശിക്കട്ടെ. ( കളിപ്പാട്ടങ്ങള്‍' ) സി 
ലോണിലെ തമിഴന്മാരുടെ വംശഹത്യയെ 
ക്കുറിച്ച്‌ കമലാദാസ്‌ പല കവിതകളുമെഴുതി 
യിട്ടുണ്ട്‌, “ഗാള്‍ ഫെയ്സ്‌ ഗ്രീനിലെ കടല്‍, 
“കൊളംബോവിലെ പുക, 'ജൂലൈക്കുശേഷാ” 
എന്നിങ്ങനെ. ''ജൂലൈക്കുശേഷം കൊളംബില്‍ 


കവിതയില്‍ ഒന്നും 
ഒളിഛ്ചവയ്ക്കാതെ 
എല്ലാം വെളിപ്പെടു 
ത്തുകയാണ്‌ 
കമലാദാസ്‌ 


ധ്വനിയേക്കാള്‍ 
വൈശദ്യമാണ്‌ ആ 
രചനകളുടെ സ്വഭാവം. 
രൂപകങ്ങള്‍ സ്വന്തം - 
ശരീരത്തില്‍ നിന്നു 
കോശങ്ങളെന്നപോലെ 
അവയില്‍ 
സ്വാഭാവികമായി 
പെരുകി നിറയുന്നു. 


“മരിച്ച വിത്തുകള്‍ വിത, 


തമിഴന്‍ മാരില്ലായിരുന്നു' ' എന്നു തുടങ്ങുന്ന ' 
അവസാന കവിതയില്‍ അവര്‍ എഴുതുന്നു: , 
'“ഹിററ്ലര്‍ ഉയിര്‍ത്തെണീററു. അവന്‍ ഒരു 
വട്ടംകൂടി കൈയടി ആവശ പ്പെട്ടു. ചൈതന്യ 
നിര്‍ഭരമായ ആര്യന്‍രക്തത്തെ പ്രകീര്‍ത്തി 
ച്ചു---ആരെയും പാപമുക്തനാക്കി പഴയ സു! 
ഹൃത്തുക്കളെ കൊല്ലാനവകാശം നല്കുന്ന ആ 
ഇരുണ്ട പാനീയത്തെ. ' 1984-ല്‍ ഡെല്‍ഹിയില്‍ 
സിഖുകാര്‍ക്കെതിരെ നടന്ന ലഹളയ്ക്കുശേഷം 
ശവശരീരങ്ങള്‍ തിരിച്ചറിഞ്ഞു വിലപിക്കുന്ന 
വീട്ടുകാരെയും ഉന്‍ മാദിയുടെ ചിരിപോലെ 
തോന്നിക്കുന്ന വേദോച്ചാരണത്തെയും ശ്രദ്ധ 
യില്‍പ്പെടുത്തി കവയിത്രി പറയുന്നു, ഈ പു 
ത്തന്‍മതത്തിന്‍െറ ശുഷ്‌ കന്റേതരായ വിശ്വാ 
സികളെ ഏതു ദൈവവും തളളിപ്പറയുമെന്ന്‌ . 
(ഡെല്‍ഹി, 1984) അ്രകമത്തോടും ഭീകര 
വാദത്തോടുമുളള തന്‍െറ വിയോജിപ്പ്‌ അവര്‍ 
ആവര്‍ത്തിച്ചു വ്യക്തമാക്കുന്നുണ്ട്‌ . “ശക്തി 
അരക്കെട്ടിലായിരിക്കുന്നതിനു പകരം തോ 
ക്കുകളിലായിരിക്കുന്ന ഭീകരവാദികളെച്ചൂണ്ടി 
“മരണമാണ്‌ നിങ്ങളുടെ അഭിലാഷമെങ്കില്‍ 
ശേഷം 42-ഠം പേജില്‍ 


















































TE വിജയന്‍ 





ഘം... ആ 'വാടകവീടിന്‌ 
“കരുണ എന്നാണ്‌ പേര്‌. സിമന്‍റിട്ട 
പടവുകള്‍ കയറി വീടിനു മുന്നിലെത്തിയാല്‍; 
വാതിലുകള്‍ തുറന്നുകൊണ്ട്‌ നിറഞ്ഞ ചിരിയു 
മായി പ്രൊഫ.എം.എന്‍.വിളൂയന്‍ നില്പുണ്ട്‌. 
നിങ്ങളൊരു വിദ്യാര്‍ത്ഥിയാണെങ്കില്‍ സ്നേ 
ഹം ചൊരിയുന്ന അദ്ധ്യാപകനായി, എഴു. 
ത്തുകാരനാണെങ്കില്‍ അവഗാഹമുളള വിമര്‍ 
ശകനായി, രാഷ്രടീയ പ്രവര്‍ത്തകനാണെങ്കില്‍ 
സ്വന്തം ശൈലിയിലുളള ഉല്‍ബോധകനായി, 
മനസ്സിന്‌ സ്വസ്ഥത നഷ്ടപ്പെട്ട നിലയിലാ. 
'ണെങ്കില്‍ മനസ്സിന്‌ നേര്‍വഴി കാട്ടിത്തരുന്ന 
മനഃശാസ്‌ തജ്‌ ഞനായി വിജയന്‍മാഷ്‌ 
അവിടെയുണ്ടാകും. ) 

ഈ കാലഫട്ടത്തിലെ മലയാളികളുടെ 
ws ചിന്തകനാണ്‌, പ്രൊഫ.എം. 
a അനുപമമായ ചിന്തയുടെ 
സൌരഭ്യം പരത്തുന്ന അപൂര്‍വ്വമൊരു ജീനിയസ്‌ 


കലാകമുദി 14 


നമുക്കിടയില്‍ ജീവിക്കുന്നു. (പസംഗങ്ങളുടെ 
അനാവശ്യ ബഹളങ്ങള്‍ക്കിടയില്‍ വരിതെ 
ററാത്ത വാക്കുകളിലൂടെ ഒരു ലോകംതന്നെ 


കാട്ടിത്തരുന്ന വിജയന്‍ ജൂണ്‍ 8-ന്‌ 62 വയസ്സ്‌. 


തികഞ്ഞു. 
ഏതു സമയത്തും വിളൂയന്‍മാഷുടെ മുന്നി 
ലൊരു അതിഥിയുണ്ടാകും; (പഭാഷണങ്ങളി 
ല്ലാത്ത വേളകളില്‍ കാലത്ത്‌ ഏഴുമണിതൊട്ട്‌ 
രാഗ്രിയാകുംവരെ. എല്ലാ രപായത്തിലുമുളള 





മാഷ്ക്ക്‌ _ _ിദ്യര്‍ത്ുമികളും എഴുത്തുകാരും | 





ഒരുപോലെയാണ്‌. അവര്‍ക്കിടയില്‍ താനും | 


വെറുമൊരു തൊഴിലാളി മാത്രമാണെന്ന്‌ 
അനുഭവങ്ങളുടെ കടലുകള്‍ തന്നെ. ഉള്ളില്‍ 
ക്കൊണ്ടു നടക്കുന്ന അദ്ദേഹം കരുതുന്നു. 
േഫോയിഡിയന്‍ മനഃശാസ്ര്രവും മാര്‍ക്‌സി 


എഠ എന്‍. “വിജയനു മുന്നില്‍ 2 ട്രീയ. | 
ജീവിതവും തത്വശാസ്രതവും സാഹിത വും 
ഖണ്ഡനങ്ങളുടെയും മണ്‌ ഡനങ്ങളുടെയും: 
സമതലങ്ങളാണ്‌ . വര്‍ഷങ്ങളായി 
തലശ്ശേരിയിലെ ധര്‍മ്മടത്ത്‌ വാടകവീട്ടില്‍ 
താമസിക്കുന്ന വിജയന്‍മാഷ്‌, ര്രണ്ണന്‍ 
കോളേജില്‍നിന്നും റിട്ടയര്‍ ചെയ്തിട്ടും 
തലശ്ശേരിയെ ഉപേക് ്ഷിക്കുന്നില്ല. ഒരു 
്രഭാഷകനാവുമെന്നു 
പ്രതീക്ഷിച്ചിട്ടില്ലെന്നല്ല, ആവില്ലെന്നു 
വിശ്വസിച്ചിരുന്ന വിജയന്‍മാഷ്‌ 
ചെറുപ്പക്കാരുടെ കള്‍ട്ട്‌ ഫിഗറായി 
ഉയര്‍ന്നിടുണ്ട്‌ 































(സവും ഒരേ ചരടില്‍ കൂട്ടിയിണക്കി വൈലോ 
പ്ലിളളി കവിതയിലൂടെ ലോകത്തിന്‍െറ മായാ 
രൂപങ്ങളെ മനനം ചെയ്യുന്ന നമ്മുടെ ഭാഷയിലെ 
മൌലികത വിടാത്ത ഈ ചിന്തകനു വഴിപെ 4 
ടാത്ത കാലാരുപങ്ങളില്ല. ചിശ്രകലയും നര 
വംശശാസ്രതവും ഹോമിയോപ്പതിയും ഫോ 
ട്ടോഗ്ഗാഫിയും മനഃശാസ്രതവും നിരൂപണവും 
വാഗ്വിലാസവും ഒരാളില്‍ത്തന്നെ സമ്മേളി 
ക്കുന്ന: അപൂര്‍വതയ്ക്കു മുന്നില്‍ നമ്മള്‍ 
ന്രമശിരസ്കരായിപ്പോകും. 
2 കേരളത്തിലേററവുമധികം ശ്രോതാ 
ക്കളെ ആകര്‍ഷിക്കുന്ന രാഷ്ര്രീയക്കാരനല്ലാ 

ത്ത പഭാഷകരിലൊരാള്‍ വിജയന്‍മാഷാണ്‌. 
പ്രൊഫ.സുകുമാര്‍ അഴീക്കോടിന്‍െറ 'സാറര 
ഗര്‍ജ്ജുന്‌ ത്തിന്‍െറ വഴിയെയല്ലാതെ മറെറാരു 1 
ചിന്താരൂപത്തിന്‍െറ ബഹിര്‍്രകടനമാണത്‌ . 
ഓരോ വാക്കും സംഗീതമായി ആസ്വദിക്കാന്‍ 
നമുക്ക്‌ കഴിയുന്നു. വാക്കുകള്‍ കൊണ്ട്‌ |. 
കോര്‍ത്തിണക്കുന്ന ദര്‍ശനത്തിന്‍െറ മുത്തു 












ങ്ങള്‍ കണ്ടെത്തി ഉറങ്ങാത്ത അവബോധത്തി 
ന്‍െറ ചീളുകള്‍ കൊണ്ട്‌ നമ്മെ സമ്പുഷ്ടമാ 
ക്കുന്നു. . 


id 


ഒന്ന 


പ്രൊ.വിജയന്‍, 15-0൦ വയസ്സിലാണ്‌ 
“ആദ്ധ്യാത്മിക വിപ്ളവ മെന്ന ആദ്യലേഖനം 
കൊച്ചിന്‍ ടൈംസില്‍ (പസിദ്‌ ധീകരിക്കുന്നത്‌ . 








ലിയേയും കുറിച്ചുളള . ലേഖനങ്ങളും 18-0൦ 













ഖണ്ഡങ്ങളായുളള പഠനവും എ്രബഹാം 
മാടമാക്കലിന്‍െറ പ്രതാധിപത്യത്തില്‍ ' പുറ 
ത്തിറങ്ങുന്ന “കേരള പ്രതിക യില്‍ പപസിദ്ധീ 
കരിച്ചു. വളരെ ചെറുപ്പത്തില്‍ത്തന്നെ മൌലിക 
ചിന്തയുടെ വേരുകള്‍ ഭൂമിയിലേക്ക്‌ താഴ്‌ന്നിറ 
ങ്ങുകയായിരുന്നു. കൊടുങ്ങല്ലൂരിനടുത്ത്‌ 
ലോകമലേശ്വരത്താണ്‌ വിജയന്‍ മാഷ്ടെ 
ജനനം. പതിനെട്ടരയാളം എല്‍.പി.സ്‌ കൂളിലും 
കൊടുങ്ങല്ലൂര്‍ ബോയ്‌സ്‌ ഹൈസ്‌കൂളിലും 
എറണാകുളം മഹാരാജാസ്‌ കോളേജിലും 
എറണാകുളം ഗവ.ലോകോളേജിലും പഠിച്ചു. 
മദിരാശി സര്‍വ്വകാലാശാലയില്‍ നിന്നാണ്‌ 
പ്രൈവററായി എം.എ മലയാളം ജയിച്ചത്‌ . 
മഹാരാജാസില്‍ പ്രൊഫ.പി.ശങ്കരന്‍ നമ്പ്യാര്‍, 
പി.വി.കൃഷ്ണന്‍ നായര്‍, ജി.ശങ്കരക്കുറുപ്പ്‌, 

















ണി മാസ്ററര്‍ എന്നിവരുടെ ശിഷ്യനായിരുന്ന 















ആ ആകാലത്തെക്കുറിച്ച്‌ വിജയന്‍മാഷ്‌ പറയുന്നു: 
“മഹാരാജാസ്‌ കോളേജിലെ ലൈ്രറി 





ഈ .ല്ല്ൈബറിയുമായുളള , സഹവാസം 
എന്നെ വളരെയധികം മാററിമറിച്ചിട്ടുണ്ട്‌ ... 
1952-ല്‍ മദിരാശി ന്യൂകോളേജില്‍ 
അദ്ധ്യാപകനായി. ഇതിനുശേഷം തിരുവന 
ന്തപുരം. യൂണിവേഴ്‌സിററി. കോളേജിൽ 
അദ്ധ്യാപകനായെങ്കിലും ജോലി നഷ്‌ടപ്പെട്ടു. 
1960 മുതല്‍ കാല്‍നുററാണ്ടുകാലം തലശ്ശേരി 
ബ്രണ്ണന്‍ കോളേജില്‍ മലയാളം അദ്‌ ധ്യാപക 
നായിരുന്നു..ഈ കോളേജില്‍നിന്നും പുറത്തു 













മാലകളാണത്‌ . ജീവിതത്തിന്‍െറ കാണാപ്പുറ 


17-ാമത്തെ. വയസ്സില്‍ റസ്സലിനേയും ഹക്സ. 


വയസ്സില്‍ ഫ്രോയിഡിനെപ്പററിയുളള എട്ട്‌ 


പ്പെട്ടത്‌...” 


എല്‍.വി.രാമസ്വാമി അയ്യര്‍, സി.എല്‍.ആന്‍റ 


ഏററവും മികച്ചതായിരുന്നു. യഥാര്‍ത്‌, ഥത്തില്‍ : 





വരുന്ന മലയാളം വിദ്യാര്‍ത്ഥികള്‍-അവരില്‍ 


പലരും പ്രൊഫസര്‍മാരും ഡോക്‌ ്‌ട്രര്‍മാരുമായി 
മാറിയിട്ടും- വിജുയന്‍മാഷുടെ മുന്നില്‍ ഏതോ 
അപൂര്‍വ്വമായ സ്‌നേഹാദരങ്ങളുടെ കണ്ണികള്‍ 
കൊണ്ട്‌ ബന്ധിക്കപ്പെട്ടവരാണ്‌. ഒരദ്ധ്യാ 
പകനെന്ന നിലവിട്ട്‌ ആശ്രയത്വത്തിന്‍െറ 
ആല്‍മരമാണ്‌, സ്വന്തം മക്കളെപ്പോലെ ശിഷ്യ 
രെ സ്നേഹിക്കുന്ന വിജയന്‍മാഷ്‌ . 

വിദ്യാർത്‌ ഥിയായിരിക്കുമ്പോള്‍ സ്വാത 


 രത്ൃസമരത്തിലും ഉത്തരവാദഭരണത്തിനായു 


ള്ള ര്രക്ഷോഭത്തിലും പങ്കെടുത്തിരുന്നു. 


മഹാരാജാസ്‌ കോളേജില്‍ 1947 ആഗസ്ററ്‌ 


14-ാം തീയതി രാതി രാജഭരണാനുകൂലികളും 
ദേശീയവാദികളും തമ്മില്‍ നടന്ന ഏററുമുട്ടലില്‍ 


ഉല്‍ പതിഷ്‌ ണുക്കളുടെ ഭാഗത്തായിരുന്നു . 


വിജയന്‍മാഷ്‌ , സ്വാത്രന്ത്യത്തിന്‍െറെ കൊടി 
കയറുമ്പോള്‍, മഹാരാജാസ്‌ കോളേജില്‍ 
കൂട്ടത്തല്ല്‌ നടക്കുകയായിരുന്നു... ഈ സംഭ 
വംത്ത 'കൊടിവഴക്ക്‌ ' എന്നാണ്‌ അറിയ 
പിന്നീട്‌ എല്ലാവരും പോകുന്ന 
വഴികളെ മാററിനിര്‍ത്തിക്കൊണ്ട്‌ വേറെയും 
വഴികള്‍ കണ്ടെത്താന്‍ വിജുയന്‍മാഷെ പ്രേരി 

പ്പിച്ച സംഭവമാണിത്‌. 

വിദ്യാർത്‌ ഥിയായിരിക്കെ കുറേക്കാലം 
സന്ന്യാസത്തില്‍ തല്പരനായിരുന്നു; അങ്ങനെ 
കാലടി ശ്രീരാമകൃഷ്ണാശ്രമത്തില്‍ താമസിച്ചു. 

“എനിക്ക്‌ സാഹിത്യവുമായി ബന്ധപ്പെട്ട 


.. കുടുംബ പശ്ചാത്തലമില്ല. കുടുംബത്തിലെ 
' ചില അംഗങ്ങള്‍ക്ക്‌ ആത്മീയമായ അന്വേഷ 


ചങ്ങലകളില്ലാത്ത ചിന്ത 


ട്ടുണ്ടോ എന്നറിയില്ല... ഒല്രൂപ്പകാലത്തെ 
ക്കുറിച്ച്‌ വിജയന്‍മാഷ്‌? ഭ്രോര്‍ള്ജ്ന്നത്‌ ഇങ്ങ 
നെയാണ്‌: “ചെറുപ്പത്ില്‍ ഞടഴ്ങളെക്കുറി 

ച്ചൂളള ഓര്‍മ്മകളേയുളളു?൪൫65%3 ഭരാജുടെ 


' വളര്‍ച്ചയെ നിയുന്ത്രില്‍ല്യഴ്‌ധാനപ്പെട്ട 


ഘടകമായിത്തീരും. “ശ്ര്രീദദരോഗങ്ങള്‍, 
ആരോഗ്യമുളള മനുഷ്യ$നക്ക്ശ്‌ കൂടുതല്‍ 
തന്നെക്കുറിച്ചുതന്നെ ഷിന്തിക്രൊനും താനും 
ലോകവുമായുള്ള ബന്‌ ധത്തെക്കുറിച്ച്‌ വീണ്ടും 
വീണ്ടും ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നു. 
ആരോഗ്യമുളളവര്‍ തനിയെ വളരുന്നു. 


- കോത്തരമായ ചിന്താവിഷയമായി. (ബഹ്മച 


- തലവേദനയുണ്ടായിരുന്നു. എന്നാല്‍ റസ്സലിനു 











ണങ്ങളുണ്ടായിരുന്നു. അതു ര്‍ന്തിഴു-ബാധിച്ചി ഗ്രശ്‌നങ്ങള്‍ തന്നെയായിത്തീരുന്നു. ഇതു 











പിടിപെട്ടു. അപ്പോള്‍ ഭക്ഷണമെന്നത്‌ ലോ 


രൃത്തിനു ചില ഭക്ഷണം തടസ്സമാകുമോ 
എന്ന്‌ ഗാന്ധിജി ചിന്തിച്ചിരുന്ന കാലമായി 
രുന്നു അത്‌. ര്പകൃതിചികിത്‌ സയില്‍ അന്നു 
രാഷ്രടീയമുണ്ടായിരുന്നതുകൊണ്ട്‌ ഞങ്ങളും 
ആ ലോകങ്ങളില്‍ അലഞ്ഞുനടന്നു. അങ്ങനെ 
യാണത്‌ -എല്ലാ കാര്യവും ഭംഗിയായി നടക്കാ 
തെ വരുമ്പോള്‍ നിങ്ങള്‍ ്പകൃതിയിലേക്ക്‌ 
മടങ്ങുന്നു... 

ഉദരരോഗം ജീവിതത്തെക്കുറിച്ചൂതന്നെ 
പുനരവലോകനം ചെയ്യാന്‍ പ്രേരിപ്പിച്ചതിനെ്‌ 
ക്കുറിച്ച്‌ പറയുന്നു:  'അനര്‍ഗ്ഗളമായി നീങ്ങു 
മ്പോള്‍, അതിനു വിഘാതമായി വരുന്നതിലെ 
തെററും ശരിയും ആലോചിക്കപ്പെടുന്നു. 
അതുപോലെതന്നെയാണ്‌ ആരോഗ്യത്തിന്‍െറ 
കാര്യവും. ലോകവുമായുളള എല്ലാ ബന്ധവും 
രോഗിക്കു ചിന്താവിഷയമാകുന്നു... രോഗമൂ. 
ളളയാള്‍ ആശ്രയത്വം കൂടുതലിഷ്‌ ടപ്പെടുന്നു. 
എഴുത്തുകാരുടെ ശാരീരിക അനുഭവങ്ങള്‍ 
അവരുടെ മുഴുവന്‍ ജീവിത വീക്ഷണത്തെ 
സ്വാധീനിക്കുന്നു. നീഷെക്ക്‌ കഠിനമായ 


ശാരീരിക കുഴപ്പമുണ്ടായില്ല---തീര്‍ത്തും 
ആരോഗ്യവാനുമായിരുന്നു: അതുകൊണ്ടാണ്‌ 
റസ്തലിന്‍േറത്‌ Laughing Philosനhyയായി 
ച്രതീകരിക്കപ്പെട്ടത്‌. അങ്ങനെ ആരോഗ്യത്തി 
ന്‍െറ പ്രശ്‌നങ്ങള്‍, അസ്തിത്വത്തിന്‍റെ 


കൊണ്ട്‌ ഒരുപാട്‌ ദോഷങ്ങളുണ്ട്‌, ചില 
ഗുണങ്ങളുമുണ്ട്‌ . ചില തലങ്ങളിലേക്ക്‌, ചില 
കയങ്ങളിലേക്ക്‌ കിട്ടുന്ന ഉള്‍ക്കാഴ്ചയാണ്‌ 
ഗുണം. നിരന്തരമായി നിങ്ങളെപ്പററി ചിന്തിച്ചു 
കൊണ്ടിരിക്കുന്നു എന്നതാണ്‌ ദോഷം. അതു, 
വളര്‍ച്ചയെ തടയുന്ന ഘടകമാകും. രോഗം 
അനുഭവത്തിന്‍െറ ഒരതിരാണ്‌ സുഖത്തിന്‍െറ 
പാരമ്യവും അങ്ങനെതന്നെ. ഇന്നത്തെ ലോക 
ത്തിലെ ആളുകള്‍ക്ക്‌ കിട്ടാവുന്ന സുഖം 
കിട്ടുന്നില്ല എന്നുവരുമ്പോള്‍ സന്ന സത്ത 
ലേക്കു, ഞി പോകുന്നു. | 





കലാകമുദി! 15 











ത രത്‌ 


ബുദ്ധനും ഭര്‍ത്തൃഹരിയും അങ്ങനെ പോയ 

വരാണ്‌. സുഖംകൊണ്ടും സുഖം നേടാന്‍ 

കഴിയുന്നില്ല എന്നവര്‍ അറിഞ്ഞിരുന്നു...” 
മനഃശാസ്‌ ്രവിമര്‍ശനത്തെ മലയാളത്തില്‍ 


പരിചയപ്പെടുത്തുകയും ആഴത്തിലുളള വേരു. 


കള്‍ വിടര്‍ത്തുകയും ചെയ്ത വിജയന്‍മാഷ്‌ 
കേസരികൃതികള്‍ക്കുവേണ്ടി ജീവിതകാലം 
മുഴുവന്‍ അന്വേഷണം നടത്തുന്നു: “കേസരി 
യെ ഞാന്‍ കണ്ടിട്ടില്ല. പറവൂരില്‍ കേസരി 
താമസിച്ച വീടും ഞങ്ങളുടെ വീടുമായി കുറച്ചു 
കിലോമീറററേ ദൂരമുള്ളു. പഠിക്കുന്ന കാലത്തു 
തന്നെ :  കേസരിയുമായുളള ബന്ധം മററ്‌ 
സുഹൃത്തുക്കള്‍ വഴി അനുഭവിച്ചിരുന്നു. 
സാഹിത്യത്തില്‍ താല്പര്യമുള്ള സുഹൃത്തു 
ക്കള്‍ ഇടയ്ക്കിടെ കേസരിയെ കണ്ടുവന്നു 
| റിപ്പോര്‍ട്ടു ചെയ്യാറുണ്ട്‌. കേസരി കൃതികളില്‍ 


ല്‍ 


I 
ll 
I. 
+ 


1950 മുതല്‍ തല്പരനാണ്‌. ഇപ്പോഴും 
കേസരിയുടെ പുസ്തകങ്ങള്‍ക്കും ലേഖന 
| ങ്ങള്‍ക്കും വേണ്ടിയുളള അന്വേഷണം പൂര്‍ 
ത്തിയായിട്ടില്ല...'” കേസരിയുടെ നിരൂപണ 
ങ്ങളും, കേസരിയുടെ ലോകങ്ങളും എം.എന്‍. 
വിജയന്‍ എഡിററ്‌ ചെയ്തിറിക്കിയിട്ടുണ്ട്‌ . 
വളരെ യാദൃച്ഛികമായി, പതിനഞ്ചാം 
൬ വയസ്സില്‍ വിജയന്‍, പ്രത്രപവര്‍ത്തകരുടെ 
മാളത്തില്‍ ചെന്നുപെട്ടു; ഏഴുവര്‍ഷം അങ്ങനെ 
ജീവിച്ചു. ആ കാലഫട്ടത്തിലെ എല്ലാ 
പ്രത്രപവര്‍ത്തകരുമായും ബന ധപ്പെട്ടിരുന്നു. 
പ്രത്യേകം ഓര്‍ക്കേണ്ടതു ചൊവ്വര പരമേശ്വ 
രറെക്കുറിച്ചാണ്‌ . അദ്ദേഹത്തിന്‍െറ മനസ്സി 
ലും, (പവൃത്തിയിലൂം പുതിയ ലോക്രകമം 
തിളച്ചുമറിയുന്നത്‌ ഞങ്ങള്‍ കണ്ടുവളര്‍ന്നു. 
എബ്രഹാം മാടമക്കലാണ്‌ ആദ്യകാലത്തെ 
എന്‍െറ വലിയ സുഹൃത്ത്‌ . മാടമക്കല്‍ അന്ന്‌ 
“ദീപം' പത്രത്തിലാണ്‌ ( പവര്‍ത്തിച്ചിരുന്ന്‌ 
അന്ന്‌ പോഞ്ഞിക്കര റാഫിയും വൈക്കം 
മൂഹമ്മദ്‌ ബഷീറും എറണാകുളത്തുണ്ടായി 


കലാകനമുദി 16 


രുന്നു. ആ 
എഴുതിയിരുന്നു എ(്രഹാം. അച്യുതമേ 
നോന്‍െറ കൂടെ എബ്രഹാം ജയിലില്‍ 
കിടന്നിരുന്നു. മാക്‌സിം ഗോര്‍ക്കിയുടെ 'അമ്മ്‌ 
മോശം കൃതിയാണെന്ന്‌, എ്രഹാം അന്ന്‌ 
പറഞ്ഞിരുന്നത്‌ പില്ക്കാലത്ത്‌ ശരിയായി 
ത്തോന്നിയെന്ന്‌ അച്യുതമേനോന്‍ അനുസ്മ 
രിച്ചിരുന്നു. ഇടപ്പള്ളിയുടെ മണിമുഴക്കത്തിന്‍െറ 
അവതാരികയില്‍ കേസരി എ്രഹാമിന്‍െറ 
കവിതയെ പരാമര്‍ശിച്ചിരുന്നു. 

1948-49 കാലഫ്വട്ടത്തില്‍ ദീപം പ്രതം 
“കേരള പ്രതിക വാങ്ങി നടത്തിയിരുന്നു. 
അക്കാലത്തു ആഴ്ചയിലൊരിക്കല്‍ ഒരു 
പംക്തി ഞാന്‍ കൈകാര്യം ചെയ്തിരുന്നു- 
എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച്‌ എഴുതുക 
യാണ്‌ പതിവ്‌. അന്ന്‌ അങ്ങനെയാണ്‌ 





പത്‌ നിയോടൊപ്പം 


ഫ്രോയിഡിനെക്കുറിച്ച്‌ ഒരു പരമ്പര തയ്യാറാ 
ക്കിയത്‌ ---എട്ട്‌ ലേഖനങ്ങള്‍... 

-എം.എന്‍ .വിജുയന്‍ അന്ന്‌ വയസ്സ്‌ പതി 
നേഴ്‌. ഫ്രഫോയിഡിനെ മലയാളികള്‍ അറിയാ 
തിരുന്ന കാലം. ഇന്നും ആ ലേഖനങ്ങള്‍ 
കനപ്പെട്ടതായിത്തന്നെ കിടക്കുന്നു... 

എന്‍െറ [പകൃതമനുസരിച്ച്‌ ഞാനാരുമായും 
ബന്‌ ധപ്പെടാറില്ല. വൈലോപ്പിളളി, ചങ്ങമ്പുഴ 
ഇവരെയൊക്കെ അറിയാം. കേരളപ്രതിക 
യ്ക്കുവേണ്ടി ഒരു കവിത വാങ്ങാനാണ്‌ 
വൈലോപ്പിളളിയുടെ അടുത്തുപോയത്‌ ... 
1948-ലാണത്‌ . അതിനുശേഷവും വലിയ 
അടുപ്പമുണ്ടായിട്ടില്ല. കോളേജില്‍ പഠിക്കുന്ന 
കാലത്ത്‌ ഒരിക്കല്‍ കവി ലോഡ്‌ജില്‍ വന്നു; 
അതൊരു അസംഭാവികമായ വരവായിരുന്നു. 
വളരെ കുറച്ചേ സംസാരിച്ചിട്ടുളളു. മൂന്നോ 
നാലോ കത്തു കൈമാറിയിട്ടുണ്ട്‌ -അതിന 
പ്പുറമൊന്നുമില്ല. വൈലോപ്പിളളിയുടെ കവിത 
യ്ക്ക്‌ അവതാരിക എഴുതുംമുമ്പ്‌ “കന്നി 
ക്കൊയ്ത്ത്‌ ' പുറത്തുവന്നപ്പോള്‍ നിരൂപണം 


ഗ്രൂപ്പില്‍ ശക്തമായ കഥ 


ബന്‌ ധമുണ്ടായിരുന്നു. എല്ലാം യാദൃച്ഛിക 


. സിനിമയില്‍ ഹാസ്യനടനായി അഭിനയിച്ച | ॥ 















ചെയ്തിട്ടുണ്ട്‌ . രണ്ടു ലേഖനം സാഹിതൃപ 
'ഷത്തിലും എഴുതിയിരുന്നു. മാമ്പഴത്തെപ്പ 
1957-ലെഴുതി-ജയകേരളം വിശേഷാ 
പ്രതിയില്‍. 1985-ല്‍ വടകരയില്‍വച്ച്‌ 
ലേഖനം പുനദ്രപസിദ്‌ ധീകരണം ചെയ്തപ്പഴേ 
കവി ഇതു കണ്ടിരുന്നുളളു എന്നു പറഞ്ഞു; 
മറെറാന്നും എനിക്കറിഞ്ഞുകൂട. 
-വൈലോപ്പിളളിക്കവിതയ്ക്ക്‌ നിരൂപണ്ട 
ത്തിലൂടെ മനുഷ്യമഹാനുഭവങ്ങളുടെ (രപ 
ഞ്ചംതന്നെ സൃഷ്ടിച്ച ലമാ തുറ: 
പറയുന്നു. 
ചങ്ങമ്പുഴ വൈലോപ്പിളളിയില്‍നിന്നുര്‍ 
വ്യത്യസ്തനായിരുന്നു. പക്‌ ഷേ, ഇരുവര്‍ 
ഒരു ്രത്യേകതയുണ്ട്‌ -കുറച്ചു കേള്‍ക്കുക 
കുറേ പറയുകയും ചെയ്യുന്ന സ്വഭാവം: 
എങ്കിലും എല്ലാ അര്‍ത്ഥത്തിലും രണ്ടുപേരു 
രണ്ടു ്രുവങ്ങളിലാണ്‌ . ചങ്ങമ്പുഴ തങ്ങളും 
ഭാഗത്തേക്കു വരുന്നില്ലല്ലോ എന്ന കുണ്ഠിതം 
- പലര്‍ക്കുമുണ്ടായിരുന്നു. അതു ഇടതുപക്ഷ. 
വും കുട്ടികൃഷ്ണമാരാരും സഞ്ജുയനും 
' വൃത്യസ്‌ തമായാണ്‌ (്പകടിപ്പിച്ചിരുന്നത്‌ .. 
കേസരിക്കുമുണ്ടായിരുന്നു പരിഭവം-ഇരതയും: 
കവിത്വസിദ്ധിയുളള ഒരാള്‍ ഞങ്ങളോടൊപ്പം; 
വരുന്നില്ലല്ലോ എന്നതില്‍. ചങ്ങമ്പുഴയും 
ഒരു കവിത പുരോഗമന പ്രസ്ഥാനത്തെ 
സഹായിച്ചിട്ടുണ്ട്‌ -വാഴക്കുല. രാക്കുയിൽ, 
വിപ്ളവ ഗാനമാണ്‌. എന്നാല്‍ . ഇതേ 
ചങ്ങമ്പുഴ തന്നെയാണ്‌ വിപ്ളവവിരുദ്‌ 
കൃതിയായ പാടുന്ന പിശാചുമെഴുതിയത്‌ 
അതുകൊണ്ട്‌ ചങ്ങമ്പുഴയെ എല്ലാവരും. 
എതിര്‍ക്കുകയും സ്നേഹിക്കുകയും ചെയ്തു 
(എതിര്‍ത്തവരെല്ലാം സ്‌നേഹിച്ചിരുന്നു) ചങ്ങ. 
മ്പുഴയെ എതിര്‍ത്തുകൊണ്ട്‌ വൈലോപ്പിളുള്‌ 
“പേരില്‍ ഒരു വിമര്‍ശന്നം 
എഴുതിയിരുന്നു. അപ്പോഴും തന്‍െറ കാമുക 
പാടുന്ന പാട്ട്‌ ചങ്ങമ്പുഴയുടേതാണെന്ന്‌ 
പറഞ്ഞിട്ടുണ്ട്‌ . (' 'ധന്യനാമിടപ്പളളിയിലെ 
-ഗ്ലാന/ കിന്നരന്‍െറ കവിതകള്‍ പാടി”) 
-എം.എന്‍ .വിജുയന്‌ സിനിമയുമായി 








മാണെന്നു പറയുന്ന ആ കാലത്തെ ജീവിത 
ത്തെക്കുറിച്ച്‌ ഓര്‍ക്കുന്നത്‌ ഇങ്ങനെയാണ്‌: . 

ആറേഴുവര്‍ഷക്കാലം സിനിമയുടെ, മടയി 
ലൂമുണ്ടായിരുന്നു-ഓര്‍ക്കാപ്പുറത്ത്‌ എത്തപ്പെ , 
ട്ടതാണ്‌ . അമ്മാവന്‍ സിനിമാനടനും നിര്‍ 
മ്മാതാവുമായിരുന്നു. നൂറിലധികം തമിഴ്‌. 


രാമസ്വാമി-യഥാര്‍ത്ഥ പേര്‍ രാമന്‍ എന്നാ |. 
യിരുന്നു. പത്തുവയസ്സുളളപ്പോള്‍ രാമന്‍ വീടും | , 
നാടും വിട്ട്‌ അലഞ്ഞ്‌ നടന്നു. യാദൃച്ഛിക 
മായി ഒരു രബാഹ്മണന്‍ രാമനെ വീട്ടില്‍ | . 
കൊണ്ടുപോയി മന്ത്രം പഠിപ്പിച്ച്‌ പൂണുലിട്ട്‌ | 
ഗബ്രാഹ്മണനാക്കി. സര്‍ക്കസ്സും നാടകക്കമ്പ | , 
നിയും വഴി സിനിമയിലെത്തി. ഒടുവില്‍ | 
നിര്‍മ്മാതാവായി. രാമസ്വാമിയുടെ കൂടെ | 2 
എം.ജി.രാമചന് രന്‍ ഒരിക്കല്‍ വീട്ടില്‍ വന്ന |. 
തോര്‍മ്മയുണ്ട്‌ . അമ്മാവന്‍ തമിഴിലെ പ്രധാന 
പ്പെട്ട നടനായതുകൊണ്ട്‌ കോടമ്പക്കത്തു | 
ഞാനുമെത്തി. ആ കാലത്താണ്‌ വയലാര്‍ | 
ആദ്യമായി പാട്ടെഴുതാന്‍ വരുന്നത്‌. നാട്ടിനു 















































പുറത്തുളള ജീവിതംകൊണ്ട്‌ പലപ്പോഴും 
-വൈക്കം മുഹമ്മദ്‌ ബഷീറിനു ഏററവു 
മിഷ്ടപ്പെട്ട നിരൂപകനാണ്‌, എം.എന്‍.വിജു 
യന്‍. ബഷീറിന്‍െറ സമ്പൂര്‍ണ്ണകൃതികള്‍ക്ക്‌ 
അവതാരിക എഴുതാന്‍ ബഷീര്‍ നിഷ്കര്‍ഷി 
ച്ചത്‌ വിജയന്‍ മാഷെയാണ്‌ . ബഷീറിയന്‍ 
ലോകത്തെ, വൈലോപ്പിള്ളി കവിതപോലെ 
തൊട്ടറിഞ്ഞ വിമര്‍ശകനായ വിജയന്‍മാഷ്‌ 
ബഷീറിനെ കണ്ടതു എറണാകുളത്തു 
വച്ചാണെന്നു പറഞ്ഞുവല്ലൊ. ബഷീറും ഞാനും 
താമസിച്ച വാടകവീടുകള്‍ പലപ്പോഴും അടു 
ത്തടുത്തായിരുന്നു.മ മിക്കവാറും എല്ലാ ദിവസവും 
ബഷീറിന്‍െറ ബുക്ക്‌സ്‌ ററാളില്‍ പോകും. 
പക്‌ ഷേ, സംസാരിക്കാറുണ്ടായിരുന്നില്ല. 
. അതുകൊണ്ട്‌ ഞാനവിടെ ഉണ്ടായിരുന്നുവെ 
ന്നത്‌ ഇക്കാലത്താണ്‌ ബഷീര്‍ ഓര്‍ക്കുന്നത്‌. 
ആകെക്കൂടി ഒരുദിവസം മാര്തം ബഷീര്‍ 
സംസാരിച്ചതോര്‍മ്മയുണ്ട്‌ . ' ‘How green was 
my Valley’ എന്ന ഒരു നോവല്‍ ബഷീര്‍ 
എനിക്കു തന്നു. അതു വാങ്ങിക്കൊണ്ടുപോയി 
വായിക്കാന്‍ പറഞ്ഞു. സംഭാഷണമെന്നതു 
ഇതു മാര്രമായിരുന്നു. അടുത്ത കാലംവരെ 
ആ ഗ്രന്ഥം എന്‍െറ കൈയിലുണ്ടായിരുന്നു. 
അന്ന്‌ ബഷീര്‍ ആരോടും ഇടപഴകാറില്ല. 
അടുക്കുന്ന ആള്‍ക്ക്‌ ബഷീറിനെ നിഷേധി 
ക്കാനും കഴിഞ്ഞിരുന്നില്ല. 5 
-എം.എന്‍ .വിജയന്‍െറ ഭാര്യ ശാരദ. ,പശ 
സ്ത കഥാകൃത്ത്‌. വി.എസ്‌ .അനില്‍കുമാര്‍, 
ഡോ.സുജാതാബാലചന (ദന്‍, സുനിതാ 
ഗോപാലന്‍ എന്നിവര്‍ മക്കളാണ്‌ . ചിതയിലെ 
വെളിച്ചം, എം.എന്‍ .വിജയന്‍െറ 
്രഭാഷണങ്ങള്‍, വര്‍ണ്ണങ്ങളുടെ സംഗീതം, 
കവിതയും മനഃശാസ്്രവും, ശീര്‍ഷാസനം 
എന്നിവ പുസ്തകങ്ങള്‍. 



























































രണ്ട്‌ 


എം.എന്‍.വിജയന്‍, ആധുനിക കഥാ 


വിമര്‍ശനം എവിടെയൊക്കെയോ മുഴുങ്ങു 
ന്നുണ്ട്‌. വൈലോപ്പിളളിയും ബഷീറും വിജ 
യന്‍മാഷ്‌ കൈക്കുമ്പിളിലാക്കിയ മഹാരഥ 
ന്‌ മാരാണ്‌ . പുതിയ തലമുറയിലെ സാഹിത്യ 
ത്തെക്കുറിച്ച്‌... 

നോവല്‍ കഥാസാഹിത്യത്തെക്കുറിച്ച്‌ നി 
രൂപണം ചെയ്തപ്പോള്‍ പുതിയ എഴുത്തു 
കാരെക്കുറിച്ച്‌ പരാമര്‍ശമുണ്ടായിട്ടുണ്ട്‌ . പിന്നെ 
 കലകളിലുളള, സാഹിത്യത്തിലുളള വളര്‍ച്ച 
മററു സാങ്കേതിക വളര്‍ച്ചപോലെയല്ല. അനു 


| ഭവത്തിന്‍െറ ഒരംശം മാരതമേ ഏത്‌ എഴുത്തു 
കാരനും സാഹിത്യത്തിലേക്ക്‌ കൊണ്ടുവരു . 


ന്നുളളു. നമ്മുടെ പല പുതിയ എഴുത്തുകാരും 
മററുളളവര്‍ കാണാതെ മറികടന്നുപോയ 
ജീവിതാവസ്ഥകളെ കലയിലേക്ക്‌ കൊണ്ടു 
വരുന്നുണ്ട്‌. അങ്ങനെ ഇതുവരെ നമ്മുടെ 
സാഹിത്യമെത്താതിരുന്ന ടെറിട്ടറി കീഴടക്കു 
ന്നതാണ്‌ പുതിയ പല എഴുത്തുകാരുടെയും 
നേട്ടം. . 





നോവല്‍ സാഹിത്യത്തിലേക്ക്‌ കടക്കുന്നില്ലെന്ന : 





തം... 


തത്തു... 


പുതിയ എഴുത്തുകാരുടെ പേരുകള്‍ എടു 
ത്തുപറയാത്തത്‌, അത്‌ അഭിപ്രായങ്ങളുടെ 
മേലുളള അടിസ്ഥാനമില്ലാത്ത ഇടപെടലാണ്‌ 
എന്നുളളതുകൊണ്ടാണ്‌ . മററുളളവര്‍ അങ്ങനെ 
പേരെടുത്ത്‌ പറയുന്നതും ശരിയാണെന്ന്‌ 
തോന്നുന്നില്ല. പഴയകാലത്തെ കേരളവര്‍മ്മ 
വലിയ കോയിത്തമ്പുരാന്‍െറ സര്‍ട്ടിഫിക്കററ്‌ 
നയമാണിത്‌ . ഒരര്‍ത്ഥത്തില്‍ വലിയകോയി 
ത്തമ്പുരാന്‍ നമ്മളേക്കാള്‍ എരതയോ മെച്ച 
മായിരുന്നു എന്ന്‌ ഇന്ന്‌ തോന്നുന്നു. 
അദ്ദേഹത്തിനു നാട്യമുണ്ടായിരുന്നില്ല. ഏ 
ററവും മികച്ച അഞ്ച്‌, പത്ത്‌ എന്നു 
പറയുമ്പോഴും അതിനപ്പുറം നമ്മള്‍ പോകു 
ന്നില്ല. ശരിക്കു പറഞ്ഞാല്‍ ഇത്‌ വായനക്കാ 
രുടെ അഭിരുചിയെ സൈഡ്‌ (ടാക്ക്‌ ചെയ്യുന്ന 
നടപടിയാണ്‌ . ഐ.എസ്‌ .ഐ അഗ്മാർക്ക്‌ നയം 
സാഹിത്യത്തിലും ഉപയോഗിക്കുന്ന പദ്ധതി. 


-സാഹിതൃത്തില്‍ സമൂഹത്തിനു സ്ഥാന 
മുണ്ടെന്നു താങ്കള്‍ സൂചിപ്പിക്കാറുണ്ട്‌ . ഇത്‌ ' 


സാഹിത്യേതര സ്വഭാവത്തെ സാഹിത്യത്തി 
ലേക്കു വലിച്ചിഴക്കലാണെന്ന്‌ ശുദ്ധ കലാ 
വാദികള്‍ ഇപ്പോഴും ആവര്‍ത്തിക്കുന്നുണ്ടല്ലോ- 

എല്ലാ സാഹിതൃത്തിന്‍െറയും വിഷയം 
സാഹിത്യേതരമാണ്‌ .. അതുകൊണ്ട്‌ സാഹി 
ത്യം രാഷ്ക്രീയമാണ്‌, മനഃശാസ്രതമാണ്‌, 
സാഹിത്യം സംഗീതവും നരവംശീയവുമാണ്‌ . 





മകനുമൊത്ത്‌ 


കരുതുന്നു. ടട! ഗ്േല്ടന-ന്‍െറ പൂരണമാണ്‌ 


തിയത്‌. ഒരു എണ്ണപ്പുഴു ഇഴഞ്ഞുപോകുമ്പോള്‍ 


ണു പ wn 3 ത 


എല്ലാ സാഹിത്യവും ചരിശ്രപരമാണ്‌ . ഉദാഹ 
രണം നമ്മുടെ ദേശീയ സമരസാഹിത്യം. 
രാഷ്രടീയത്തില്‍നിന്ന്‌ വിട്ടിട്ട്‌ അതിനൊരു 
നിര്‍വ്വചനമില്ല. അതുകൊണ്ടാണ്‌ സാഹി 
തൃത്തെ വിമര്‍ശിക്കുന്നവര്‍ എപ്പോഴും സാഹി 
തൃത്തിനു പുറത്തേക്കു കടക്കുന്നുവെന്നും, 
ഇങ്ങനെ പുറത്തേക്കു കടക്കുമ്പോള്‍ സമ്രഗ 
മായ സമൂഹസത്തയില്‍ നിലയുറപ്പിക്കുന്നു 
വെന്നും കോഡ്‌ വെല്‍ പറയുന്നത്‌. 
-മനഃശാസ്‌ രവും മാര്‍ക്‌സിസവും വൃത്യ 
സ്തമായി നീളുന്ന രേഖകളാണെന്നു കരു 
തുന്നു. താങ്കളെങ്ങനെ അതിനെ etd 
ക്കുന്നു? 
ഏതു ചിന്താപദ്ധതിയും മാര്‍ക്‌സ്‌ പറ 
ഞ്ഞതുപോലെ ബന്ധമോ ബന്ധനമോ 
ആണ്‌. മാര്‍ക്‌ സിസം ചരിശ്രത്തിനുളള ചികി 
ത്സാപദ്ധതിയും ഫ്രോയിസ്‌ വൃക്തിക്കുള്ള 
ചികിത്സാ പദ്ധതിയുമാണ്‌ . ഇവ രണ്ടും 
ഒരര്‍ത്ഥത്തിലും പരസ്പരം വിരുദ്‌ ധമായിട്ടില്ല. 
മനുഷ്യന്‍ വ്യക്തികളാണെന്നു പറയുന്നതും 
മനുഷ്യവര്‍ഗ്ഗം സമൂഹമാണെന്നു പറയുന്നതും 
വൈരുദ്ധ്യമല്ല. അതുകൊണ്ടാണ്‌ ശാസ്രതീ 
യമായ കണ്ടുപിടിത്തം നമ്മുടെ ഇഷ്ടാ 
നിഷ്ടങ്ങളുടെയോ തിരഞ്ഞെടുപ്പുകളുടെയോ 
(പശ്‌ നമല്ല എന്നു പറയുന്നത്‌ . ര്രായോഗിക 
മായി പറഞ്ഞാല്‍ ഡ്േഫോയിഡ്‌ കണ്ടെത്തിയി. 
ടടുളള മനസ്സിന്‍െറ ആഭ്യന്തര സത ങ്ങള്‍ 
തൊഴിലാളിവര്‍ഗ്ഗത്തിന്‍െറ മുന്നണി പാര്‍ട്ടിക്കും 


നേതൃത്വത്തിനും ആവശ്യമാണെന്നു ഞാന്‍ 


self analysis. 

_““കവി കവിയായിത്തീരുന്നത്‌ അയാള്‍ | 
സമുദായത്തിനാവശ്യമായുളള സാധനമുണ്ടാ 
ക്കുന്നു എന്നുളളതുകൊണ്ടാണ്‌ ...” ഇതു 
ശുദ്ധ കലാവാദത്തിന്‍െറ വിമര്‍ശനമല്ലേ? 

ഇന്ത്യാക്കാരുടെ പഴയ സങ്കല്പമനുസരിച്ചും 
പഴയ ശ്രീക്ക്‌ സങ്കല്‌ പമനുസരിച്ചും കവിത 
(പയോളുനമുളളതാണ്‌ എന്ന സിദ്ധാന്തമേ 
യുണ്ടായിട്ടുളളു. ഭാരതീയരെ ട്ടഷിയാണ്‌ 
കവി” എന്ന ര്പസിദ്‌ ധമായ ചൊല്ലുണ്ട്‌ . 

-പ്രേമമൊരുമീനാരായ്‌ കാണുവോര്‍/ 
കായിന്‍പേരില്‍ പൂമതിക്കുവോര്‍ / ഒന്നും 
പുണ്യമായ്‌ എണ്ണീടാതോര്‍./ -വൈലോപ്പിളളി 
യുടെ ഈ വരികള്‍ കമ്മ്യൂണിസ്ററുവിരുദ്ധ 
ആശയമാണെന്ന്‌ വലതുപക്ഷ നിരൂപകര്‍ 
പരിഹസിച്ചിരുന്നു. വൈലോപ്പിളളി കവിതയു 
ടെ ആത്മാവിനെ തൊട്ട താങ്കള്‍ക്കങ്ങനെ 
തോന്നിയിട്ടുണ്ടോ? 

ഈ കവിത യഥാര്‍ത്ഥത്തില്‍ ബൂര്‍ഷ്വാ 
നാഗരികത നമ്മുടെ ്രാമീണ നാഗരികതയെ 
കയ്യേററം ചെയ്തതിന്‍െറ ചിശ്രമാണ്‌ അവ 
പ്പിളളി കുഞ്ഞുമണികളും എണ്ണപ്പൂഴുക്കളുമെഴു 


അതിനെ ക്ഷ്രേതത്തിലേക? വഴിപാട്‌ എണ്ണ 
കൊണ്ടുപോകുന്ന ജീവിയായി കണ്ടത്‌. 
-കവികള്‍ക്ക്‌ മനഃശാസ്രതപരമായ നിരൂ 
പണമിഷ്‌ ടമല്ല എന്നു താങ്കള്‍ മനോവിജ്ഞാ 
നീയ നിരൂപണത്തില്‍ പറയുന്നു. കവിത്വത്തി 
ന്‍െറ ആര്‍(ദതയ്ക്ക്‌ തിയററ്റിക്കല്‍ അനാലി 


കലാകനമുദി 17 


Vi 








എ്തപേഗമാണിരു 
ചിറകും വീശിക്കാല- 
മെത്തിയ; തോര്‍ത്താലെല്ലാ- 
മിന്നൊരു സ്വപ്നംപോലെ! 
ദുരെദൂരെയെന്നോര്‍ത്ത 
' രാജപാത തന്നററം 








ഒക്കെയും സ്മൃതിമാരത- 
മാവുന്നു, വര്‍ണ്ണത്തിന്‍െറ 

' സല്‍ക്കലയിനത്താളില്‍ 
മാ്രമായൊതുങ്ങുന്നു! . 

ഈ നഷ്ടബോധം കന- 
ലാക്കുന്നു മന,മെങ്കില്‍-_ 


ചാരെയായ്‌; ഇനി വഴി ഇന ്രിയങ്ങളെപ്പാടി- മണ്ഡലം പരം നിര്‍വ്വി- 
മാറി ഞാന്‍ ചരിക്കട്ടെ! യുണര്‍ത്തും കിളികള്‍ തന്‍ കാരമായിരുന്നല്ലോ. വര്‍ഷമോര്‍ത്തിരിക്കുന്നു! 
പോയ നാളുകളുടെ മഞ്ജുളനാദം കാതി- ഇദ്ധരാതലമേതു ' അടുത്തൂണ്‍ പദമ്മെത- 
തേനു, മീവഴിമാററ- ന്നമൃതം തരുന്നതും. മട്ടിരിക്കിലുമെന്നും സാര്‍ത്ഥകം! ബഹുദൂരെ 
മേകിയ മുള്ളും മെല്ലെ തൂമയൂഖത്തിന്നിതള്‍- മര്‍ത്ത്യനു സുഖദുഃഖം മടുപ്പിന്‍ ഭോജ്യം ശിക്ഷ- 
മെല്ലെ ഞാന്‍ മറക്കട്ടെ! ചാര്‍ത്തുകളുഷസ്സിന്‍െറ ചിത്തവൃത്ത്യനുസാരം! യായിരുന്നിതേവരെ. ' 


| മര്‍ത്ത്യതയുടെ പൂര്‍വ്വ-- 
ഘട്ടങ്ങള്‍ മൂന്നും വന്നു 


താമരപ്പൂവില്‍ വിട- 
രുന്നതും, നെരിപ്പോടായ്‌ 


അക്ഷരങ്ങള്‍ തന്നഭ്യാ- 
സങ്ങള്‍ തന്‍, നയമാര്‍ന്ന 


വിശ്രമമിനി, യെന്നു- 
' സങ്കല്പ, മിച്‌ ഛാപൂര്‍വ്വം 


മുഗ്ദ്ധമായിതള്‍ നീര്‍ത്തി സൂരഗോളത്തെപ്പക- ശിക്ഷണങ്ങള്‍ തന്‍ ലോക- സ്രശമമാക്കും ദിന- 
നിന്നല്ലോ കൊഴിഞ്ഞുപോയ്‌ ! ലുരുക്കുന്നതും, സാന്ധ്യ മായിരുന്നെനിക്കിഷ്ടം! മൊക്കെയെന്നതേ സത്യം! 
വിടരുന്നവ വാടു- ചാരുത വർണ്ണങ്ങളായ്‌ അവിടെപ്പുലരുന്ന ഉച്ചപോയ്‌, ഒളിമങ്ങി 


മ്രെതമേല്‍ ശ്രദ്ധിച്ചാലു- 
മടരും; (പപഞ്ചത്തിന്‍ 


പരക്കുന്നതും, ഇല 
ശീകരങ്ങളില്‍ മാനം 


രവവും, തളിര്‍ക്കുന്ന 


വെട്ടവും, ഗതിമാറും 


നില്‍ക്കിലുമപരാഹ്ന-- 
സ്ത്വച്‌ ഛത വന്നെന്നുള്ളില്‍ 


തത്ത്വമിങ്ങനെയല്ലോ! കാവടി കെട്ടുന്നതും, വര്‍ണ്ണവുമെനിക്കിഷ്ടം! നൂറിതള്‍ വിടര്‍ത്തട്ടെ! 
കേവലാനന്ദം നല്‍കു- ശീതളരാവിന്‍ പൈ പാ- 'കൊടുക്കുന്തോറും പര- ആ വരും കാലം തരും 

മെന്‍ ഭാഗ്യലബ്ധം കര്‍മ്മ ലൊഴുകിച്ചിന്തുന്നതും മേറിടുന്നതു നല്‍കി സര്‍ഗ്ഗവൈഭവമെന്നില്‍ 
ജീവിതമൊരു യാര കണ്ടതില്ല ഞാന്‍; കണ്ടെ- എടുക്കുന്നോര്‍ തന്‍ ഹര്‍ഷം കേവുല ഹര്‍ഷത്തിന്‍െറ 

മാര്രമായിരുന്നപ്പോള്‍ ന്നാകിലുമനുഭൂതി കൊളളുവാനെനിക്കിഷ്ടം! തുമധു നിറയ്ക്കട്ടെ! 


സിസ്‌ കാവ്യബാഹ്യഘടകമാവില്ലേ? കവിയെ 
മാററിനിര്‍ത്തിയുളള കാവ്യാസ്വാദകമാണ്‌ 
“സഹൃദയപക്ഷം സ്വീകാര്യമാവുക എന്നൊരു 
നിലപാട്‌ പരക്കെയുള്ള സ്ഥിതിക്ക്‌ (പത്യ 


കിച്ചും? 

ഇതു ശരിയല്ല. ഈ വസ്തുതാവിരുദ്ധ 
പരാമര്‍ശത്തിനു ചരിരതപരമായ മറുപടി 
ഇതാണ്‌: 


19-ാം നൂററാണ്ടുവരെ കവിതയുടെ ്പയോ 
ജനത്തെക്കുറിച്ച്‌ ഗണ്യമായ സംശയമൊന്നു 
മുണ്ടായിട്ടില്ല. പക്‌ഷേ, 19-൦ നൂററാണ്ടിന്‍െറ 
പകുതി ആവുമ്പോഴേക്കും അതുവരെ കലയില്‍ 
ആധിപത്യം നേടിയിരുന്ന മതത്തിന്‍െറ കൈ 
അയഞ്ഞുപോവുകയും മതത്തില്‍നിന്നും 
വേര്‍പെട്ട്‌ പോവുകയും ചെയ്തിരുന്നു. 


നവോത്ഥാനകലപോലും മതത്തിന്‍െറ കല.. 


യാണ്‌. ഭാരതീയ സാഹിത്യം മാതമല്ല, 
. വാസ്തുവിദ്യയും (പതിമാകലയും സംഗീതവും 
എല്ലാം ഈശ്വരാര്‍പ്പണമാണ്‌ . വ്യാവസായിക 
യുഗത്തില്‍ വ്യവസായ വിപ്ളവത്തിന്‍െറ 
ഫലമായി മനുഷ്യന്‍െറ വിധി അല്ലെങ്കില്‍ 


ഭാവി ദൈവമല്ലയുണ്ടാക്കുന്നത്‌, മനുഷ്യനാ, 


v 


ണെന്ന ചിന്ത സാര്‍വ്റ്രതികമായി. അത്‌ 
ആര്‍ക്കിയോളജി, ആന്ത്രപോളജി, ആദ്യ 
കാലത്തെ മനഃശാസ്ത്ര പഠനങ്ങള്‍ ഇവയെ! 
ക്കെ ഈ ചിന്തയ്ക്ക്‌ ഉപോൽബലകമാകു 
ന്നുണ്ട്‌ . അതോടുകൂടി മതത്തിന്‌ മനുഷ്യന്‍െറ 


കലാകനമുദി 18 


NY 4 


പേരിലുണ്ടായിരുന്ന പിടി മൌലികമായി 
ദുര്‍ബ്ബലമായി. അതാണ്‌ ഈശ്വരന്‍ മരിച്ചു 
എന്നു നീഷെ പറയാന്‍ കാരണവും. 

ഒരു നിരൂപണത്തിലും കവിയെ ഘടക 
മാക്കിയിട്ടില്ല; കവിതയല്ലാതെ. (വൈലോപ്പി 
ള്ളിയുടെ കാര്യത്തില്‍പ്പോലും ഇതു ശരിയാണ്‌) 
പിന്നെ, കവിതയില്‍ക്കൂടി, കവിയുടെ അനു 
വാദമില്ലാതെ, കവിതയില്‍ ര്പവേശിക്കാന്‍ 


അനുവാദമുണ്ട്‌ . കവിത സമുദായത്തിനുവേണ്ടി 


സമര്‍പ്പിച്ച ആത്മീയ രേഖയാണ്‌ . അതെങ്ങനെ 


പരിശോധിക്കാനും നിരൂപകനു അവകാശ 
മുണ്ട്‌. | 
-ഡോ.പുനത്തില്‍ കുഞ്ഞബ്ദുളള, അനു 
കരണം നടത്തിയെന്ന വിവാദത്തില്‍, താങ്കള്‍ 
എഴുത്തച്‌ ഛന്‍പോലും അനുകര്‍ത്താവായിരു 
ന്നുവെന്ന്‌ പറഞ്ഞത്‌ രിയാണെന്നു ഇപ്പോള്‍ 
തോന്നുന്നുണ്ടോ? ' 

അനുകരണം അന്നൊരു വിവാദമായിരുന്നു. 
ഒറിജിനാലിററി, വ്യക്‌ തിസ്വത്രന്തവാദം എന്ന 
തൊക്കെ പേററന്‍റ്‌ അവകാശം, സ്വകാര്യ 
സ്വത്ത്‌ തുടങ്ങിയ ബൂര്‍ഷ്വാ ആശയങ്ങളുമായി 
ബന്ധപ്പെട്ട കലാസങ്കല്‍ പമാണ്‌. പരിഭാഷ 
കളും സംഗ്രഹങ്ങളും അനുകരണവും മാര്രമേ 
എഴുത്തച്ഛന്‍ എഴുയിട്ടുളളു. എങ്കിലും, 
എഴുത്തച്‌ ഛനേക്കാള്‍ വലിയ കവി നമുക്കി 
ല്ലെന്നു വാദിക്കാന്‍ എല്ലാവര്‍ക്കും സന്തോഷ 
മേയുളളു. 


മൂന്ന്‌ 


എം.എന്‍ .വിജയനു മുന്നില്‍ രാഷ്ര്ടീയ 
ജീവിതവും തത്വശാസ്രതവും സാഹത്യവും 
ഖണണ്‍്ഡനങ്ങളുടെയും മണ ഡനങ്ങളുടെയും 
സമതലങ്ങളാണ്‌ . വര്‍ഷങ്ങളായി തലശ്ശേരി 


" യിലെ ധര്‍മ്മടത്ത്‌ വാടകവീട്ടില്‍ താമസിക്കുന്ന 


വിജയന്‍ മാഷ്‌, രബണ്ണന്‍ കോളേജില്‍നിന്ന 
റിട്ടയര്‍ ചെയ്തിട്ടും തലശ്ശേരിയെ a 


ക്കുന്നില്ല. ഒരു ്രഭാഷകനാവുമെന്നു പ്രതീ | 


ക്‌ ഷിച്ചിട്ടില്ലെന്നല്ല, ആവില്ലെന്നു വിശ്വസിച്ചി 
രുന്ന വിജയന്‍മാഷ്‌ ചെറുപ്പക്കാരുടെ കള്‍ട്ട്‌ 
ഫിഗറായി ഉയര്‍ന്നിട്ടുണ്ട്‌ . വാക്കുകള്‍കൊണ്ട്‌ 
ബുദ്ധിയുടെയും ചിന്തയുടെയും 


തിരിച്ചറിയുന്നതുതന്നെയാണ്‌ . ചിതയിലെ 
വെളിച്ചത്തിനു സാഹിത, യ അക്കാദമി അവാര്‍ഡ്‌ 
ലഭിച്ചപ്പോള്‍, നിഷേധിച്ച ഈ വിമര്‍ശകനെ, 


എഴുത്തിനെ വാഗ്മയമാക്കി മാററിയ (പഭാഷ |. 
കനെ കാണാന്‍, കണ്ടെത്താന്‍ ഇനിയും | 


പടവുകള്‍ കയറേണ്ടിവരും. അപ്പോഴും കണ്ടെ 
ത്തലുകള്‍ക്ക്‌ വിധേയനായി കരുണയില്‍ 
വിജയന്‍ മാഷ്‌ കാത്തിരിപ്പുണ്ടാകും-തുറന്ന 
വാതിലുകളുമായി. 








ക്കൂടി ഞാന്‍ പ്രതീക്ഷ തന്‍ ം 








വഴികള്‍ | 
തുറക്കുന്ന ഈ ജീനിയസ്സിനെ കണ്ടെത്താന്‍ | 
ശ്രമിക്കുന്നത്‌, ഒരുപക്ഷെ ഈ കാലഫ്ൃട്ടത്തെ | 





11 
ec കലോകം എന്ന സ്വപ്നം 
പുനരധിവസ്‌ ാന്‍ അനുവദിക്കുന്ന പുതിയ 
ആശയങ്ങളിലേക്ക്‌ നാം എത്തിച്ചേര്‍ന്നേ മതി 


യാകുകയുളളൂവെന്നു ഞാന്‍ കരുതുന്നു. മൂ 
ന്നുവര്‍ഷംമുമ്പ്‌ തിയോ ആഞ്ജുലോ പൌലോ 


സ്‌ ഇങ്ങനെയൊരു തിരുവെഴുത്തു നടത്തു 
മ്പോള്‍ ഒരു വലിയ വിഭാഗം ജനങ്ങള്‍ മനസ്സില്‍ 


' വാത്സല്യപൂര്‍വ്വം വളര്‍ത്തിക്കൊണ്ടു വരിക 


യായിരുന്ന ഒരു ്രത്യാശയുടെ ശിഥിലീകരണം 
ചരിശ്രത്തെ അമ്പരപ്പീക്കുകയായിരുന്നു. നമ്മു 
ടെ കാലഫ്പട്ടത്തിലെ ഏററവും: മികച്ച ചല 
ച്ചിശതകാരന്‌ മാരിലൊരാളായ ആഞ്ജുലോ 


“പനലോസ്‌ നന്മയുടെ ബോധവല്ക്കരണം 
നടത്തുന്ന ആശയങ്ങളോടുളള കൂറു കൈവിട്ടി 
ട്ടില്ല. പ്രക്ഷുബ്ധമായ കലഹങ്ങളിലുടെയും 


കലങ്ങിമറിച്ചിലുകളിലൂടെയും കടഞ്ഞെടുക്ക . 
പ്പെടാന്‍ പോകുന്നത്‌ ഒരേയൊരു ലോകം എന്ന 


കള്ളിക്കാട്‌ രാമചന്ദ്രന്‍, IP 


അനവവാര്യതതന്നെയാണെന്ന ആഞ്ജലോ 


പൌലോസ്‌ നടത്തുന്ന ആത്‌ മ്രപഭാഷണം 
തന്നെയാണ്‌ അദ്ദേഹത്തിന്‍െറ പുതിയ ചല 

ച്ചിതരചനയായ . 'ഒററക്കാലില്‍ തപസ്സുചെയ്യും 
കൊക്ക്‌ '. ജര്‍മ്മന്‍ പ്രൊഡ്യൂസറായ റൂത്ത്‌ 


വാള്‍ഡ്‌ ബെര്‍ഗറും ഒരു സ്വിസ്‌ ചലച്ചി്ര . 


നിര്‍മ്മാണക്കമ്പനിയും സഹകരിച്ചു നിര്‍മ്മിച്ച 


ഈ TT ലോകോത്തര അഭിനേതാ 





ളായ മാര്‍സെലോ മാ 
സ്ട്രോയിയാനിയും ജീന്‍ 
മൊറോയും മുപ്പതു വര്‍ഷ 
.ങ്ങള്‍ക്കുശേഷം സ്രകീനില്‍ 
ഒത്തുചേരുന്നുവെന്ന ശ്രദ്ധിക്ക . . 
പ്പെടേണ്ട ്രത്യേകതയുമുണ്ട്‌ . മുപ്പതു വര്‍ഷ 
ത്തിനുമുമ്പ്‌ നാം അവരെ അവസാനം കാണു 
മ്പോള്‍ മനുഷ്യജുന് മത്തിന്‍െറ സങ്കീര്‍ണ്ണതക 
ളെല്ലാം (പതിഫലിപ്പിച്ച ഒരു രാര്രിക്കുശേഷ 
മുളള പുലർവെട്ടം തുടുത്തുവരുമ്പോള്‍ പൂര്‍ണ്ണ 
മായും മനസ്സിലാക്കപ്പെട്ടവരോ ഒട്ടും മനസ്സി 
ലാക്കപ്പെട്ടിട്ടില്ലെന്നു ആശ്വസിക്കുകയോ ചെ 
യ്യുന്ന ദമ്പതികളായി അവര്‍ പുല്‍പ്പരപ്പില്‍ 
ഇരിക്കുകയായിരുന്നു, 'അന്‍റാണിയോനിയു 
ടെ “ലാ നോട്ടേ യില്‍. 

ആഞ്ജുലോ പലോസിന്‍െറ ചിത്രത്തിലെ 
അഭിനയം എന്ന കടുത്ത പരീക്ഷണം അനു 


ഭവിച്ചശേഷം ജീന്‍ മൊറേ പറഞ്ഞ വാക്കു 


കള്‍ക്ക്‌ ഒരു ഫിലിം ഫെസ്ററിവലിലെ ഉന്നത 


മായ (പശംസാപ്രതത്തിനെക്കാള്‍ . വിലയു 


ണ്ട്‌ “ഞാന്‍ ഒരുപാടു ചിത്രങ്ങളില്‍ അഭി 


നയിച്ചിട്ടുണ്ട്‌ . മനസ്സില്‍ വരിച്ച അഭിനയ 
സന്ദര്‍ഭങ്ങളുടെ തീക്ഷ്ണതമൂലം എന്‍െറ 
മുഖത്ത്‌ ഉഷ്ണക്കുരുക്കള്‍ പടര്‍ന്നത്‌ എന്‍െറ [ 
അഭിനയജീവിതത്തില്‍ . ഇത്‌ ആദ്യമായിട്ടാ 
യിരുന്നു.''. അലകും പിടിയും ഒപ്പിച്ചൊരു 


' കഥാഖ്യാനത്തിലൂടെ സുഗമം മുന്നോട്ടു പോ 


കുകയല്ല ആഞ്ജലോ പഠലോസ്‌ ഈ ചിത്ര 
ത്തില്‍. ചലനസ്വഭാവം ഉപേക്ഷിച്ച മട്ടിലൊരു 


_ചുററിത്തിരിയലുമില്ല. ആദ്യം ആശയം മനസ്സില്‍ 3 


സ്വീകരിച്ചുകൊണ്ടൊരു സ്വയം ശിക്ഷണം 


വിന്നെ സര്‍ഗ്ഗാത്മകമായ രു വികസനം.ഇര Se 


ിക്‌ ഷണവും വികസനവും ഷോട്ടുകളായും 
a ള്‍സകായും സ്രകീനില്‍ വന്നു പതിച്ചു. 


] തുടിക്കുന്നു. സിനിമയുടെ, നിലവിലുളള സി 
നിമയുടെ തിയേറ്ററിക്കല്‍ ശൈലീഭ്രദതാവഴ 


ഈ ചിശ്രത്തിലെന്നു സ്പഷ്ടമാണ്‌. ചിത 
കരണവേളയില്‍ ഉഷ്‌ ണക്കുരുക്കകളായി മുഖ | 
ത്തു പ്രത്യക്ഷപ്പെടുംവിധം നായികയായ ജീന്‍ 
മൊറേ അനുഭവിച്ച ആത്മപീഡനം തിയേറ്റ 
റിലിരിക്കുമ്പോള്‍ പ്രേക്ഷകരിലേക്കു പകര്‍ 
ന്നു വീഴുകയാണ്‌. ചിത്രം കണ്ടൂതീരുമ്പോള്‍ 
ലം വാക്കും ഉരിയാടാന്‍ കഴിയാതെ അടക്കി 
പ്പിടിച്ചു, അര്‍ത്ഥവത്തായ ഒരു നിശ്ശൂബ്ദതയു | 


'കലാകമുദി 19 














മായാവും പ്രേക്‌ ്ഷകന്‍ തിയേറ്റര്‍ വിടുക. 

വ്യക്തവും അവ്യക്തവുമായ രൂപങ്ങള്‍. 
ചലനങ്ങള്‍. .ദിശകളായ ദിശകളില്‍നിന്നെല്ലാം 
വന്നുകൂടുന്ന അഭയാര്‍ത്ഥികളുടെ രൂപങ്ങളാ 
ണത്‌. മൂടല്‍മഞ്ഞ്‌ കനംവച്ച തുങ്ങിനിലക്കുന്ന. 
ഉത്തര്രഗീസിലെ ശിശിരത്തിന്‍െറ ആവരണ 

ങ്ങള്‍ തട്ടിമാററി മാര്‍സെല്ലോ മാസ്‌ട്രോയി 

| യാനിയുടെ രൂപം തെളിഞ്ഞു തെളിഞ്ഞു വരു 

ന്നു. മാസ്‌ട്രോയിയാനിയുടെ കഥാപാ്രതവും 
അഭയാര്‍ത്ഥികളിലൊരാളാണ്‌ . പരസ്പരം 
അറിയുങ്കയും അറിയാന്‍ ശ്രമിക്കുകയും ചെ 

' | യ്യുന്ന അഭയാര്‍ത്ഥികള്‍ക്ക്‌ അയാള്‍ ഒരു അ 
ജ്ഞാതനാണ്‌ . എവിടെനിന്ന്‌ വന്നുവെന്നറി 
യാതെ എവിടേക്കു പോകുന്നുവെന്നറിയാതെ 
മുടല്‍മഞ്ഞുപോലെ ചുററിത്തിരിയുന്ന ഒരു അ 

| ജ്ഞാതമനുഷ്യന്‍. അഭയാര്‍ത്ഥികള്‍ കുമി 
ഞ്ഞുകൂടുന്ന ഉത്തര്രഗീസിലെ ആ ചെറുപട്ടണ 


He ല്‍ എത്തിപേരുന്നു രണ്ടു കരകളെ പരസ്പ 
- രം ബന്ധിപ്പിക്കുന്ന ഒരേയൊരു കണ്ണിയായ 


പാലത്തിന്‍െറ ഇപ്പുറവും അപ്പുറവും നിന്നു 
- അവര്‍ മുഖത്തോടു മുഖം നോക്കുമ്പോള്‍ പുഴ 
ഞ്രിലൂടെ ഒഴുകിപ്പോകുന്ന വെളളം പരിഹാസ 
:ഛൂര്‍വ്വം കുലുങ്ങിച്ചിരിക്കുകയായിരുന്നു. ഇവി 
ടെ ഭാര്യയ്ക്ക്‌ അവരുടെ മുന്‍കാലമെല്ലാം ഒട്ടും 
ഉടവു പററാതെ കൈവശമുണ്ട്‌ . അയാള്‍ക്ക്‌ 
അങ്ങനെയല്ല, മുന്‍കാലമെല്ലാം ഒരു മുഹൂർ 
-ത്തംപോലും ബാക്കിവയ്ക്കാതെ മുഴുവനായി 
എവിടെയോ അലിഞ്ഞു നഷ്‌ ടമായിരിക്കുന്നു. 
മനനത്തിനെ തൊട്ടുണര്‍ത്താതെ ഒട്ടുനേരം അ 
ഷാളെ നോക്കിനിന്നശേഷം ആ സ്ര്തീ പറ 
-ഞ്ഞു- ഇല്ല, ഈ നില്ക്കുന്ന മനുഷ്യന്‍ എ 


- ഭിച്ചുപോകുന്നു. .അരപത്യക്ഷനാകുന്നതിനു 


. സഞ്ചരിക്കുക. അപ്പോഴാണ്‌ നാം സ്വത്രന്തരാ 


ന്‍െറ ഭര്‍ത്താവല്ല, ഒരു അപരിചിതയെ കാ 


ണുംപോലെതന്നെ നീണ്ട നിമിഷം തന്നെ നോ 
. ep TD മനുഷ്യന്‍ ഒരിക്കല്‍ താന്‍ oes 





കുടിയേററത്തിന്‍െറ ഉളളറസത്യങ്ങള്‍ മനസ്സി | 


'|.ലാക്കാനായിരുന്നു. അഭയാര്‍ത്ഥിക്കൂട്ടത്തില്‍ 
വച്ച ആ 'അജ്ഞാതമനുഷ നെ. കണ്ടുമുട്ടു 
മ്പോള്‍ തന്‍െറ ജീവിതത്തിലെ ഏററവും വലി 


യസ്‌ക്കൂപ്പ്‌ കിട്ടിയ ആവേശമായിരുന്നു ടി.വി ജേര്‍. 


ണലിസ്ററിന്‌ . അയാള്‍ സ്വന്തം മനസ്സിനോടു | - 


oe | “സംശയനിവാരണം നടത്തി സ്വയം മന്തിച്ച- 
| ഇത്‌ അയാള്‍തന്നെ. വര്‍ഷങ്ങള്‍ക്കുമുമ്പ്‌ ഒരു 


നേര്‍ത്ത തെളിവുപോലും അവശേഷിപ്പിക്കാ | 
വ തെ ഒരു മാ്ത്രികവിസ്മയംപോലെ എവിടെ | 


| യോ മറഞ്ഞ ആ രാഷ്ര്രീയ നേതാവ്‌. മറ 
| യുന്നതിനുമുമ്പ്‌ പാര്‍ലമെന്‍റ്‌ ഹനസിലെ (പ 


' | സംഗപീഠത്തില്‍ നിന്നുകൊണ്ട്‌ ഒരു ആത്മ 


പകാശനംപോലെ അയാള്‍ പറഞ്ഞ വാക്കു. 


| കള്‍ ഒരു കവിതയുടെ തുണ്ടുപോലെ ടി.വി | 


ജേര്‍ണലിസ്ററിന്‍െറ ഓര്‍മ്മയുടെ നിധിപ്പുര 


യില്‍ കിടപ്പുണ്ട്‌. “എല്ലാം കെട്ടടങ്ങി ശാന്തമാ _ 


| കുന്ന ഒരു ദിനമുണ്ടാവും. അത്തു ea 
| മഴയുടെ സംഗീതം കേള്‍ക്കാന്‍ കഴിയും. 

യാള്‍ ഓാര്‍മ്മിപ്പിച്ചതാവണം; മഴയുടെ ശമോ 

ആസ്വദിക്കാനുള്ള നമ്മുടെ സിദ്ധി കൈമോശം 


വന്നുവെന്ന്‌, പ്രകൃതിചി്രങ്ങളുടെ ഭാവഭേദ . 


ങ്ങളുടെ അര്‍ത്ഥം (ഗഹിക്കാന്‍ നാം മറന്നു 
വെന്ന്‌. സ്ഥിതിഭശമായ ഒരു ലോകത്തെക്കു 
റിച്ചുളള/ സ്ഫടികഇജാലങ്ങളില്‍ അയാശക്ക 
താല്പര്യം നശിച്ചിട്ടുണ്ടാവണം. അയാള്‍ മറ 
ഞ്ഞത്‌ അയാളിലേക്കുതന്നെയെന്നതാണ്‌ വാ 
സ്തവം... അല്ലെങ്കിൽ അയാള്‍ അയാളിലേക്കു 
എടുത്തെറിയപ്പെട്ടതാവാം. അങ്ങനെ മറയുന്ന 
ഒര: 

വേഷത്ത്‌ 
മറയാന്‍ എളുപ്പമാണല്ലോ. 


_ അയാളുടെ പുനരവതാരത്തിന്‍െറ ദശയില്‍ 
ജനങ്ങള്‍ പലായനത്തിലാണ്‌ . ചിലര്‍ മററുള്ള 


വരില്‍നിന്ന്‌ ഒളിച്ചോടുന്നു, മററു ചിലരാകട്ടെ, 
അന്യരില്‍നിന്നല്ല അവരില്‍നിന്നുതന്നെയാണ്‌ 


ഒളിച്ചോടുന്നത്‌. ഉത്തര്രഗീസിലെ . അഭയാര്‍ 


ത്ഥിപ്പട്ടണത്തില്‍ കറങ്ങിനടക്കുന്ന അള്്ഞാത 


മനുഷ്യന്‍ ഒരു വിസ്മയംപോലെ എവിടെയോ 
മറഞ്ഞ തന്‍െറ ഭര്‍ത്താവായ രാഷ്ര്ടീയ നേ 


'താവാണോയെന്ന്‌ അറിഞ്ഞ്‌ ഉറപ്പു വരുത്താന്‍ 
രാഷ്‌ടീയ നതാലി ന ഭാര്യയായിരുന്ന 


മ 20 


സ്വന്തം ഇംഗിതത്തിനൊത്ത്‌ ഏതു, 
0 ഏതു. രൂപത്തിലേക്കും മാറി. 














“ഒറ്റക്കാലില്‍ തപസ്സ്‌ 
വധുവെത്തുന്നു.. 


കഴിച്ച മനുഷ്യനല്ല, ഒരു ചെപ്പിടിലദ്യപോലെ 
വിജയത്തെ കൈയിലൊതുക്കി നടന്ന രാഷ്രടീ 
യ നേതാവല്ല. അധികാരത്തിന്‍െറ പീഠത്തിലി 
_ രുന്നുകൊണ്ട്‌ എന്തും ആജ്ഞാപിക്കാനുള്ള 
തന്‍േറടം കാണിച്ച ദേശാധിപതിയുമല്ല. ഇയാള്‍ 
അയാളല്ലതന്നെ. അല്ലെങ്കില്‍ ഇനി ഒരിക്കലും 


. ചെയ്യും 





അയാളായിത്തീരാന്‍ കഴിയാത്ത അജ്ഞാത. : 


നായ ഒരുവന്‍. “ഒററക്കാലില്‍' തപസ്സുചെയ്യും 


-കൊക്കി'ന്‍െറ അന്ത്യത്തില്‍ ഭൂതകാലത്തെ 


കാണാമറയത്ത്‌ നിക്ഷേപിച്ച അജ്ഞാതന്‍ 


ടെ 'ചെയ്തികളെക്കുറിച്ചു പക്ഷേ അവര്‍ 
ക്കൊന്നും പ്രത്യകിച്ച്‌ പറയാനില്ല. അയാളു 
ടെ സ്വയം (പവാസം മഴയുടെ സംഗീതം കേള്‍ 


' അവസ്ഥാവിശേഷമാകാം. ചടുലവും പച 
ണ്ഡവുമായ ഈ ചലച്ചിത ; കവിത മനുഷ്യ 


വീണ്ടും അപ്രത ൃക്‌ഷനാകുന്നു. പക്ഷേ, പല 
രും പറയുന്നുണ്ട്‌ വീണ്ടും അയാളെ എവിടെ 
യോയൊക്കെവച്ചു കണ്ടുമുട്ടിയെന്ന്‌ . അയാളു . 


' ക്കാന്‍വേണ്ടി അയാള്‍ സൃഷ്ടിക്കുന്ന ഒരു 


ലലിതതിനുണ്ടെന്നു പറയപ്പെടുന്ന കനത്ത , 


ലി 
ഭിത്തികളെ മാതമല്ല, സര്‍വ്വക്‌ഷേമമെന്ന നട റ 


പ്പിലാക്കാന്‍ കഴിയാത്ത സങ്കല്പത്തെയും ഭേ 


മുമ്പ്‌ രാഷ്‌ടീയ നേതാവ്‌ രചിച്ച പു” 
സ്തകത്തില്‍ ഒരിടത്ത്‌ ഇങ്ങനെ ചോദിക്കു. 
ന്നുണ്ട്‌ --- ഒരു നവ കൂട്ടുസ്വപ്നത്തെ ഉണര്‍, 
ത്തിയെടുക്കാന്‍ ഏതു സൂരതവാക ത്തിനായി 
രിക്കും നമ്മളെ സഹായിക്കാന്‍ കഴിയുക? 
ജീവിതം ഒരു പാതയാണ്‌ . നാം അതിലെ 
യാത്രക്കാരും. ശരിയായ ദിക്കു മനസ്സിലാക്കി 
സഞ്ചരിക്കുമ്പോഴാണ്‌ ഇന മോദ്ദേശ്യം സാ ; 
ധിക്കുക. ചലനരഹിതമായ അവസ്ഥ ജീവിത, 
ത്തിന്‌ നിഷിദ്ധമാണ്‌. ഒരിടത്തും തങ്ങരുത്‌, 


കുന്നത്‌; അന്തിമമായ സ്വാത്രന്ത്യംതന്നെയാ 
ണത്‌. 'ഒററക്കാലില്‍ തപസ്സ്‌ ചെയ്യുന്ന കൊ 
ക്കില്‍ തന്‍െറ പരിചിന്തനമായ ചലച്ചിശ്ര 





. കൊക്കി ലെ ൦ വിവാഹത്തിന്‌ ക 





ശൈലിക്ക്‌ ആഞ്ളുലോപനലോസ്‌ ഒരു നിറ 
'സാധിച്ചെടുക്കുന്നു. അതുകൊണ്ടു കാഴ്ച 
ക്കാര്‍ക്ക്‌ ചലച്ചിത്രകാരന്‍െറ ചിന്താധാരയോ 
ടൊപ്പം സഞ്ചരിക്കാനും ഗ്രമേയത്തിന്‍െറ ചാ 
ലികശക്തിയില്‍ പ്രകമ്പനം കൊള്ളാനും കഴി 
“ യുന്നു. നമ്മുടെ സഞ്ചാരപഥത്തില്‍ നമ്മെ തട 
യുന്ന അതിര്‍കല്ലുകള്‍ കാലം 'കുഴിച്ചിടുന 
. അസംബന്ധങ്ങളാണ്‌. ഈ ചിത്രത്തില്‍ രണ്ടു 
രാജ്യങ്ങളെ വേര്‍തിരിക്കുന്ന പാലത്തിനു ൬ ടു 
വില്‍ കുറുകെ വരച്ചിരിക്കുന്ന വര 
' നുവര്‍ത്തിയായ 'അസംബന്ധംതന്നെയാണ്‌' 
ആ വരയ്ക്കപ്പുറത്തേക്ക്‌. ഒരാള്‍ ഒരു ചുറ 
വയ്ക്കുന്നുവെന്നു കരുതു, രണ്ടു വിധികള 
ഏതെങ്കിലുമൊന്ന്‌ അയാളെ എതിരേല4 
നുണ്ടാവും. തന്‍െറ ദേശം വെടിഞ്ഞു മം 
-വിടെയോ(്പവേശിക്കുന്നുവെന്നത്‌ et വിധ്‌ 
' അതിര്‍ത്തിരക്‌ ഷാഭടന മാരുടെ വെടി6 ൂ 
മരിച്ചുവീഴുകയെന്നത്‌ മറെറാരു വിധി. ഗ്രേ 
ണ്ടിയര്‍ ഓഫീസര്‍ പറയുന്നതുപോലെ ഒ 
ക്കാലില്‍ തപസ്സു ചെയ്യുന്ന കൊക്കിനെപ്പോം 





































































നലക്കുക, അതൊരു നിയോഗമാണ്‌. ആശയ 


[ങ്ങളുടെ വടക്കുനോക്കിയ്രന്തങ്ങള്‍ നഷ്ടപ്പെ 


ടുമ്പോള്‍ എവിടേക്ക്‌ എന്നറിയാതെ പോകുക 
യേ നിവൃത്തിയുള്ളു. അഭയാര്‍ത്ഥികളുടെ ഈ 
എവിടേക്കോ പോകലിന്‌ മിസ്ററിക്കായ ഒരു 
അര്‍ത്ഥതലമുണ്ട്‌ . ആശയങ്ങളുടെ ലക്ക്‌ തെ 
ററുമ്പോഴും അവരുടെ ഇന്‍ ശ്രിയങ്ങളുടെ ഉദ യാ 
നങ്ങളിലേക്ക്‌ പുതിയൊരു പൂക്കാലം വരുമെ 


ന്നൊരു മോഹം ഉദിക്കുന്നുണ്ടാവാം. അവര്‍ 


പലായനം ചെയ്യുന്നത്‌ കമ്മ്യൂണിസത്തിന്‍െറ 
ചുടലപ്പറമ്പില്‍നിന്നാവാം. അല്ലെങ്കില്‍ ഏതോ 
കുലപതിയുടെ പീഡനമുറിയായി മാറിയ ദേശ 
"ത്തുനിന്നാവാം. ഒരാളെ അയാളുടെ ഗപിയത്തി 
നൊത്തു ജീവിക്കാന്‍ പററിയ ഒരിടത്ത്‌ സമാ 
ധാനത്തോടെ കഴിയാന്‍ അനുവദിക്കുക എന്ന 
താണ്‌ ഏററവും വലിയ മനുഷ്യസ്വപ്നമെന്ന്‌ 
ചലച്ചിഗ്തകാരന്‍ സമര്‍ത് ഥിക്കുമ്പോള്‍ നമ്മള്‍ 





ജീന്‍ മൊറേയും മാഴ്‌സലോ മാസ്ര്രിയിയോനിയും_ ഒറ്റക്കാലില്‍ 


തപസ്സ്‌ ചെയ്യും കൊക്ക്‌ “ല്‍ 


ക്ക്‌ വിയോജനക്കുറിപ്പ്‌ ഉണ്ടെങ്കില്‍ത്തന്നെ അ 
1] തു കാലം നമ്മളില്‍നിന്ന്‌ അപഹരിച്ചിട്ടുണ്ടാ 


വും. . ഈ ചിശ്രത്തിലെ അതിര്‌ ഭരിക്കാന്‍ 
നിയോഗിതനായ ഫ്രോണ്ടിയര്‍ ഓഫീസര്‍ ഏ 
കാകിയാണ്‌ . ഈ ഏകാകിയും ഒരു പലായ 
നത്തിലാണ്‌ . അയാളുടെ ഭാര്യ ഏതന്‍സ്‌ നഗ 


രത്തിലാണ്‌ . മകള്‍ ലണ്ടനിലെ ഒരു സ്ക്കൂളില്‍: 


പഠിക്കുന്നു. അയാളോ തന്‍െറ ദേശത്തെ മറെറാ 
രുദേശത്തില്‍നിന്ന്‌ അതിരിട്ടു. മാററുന്ന ഭൂമിയി, 
ലെ കാവല്‍ക്കാരന്‍. ചലനശക്തി അപഹരി 
ക്കപ്പെട്ട ഒരു അഭയാര്‍ത്ഥി എന്ന വിശേഷണ 


| മാകും അയാള്‍ക്കു കൂടുതല്‍ യോജിക്കുക. 


. ഉത്തര്രഗീസിലെ അതിര്‍ത്തിപ്പട്ടണത്തില്‍ വ 
ന്നുകൂടിയ . അഭയാര്‍ത്ഥികള്‍ക്ക്‌ തങ്ങളുടെ 
കൂട്ടത്തിലെ അജ്‌ ഞാതമനുഷ്യനില്‍ ഒരു അഭ 


, യാര്‍ത്ഥി മാ്രതമല്ല ഒരു ഭര്‍ത്താവും പിതാവും 


രാജ്യതല്‍പരനും മിശ്രവും ഭിക്ഷാടകനുമൊ 
ക്കെ സ്വരുപിച്ചിട്ടുണ്ടെന്ന സതൃമറിയാം. അ. 
തിലേതാണ്‌ അയാളില്‍ കൂടുതലായി കുടി 


കൊളളുന്നതെന്ന വാസ്തവം” അവര്‍ക്കു ഗ്ര 





ഹിക്കാന്‍ കഴിയുന്നില്ല. തങ്ങളെപ്പോലെ സു 


സ്വരത അയാളും മോഹിക്കുന്നുണ്ടാവും. നര 
വംശത്തിന്‍െറ ബാഹ്യവും ആന്തരികവുമായ 


ചോദനകള്‍ ഒരേയൊരു ബിന്ദുവില്‍ സംയോ 


ജിക്കപ്പെടുമ്പോഴേ സുസ്വരത ഒരു യാഥാര്‍ 
ത്ഥ്യമാകുകയുളളുവെന്നു നാം മനസ്സിലാക്കു 


ന്നു. ഇന്നത്തെ അവസ്ഥയില്‍ ഒരു സ്വരഭേദം 


മതിയാകും എല്ലാം തകര്‍ത്തെറിയാന്‍. 
ആഞ്ളുലോ പനലോസിന്‍െറ ഈ ചലച്ചി 
ശ്ര കവിത മനുഷ്യജീവിതത്തില്‍ വേലികള്‍ 
ഉയര്‍ത്തുന്ന സത്യങ്ങളെ അപ്രഗഥിക്കുന്ന 
തോടൊപ്പം ഒരു നൂററാണ്ട്‌ അന്ത്യമൊഴി ചൊ 


എന്ന ഈ കാലയളവിലെ ലോകത്തിന്‍െറ 
ഘടനയെക്കുറിച്ച്‌ വേപഥുകൊളളുകയും ചെ 


യ്യുന്നു. ഒരു നൂററാണ്ടു മാതമല്ലല്ലോ ഒരു സഹ 
(സാബ്ദവും അന്ത്യമൊഴി ചൊല്ലുന്നുണ്ട്‌. വ 


ഴുതിമാറുന്ന ഒരു ഉട്ടോപ്യയുടെ പാതാളക്കുഴി 


യിലേക്കു വീഴുന്നതിനു വല്‍ വക്കി 


ലെത്തി നില്ക്കുന്ന അവസ്ഥയും സൃഷ്ടിക്ക 


പെട്ടിരിക്കുന്നു. ഇപ്പോള്‍ നമുക്കു ചെയ്യാന്‍ 
ഒന്നേയുളളുവെന്ന്‌ ചലച്ചിതകാരന്‍ ഓര്‍മ്മി 
പ്പിക്കുന്നു. ഒരു കൂട്ടുസ്വപ്നത്തിനുളള മറെറാരു. 
സൃരതവാക്യം കണ്ടെത്തുക. 

ചിത്രത്തിലെ ദേശാധിപതിയായിരുന്ന രാ, 
ഷ്രരീയ നേതാവ്‌ തന്‍െറ സ്വയാപ്രവാസം 
തിരഞ്ഞെടുക്കുന്നതിനു മുമ്പെഴുതിയ പുസ്ത 
കത്തിന്‍െറ പേര്‌ ഒരു നൂററാണ്ടിന്‍െറ അന്ത്യ 
ത്തിലെ ദീനത എന്നാണ്‌ . 1982-ല്‍ ഒരു ബെല്‍ 
ജിയം ഫിലിം ജേര്‍ണലിസ്ററിന്‍െറ ചോദ്യ 
ത്തിനു മറുപടിയായി ആഞ്ജുലോ പനലോസ്‌ 
തന്‍െറ സിനിമയെക്കുറിച്ചു നല്കിയ വിശദീക 


- അന്ത്യത്തിലെ ദീനത യില്‍ ഉള്‍ക്കൊളളിച്ചിട്ു 


മുണ്ട്‌. “ഞാന്‍ താങ്കള്‍ക്ക്‌ ആരോഗ്യവും ആമോ 


 ദവും നേരുന്നു, പക്ഷേ, എനിക്ക്‌ നിങ്ങളുടെ 
യാ്തയില്‍ പങ്കാളിയാകാന്‍ കഴിയില്ല: ഞാന്‍ 
ഒരു സന്ദര്‍ശകന്‍ മാതം. ഞാന്‍ തൊടുന്ന. 





- കളുടെയും വിടചൊല്ലലുകളുടെയും സമ്മര്‍ദ്ദം | 


| മ്മം മാദ്രം മതിയാകും ആഞ്ജുലോ പൌലോ 


. യുടെ ഒരു കരയില്‍ എത്തുന്നു. മറുകരയില്‍ 


, ഴിയില്ല എന്ന ചൊല്ലലോടെ പുരോഹിതന്‍, 


[0 


 നില്ക്കുകയായിരുന്നു. മനുഷ്യന്‍ (പകൃതിയു | 


. ശബ്ദങ്ങള്‍ക്കും മീതെയായി സജീവമാകുന്നു. 


“ചടങ്ങുകളുടെ അന്ത്യത്തില്‍ ഒരു പത്യാശയ്ക്ക്‌ 
ഇടമുണ്ടാകുന്നു. ഈ നദി ഭൂമിയോളം ആഴ | 
 ത്തിലുളളതല്ല. ഇരുകരകളിലൂമുളളവര്‍ക്ക്‌ ഒരു |-. 
മിച്ചു മേളിച്ചു രസിക്കാന്‍ കഴിയുന്ന നിമിഷ 
ങ്ങള്‍ ഒരിക്കലുണ്ടാവും.. കാലം ഏല്പിച്ചത്‌ | 


ത യ കല്പന | 


തെന്തോ അതെല്ലാം എനിക്കു ദുരിതങ്ങള്‍ മാ്ര 
മേ നല്‍കുന്നുള്ളൂ. അന്ത്യഹട്ടത്തില്‍ അതെല്ലാം | 
എനിക്കുളളതാവണമെന്നില്ല. “ഇത്‌ എന്റ 
താണ്‌” എന്നു പറയാന്‍ എപ്പോഴും ഒരാള്‍ 
തീര്‍ച്ചയായും ഉണ്ടാകണം. എന്‍േറതായി എ 
നിക്കൊന്നുംതന്നെ ഇല്ലെന്ന്‌ ഒരിക്കല്‍. ഞാന്‍ | 
അഭിമാനത്തോടെ പറയുമായിരുന്നു. ഇല്ലായ്മ 
എന്നതിനു ഇല്ലായ്മ എന്നേ അര്‍ത്ഥമുള്ളു. 
സ്വന്തമായി ഒരു പേരുപോലും ഇല്ലാത്തവന്‍! 
ആരോ അവന്‍ ഇന്നും അന്നും ഒരു പേര്‍ 
ററിയ ഒരിടം എനിക്കു നിങ്ങള്‍ക്ക്‌ നല്കാന്‍ | 
കഴിയും. ഈ കടല്‍ത്തീരത്തുവച്ച്‌ എന്നെ മറ 
ക്കു ചങ്ങാതി. ഞാന്‍ താങ്കള്‍ക്ക്‌ ആരോഗ്യവും 
ഉല്ലാസവും നേരുന്നു. 

ഒരു അതിര്‌ കടക്കുക എന്നതിനു (പ്രതിഫലം 
ജീവിതമല്ല, മരണമാണെന്നിരിക്കെ ഒന്നിനും 
മാററം സംഭവിക്കാന്‍ പോകുന്നില്ല. അതിരുകള്‍ 
നല്‍കുന്ന ഇന്്രിയാനുഭൂതി കടുത്ത വേദനയ | 
ല്ലാതെ മറെറാന്നുമല്ല, കുടിയേററങ്ങളുടെ ആ 
ത്മവിലാപം .ഇരതയും അഗാധതലസ്പര്‍ശി 
യാക്കാന്‍ മറേറതെങ്കിലും-ചലച്ചിരതകാരന്‍ ക 


ഴിഞ്ഞിട്ടുണ്ടെന്നു തോന്നുന്നില്ല. കണ്ടുമുട്ടലു 







































വഹിക്കുന്ന ഇമേജുകള്‍ മാസങ്ങളും വര്‍ഷ 
ങ്ങളും കഴിഞ്ഞാലും കാഴ്ചക്കാരനില്‍നിന്ന്‌ പറി 
ചെടുക്കാനാവില്ല. ദേശങ്ങളെ വിഭജിച്ചൊഴു. 
കുന്ന നദീതീരത്ത്‌ നടക്കുന്ന ആ വിവാഹകര്‍ 


- വധു അവളുടെ ന നദി. 


വരനും അയാളുടെ ബന്ധുക്കളും. ദൈവം | 
കൂട്ടിച്ചേര്‍ത്തതിനെ. മനുഷ്യനു പിരിക്കാന്‍ ക 


അവര്‍ വിവാഹിതരായി എന്നു ര്രഖ ്യാപിക്കു ! 
“മ്പോള്‍ വരനും വധുവും പരസ്പരം ഒന്നു 
സ്പര്‍ശിക്കാന്‍ കഴിയാതെ ഇരുകരകളിലായി 


ടെ ഒരു ഭാഗം പണിയുന്നുവെന്ന ചിരപുരാതന 


ഭീഷണിയായി തുങ്ങിനില്ക്കുകയാണ്‌. അത്‌ 
'എപ്പോള്‍ എവിടെവച്ഛു വേണമെങ്കിലും സംഭ 
വിക്കാം. വിവാഹച്ചടങ്ങുകളുടെ നിമിഷങ്ങളില്‍ 
പുഴവെള്ളം ഒഴുകുന്നതിന്‍െറ ശബ്ദം മറെറല്ലാ 


നമ്മുടെ ഹൃദയത്തെ ഒരു ദയയുമില്ലാതെ 
കുത്തിമുറിച്ചുകൊണ്ടു കാലം അതിന്‍െറ പാട്ടി 
ന്‌ ഒഴുകിപ്പോകുകയാണ്‌ . എങ്കിലും വിവാഹ | 


നിത്യ മുറിവായി ചീഞ്ഞഴുകാതെ ee 
തന്നെ ചെയ്യും. 
- തന്‍െറ മുന്‍ചിശ്രങ്ങളിലെന്നപോലെ ഈ 








കലകരുമുദി 21 


കള്‍ അനുസരിച്ചിട്ടെന്നോണമാണ്‌ ആഞ്ജു 
ലോ പൌലോസ്‌ ദൃശ്യങ്ങളെ പരുവപ്പെടുത്തി 
യെടുക്കുന്നത്‌. അതാകട്ടെ, ആലങ്കാരികമായ്‌ 


ഒരു തലത്തില്‍വച്ചഛും. തനിക്ക്‌ ഷൂട്ട്‌ ചെയ്യേണ്ട 


'ഭൃപകൃതിയെ തനിക്കുളള രപചോദനമാകാന്‍ 


ആഞ്ജലോ പൌലോസ്‌ നിരുപാധികം അനു . 


വദിക്കുകയും ചെയ്യുന്നുണ്ട്‌ . ഒററക്കാലില്‍ തപ 
സ്തു ചെയ്യുന്ന കൊക്കി'ന്‍െറ ലൊക്കേഷന്‍ 
നിര്‍ണ്ണയിക്കാന്‍ ആഞ്ളുലോ പൌലോസ്‌ ഉ 
ത്തരദിക്കിലേക്കു നടത്തിയ യാരതാവേളയില്‍ 
മനസ്സില്‍ ഇമേജുകള്‍ വന്നു കൂടുവയ്ക്കു 
4 കയായിരുന്നുവത്രേ. ബള്‍ഗേറിയയും തുര്‍ക്കി 
യും ഗ്രീസും ഒരുമിച്ചു ചേരുന്ന ഒരു ദിക്കായി 
രുന്നു അത്‌. ശിശിരശൈത്ൃത്തിന്‍െറ ഏകാ 
 ന്തതയില്‍ തണുത്തു വിറച്ചുനിന്നിരുന്ന അതിര്‍ 


THE OTHER OPTION | 


if you can no .longer buy those 
precious books & journals, there 
are two options available to you. 
- [ 1. Stop reading altogether (which 
may be intellectually disastrous). 


2. Join HOOR. 


Floor Lending 


LibRARy 


Floor, Press Club Road, Ernakulam. 
fl Floor, Smiles Land Bidg., 
Behind SBT, Thiruvananthapuram. 
Blue Cross Chambers, Behind Kaipatharu, 
infantry Road Cross, Bangalore-1. 





APR 


ട്ട്‌ കുടുംബജീവിത 

ത്തില്‍ നിരാശയില്‍ 
കഴിയുന്നവര്‍, പല 
ചികിത്സകളും ചെ 

യ്ത്‌ ഗുണം കിട്ടാത്തവര്‍ തുടങ്ങി അനേക 
രോഗികളെ ചികിത്സിച്ച്‌ സുഖപ്പെടുത്തി 
| ഗുണ്രപദമായ്‌ കുടുംബജീവിതം .പദാനം 


ചെയ്യുന്നു. ഇന്ത്യയിലെ പ്രസിദ്ധിയാര്‍ളിച്ച | 


ഡോ.ഐ.ജെ. റാണയെ സമീപിച്ച്‌ നിങ്ങ 
ളുടെ കുടുംബജീവിതം സുഖകരമാക്കുക. 


റോയി മെഡിക്കല്‍ ഹാഠം 


“നോര്‍ത്ത്‌ ഓവര്‍[്രിഡ്‌ ജിനു. സമിപം : 


എറണാകുളം, കൊച്ചി-18 


(വിദേശത്തുളളവര്‍ക്ക്‌ കത്തുമുഖേനയും, 


ചികിത്‌ സിക്കുന്നതാണ്‌ ) 


കലാകൌമുദി 22 


ത്തി കാവല്‍ക്കാരന്‍ ആഞ്ജുലോ പൌലോസ്‌ 


ഒരു വിശിഷ്‌ ടാതിഥിയായിത്തീരുക സ്വാഭാ 
വികം. തന്നെ പൊതിഞ്ഞുനില്ക്കുന്ന ഏകാ 


ത്തതയില്‍ മാന്യനും വിവരമുളളവനുമായ ഒരാ . 


ഉളത്തിയപ്പോള്‍ അയാള്‍ ആഹ്‌ ളാദഭരിത 
നായി. അയാള്‍ക്കു വല്ലപ്പോഴും കിട്ടുന്ന അതി 
ഥി നിസംഗതയുടെ മുഖാവരണമിട്ട, തോക്കേ 
ന്തിയ രക്ഷാഭടനായിരിക്കുമല്ലോ. അതിര്‍ത്തി 
കാവല്‍ക്കാരനെയും കൂട്ടി ആഞ്ജുലോ പലോ 
സ്‌ ആപാലത്തിനു മുകളിലെത്തി. പാലത്തിനു 
ചുവട്ടില്‍ നൂററാണ്ടുകളായി രണ്ടു ദേശങ്ങളെ 
പകുത്ത്‌ ഒഴുകി തന്‍െറ കര്‍മ്മാനുഷ്ഠാനം. 
നടത്തുന്ന 'എവ്റോസ്‌ നദി”. 
മദ്ധ്യത്തിലായി കുറുകെ മൂന്നു വരകള്‍. നീല 
നിറത്തിലുളള വര (ഗീസിന്‍േറതാണ്‌. ചുവപ്പു 
നിറം തുര്‍ക്കിയുടേതും. രണ്ടിനുംനടുവിലായി 


ഒരു വെളളവരയുണ്ട്‌ . അത്‌ ആരുടേതുമല്ലാത്ത 


ഒരിടത്തെ ധ്വനിപ്പിക്കുന്നതാണ്‌. ഒരുപക്ഷേ, 
അതാവാം മനുഷ്യമനസ്സിന്‍െറ മേഖല. ഗ്രീക്കു 
കാരനായ അതിര്‍ത്തി കാവല്‍ക്കാരന്‍ ആഞ്ജു 


ലോ പനലോസിനെ ഒരു സത്യം (ഗഹിപ്പിക്കാ 


നെന്നോണം നീലവരയില്‍ ഒരു കാലൂന്നി ചുവ 


പ്ലുവരയുടെ മുകളില്‍ മറേറക്കാല്‍ ഉയര്‍ത്തിപ്പി . 


ടിച്ചു നിന്നു. വെളളവരയ്ക്കപ്പുറമുളള ആ ചൂവ 


ഫ്ലുവര കഴിഞ്ഞു അയാള്‍ക്ക്‌ കാലൂന്നാന്‍ കഴി 
യില്ല. അഥവാ കാലൂന്നിയാല്‍ അപരിചിതമായ ; 
മറെറവിടെയോ അയാള്‍ എത്തപ്പെടും. അല്ലെ 


ങ്കില്‍ അപ്പുറത്ത്‌ ്‌ മലയിടുക്കില്‍ കാവല്‍ നില്ക്കു 


ന്ന രക്ഷാഭടന് മാര്‍ ഉതിര്‍ക്കുന്ന വെടിയുണ്ട: 


കള്‍ മാറില്‍ തുളച്ചുകയറും. കൊക്കിനെപ്പോലെ 
ഒററക്കാലില്‍ നില്ക്കുക. അതാണ്‌ അയാളുടെ ee 


വിധി, ഇന്ന്‌ നരവംശത്തിന്‍െറ വിധി. 


“എവ്റോസ്‌ ' നദിയിലെ പാലത്തിനു Te 


ളില്‍ ഒററക്കാലില്‍ തപസ്സുചെയ്യും കൊക്കി 


- നെപ്പോലെ നില്ക്കുന്ന അതിര്‍ത്തി കാവല്‍ . 


ക്കാരനില്‍നിന്ന്‌ ആഞ്ജലോ പൌലോസ്‌ ത 
ന്‍െറ ചിര്രത്തിന്‍െറ ടൈററില്‍ സ്വീകരിക്കു 


മ്പോള്‍ യൂറോപ്പില്‍ ഒരു അര്‍ദ്ധ നൂററാണ്ടായി 
ദേശങ്ങള്‍ക്കിടയില്‍ ഉയര്‍ന്നുനിന്നിരുന്ന അ 


തിര്‍ത്തിഭിത്തികളും മുള്‍വേലികളും പിഴു 


' തെറിയപ്പെടുകയായിരുന്നു. പക്ഷേ, അതൊരു 


പാരഡോക്‌്സായി സ്വീകരിക്കാന്‍ ആഞ്ജുലോ 
പൌലോസ്‌ വിസമ്മതിച്ചു. 1989-ലെ ശരത്ക്കാ 


ലത്തില്‍ ഏതന്‍സില്‍വച്ച്‌ അതിരുകള്‍ എന്ന 


അസംബന ധത്തെക്കുറിച്ചു സംസാരിക്കുന്ന 
തിനിടയ്ക്ക്‌ ബെര്‍ലിന്‍ മതിലിന്‍െറ പതനം 
തുടങ്ങിയതറിഞ്ഞു സന്തോഷിച്ച ആഞ്ളുലോ 
പൌലോസ്‌ ഒരുകാര്യം ഓര്‍മ്മിപ്പിച്ചു. അതിരു 
കള്‍: ഭേദിക്കപ്പെടുന്നതിലുളള ഈ ഉന്മാദം 
അധികകാലം നീണ്ടുനില്ക്കാന്‍ പോകുന്നില്ല. 
ആദരണീയമായ ഉള്‍ക്കാഴ്ചയോടെ അദ്ദേഹം 
യ്യ “ഇപ്പോള്‍ . തകര്‍ക്കപ്പെടുന്നതി 

ാള്‍ കനത്ത മതിലുകള്‍ രാജ്യത്തിന്‍െറ 


അതിരുകളില്‍ ഇനിയും ഉയര്‍ന്നുവരികതന്നെ 


ചെയ്ും.' ആഞ്ജുലോ പൌലോസിന്‍െറ ചിത 
ത്തിലെ ഒരു സീനില്‍ ഗ്രാമത്തില്‍ തൂങ്ങിമരിച്ചു 
നില്ക്കുന്ന ഒരാളെ ഓരമ്മിപ്പിച്ചുകൊണ്ടു ഥോ 
ണ്ടിയര്‍ ഓഫീസര്‍ ഇങ്ങനെ പറയുന്നുണ്ട്‌ 


'“സ്വത്ര്തരാകാന്‍വേണ്ടി അവര്‍. അതിര്‍ത്തി 
1 കടക്കുന്നു. പിന്നീട്‌ അവര്‍ അവരുടേതായ ' 


പാലത്തിനു 


വളരെ ഇടുങ്ങിയ അതിരുകള്‍ക്കുള്ളില്‍ അക 


പ്പെടുന്നു. 
അതിര്‍ത്തികള്‍ നീക്കം ചെയ്യപ്പെട്ടതു 

കൊണ്ടോ അതിരുകളില്‍ മുളയ്ക്കുന്ന തര്‍ക്ക 

ങ്ങള്‍ പരിഹരിക്കപ്പെട്ടതുകൊണ്ടോ സമാധാ 


“ നം നിര്‍ബാധം വളര്‍ന്നു വലുതാകണമെന്നില്ല. 


തച്ചുടയ്ക്കപ്പെടേണ്ടത്‌ അവനവന്‍െറ മനസ്സി 


 നുള്ളിലെ മതിലുകളെയാണ്‌ . മനസ്സിനുള്ളിലെ 


മതില്‍ക്കെട്ടിനകത്താണ്‌ വംശീയതയും അവ 
നവന്‍നീതിയും സ്വജനസ്‌ നേഹവും തഴച്ചു വ 
രുന്നത്‌. ആഞ്ളുലോ പൌഈലോസിന്‍െറ ആശ 


. കയ്ക്ക്‌; തത്സമയ ഫലംതന്നെ ലഭിച്ചിരിക്കു 
ന്നു. സ്വാതന്ത്ര, ൃത്തിനുവേണ്ടിയുളള അമിതോ। 


ന്മാദം കൂടുതല്‍ കൂടുതല്‍ ഇടുങ്ങുന്ന മതില്‍ 
വളപ്പുകളായി മാറുന്നു. അതുകൊണ്ടാണല്ലോ 


സോവിയററ്‌ യൂണിയന്‍ പല കഷണങ്ങളായി | 


പൊട്ടിച്ചിതറിയത്‌ . യൂഗോസ്‌ളാവിയയില്‍ ആ 


൫ ൃന്തരകലഹത്തിന്‍െറ അഗ്നി പടരുന്നു. ദക്ഷി 


ണാരഫിക്കയില്‍ വെളുത്ത തൊലിയില്‍ അഹ 


 കകരിക്കുന്നവര്‍ മാരകങ്ങളായ ആയുധങ്ങള്‍ ശേ. 
- ഖരിക്കുന്നു. സ്വിററ്‌ സര്‍ലണ്ടിലെ ചുമരുകളില്‍ 
പുതിയ പ്രകടനപ്രതിക്കള്‍ പതിയുന്നു. 


“ദൈവം എല്ലാപേര്‍ക്കും എതിരായി നില 


ി കൊളളുന്നു, നിങ്ങള്‍ നിങ്ങള്‍ക്കുവേണ്ടി നില 


കൊളളുക.” (അന്ധത നമ്മളെ പാതാളക്കു 


ഴിയിലേക്കുള്ള പാതയിലേക്ക്‌ വരിഞ്ഞു കെട്ടി 


ക്കൊണ്ടു പോകും. അവിടെ രക്‌ ഷയുടെ സ്രത 


“ ങ്ങളില്ല. ഒന്നോര്‍ത്താല്‍ നിങ്ങള്‍ നിങ്ങള്‍ക്കു | 
വേണ്ടി നിലകൊളളുമ്പോള്‍ നിങ്ങളുടെ ശവ 
| ക്കുഴിയും നിങ്ങള്‍തന്നെ തോണ്ടേണ്ടി വരുമെ 


ന്നതലേ സത്യം. ) 
കഴിഞ്ഞകൊല്ലം കാന്‍ ഫിലിം ഫെസ്ററിവലില്‍ ം 


പങ്കെടുക്കവേ ആഞ്ജുലോ പൌലോസ്‌ പറഞ്ഞു 


“ഈ നൂററാണ്ടിന്‍റെ ആരംഭത്തോടെ മുളപൊ 


ടിയ കിനാവുകളും ആദര്‍ശങ്ങളും തളര്‍ന്നു കുഴ | 
 ഞ്ഞുവീണുകഴിഞ്ഞു. (ഭാന്തമായ ദേശീയതയു 
ടെ വിഷം വമിക്കുന്ന ഒരു യുഗം അതിന്‍െറ 
കല്ലറ തകര്‍ത്ത്‌ ഉയിര്‍ത്തെണീക്കാന്‍ പോകു 
ന്നു. മതവൈരം യുദ്ധങ്ങളായി കലാശിക്കു | 
ന്നു. നാമെല്ലാം ജീവിക്കുന്നത്‌ ഒരു നൂററാണ്ടി 


ന്‍െറ വ്യാകുലമായ. അന്ത്യഘട്ടത്തിലാണ്‌ . 
അതിര്‍ത്തി എന്ന ഇടുങ്ങിയ ആശയത്തില്‍ 
ഒളുഞ്ഞിരിക്കുന്ന യഥാര്‍ത്ഥ അപകടങ്ങളെ 
ക്കുറിച്ചുള്ള, ലോകത്തിലെ ആദ്യത്തെ സിനിമ 
യാണ്‌ ഒററക്കാലില്‍ തപസ്സു ചെയ്യും; കൊ 
ക്ക്‌ '. കണ്ണീര്‍ഗ്രന്ഥികള്‍ക്ക്‌ പിടിപ്പതു ജോലി 
നല്കുന്ന ഒരു അഭയാര്‍ത്ഥികഥയുടെ വല 


യെടുത്തു വീശുകയല്ല ഈ ചലച്ചിതകാരന്‍ | 


ചെയ്യുന്നത്‌. വ്യക്തിയുടെ വിധിയോര്‍ത്ത്‌ 
ആശങ്കാകുലനായിത്തീരുന്ന ആഞ്‌ ജലോ പ 
ലോസ്‌ കൂട്ടായ നിലനില്‍ പിനു സഹായമരുളു 

ന്ന ര്രസക്തമായ ചോദ്യങ്ങള്‍ ഹൃദയത്തി 
ലേക്ക്‌ തൊടുത്തുവിടുന്നു. മാര്‍സെല്ലോ മാസ്‌ 


ട്രോയിയാനിയുടെ ആ അജ്‌ഞാത കഥാപാ്രതം 
- ഒരിക്കല്‍ ചോദിക്കുന്നുണ്ട്‌ -- “നാം നമ്മുടെ 


ഗൃഹാങ്കണങ്ങളിലെത്തുന്നതിനുമുമ്പ്‌ എത്ര 
യ്രെത അതിര്‍ത്തികളാണ്‌ കടക്കേണ്ടിവരിക ?” 
ഈ സഹ്രസാബ്ദത്തിന്‍െറ അസ്തമയകാല 
ത്തെ കാതലായ ചോദ്യം ഇതല്ലാതെ മറെറ 
ന്താണ്‌? 








15 


ആലം വച്ചാണ്‌ തുടങ്ങി 


യത്‌. മൂന്നുദിവസം കഴിഞ്ഞ്‌, കായിക്കര 
കടപ്പുറത്തുവച്ച നൂറു പദ്യങ്ങള്‍ തികച്ചു. 
“ശിവശതകം.” 
രന്‍െറ മുമ്പിലുള്ള ശര്‍ണാര്‍ത്ഥത: കുത്തി 
ക്കെട്ടിയ തടിച്ച പുസ്തകത്തിലെ താളുകള്‍ 
ഒരിക്കല്‍ക്കൂടി മറിച്ചുനോക്കിയിട്ട്‌ ഒരു നെടു 
വീര്‍പ്പോടെ പുസ്തകം താഴെ വച്ച. ) 
മനസ്സിന്‍െറ തിരയടികള്‍. 


കാമദഹനനായ ശ്രീപരമേശ്വ . 





തിരയടിക്കുന്നതുകൊണ്ട്‌ സമുദ്രത്തിന്‍ 









































j 


അസമാധാനം അടങ്ങുന്നുണ്ടോ? 
പന്തലിച്ച മാവിന്‍റെ തണലില്‍ ചമ്മണം 
പടിഞ്ഞിരുന്ന നാണുവാശാന്‍െറ മനസ്സ്‌ 


അന്തര്‍മ്മുഖമായപ്പോള്‍ ബാല്യലോകത്തെ 
പുറത്താക്കിക്കൊണ്ട്‌ പാടകള്‍ സ്വയം 


അടഞ്ഞു. 
എത്രയോ നാളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന 


അതേ ചോദ്യം മനസ്സില്‍.... എന്താണ്‌ വീട്‌ 


എന്നെ തളളിയകററുന്നത്‌ ? സ്നേഹമില്ലാ 


 ഞ്ഞിട്ടല്ല. എനിക്കും സ്‌നേഹമില്ലാഞ്ഞിട്ടല്ല. 
സ്‌ നേഹബന്‌ ധങ്ങളില്‍നിന്ന്‌ ഒഴിഞ്ഞു 


നില്ക്കാനോ? ഞാന്‍ തന്നെ ലാകികബന്ധ 


കെ. സുരേന്രദന്‍ അടിക 












































ത്തിന്‍െറ ഒരു ഫലമല്ലേ? എല്ലാവരും ഒരുപോലെ 
വരണമെന്നില്ലെന്നുളളത്‌ ശരി. എങ്കില്‍ 
ഞാനെന്തിന്‌ വിവാഹത്തിന്‌ മാനമായെങ്കിലും | 
സമ്മതിച്ചു? അവള്‍-കാളിക്കുട്ടി-വെറുക്കപ്പെ 
ടേണ്ടവളല്ല. സഹാനുഭൂതിയേ അര്‍ഹിക്കു 
ന്നുളളു... അവളുടേയും അമ്മയുടേയും അവ 
സ്ഥയോര്‍ക്കുമ്പോള്‍ ഉളളു വേവുന്നു. എന്താ 
യാലും എനിക്ക്‌ തിരികെ പോകാന്‍ കഴിയു 
ന്നില്ല. പാടില്ല!- പാടില്ല!- എന്ന്‌ എന്തോ 
വിലക്കുന്നു. മനഃസാക്‌ഷിയോ? 
അജ്ഞാതമായ എന്തോ ഒരു ശക്തി 
പലപ്പോഴും വഴി തിരിച്ചുവിട്ട അനുഭവമുണ്ട്‌. 
ആ അനുഭവം ആവര്‍ത്തിക്കട്ടെ. 
അങ്ങനെയിരുന്നപ്പോള്‍ മിന്നല്‍പോലെ 
൦ ഒരു ചിന്ത: (സഷ്ടാവിന്‍െറ വഴികളെക്കുറിച്ച്‌ 
എന്തിന്‌ സംശയിക്കുന്നു? ഓരോരുത്തരേയും 
ഓരോ .പത്യേക കാരൃത്തിനാണര്‍്രത 
സൃഷ്ടിച്ചിട്ടുള്ളത്‌. ്രപഞ്ച സംവിധാനത്തില്‍ 
ഒരു പുല്‍ക്കൊടിക്കുപോലും അതിന്‍േറതായ 
സ്ഥാനമുണ്ടത്രേ... ധര്‍മ്മമുണ്ടത്രേ. എങ്കില്‍ 
എന്താണ്‌ എന്‍െറ ധര്‍മ്മം ? എന്‍െറ അമ്മയുടെ 
കാര്യമോ? അവര്‍ക്ക്‌ ധര്‍മ്മമില്ലേ? എന്താണ്‌ 
കാളിക്കുട്ടിയുടെ ധര്‍മ്മം? എന്‍െറ ധര്‍മ്മത്തിനും 
അവളുടെ ധര്‍മ്മത്തിനും ഒത്തുപോകാന്‍ 
കഴിയാത്തതെന്ത്‌ ? കല്യാണം വന്നപ്പോള്‍ 
ഉളളിലെ അജ്‌ ഞേയശക്തി എന്തുകൊണ്ട്‌ 
സംശയത്തിനിടതരാതെ വിലക്കിയില്ല? എന്തി 
നിങ്ങനെ ഞങ്ങളുടെ ഇടയില്‍ ഈ വൈരു 
ദ്ധ്യം സൃഷ്ടിച്ച? ഈ വൈരുദ്ധ്യത്തിനും 
ഒരു ധര്‍മ്മമുണ്ടോ? എന്തു ധര്‍മ്മം? 
അവള്‍ തന്നെ വിരുദ്ധ ൦ വികാരങ്ങളും 
എന്നിലുളവാക്കുന്നു. അതേസമയം എന്തോ 
ഒന്ന്‌. തളളിയകററുന്നു; ഒപ്പം അടിവശത്തുകൂടി 
പിടിച്ചുടുപ്പിക്കാനും (ശമിക്കുന്നു... അവളുടെ 
ശക്തി പ്രകൃതിയുടെ ശക്തി; അവളെ 
എതിര്‍ക്കുന്ന ശക്തിയോ? അതും (പകൃതി 
-യുടേതോണോ? (പകൃതിയില്‍ എന്തിനീ വൈ 
രുദ്ധ്യം? എന്തിനീ മല്‍പ്പിടുത്തം? ഈ | 
മല്‍പ്പിടുത്തത്തിനും ഒരുദ്ദേശ്യമുണ്ടോ?, | 
എന്തുദ്ദേശ്യം? 1 
' സോദ്ദേശ്യമല്ലാതെ, കാര്യകാരണബന്ധ। 
മില്ലാതെ, (പപഞ്ചത്തില്‍ എന്തെങ്കിലും നടക്കു 
ന്നുണ്ടോ? ഗോളങ്ങള്‍ .നിമിഷാര്‍ദ്ധങ്ങള്‍ 
“പോലും തെററാതെ നിശ്ചിത പഥത്തിലൂടെ. | 
.സഞ്ചരിക്കുന്നു. അല്ലെങ്കില്‍ ഉദയാസ്തമയ 
ങ്ങളും ശ്രഹണങ്ങളുമെല്ലാം ഗണിച്ചറിയാന്‍ | 
ഒക്കുകില്ലല്ലോ. സകലതും ിയതം... നിശ്ചി 
തം... പ്രപഞ്ചം മുഴുവനും... അപ്പോള്‍ 
മനുഷ്യനോ? ഗ്രഹങ്ങളെക്കാള്‍ സ്വത്രന്തത 
'യുണ്ടോ മനുഷ്യന്‌ ? ഉല്ല. . മനുഷ്യനെ 
മനുഷ്യനല്ല നയിക്കുന്നത്‌. എന്‍െറ അനുഭവ . 


“കലാകൌമുദി 23 


Hl 
1 
7. 


ആനന്ത nr smc rcs ap Ns 


ത്തില്‍ നിന്നുതന്നെ ഇതു സ്പഷ്ടം. എറ 
| എന്നെ നയിക്കുന്നു. എന്തോ എന്നെ 


പരീക്ഷിക്കുന്നു. കാരണമില്ലാതെയാവില്ല. 


എന്താണ്‌ ഈ പരീക്ഷണത്തിന്‍െറ ഉദ്ദേശ്യം? 
ഈ വഴിയിലൂടെ മനസ്സ്‌ കുറെയേറെ 
[| അലഞ്ഞു. 
പിന്നെ ചിന്ത മറെറാരു വഴിയിലേക്കായി. 
ലാകികജീവിതം. മായയാണെങ്കില്‍, മായ 
എങ്ങനെ സ്രഷ്ടാവിന്‌ അസ്വ്‌കാര്യമാവും? 
അസ്വീകാര്യമല്ലെങ്കില്‍ മായയെ അതിരകമി 
ക്കുന്നതാണ്‌  ധര്‍മ്മമെന്ന്‌ ജ്ഞാനികള്‍ 
എങ്ങനെ പറയുന്നു? അവര്‍ പറയുന്നത്‌ 
| തെറേറാ? ജ്ഞാനത്തിന്‍െറ ദര്‍ശനം ശരിയ 


ല്ലെന്നോ? 


. അങ്ങനെ Me യുക്തിക്ക്‌ യോജിച്ചു - 


പികനനന്തിന്‌ മനുഷ്യബന്ധങംളുടേതായ 
| ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടു? . 
nace മാത്രമോ? മൃഗ 


ങ്ങള്‍, പക്ഷികള്‍, വൃക്ഷങ്ങള്‍, ചെടികള്‍, 
ശലഭങ്ങള്‍, പുഴുക്കള്‍, പുല്ക്കൊടികള്‍.... 
എല്ലാം മായയില്‍പ്പെട്ട്‌ സംസാരച്രകം തിരി 


ക്കുന്നു-ഇണചേരുന്നു, ഉല്പാദനം നടത്തുന്നു, 


' ഉല്പന്നങ്ങളെ വളര്‍ത്തുന്നു; ജീവിതച്രകം 


അനന്തമായി ആവര്‍ത്തിച്ചുകൊണ്ടിരിക്കുന്നു... 
ഇങ്ങനെ അര്‍ദ്ധബോധാവസ്‌ ഥയിലിരി 


' ക്കേ, തൊട്ടടുത്തുനിന്ന്‌ ശബ്ദംകേട്ട്‌ ചെറിയ 
ഞെട്ടലോടെ കണ്ണുകള്‍ തുറന്നു. അത്ഭുതം- 
നോട്ടുപുസ്തകം എത്തിനോക്കി ഒരു പയ്യന്‍ 
തുടിക്കുന്ന സ്വരത്തില്‍ വായിക്കുന്നു:- 


ജനിമൃതിരോഗമറുപ്പതിന്ന്‌ സഞ്ജീ 

വനി പരമേശ്വരനാമമെത്തിയില്ല. 

പുനരതുമൊക്കെ മറന്നു പൂത്തു കായ്ക്കും- 

പുനകൃതികൊണ്ട്‌ നിറഞ്ഞു ലോകമെല്ലാം. 

നാണു ആശാന്‍ പയ്യനെ സുക്ഷിക്കുകയാ 
യിരുന്നു. പതിഞ്ഞ ആള്‍. പുഷ്ടിയുള്ള 
ശരീരം. വിരിഞ്ഞ നെററി. വിടര്‍ന്ന ചുണ്ടുകള്‍... 
ആകെക്കൂടി സംസ്‌ കൃതമായ മുഖാകൃതി. 





ത്തന 


ആര്‌... ആര്‍? 


ചിപ്പികള്‍ തുറക്കുന്നതുപ്പോലെ കള്‍ 7 
നിവര്‍ത്തി പയ്യന്‍ നാണു ആശാനെ നോക്കി | 


വിനയത്തോടെ - 
““ധ്യാനത്തിലിരിക്കുന്നതു കണ്ട്‌ വെറുതേ 


വന്നുനോക്കി. അപ്പോള്‍ കാററത്തു തുറന്ന E 


ബുക്ക്‌ കണ്ടു. കടലാസ്സുകള്‍ മറിയുന്നു. 


നോക്കിയപ്പോള്‍ പദ്യങ്ങള്‍. കണ്ണുകൊണ്ടാണ്‌ 
വായിച്ചത്‌ . അറിയാതെയാണ്‌ ശബ്ദം 


വന്നത്‌. 
“അപ്പോള്‍ പദ്യം ഇഷ്ടപ്പെട്ടു?" 
“ഇഷ്‌ടപ്പെട്ടു.” 
| “മനസ്സിലായോ?” 
“എന്തോ തോന്നി.” 
“എന്തു തോന്നി?” 
പയ്യന്‍ പദ്യം ഒന്നുകൂടി ശ്രദ്ധിച്ചു. 
ജനന മരണം ഇല്ലാതാക്കാന്‍ ഈശ്വര 
നാമം മതി. ഇതൊന്നും അറിയാതെ പുന 
കൃതികൊണ്ട്‌ വീണ്ടും വീണ്ടും ജനിച്ച്‌ ലോകം 


നിറഞ്ഞുകൊണ്ടിരിക്കുന്നു... പൂത്തും കായ്‌ ച്ും 4 


യി മരങ്ങളെക്കുറിച്ച്‌ മാര്ര 


“കുമാരു.” . 
"കുമാരു പഠിക്കുന്നോ? എവിടെ? 


നി FE 
സര്‍ക്കാര്‍ സ്‌കൂളാ... ഇംഗ്ളീഷും പഠിക്കുന്നു... 


ഗാര്‍ത്ത്‌ വൈററ്‌ സായ്പിന്‍െറ ഇംഗ്ളീഷ്‌ 
പ്രൈമര്‍. 


"അപ്പോള്‍ സംസ്‌കൃതമൊന്നും പിച്ചി | ാ 


ട്ടില്ല? 
“സംസ്‌ കൃതമാ ആദ്യം പഠിച്ചത്‌ . ഉടയാൻ 
കുഴി കൊച്ചുരാമന്‍ വൈദ്യരുടെ അടുത്ത്‌.” 
“ഓ അവിടോ?... എന്തൊക്കെ പഠിച്ചു? 
“അമരകോശം, സിദ്ധരൂപം, ശ്രീരാമോ 


ദന്തം കൃഷ്ണവിലാസം, മാഫ്വം കുറച്ച്‌... ന്‌ 


: “കുമാരു മിടുക്കനാണല്ലോ.”' 
. ക്ളാസ്സില്‍ ഞാനാണ്‌ ഒന്നാമന്‍.. ചട്ടമ്പി. 


“പദ്യം ചൊല്ലാനും. അറിയാമല്ലോ, eed 


ക കേ 

. കുമാരു കണ്‍കോണുകൊണ്ട്‌ ആശാര്‍, 
ഇരിക്കുന്നത്‌ ശ്രദ്ധിച്ച്‌ ആ കണക്കിന്‌ കാല്‍ 
പിണച്ചിരുന്ന്‌ അടുത്ത ശ്ളോകം ആത്മ 


വിശ്വാസത്തോടെ സംഗീതാത്മകമായി ചൊല്ലി: | 


-നരഹരിമൂര്‍ത്തി നമിച്ചിടുന്ന നെററി- - 
' ത്തിരുമിഴിതന്നിലെരിച്ച മാരനിന്നും 
' വരുവതിനെന്തൊരു കാരണം തോട 
ടെരിമിഴിതന്നിലിതൊന്നുകൂടെയിന്നും... 
ല്‍ മനസ്സിലായോ. കുമാരുവിന്‌ ? ഇ 
““ശിവന്‍െറ മൂന്നാം: കണ്ണുതുറന്ന്‌ എരിച്ചു. 
മാരന്‍ ഇന്നും. വരുന്നു. സകാ 


ഓ, കുമാരസംതധവും പഠിച്ചു? 


തങ കൂറെ കേട്ടു പഠിച്ചു. കറച്‌ | 


തന്നത്താന്‍ നോക്കി... എല്ലാം പഠിക്കണമെ 


ന്നുണ്ട്‌. വേറെ ഒരാഗ്രഹവും റം 
സ്വാമീ. പക്ഷേ 


“എന്താ പക്ഷേ?” 


"പഠിക്കാന്‍ പണം വേണം. ദുരെപോയി 
Ce TE അടുത്ത്‌- 


, ശാല. . അച്ഛന്‍ പറയുന്നു 


- കടയില്‍ കിട്ടും. ചന്തയിലാ കട... 


പേരുണ്ട്‌ Tet 








““കൊച്ചുരാമന്‍ വൈദ്യന്‍ കൊള്ളാമല്ലോ.” 

**ഇപ്പോള്‍ ആരേയും പഠിപ്പിക്കുന്നില്ല. 
അത്രയ്ക്ക്‌ ചികിത്‌ സയാ.”” 

““വേറെ ഏതാ നല്ല ആശാന്‍?” 

““മണമ്പൂര്‍ ഗോവിന്‌ ദനാശാനുണ്ടല്ലോ. 


| ആററിങ്ങല്‍. “വിജ്ഞാന സംദായിനി പാഠ 


അതിന്‌ 
പണമില്ലെന്ന്‌. ക 

“ആരാ അച്‌ ഛന്‍ ? എവിടെയാണ്‌ കുമാരു 
വിന്‍റെറ വീട്‌? 


“അയ്യോ ഈ കാണുന്നതുതന്നെ. ഇതിന്‍െറ 


അപ്പുറത്ത്‌... . തൊമ്മന്‍ വിളാകത്ത്‌. എന്‍െറ 

അച്ഛന്‍ നാരായണന്‍... നാരായണന്‍ 

പെരു്കൂടി. ല്‍ 
““എന്താ തൊഴില്‍? ' 


“കൃഷിയും പിന്നെ കച്ചവടവും. കൊഡ്രാ, 
കയര്‍, ഈറ, പുല്‍ത്തൈലം ഒക്കെ അച്ഛന്‍െറ 


മുണ്ടും നെയ്യിച്ച്‌ വിലക്കും. ol 


“അപ്പോള്‍ കുമാരുവിന്‍െറ അച്ഛന്‍ - 


പ്രമാണിയാണല്ലോ. 
 *പ്രമാണിയൊന്നുമല്ല... എന്നാലും... കൂടു 


തലും അച്ഛന്‍െറ ഉത്‌ സാഹത്തിലാ ഞങ്ങ 


ളുടെ പളളിക്കൂടം വച്ചത്‌ .' 

“സര്‍ക്കാര്‍ പളളിക്കൂടമെന്ന്‌ പറഞ്ഞിട്ട്‌ - 

“ആദ്യം സ്ഥലമെടുത്തു കെട്ടിടം വച്ച്‌ 
കൊടുക്കണം. സര്‍ക്കാര്‍ ഏറെറടുത്തു. നട 
തുന്നു 

“എത്ര നാളായി?” 

“രണ്ടുകൊല്ലത്തില്‍ കൂടുതലായി.” 

““കുമാരുവിന്‍െറ അച്ഛന്‌ .. . നാരായണന്‍ 
പെരുങ്കുടിക്ക്‌ പണമില്ലെന്ന്‌ പറഞ്ഞത്‌ അത്ര 
ശരിയല്ല-? 
-'വീട്ടുചെലവ്‌ കൂടുതലാന്നാ . അച്ഛന്‍ 
പറയുന്നത്‌. ഞങ്ങള്‍ മക്കള്‍ ആറേഴു 
എന്‍െറ അച്ഛന്‍ കളളം 
പറയുല്ല സ്വാമീ.” 


“സ്വാമിയോ! ഞാന്‍ ായനം | 


കുട്ടികളെ കുറച്ചുകാലം പഠിപ്പിചചിടടുണ്ട്‌ -.. 
ഞാന്‍ നാണു ആശാന്‍.” 

“പിന്നെ ധ ാനിച്ചിരുന്നതോ'... 
ഈ സ്തോത്രം?... 
പഠിപ്പിക്കുന്നത്‌ $. ഞാനും വരട്ടോ? 

“ഞാനിപ്പോള്‍ വ ൽ പോവു 
.കയാണല്ലോ കുമാരു.” 
കുമാരുവിന്‍െറ മുഖം പെട്ടെന്ന്‌ മങ്ങി. 
“എനിക്കും എവിടെങ്കിലും “പോയാല്‍ 


എഴുതിയ 


മതി... എന്നെക്കൂടി കൊണ്ടുപൊയ്ക്കുടേ ക 


സ്വാമീ?” 

“എന്‍െറ കൊതുമ്പുവളളത്തില്‍ എനി 
ക്കിരിക്കാന്‍പോലും ഇടമില്ല. എപ്പോള്‍ വേണ 
മെങ്കിലും ഓട്ടവീണു മുങ്ങിപ്പോകാം... കുമാരു 


വീട്ടില്‍ത്തന്നെ നില്ക്കു. സുഭിക്‌ ഷതയുള്ള 


വീടാണെന്ന്‌ കണ്ടാലറിയാം. സ്‌നേഹിക്കുന്ന 


അച്ഛനമ്മമാര്‍... -അതാണ്‌ ഈ പ്രായത്തില്‍ . 


കുത വേണ്ടത്‌." 

“എനിക്ക്‌ പഠിക്കണം സ്വാമീ.. എനിക്ക്‌ 
എല്ലാം അറിയണം. അതാനു 
മററു സകലതും.” 


"അറിവ്‌ സ്വയം ഉണ്ടാവുന്നതാണ്‌ കുമാരു. | 


പിന്നെ 


: ആശാന്‍ എവിടെയാ. 


യ്യ 


ക. 
KS 
Q 
PAE 
Sl 
a 





' അതാണ്‌ എന്‍െറ അനുഭവം. .അറിയണ 


മെന്നുളളവരില്‍ അറിവുണ്ടാകും. . മണ്ണില്‍ 
വീണ വിത്ത്‌, പാഴ്‌ വിത്തല്ലെങ്കില്‍, തന്നത്താന്‍ 
വളരും. എന്തു. ശക്തിയാണോ വിത്തില്‍ 


- അടക്കം ചെയ്തിരിക്കുന്നത്‌, ആ ശക്തിക്ക്‌ 
അനുസരണമായി വളരും.” “ 


““ആരടക്കം aT സ്വാമീ, വിത്തില്‍, 


- ശക്തി? 


- ഗ്രഹങ്ങളെ കടുകിട തെററാതെ നയി 
ക്കുന്ന ശക്തി; സുര്യച്ന്രദന്മാരെ ഉദി | 
ച്ചസ്‌ തമിപ്പിക്കുന്ന ശക്തി; പെററുവീണ 


കിടാവിനെ തളളയുടെ മൂല തപ്പിപ്പിടിച്ച്‌ 
. കുടിക്കാന്‍ പഠിപ്പിക്കുന്ന ശക്തി; എന്നെ 
തെ സഞ്ചാരിയാക്കിയ ശക്തി; കുമാരു 


Ee 


കലാകൌമുദി 25 


ee 
f 


3 


വില്‍ വിജ്ഞാനദാഹം അടക്കം ചെയ്ത 
ശക്തി. 

“അപ്പോള്‍ വിത്ത്‌ വൃക്ഷമാകുന്നതു 
പോലെ എനിക്ക്‌ അറിവും ഉണ്ടാകുമെന്നോ? 


“ഉണ്ടാകും. കുമാരു വളരും. എനിക്ക്‌ 
സംശയമില്ല. 

"വെളളവും വളവും രത്തിട്തോണ്‌ 
വിത്ത്‌ വീണതെങ്കിലോ?' 


“'അചരങ്ങളായ വൃക്‌ ഷങ്ങള്‍പോലും 
വെളളമുളളിടത്തേക്ക്‌ വേരോടിച്ചുചെന്ന്‌ 
വെളുളമെടുക്കുന്നു. കുമാരുന്‌ ചരിക്കാമല്ലോ. 


'“അതാണ്‌ സ്വാമീ എനിക്കും എവിടെങ്കിലും 


| പോകണമെന്ന്‌ പറഞ്ഞത്‌. 
ee “തക്കസമയത്ത്‌... ഇപ്പോഴല്ല.” 

കുമാരു നാണു ആശാന്‍റ മുഖം സ്വയം 
മറന്ന്‌ നോക്കിയിരുന്നു. പിന്നെ ഒരു ഉള്‍ക്കുതി 
| യോടെ ആശാന്‍െറ മടക്കിയ കാലില്‍ 
' കയറിപ്പിടിച്ചു. ആശാന്‍ കുമാരുവിന്‍െറ തോ 
ളില്‍ തടവി. 

ഒന്നും പറയാതെ, അഥവാ, ae 
പകരാന്‍ കഴിയാത്തത്‌ അന്യോന്യം പകര്‍ന്നു 


. നേരം ഉച്ചതിരിയുന്നു. 

പെട്ടെന്ന്‌ കുമാരു ചോദിച്‌: 

“'വിശക്കുന്നില്ലേ സ്വാമി? വയര്‍ ഒട്ടി 
ക്കിടക്കുന്നല്ലോ. 

"തിന്നാന്‍ വല്ലതും കിട്ടുമോ? വീട്ടില്‍നിന്നു 
_കൊണ്ടരാമോ? 
പിന്നെന്താ സ്വാമീ, കൊണ്ടുവരാം... അല്ലെ 
ങ്കില്‍ വീട്ടിലോട്ട്‌ പോകാം. ചോറായാല്‍ 
Arey ON ead 
.' ചോറുതന്നെ വേണമെന്നില്ല. വല്ല കുരു 
മ്പയോ ചീനി ചുട്ടതോ-”” 





എന്ന്‌ അപേക്ഷിച്ചുകൊണ്ട്‌ കുമാരു വീട്ടി 
ലേക്ക്‌ ഓടി. 


കുമാരു വന്നു. അമ്മയാകാം. അതേ, അമ്മ 
തന്നെ. അഴക്‌ ഒഴിഞ്ഞിട്ടില്ലാത്ത ശരീരം. 





4 അലിവുള്ള മുഖം. 6 
ആശാന്‍ എഴുന്നേററു. 
““ഞാന്‍ വിചാരിച്ച! '-കണ്ണുകളെ വിശ്വ 
സിക്കാന്‍ കഴിയാത്തപോലെ. 
os “4 രി ച്ചു” ) 3 


| | വിശന്നിരിക്കുന്നെന്ന്‌ . കളള സന്ന്യാസിയല്ല 
 ദിവ്യത്വമുളള സ്വാമി. ഭജന എഴുതുന്ന ആള്‍. 


A 





അങ്ങനല്ലേ തിരിച്ചറിയാനുളള . കണ്ണ്‌ 
മമരുനുണ്ട്‌... എന്താ സ്വാമീ, മരച്ചീനി" 





ൂ കൊണ്ട്‌ കുറെനേരം അവര്‍ അങ്ങനെയിരുന്നു. 


ഞാന്‍ ഇതാ വരുന്നു; സ്വാമി പോകരുതേ- 


കുറെ നേരം കഴിഞ്ഞ്‌ ഒരുസ്ത്രീയോടൊപ്പം 
. നാണ്‌ കുമാരു. 


- വണക്കം... വിശ്വാസം... 
“ ക്കുന്ന സ്വാമിക്ക്‌ ഇവനിലുളള വിശ്വാസം.. 


“കുമാരു വന്നു പറഞ്ഞു, ഒരു സന്ന്യാസി 


| അല്പം വളര്‍ന്ന്‌ കുറുപ്പും നീലയും കലര്‍ന്ന 


വീട്ടില്‍ വന്ന്‌ ഞങ്ങളുടെ ചോറ്‌ തിന്നാമല്ലോ. 
ഞങ്ങള്‍ നായന്‍ മാരൊന്നുമല്ല, ഈഴവരാ.. 


തൊട്ടുതിന്നത്തില്ലെങ്കില്‍ പിന്നെ... ചീനി 


ചുട്ടതോ കുരുമ്പയോ-”” . 

നാണു ആശാന്‍ മൃദുവായി ചിരിഛ്എ. 

"വിശക്കുമ്പോള്‍ കണ്ണില്‍പ്പെടുന്നവരോട്‌ 
യാചിക്കും. കിട്ടുന്നത്‌ തിന്നും. നായരെന്നോ 
നമ്പൂതിരിയെന്നോ, പുലയനെന്നോ, പറയ 
നെന്നോ നോക്കാറില്ല. ഭൂമിയാണ്‌ എല്ലാം 
തരുന്നത്‌. പാഗ്തത്തിന്‍െറ വൃത യാസം ഒരു 
വ്യത്യാസമാണോ? ' 

ആസ്രതീയുടെ ഹൃദയത്തില്‍ എന്തോ ഒരു 
ചലനമുണ്ടായി. അറിയാതെ അവര്‍ തൊഴുതു 
പോയി. 

*“എന്നാല്‍ വന്നാട്ടെ.” 
വെട്ടുകല്ലുകൊണ്ട്‌ കെട്ടിയ ഭേദപ്പെട്ട വീട്‌. 
തൂത്ത്‌ വെളളംതളിച്ചു. തിണ്ണയില്‍ ഇട്ട 


തൂശനിലയില്‍ ആവിപറക്കുന്ന ചോറിട്ടു. 
ഒഴിച്ചുകറി, ധൃതിയില്‍ ഉണ്ടാക്കിയ മെഴുക്കു . 


മാങ്ങാചമ്മന്തി, തൈര്‌... മീന്‍ 


പുരട്ടി, 


കറിയാണ്‌ അവര്‍ക്ക്‌ മുഖ്യം-പക്ഷേ അതു 


വിളമ്പിയില്ല. 


.അല്പമകലെ ഓലത്തടുക്കില്‍ കുമാരു 


നോക്കിയിരുന്നു. അമ്മ ഭിത്തിയില്‍ ചാരിയും. 


കുമാരുവിന്‍െറ ചിന്തകള്‍ തികുട്ടിവന്നു. 


. സ്വാമിക്ക്‌ അറിയാത്തത്‌ ഒന്നുമില്ല. മററ്‌ . 
ആശാന്മാരെപ്പോലെയല്ല. അവര്‍ ഗ്രന്ഥങ്ങള്‍ 


നോക്കി പറയും. സ്വാമി അങ്ങനല്ല. എല്ലാം 
താനേ തോന്നും.” 
“അതുകൊണ്ടാണ്‌ ഞാന്‍ പറഞ്ഞത്‌ 


. കമാരുവും അറിവുളളവനാകുമെന്ന്‌ . അറിവ്‌ 
 ഉളളില്‍നിന്നാണ്‌ വരുന്നത്‌ . 


ഗ്രന്ഥങ്ങള്‍ 
ചപ്പുചവറും ചാണകവുംപോലെ വളം മാര്തം. 
വളം വേണമെങ്കിലും മരം വളരുന്നത്‌ 
ജീവന്‍െറ ശക്തികൊണ്ടാണ്‌ . ലിന 


- ആ സ്വശക്തിയുണ്ട്‌ .”' 


ആരുടേയും മുമ്പില്‍ തലകുനിക്കാത്തവ 


സംശയവും തര്‍ക്കവും. “ദുസ്തര്‍ക്കക്കാരന്‍. 


അങ്ങനെയുളള ചെറുക്കന്‍െറ ഈ അടക്കം... 
അങ്ങനെ വിശ്വസി 


“അവരുടെ മാതൃഹൃദയം വിതുമ്പി. 


ഈണുകഴിഞ്ഞ്‌ ഇലയും മററും നീക്കിയ 


തിനുശേഷം കുമാരുവിന്‍െറ അമ്മ വീണ്ടും 
വന്നു. 


മനസ്സില്‍ നിറഞ്ഞുനിന്ന കാര്യം Seam 


സ്വരത്തില്‍ അവര്‍ പറഞ്ഞു. 
ഈ ചെറുക്കന്‍ ഈ കാണുന്നപോലൊ 


' ന്നുമല്ല സ്വാമീ. ഇന്നാളില്‍ ഇവന്‍.. . പളളിക്കൂടം 


വിട്ടിട്ടും രാത്രി ആയിട്ടും കാണുന്നില്ല. ഇവിടെ 
'ഏറത്തു' വീട്ടില്‍ വല്ലപ്പോഴും ഇവന്‍ 
പോയിരിക്കും. ചിലപ്പോള്‍ താമസിക്കും. 
അന്വേഷിച്ചു ചെന്നു. ഇല്ല! പേടിച്ചുപോയേ. 


എവിടൊക്കെ നോക്കി! തൊഴീലൂകാരനായതു - 


കൊണ്ട്‌ അമ്പലങ്ങളിലും തെരഞ്ഞു. ഒടുവില്‍ 


. എവിടുന്നാ “കണ്ടുപിടിച്ചത്‌ -കാവിലെ മാല 
ക്ഷിയമ്മന്‍കോവിലിന്ന്‌ . ആരും തിരിഞ്ഞു, 


ആര്‌ എന്തുപറഞ്ഞാലും, 


നോക്കാത്തിടം. അവിടെ ചമ്മണം പടിഞ്ഞിരി 
ക്കുന്നു! രാതി കുറുക്കന് മാരല്ലാതെ ഒരു 
മനുഷ്യരും അടുത്തില്ല... ചെന്ന്‌ കുലുക്കി 
വിളിച്ചപ്പോഴേ ബോധം വന്നുള്ളു.” 
ശരിയാണോ എന്ന മട്ടില്‍ നാണു ആശാന്‍ 
കുമാരുവിനെ നോക്കി. മനം... അപ്പോള്‍ 
സമ്മതം. 
വിളിച്ചിട്ട്‌ 
മൊന്നും?” 
“അച്ഛന്‍ കുലുക്കിവിളിച്ചപ്പോഴം അറി 
യുന്നത്‌ . 
“അതുവരെ?” 
“എനിക്കറിഞ്ഞുകൂടാ.” 
"“എന്തുതോന്നി അങ്ങിനെയിരിക്കാന്‍...”” 


കേട്ടില്ലേ കുമാരു ആദ്യ 


““പിടിച്ചുപറിക്കാരനായ വാല്മീകി ധ്യാനി 


ച്ചിരുന്ന്‌ അങ്ങിനെയാണല്ലോ കവിയായത്‌ ... 
ആദികവി...” 
നാണു ആശാന്‍ ഉള്ള്‌ തുരക്കുന്നതുപോലെ 
കുമാരുവിനെ നോക്കി. ആ നോട്ടം ഏററു 
കൊണ്ട്‌ ഒട്ടും പരുങ്ങാതെ കുമാരു ഇരുന്നു. 
കുമാരുവിന്‍െറ അമ്മ: 


“കാലു മരവിച്ചുപോയില്ല്യോ- സ്വാമീ... 


കുറേദിവസത്തേക്കുണ്ടാരുന്നു ആ മരവിപ്പ്‌. 
' ഞാനാ കുഴമ്പുപുരട്ടി തടവി ചോര ഓടിച്ചത്‌ . 


സ്വാമി ഇവനെ ഞ്ഞു സുത 
ക്കണം. 

“അതിന്‌ നേരല്ലാത്തതൊന്നും കുമാരു 
ചെയ്തില്ലല്ലോ.” 
' അവര്‍ പിന്നെയും കുമാരുവിനെപ്പററി പല 
പരാതികളും പറഞ്ഞു. ചട്ടമ്പിത്തരം.. കടലില്‍ 
പിണങ്ങി, നീന്തല്‍.. തൊഴിലിന്‌ പോകാന്‍ 
മടി... 


പ യായപ്പോള്‍ നാണു ആശാന്‍ തടഞ്ഞു; 


“കുമാരു കണ്ടിടത്തോളം ഒരു സാധാരണ 


കുട്ടിയല്ല. സാധാരണ കുട്ടികളെപ്പോലെയെല്ലാം 


ചെയ്തെന്നും വരുകില്ല. അതുവച്ച്‌ വിഷമിക്ക 
രുത്‌. കുമാരുവും ഒന്നു മനസ്സിലാക്കണം. 


വിദ്യ, അറിവ്‌, ജ്ഞാനം-ഇതൊക്കെ (പധാന 


മാണ്‌. അതാണ്‌ നമ്മള്‍ക്ക്‌ പ്രധാനം. 
എന്നാലും വേറെയും പില കടമകളുണ്ട്‌.' 
“എന്തു കടമ സ്വാമീ: 
““ശരീരത്തോടുളള കടമ, വീടിനോടുള്ള 


കടമ, ചുററുപാടുകളോടുള്ള കടമ... 


"“സ്വാമി ഇതൊക്കെ ചെയ്‌ തിരുന്നോ?” 
“ചെയ്തിരുന്നു... പെയ്തു മുഴു 


ണമെന്നാണോ സ്വാമി പറയുന്നത്‌ .”' 
കൊച്ചാര്യന്‍ മുതലാളിയുടെ വ്യാപാരശാല 
യില്‍ കണക്കെഴുതാന്‍ പോകുന്നതിനെപ്പററി 
യാണ്‌ കുമാരു സൂചിപ്പിച്ചത്‌... ദേശത്തേക്കും 
വലിയ വ്യാപാരിയാണ്‌ കൊച്ചാര്യന്‍ മുതലാളി. 
കയര്‍, കൊരപാ മുതലായവ ശേഖരിച്ച്‌ 


) ബോംബെയ്ക്കും ചിലപ്പോള്‍ ഇംഗ്ളണ്ടിലേക്ക്‌ 


നേരിട്ടും അയച്ചുകൊണ്ടിരുന്ന സമ്മതനായ 


വ്യാപാരിപ്രമുഖന്‍. അരിയും പലചരക്കുകളും |. 
വന്‍തോതില്‍ വരുത്തി മൊത്തമായും ചില്ലറ 


യായും കച്ചവടവും ചെയ്തിരുന്നു. കുമാരു 
വിന്‍െറ അച്ഛന്‍ നാരായണന്‍ പെരുള്കുടിയും 


_ത്ലാളിയുടെ മു ഇപോടുകാരനായിറ്ുന്നു 





അനക്ഷരം 


4 വംം സ്ളേററില്‍ കല്ലു-- 
വരകള്‍ വീണു. വെള്ള- 
ത്തണ്ടിനാല്‍, “ഉരമായ്‌ ക്കാ- 
നില യാലിതു മാഞ്ഞു- 
പോകില്ലിന്നവയ്ക്കുമേല്‍ 
ആദ്യമേ തുടങ്ങണം 
ആദ്യത്തെ എഴുത്തച്‌ ഛന്‍- 
മാരെയോര്‍ത്തെഴുതണം. 


അ...” എന്നു തുതെരെ . 
മുലപ്പാല്‍ കൊതിച്ചവന്‍ 
“ആ...” എന്നു തെരുക്കനെ 
മാമുണ്ണാന്‍ കൊതിച്ചുവന്‍ 
“ഇ...” എന്നൊരിളിയോടെ 
ഇന്ത്യയില്‍ നടക്കുന്നോന്‍ 
“ഈശ്വരാ വിളി ്ചകൊ- 
 ണ്ടീര്‍ഷ്യകള്‍ മറയ്ക്കുന്നോന്‍ 
ഉണ്‍മയിലെത്താന്‍ ദൂരം 
ചോദിച്ചു നടക്കുന്നോന്‍ 
* .പെറുക്കിത്തിന്നു,ന്നാലി- 
പ്പഴങ്ങള്‍. ചിരിയറ്റു 
ധന്യനാവുന്നു. കൂര്‍ത്ത 
വേരുകളാഴ്ത്തിക്കൊണ്ടു 
_തെരുവിലുറയ്‌ ക്കുന്നു. 


, ജീവരേഖയും മാഞ്ഞ 
കൈമടിത്തട്ടില്‍ ചേര്‍ത്തു ' 
നിര്‍ദ്ദയാന ധകാലത്തില്‍ 
ധ്യാനിപ്പൂ രപവാചകന്‍. 


വണിതനഗരത്തിന്‍ 

 ചുണ്ടുക,ളവയ്‌ ക്കുമേല്‍ 
കൈകൂട്ടിത്തിരുമ്മിക്കൊ- 
ണ്ടിരിപ്പായ്‌ പൊന്നീച്ചകള്‍. 


ഒരിക്കല്‍ കുമാരുവിനേയും കൂട്ടിക്കൊണ്ടു 


ചെന്ന്‌ കണക്കെഴുത്തില്‍ ഏര്‍പ്പെടുത്തുന്നതി 


. നെപ്പററി സംസാരിച്ചിരുന്നു. വില്പനച്ചരക്കു | 


കളുടെ മാതമല്ല ആളുകളുടെയും നല്പു 
തില്പ്‌ ' തിരിച്ചറിയാന്‍ കഴിവുണ്ടായിരുന്ന 


മുതലാളി ചെറിയ പരിശോധനയ്ക്കുശേഷം 
സമ്മതിക്കുകയും ചെയ്തിരുന്നു. (്ായത്തില്‍ 
കവിഞ്ഞ ധാരണാശക്‌ തി; 


വ്ൃക്തിത്വവുമുളള -: കൈയക്ഷരവും. വീട്ടി 
ലേക്ക്‌ 


വ്യക്തതയും 


വരവിന്‍െറ ഒരു ചാലു കീറുക, മകനെ 


അച്ചടക്കമുളള ഒരു തൊഴിലുമായി ബന്ധിപ്പി' 
: ക്കുക-ഇവയായിരുന്നു അച്ഛന്‍െറ മനസ്സില്‍. 


പക്ഷേ കുമാരുവിന്‌ വലിയ വിമ്മിട്ടം. 
അവന്‍െറ അമ്മയ്ക്കും അങ്ങനെതന്നെ- 
മകനെ നോവിക്കാനും വയ്യാ, ഭര്‍ത്താവിന്‍െറ. 
ന്യായം വിസമ്മതിക്കാനും വയ്യാ. 

- കുമാരുവിന്‍െറ വിങ്ങുന്ന മുഖം നോക്കി 


ദേശമംഗലം രാമകൃഷ്ണന്‍ ജൂ 


ഇവിടെ വരച്ചൊരീ 
ചിരതത്തിന്‍ തലക്കെട്ടെ,- 


 ന്തതു ഞാനെഴുതുമ്പോള്‍ 
ഇടറുന്നനക്ഷരം: 
പഴസ്‌ ളേററില്‍ കല്ലു- 
വരകള്‍ തെളിയുന്നു. 





പഴയ പാട്ടില്‍ കളള- 
പ്പ വഴിയുന്നു 


ഉപരോധം 


പൊട്ടിത്തെറിക്കും തലകള്‍ക്കു മീതേ 
വിണ്ടുതുറന്നുള്ള വായ്‌ കള്‍ക്കു മീതേ 
പരല്‍ ചത്തുവററിയ -കുളങ്ങള്‍ക്കു മീതേ 
തീപ്പര്‍വതത്തിലെ കിളികള്‍ക്കു മീതേ 
ഒരു മേഘം വന്നുനില്ക്കുന്നു 
പിറകോട്ടു നോക്കുന്നു 

ചിറി കാട്ടി വടികുത്തി യാര്രയാവുന്നു 


ആശയാട്ടി ഉണ്ണിമിഴികള്‍ക്കു മീതേ 
മയില്‍പീലിമേഘം കടന്നുപോകുന്നു “ 
നിറമുന്തിരിക്കുല ചുണ്ടോടടുപ്പിച്ചു 
പിന്‍വലിച്ചാരോ കൊണ്ടുപോകുന്നു 


സ്മൃതിയററു വിധിവിലങ്ങഴികളില്‍ക്കൂടി 
ഒരു നിഴല്‍ചിശ്രമാം യക്‌ ഷന്‍െറ മുമ്പില്‍ 

തുരുതുരെ പൂങ്കുലകള്‍ തല്ലിക്കൊഴിച്ച്‌ 

കരിമേഫഘ്വപ്പടകള്‍ കളിച്ചുപോകുന്നു . 


ഉലകുത്തിന്‍ നാഡികള്‍ കൂട്ടിപ്പിടിച്ച്‌ 
വിലക്കുകള്‍ മുഴക്കി, അടിമകളെയാട്ടി- 
ത്തെളിച്ചു ഗര്‍ജിച്ചു ഗമിക്കുന്നതാരേ 


തലയും കുനിച്ചിങ്ങു പൂഴിയില്‍ ചുണ്ടാണി- 
വിരലാല്‍ ചിലതു കുറിക്കുന്നതാരേ 
അവനുടെ നിഴല്‍ തട്ടി ഏകാധിപതിയുടെ 
' ചിറി കോടിയോ... ടെ rit 
പിയ യി 


ക്കൊണ്ട്‌ നാണു ആശാന്‍ പറഞ്ഞും \ 

. “'തല്ക്കാലത്തേക്ക്‌ ... തല്ക്കാലത്തേക്ക്‌ ... 
എല്ലാററിനും അതിന്‍െറ കാലമുണ്ട്‌ കുമാരു... 
സാമാനൃക്കാരനല്ലെന്ന്‌ കണ്ടറിഞ്ഞിട്ടാണ്‌ 
മുതലാളി ജോലിക്ക്‌ ക്ഷണിച്ചത്‌ . നമ്മുടെ 


കഴിവ്‌ പ്രയോഇുനപ്പെടുത്താന്‍ ഒരവസരം . 


കൂടിയാണിത്‌. അവസരങ്ങള്‍ ഇനിയും വരും.” 
കുമാരു മുഖം കുനിച്ചിരുന്നു. പിന്നെ 
പെട്ടെന്ന്‌ ചോദിച്ചു: 
“സ്വാമിയെ ഇനി എന്നു കാണും? 


““ഞാന്‍ പറഞ്ഞല്ലോ തക്കതായ സമയത്ത്‌. 
എന്‍െറ കാലം ഒക്കണം; നിന്‍െറ കാലവും. 


ക്കു നം . 

കുമാരു സമ്മതഭാവത്തില്‍ മൂളി. 
 നിറഞ്ഞുവന്ന കണ്ണുകള്‍ കുമാരുവിന്‍െറ, 
അമ്മ: nt തോര്‍ത്തുകൊണ്ട്‌ 


തുട. 











 കുമാരുവിനോടും അവന്‍െറ ' അമ്മയോടും | 


തോന്നുന്ന ആര്‍ഗ്രതയെക്കുറിച്ച്‌ നാണു |: 


ആശാന്‍ ബോധവാനായി. 


പെട്ടെന്ന്‌ ഉളളിന്‍െറ ഉളളില്‍ നിന്നുളള 


ആജ്ഞ: മതി... മതി... പോകൂ!... പോകു! 
ഇനി ഞാന്‍ പോകട്ടെ എന്നു പറഞ്ഞു. 


കൊണ്ട്‌ നാണു ആശാന്‍ എഴുന്നേററു. ഭംഗി 


വാക്കുകളൊന്നും വന്നില്ല. 
കുമാരുവും പുറകെ തിരിച. 


കടല്‍ത്തീരത്തെത്തിയപ്പോള്‍ നാണു ആ 


ശാന്‍ കുമാരുവിനെ നിര്‍ബ്ദന്‌ ധമായ്‌ ി തടഞ്ഞു. 1 
ഭാണ്ഡവും ഇടുക്കി വെയിലത്തു കടല്‍ | 
ത്തീരത്തുകൂടി നടന്നകലുന്ന ആ ദീരപ[ 


രൂപത്തെ കുമാരു സ്തബ്ധമായ മനസ്സോടെ, I | 


ഞാനു. 


Ec 
കലാകൌമുദി 27 -: 


നി 
ra 
Hes 


ര 





$ 
§ 


sh 


. 
1. 
4 
¥ 


B 
14 
; 
} 
i 






ഇരുപത്തി എട്ട്‌ 


. ക ട്ടിനിരിക്കുന്ന സുഹൃത്തായ 
ഡോക്ടര്‍ ഷുമലില്‍ തട്ടി: “ഒന്നു ചിരിച്ചു 
കണ്ടല്ലോ, താന്‍! അരതയും നല്ലത്‌! 

മുഖത്ത്‌ ചിരിയുണ്ടായി എന്ന അറിവ്‌ ആ 
, 4. ചിരി നഷ്ടമാകാനിടയാക്കി. . 
““കിഡ്നികളും പോയിത്തുടങ്ങി, ” ഡോ 

ക്ടര്‍ ആശ്വസിപ്പിച്ചു: " ഏതാണ്ട്‌. കഴിയാ 
റായി.” 

എന്തെങ്കിലും ക ദാൻ ) 
“ചെയ്യാനില്ല എന്നു പറഞ്ഞുകൂടാ. ഡയാ 
പ-ലിസിസ്‌ ഇത്യാദി വേണമെങ്കില്‍ ആകാം. 
. പ പക്ഷേ.. | 

- -അലച്ച്‌ ട്‌ നടമാടിയ മഴ മതിവന്ന്‌ 
അല്പമടങ്ങിയിരിക്കുന്നു. 


പറ സന്ധ്യയാവുന്നു, അസ്തമിക്കുംമുമ്വേ. 


ചരടററ്‌ കാററില്‍ ആടിയുലഞ്ഞ്‌ അകന്നു 
പോകുന്ന സ്വന്തം പട്ടം. വിഷണ്ണനായി 


0d .നോക്കിനില്ക്കുന്നു; കൊമ്പില്‍ കെട്ടിയ 


കയര്‍ എത്ര, ശക്തിയായി വലിച്ചിട്ടും : 
ഇയിക്കാന്‍ കഴിയാതെ പിടിവിടേണ്ടി. വന്ന 
; | തോണി ഒഴുകിയകലുന്നു; കമ്പവലി മത്സര 
1 ത്തില്‍ എതിര്‍സംഹ്വം പാല 
ക്കുന്നു. 
| സ്വന്തം. കൈകൊണ്ടു പണിത വീട്ടില്‍ 
അനൃത്വം. എന്‍െറ വീട്‌ എന്ന തോന്നല്‍ ഇല്ല. 
ഇനി ഉണ്ടാവുകയില്ല. സത്യത്തില്‍ അല്ലാ 
താനും. തെക്കേ തൊടിയില്‍ അച്ഛനെ 
കൊണ്ടുപോയി ദഹിപ്പിക്കാ നുള്ള ഇത്തിരിവട്ട 
4] മാണ്‌ സ്വന്തമായി ഇപ്പോള്‍ ഭൂമിയിലുള്ള 
| സ്ഥലം. ഭാഗിച്ചപ്പോള്‍ “എനിക്കായി ഒന്നും 
| വേണ്ട്‌ എന്നു പറയാന്‍ തോന്നിയതാണ്‌. 
ഇങ്ങനെയൊരാവശ്യം വരുമെന്നറിയാവു 


4 ന്നതുകൊണ്ട്‌ ആ സ്ഥലം നീക്കിവയ്ക്കാന്‍ " 


Bend 


1: അനുവദിച്ച. ഇനിയും ആവശ്യങ്ങള്‍ വരുമെ 
.ന്ുമറിയാം, അമ്മ, വലിയമ്മമാര്‍, വല്യമ്മമാര്‍ 
അവര്‍ക്കു ഭാഗിച്ചുകിട്ടിയ സ്ഥലം വിററ്‌ 


i തങ്ങള്‍ക്കവകാശങ്ങള്‍ ഇല്ലാത്ത ഒരു കുടിലില്‍ 


താമസമാക്കിയിരിക്കയാണ്‌. ജീവിക്കാന്‍ .നി 


. പ.വൃത്തിയില്ലാഞ്ഞു ചെയ്തതാണ്‌. 
|... പുഴയില്‍ ശവം ദഹിപ്പിക്കാന്‍ പാടില്ല 
: | എന്ന്‌, പഞ്ചായത്തിന്‍െറ വിലക്കുണ്ട്‌. പൊതു 


ശ്മശാനം നാട്ടില്‍ ഇല്ലാതാനും. ഉണ്ടായിരു 


“ന്നത്‌ പുഴയോരത്തെ. എരിക്കിന്‍കാടാണ്‌. 
' | അവിടെയൊക്കെ അനാഥര്‍ കൈയേറി കുടി 


| ലുകള്‍ കെട്ടി താമസമാക്കി. 
! അമ്മതന്നെയാണ്‌. ശഠിച്ചത്‌, തനിക്ക്‌ 
അഞ്ചു വിരലും ഒരുപോലെയാണ്‌ ഉളളത്‌. 
തുല്യമായി വീതിക്കണം. അല്ല, ഏററക്കുറവു 
4 കള്‍ വന്നാലും കൂട്ടത്തില്‍ ആര്‍ക്കും cad 
തെ പാടില്ല. _ 
എത്ര പെട്ടെന്നാണ്‌ കൂടപ്പിറപ്പുകള്‍ അക 
പ.ന്നത്‌! വെറും ആറേഴുകൊല്ലം. ക 
5 അനിയത്തി മുഖത്തു നോക്കിയാണ്‌ പറ 
ഞ്ഞത്‌: . “ഒററയ്ക്കാവുന്നതുതന്നെയാണ്‌ 
സുഖം! ഉണ്ടെങ്കിലുണ്ട്‌, ഇല്ലെങ്കിലില്ല, വേറെ 


യാരുടെയും “മുനാശ' വേണ്ടല്ലൊ!” 
ദ കത്തിക്കാന്‍ വിറക്‌ കീറുന്നതുപോലെ. 


“ പൊളിഞ്ഞതോ പൊളിച്ചതോ? 


ലി 


കല കൌമുദി 28 


₹ 
Ea 








ചീളായി എന്ന നേര്‍ അവശേഷിക്കുന്നു. ; 

ആരെ രക്ഷിക്കാന്‍ അച്ഛനെ ധിക്കരി 
“ചപോലും തയ്യാറായോ അവര്‍ പിറേറന്നു 
തന്നെ പറയുന്നു: “വീടൊഴിഞ്ഞു കിട്ടണം!” 

അച്ഛന്‍ , കേട്ടുവോ? കേട്ടിരിക്കണം. 
എങ്കില്‍ അവസാനത്തെ ചിരി അച്ഛന്‍േറത്‌. 
അല്ല, ചിരിയായിരിക്കില്ല. കണ്ണീര്‍ത്തുള്ളി. 
നേരിയ ആശ്വാസവും : തോന്നിക്കാണും: 
ഇത്രയേറെ താന്‍ ഗ്രയാതപ്പെട്ടിട്ടും പഠിയാ 
ത്തത്‌ ഇനിയും വൈകുംമുമ്പ്‌ പഠിഞ്ഞു 
കിട്ടിയല്ലോ, സീമന്തപു്രതന്‌! ഇനിയെങ്കിലും 


അവന്‍ അവന്‍െറ വഴിക്ക്‌ കടി 3 


പൊയ്ക്കോളും. 


Bl 


ഉദ്യോഗം രാജിവച്ച്‌ അരിഷ്ടിച്ചു ജീവിച്ചും 


കവിതയെഴുതാന്‍ വന്ന ആളെ തങ്ങളില്‍നിന്നു 


വഫാ 





അകററുകയാണ്‌ നല്ലതെന്ന്‌. കൂടപ്പിറപ്പുകള്‍ 


ക്കു തോന്നിയതില്‍ അദ്ഭുതമില്ല. പഴയ 
ബന്ധം തുടര്‍ന്നാല്‍ വീട്ടിലെ സ്വത്തിന്‍െറ 
ഓഹരി ചോദിച്ചുവാങ്ങാന്‍ ബുദ്ധിമുട്ടാവും. 
വീട്ടില്‍ ഉളുളതപ്പടി സ്വന്തം - കൈയില്‍ 
ഒതുക്കുക എന്നത്‌ ഒട്ടും നടക്കില്ല. “എനിക്ക്‌ 


- ഒന്നും ' വേണ്ട്‌ എന്നു. മനംമടുത്തൊഴി 


യുമെന്നുതന്നെയായിരിക്കും അന്നത്തെ കണ 
ക്കുകൂട്ടല്‍. ഗള്‍ഫില്‍ .പോയവനായീ, കാഴ്ച 
യില്‍ പണത്തിന്‍െറ, കൂടുതല്‍ വലിയ ഉറവിടം. 
അവനും ഭാഗപക്ഷം! . 

' “നമുക്ക്‌” എന്നതിനു പകരം - “എനിക്ക്‌ ' 
എന്ന വാക്കിന്‌ മുന്‍തൂക്കം. രക്തബന്ധത്തെ 
മറികടന്ന്‌ അരക്‌ഷിതത്വബോധത്തിന്‍െറ വ 


. ഉര്‍ച്ച. പ്രായോഗികബുദ്ധി എന്നു വിശേ 


ഷിപ്പിക്കപ്പെടുന്ന ബുദ്ധിശൂന്യത. 
. പെയ്തതൊന്നുമായില്ല എന്ന ഹുങ്കാര 


ത്തോടെ മഴ. പ വരുന്നുവെന്നും 
aa 


E | കിടപ്പുണ്ട്‌. ഉറങ്ങിയിട്ടില്ലെന്നു തെളിയിച്ചു; 


അത്‌ വേണോ?” " ഇതേ കട്ടിലില്‍ ഇരുന്ന്‌ 


അച്ഛന്‍ ഉറക്കെ ചിന്തിച്ചു: ' ചേര്‍ച്ച... 


“കാര്യം ഈ. വക. , ആലോചനകള്‍ക്ക്‌ 
അപ്പുറത്തെത്തി: ഇനി... 


--അനിയന്‍െറ കല്യാണം. ആളെ, അവന്‍, 
തന്നെ നിശ്ചയിച്ചു. ബാക്കി കാര്യങ്ങള്‍ 


തീരുമാനിക്കണം എന്നാണ്‌ കത്ത്‌: ഓഈപചാരി 


കമായ dannii അച്ഛന്‍ പോക: 


. ച്ഛനല്ല. ഏട്ടന്‌: അവളുടെ 





ടെ തീരുമാനം. 


) എന്നൊന്നും അവര്‍ കരുതീട്ടുണ്ടാവ്ല്ല്യ!”” 


മറുപടി എഴുതണ്ടത്‌ ?” 


ന്നത്‌ ? അവന്‍ ഇപ്പൊ... 










ധാകൃഷ്ഒ നന്‍ 


“'തനിക്കെന്തുതോന്നി 
കണ്ടിട്ട്‌ 
“നല്ല തന്‍റടം. അഭംഗി 
യൊന്നും കണ്ടില്ല." കത്ത്‌ അ 


ജോലിസ്ഥലത്തു പോയി ഒന്നു കാണണം. : 


എന്നിട്ട്‌ അച്ഛനോടു പറഞ്ഞ്‌ സമ്മതിപ്പി | 
ക്കണം. 


"പഠിപ്പ്‌ അവനെക്കാള്‍ വളരെ കൂടുത 


ല്ലെ?” 
“അത്‌. നല്ലതല്ലെ? 


അല്ലെ!” 


- ഉളളത്‌ ഇനിയുളള കാലത്ത്‌ .. 
എങ്ങനെ കിട്ടി, അവന്‌ ഇത്‌? 2” 


'“അവളുടെ ചേട്ടന്‍ ഇവന്‍െറ ഒരു കൂട്ടുകാര 
നാണ്‌.” 


“അറിയില്ല. അച്ഛന്‍ എന്താണ്‌ ഒരു 
തൃപ്തിക്കേടുപോലെ... ക? 


“എല്ലാ കഥകളും അറിയാവുന്ന സ്ഥിതി 

ക്ക്‌... ആട്ടെ, അവള്‍ ടട ടര്‍ 

അവിടെയും തുടരാനോ? 
“തല്ക്കാലം ജോലി കളയാനാണ്‌ അവളു 


'അങ്ങോട്ടൊരു പാലമേ അവര്‍ക്കു വേണ്ടൂ 
എന്നു വന്നാല്‍... 
“പച്ചയുളേളടത്തല്ലേ മേയാന്‍ പററു?”' 


ഉറക്കം വരാന്‍ വൈകുന്നതുകൊണ്ട്‌ |. 
സ്റേറഷന്‍ ഉറങ്ങുംവരെ അച്ഛന്‍ റേഡിയോ | 


ഓഫാക്കാതിരിക്കുക പതിവായിരുന്നു. നാടക 
വാരം. ആരോ ആരെയോ ശകാരിക്കുന്നു. 


“എല്ലാ നാടകത്തിലും ഒരേ ആള്‍ക്കാരാണ്‌ [ 


അഭിനയം എന്നു തോന്ന്‌ ണു!" 
.അമ്മ താഴെ തറയില്‍ മെത്തപ്പായയില്‍ 


“എല്ലാ നാടകൂം ഒരേ ആള്‌ ഇരുന്നു കേള്‍ക്കും 
“ഞാന്‍ എന്താണ്‌. അച്ഛാ, അവന്‌. 


“തല്ക്കാലം അവടെ നില്ക്കട്ടെ. -അത്ര 
യ്ക്കല്ലേ ആയിട്ടുളളു (പായം. ചവര്‍ക്കുന്നോ 
മധുരിക്കുന്നോ എന്നറിഞ്ഞിട്ടു ?... 

“ഇഷ്‌ടപ്പെട്ട ആരെയെങ്കിലും കൊണ്ടു. 
വന്നോളാനല്ലേ അച്ഛന്‍ എന്നോടു പറഞ്ഞി 


ത്തി 


ചിന്നെ Ss ദൂഷന്‍മാസ്ററര്‍ വേണ്ടല്ലൊ, 1 


““ജോലി ചെയ്യാന്‍ യോഗ ൃത രണ്ടുപേര്‍ക്കും 





ens oct ത്ന 


““വൃത്യാസണ്ട്‌ . അവനൊരു മ്മാ! 
“ഇനി അങ്ങനെ ഒന്നല്ലേ ഉളളു, അതുംകൂടി 
കഴിഞ്ഞോട്ടെ, വേഗം.” അമ്മ തലയുയര്‍ത്താ 
തെ ഇടപെട്ടു:  മൂക്കുകയറിട്ട്‌ പിടിക്കാന്‍ 
ആരെങ്കിലും ഉണ്ടായ യാല്‍ ആശ്വാസായി!'' 
“ കിടപ്തുശുപാര്‍ശ! ' അച്‌ഛന്‍ ചിരിച്ച: 
“കവിതക്കാരന്‌ നോ പ്രേമം! കാശുണ്ടാക്കാന്‍ 
പോയവനാണ്‌ മേഫ്പസന്‍ ദേശം! 
അമ്മ ഒരു ബാലപാഠമാല തന്‍െറ ചിരിക്കു 
കൂട്ടാക്കി: ''അണ്ണാര്‍ക്കണ്ണാ മുറിവാലാ, കാലം 
മാറിയതറിവീലേ! കാററു വരുന്നതു കണ്ടില്ലേ, 
കടലലറുന്നതു കേട്ടില്ലേ!” 
“ഞാന്‍ അവന്‌ എഴുതാം, "' അച്ഛന്‍ 
റേഡിയോ ഓഫാക്കി: ““അതിന്‍െറ മറുപടി 
പോലെ ചെയ്യാം.” | | 
അവന്‍െറ മറുപടിക്കത്തു വന്നപ്പോള്‍ _ 
അച്ഛന്‍, പോയി കല്യാണം നിശ്ചയിച്ച്‌, 
തിരികെയെത്തി അമ്മയോടു വിവരങ്ങള്‍ 
പറഞ്ഞ്‌, ചോദിച്ച: "ഇപ്പൊ തനിക്ക്‌ 
മക്കളെ? 
- അഞ്ചു വിരലുകള്‍ നിവര്‍ത്തിയ അമ്മയ്ക്ക്‌ 
അച്ഛന്‍ തിരികെ പത്തു വിരലുകള്‍ ) 
നിവര്‍ത്തിക്കാണിക്ചു കൊടുത്തു: ഒന്നുകില്‍ 


' ഇര, അല്ലെങ്കില്‍ പൂജ്യം!" 


അച്ഛന്‍ ഈ കല്യാണത്തിന്‌ വേണ്ട്രത 


അനുകൂലമല്ലായിരുന്നു എന്നൊരു തോന്നല്‍ 
. അനിയത്തിയമ്മയ്ക്കും അവളുടെ വീട്ടുകാര്‍ 


ക്കുമുണ്ടായി. അവരത്‌ മറച്ചുവയ്ക്കാന്‍ 
ശ്രമിച്ചുമില്ല. - 

-- അവന്‍ വിദേശത്തു പോയിട്ട്‌ ഒരാണ്ടു 
തികയുംമുമ്പായിരുന്നു കല്യാണം. ഒരാള്‍ 
ഗള്‍ഫില്‍ പോയാല്‍ വീട്ടിലേക്ക്‌ പണം 
പവഹിച്ച തുടങ്ങുമെന്ന നാട്ടുധാരണ അവന്‍ 
പോയതില്‍പ്പിന്നെ അച്‌ ഛനെയും അലട്ടാന്‍ 
തുടങ്ങിയത്‌ പലരും പണം കുടമായും 


. ദാനമായും ചോദിക്കാന്‍ വന്നപ്പോഴാണ്‌. 


(അവന്‍ പണമൊന്നും അയയ്ക്കാറില്ലായിരു 


' ന്നു. അവിടെ കിട്ടുന്നത്‌ അവന്‍െറ ധാരാളിത്ത . 


ത്തിനുതന്നെ മതിയായില്ല. 
വിവാഹത്തിനായി അവന്‍ വന്നപ്പോള്‍ 
അച്ഛന്‍ അവനോടന്വേഷിച്: “ഒരു വീടു 
പുലര്‍ത്താന്‍ അവിടെ തനിക്കു വകയുണ്ടോ? 
അവന്‍ നന്നായി നീട്ടിമൂളി. 
അച്ഛന്‍ എഴുന്നേററു പോയപ്പോള്‍ 
അടുത്ത ശ്വാസത്തിന്‌ അവന്‍ രഹസ്യമായി 
ആരാഞ്ഞു: “ഒരു പത്തു ഉറുപ്പിക തല്ക്കാലം 
തരാന്‍ ഏട്ടനു സാധിക്കില്ലെ?”” . 
' കല്യാണച്ചെലവുകള്‍ക്ക്‌ . 


-്രയാസമാണെന്നറിയാം, കിട്ടാന്‍. വിദ്വാന്‍, - 


ആര്‍ക്കായാലും, കൊടുത്താല്‍ വാങ്ങാറില്ല; 
ആരോടും വാങ്ങിയാല്‍ കൊടുക്കാറുമില്ല! 

മണത്തറിഞ്ഞ്‌ അച്ഛന്‍ പിടികൂടി താന്‍ 

അവന്‍ എത്ര പണം കൊടുത്തു? 
“തന്‍െറ കൈയിലുണ്ടായിരുന്നതോ അ 

തോ...” 

' നേരു പറഞ്ഞു: "അവളുടെ മിന്നികളൊക്കെ_ 
ബാങ്കില്‍ കൊടുത്തു. 


ലാം തിന 


പുറത്തു ചാടാന്‍ വാതിലും ജക്കില്ല. 


പൊടിപൊടിച്ചു സംബന്ധം! 
“കാര്യം നന്നായി നടന്നില്ലെങ്കില്‍...” 
““അവനൊരു സുല്‍ത്താന്‍ !... താനോ, 


എന്നേക്കാള്‍ കഷ്ടം!” 


“തന്നാല്‍ തരട്ടെ. ക 
1 കിട്ടും! 

Pegs 8 കഴിഞ്ഞ്‌ പോകുമ്പോള്‍ ആ 
ച്ഛന്‍ അവനോടു, പറഞ്ഞു: ക്യു ല്‌ 
ടെ യോഗം വേണ്ട! 

ചിരിച്ചുകൊണ്ടാണു പറഞ്ഞത്‌. അവനും 
ചിരിച്ചു, തിരിഞ്ഞു നിന്നു: “അതെന്തു 
യാഗം?” 

“പ്രേമവിവാഹം കഴിഞ്ഞാല്‍ ന 
നം, പിന്നെ അടുത്ത പ്രേമവിവാഹം-- 
അങ്ങനെയാണല്ലൊ സായ്പിന്‍െറ നാട്ടില്‍. 
അതു വേണ്ട എന്നു മാത്രം! 

““ഈ അച്ഛന്‍! ' കിളുകിളുന്നനെ അവ 
ന്‍െറ ചിരി. 

““അവളെ എപ്പഴാ കൊണ്ടുപോണത്‌? ; 
“ഞാന്‍ പോയിട്ട്‌ കടലാസ്സയയ്ക്കാം. 
പാസ്പോര്‍ട്ടു മുതത്ധ എല്ലാം ഉരിയ . 

വേണം.” 

““താന്‍ വന്ന്‌ കോണ്ടുപോവ്വോ?” 

'കയാറിവിടാമമെന്ന്‌ ഏട്ടന്‍ സമ്മതിച്ചി 
രിക്ക്ണു. 
“പെട്ടിയിലാക്കി മുശദവച്ച്‌ കയററും₹ 
'“എയര്‍പോര്‍ട്ടിലെത്തിച്ചാത്‌ മതി.” 
*“തനിച്ച്‌ വിമാനത്തില്‍... 1 [ 
“അതിനെന്താണ്‌, ചുഞ്ഞുകുടികള്‍വലെ 
തനിച്ച്‌... . | 
“ഓ, പഴീലെങ്ങും നിക്ക്ല്ലയല്ലൊ, അല്ലി 











ഇടയിലെങ്ങും!' 
' കളളാടിത്തിരുമേനിക്ക്‌ ചെറിയ ഒരു സംശ 
യഃ “അതില്‍ എത്രനേരം ഇരിക്കണു | 
അവടെ എത്താന്‍? രണ്ടുമൂന്നു. മണിക്കുറെല്കി | 
ലൂം വേണ്ടേ? അതിനെടയില്‍ ളു; ] 
വഴി? ന 
“കുളിമുറിയൊക്കെ അതിനകത്തുതന്നെ 
ഉണ്ട്‌, തിരുമേനി, ' അനിയന്‍െറ ചിരി. ; 
*ശര്യാവും! കഴിഞ്ഞ മണ്‌ ഡലക്കാലത്ത്‌ 
ഒരു പുലര്‍ച്ചെ കുളിക്കാന്‍ പോവുമ്പൊ, 
എന്‍െറ നെറുകേല്‌, പുണ്യാഹും വീണു, 
കുന്നിക്കുരുവോളം. മറേറ രപസാദും വീണു! 
കുളി കഴിഞ്ഞിട്ടാവാത്തത്‌ ഭാഗ്യം!"  ,[- 
അച്ഛന്‍ ആശ്വസിപ്പിച്ചു: “അത്‌ വല്ല 
കടവാതിലുമാവും, തിരുമനസ്സേ! മററതൊന്നും 
അതിന്‍റുളളന്ന്‌ പുറത്തേക്കു വീഴ്ല്ലയ. 
“തീര്‍ച്ച?” 
“തീര്‍ച്ച.” 
“ഹാവു, ആശ്വാസായി! സത്യം പറഞ്ഞാല്‍ 
ആ 'എക്കാശങ്കേടെ മനമ്പുരട്ടല്‌ ഇപ്പ 
] 
വ്‌ പിരിയുമ്പോരു 
അവന്‍ പറഞ്ഞു; ആ പണം ഞാന്‍ 
അയച്ചുതരാം: ' 
. അന്നേ പറഞ്ഞു: "വേറെ പണം വല്ലതും 
വീട്ടിലേക്കയയ്‌ ക്കുന്നെങ്കില്‍ എന്‍െറ പേരില്‍ 
അയയ്ക്കരുത്‌; അച്ഛനേ അയയ്ക്കാവു. 
““അതെന്താണങ്ങനെ? 














PS കയമുദ്്‌ 29 


NS, 








| ഈ പുസ്തകം ജൂണ്‍ അവസാന. 
“| വാരത്തില്‍ പ്രസിദ്ധീകരിക്കുന്നു. 


| | Harvest Publishing & Marketing 


1 നിങ്ങള്‍ക്കും. 































ആയിരങ്ങള്‍ . 
ലക്ഷങ്ങള്‍ നേടുന്ന ഓഹരി | 
വിപണിയെക്കുറിച്ച്‌ ഇതാ 

ഒരു സമ്പൂര്‍ണ്ണ ഗ്രന്ഥം. 

ഡോ. മാധവന്‍കുട്ടി രചിച്ച 
ഓഹരിയുടെ ലോകം 
സമ്പത്തിന്‍െറ ലോകം 


- ഓഹരി വിപണിയെക്കുറിച്ച്‌ 
.ഒരു നിക്ഷേപകന്‍! അറിഞ്ഞിരി 
1 ക്കേണ്ട എല്ലാ കാര്യങ്ങളും 
“സവിസ്തരം -പ്രതിപാദിച്ചിട്ടുള്ള 


മുഖവില : 55 രൂപ. 
ഇപ്പോള്‍ ആവശ്യപ്പെടുന്ന 
ആദ്യത്തെ ആയിരം പേര്‍ക്ക്‌ 
35 രൂപ മാത്രം 
വിദേശത്തേക്ക്‌ 150 രൂപ 
- എം.ഒ/ഡിഡി' അയേക്കണ്ട 
വിലാസം, 


- Room No.E, Il Floor, Indira building 
M.M. Ali Road, eos 673002 _ 


ധനനസകും! 





രി വിപണിയില്‍ 
എങ്ങനെ വിജയിക്കാമെന്ന്‌ 
സരളമായി വിവരിക്കുന്ന 
മലയാളത്തിലെ 
ആധികാരിക ഗ്രന്ഥം. . 


കോപ്പിക്ക്‌ “ധനം പബ്ലിക്കേഷന്‍സ്‌ 

പ്രൈവറ്റ്‌ ലിമിറ്റുഡി'ന്‍െറ 
പേരില്‍ 65/- രൂപയുടെ ഡ്രാഫ്റ്റ്‌/ . 
ചെക്കി/ എ.ഒ. സഹിതം എഴുതുക. 
(ട്ടു സ്റ്റേഷന്‍ ചെക്കിനോഒ 

. 10/- രൂപ കൂടുതല്‍ അയക്കുക.) 


ധനം പബ്ലിക്കേഷന്‍സ്‌ പൈവറ്റ്‌ ലിമിറ്റഡ്‌ . 
കടവന്ത്ര, കൊച്ചി-ഒ 020 
ഫോണ്‍: 355840, 356494. 




















“നല്ലത്‌ അങ്ങനെയാണ്‌, എല്ലാങ്കൊണ്ടും. 
ge നോക്കുന്നത്‌ അച്‌ ഛന്‍തന്നെയാണ്‌, 
ആച്ചുമതല മഹാശല്യമാണെന്നു പറയുമെങ്കി 
ലും അത്‌ അച്ഛന്‍െറ ആരോഗ്യത്തിനു 


' ഗുണമാണു ചെയ്യുന്നത്‌. അങ്ങനെ തു 


ണ്ടത്ാവശ്യമാണ്‌. 

'പെങ്ങന്മാരില്‍ നാട്ടില്‍ ഉളളവളുടെ ഭാവം 
അല്പം പകര്‍ന്നിട്ടുണ്ടെന്നു തീര്‍ച്ച. വീട്ടിലുള്ള 
തടുത്ത്‌ ഏട്ടന്‍ കഴിയുന്നു, അതുപോലും 


കാലംകൊണ്ട്‌ നശിപ്പിക്കും എന്ന ആക്ഷേപം 
അവളുടെ മുഖത്ത്‌. അച്ഛന്‍െറ കാലശേഷം ' 
' എല്ലാതും - അമ്മയുടേതാകുമ്പോള്‍ ഏട്ടന്‍ 





NBS NEWS 
ശബ്ദതാരാവലിക്കു 
[ തുല്യം 
ശബ്ദതാരാലല? മാത്രം 


ലിമ; ശബ്ദ 

താരാവലി മലയാള-മലയാള 

നിഘണ്ടു 16-ാം യി 1992 

ഒക്ടോബര്‍. 2-നു” a | 
രിക്കുന്നു. 


മുഖവില 300 ത്ര. 
“പ്രീ-പബ്‌ ളീക്കേഷന്‍ സരജന്യം: 
ഒന്നിച്ചടച്ചാല്‍ 175 രൂ. 
തവണകളായി 200 രൂ. 
 (50+50+50+50) 


എന്‍. ബി. എസ്‌. ശാഖകളിലും 
ഏജന്‍സികളിലും - പണമടയ്ക്കാം. 


തപാലില്‍ വേണ്ടവര്‍ എം. ഓ.യോ | 


ഡ്രാഫ്‌ റേറാ റ്‌ അയ 

യ്ക. 

നാഷനല്‍ ബുക്കസ്സാള്‍ 
കോട്ടയം 









“എല്ലാം സ്വന്തമാക്കി വിററു നശിപ്പിച്ചാലോ | 


എന്ന്‌ ഭയവും. വലിയമ്മയുടെ . താവഴിയില്‍, 
- അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെ; 


പക്ഷേ, (പശ്നമില്ല; വലിയമ്മയ്ക്ക്‌ വേറെ 


ഒരു മകനേയുളളു; അയാള്‍ ഭാര്യവീട്ടിലാണ്‌; 
പെണ്‍കുട്ടികളില്ല, വലിയമ്മയ്ക്ക്‌ . ഇവിടെ | 


കാര്യം അങ്ങനെയല്ല, എനിക്കു രണ്ടു 
കുട്ടികളായി. അവര്‍ക്ക്‌ എന്തെങ്കിലും വേണം. 


ഒരു ഏടത്തിയമ്മയുണ്ടായതില്‍പ്പിന്നെ ഏട്ടന്‌ E 


സ്വന്തം കാര്യമേയുളളു; പഴയ കൂറില്ല. 


അവന്‍ പണമയയ്ക്കുന്നത്‌ കൈകാര്യം, 


ചെയ്യാന്‍കൂടി തുടങ്ങിയാല്‍ ഈ നിലപാട്‌ 
കൂടുതല്‍ വഷളാവും. 

. അനിയന്‍െറ കണ്ണില്‍ തെളിഞ്ഞ പരിഭവവും 
സങ്കടവും ഒരു അലട്ടായി എങ്കിലും ഇത്തരം 
ചിന്തകളുംന ്യായങ്ങളും അവനെ അറിയിച്ചില്ല. 

ഏട്ടന്‍ അങ്ങനെ ഒഴിയാനൊന്നും നോ 


§ ക്കണ്ട!” 


"“ഇല്ലെടാ, നീ സന്തോഷമായിട്‌ പോ!” 
അവന്‍ തിരിഞ്ഞുനിന്നു; “ഞന്‍ ഒരു 
പൊട്ടനാണെന്നും ഒന്നും അറിയുന്നില്ല എന്നും 
ഏട്ടന്‍ വിചാരിക്കരുത്‌! ഏട്ടനെപ്പോലെ വി 
ഡ്വ്ദിയാവാന്‍ ഏതായാലും ഞാന്‍ നിശ്ച 


യിച്ചിട്ടില്ല! അച്ഛന്‍ കുറച്ചു വല്ലതും | 


അയച്ചുകൊടുക്കും. അതില്‍ തത്‌ ഒ 
ന്നും... ൦ 
ചിരിക്കാന്‍ നോക്കി; ' 'അമ്മയെ മറന്നോ?” 
“ഒന്ന്‌ എന്നാല്‍ രണ്ട്‌!” ' അവനും ചിരിച്ചു, 
നിറകണ്ണോടെ: ““ബാക്കിയൊക്കെ സൂത്രക്കാ 


രാണ്‌! അവരുടെയെല്ലാം അടവുകള്‍ അ 2 


കൈയിലിരിക്കട്ടെ!'” 

“അതൊക്കെ നിന്‍െറ ഇഷ്ടം. ആരും 
സൂരതക്കാരല്ല. ഭാവിയെക്കുറിച്ച്‌ എല്ലാര്‍ക്കും, 
ഭയം. അആരതയേ ഉളളു. എന്‍െറ പേരില്‍, ഞാന്‍ 
ആവശ്യപ്പെടാതെ, ഒന്നും അയയ്ക്കരുത്‌ .'”. 

അനിയത്തിയമ്മയെ പാര്‍സ്ലാക്കുന്നതി 
നോടനുബന്ധിച്ച നിര്‍ദ്ദേശങ്ങള്‍ ഒരിക്കല്‍ 


ക്കൂടി വിശദീകരിച്ചവസാനിച്ചതോടെ അവന്‍െറ | 


ഫ്ളൈററ്‌ അനൌണ്‍സ്‌ . ചെയ്തു കേട്ടു. 


'അവന്‍ ആള്‍ക്കൂട്ടത്തില്‍ മറയുമ്പോള്‍ ചെറിയ 
ഭൂമിയിലെ വലിയ ദൂരങ്ങള്‍ ഉള്ളില്‍ അട്ടഹസി . 


തുടരും) ഴ്‌ 


മാധവ വോയും 


എല്ലാ TS ഉര്തമടോണിക്‌ ൂ 


മാധവ ബാ 


ഉദിവനം. 


ശിശുക്കശക്കുളള ല്‍ വരേചന തൈലം 


എലാ. മരുന്നുകടകളിലും ലഭിക്കുന്നു ) 


സ്‌റേറാക്കിസ്‌ റന്റുകഠം: ശ്രീധരി ആയുര്‍വേദിക്‌ സ്‌ം ററാഴസ്‌, സ്െകട്ടേവ 
യററിന്‌ എതിര്‍വശം; ശര്‍മ്മാ മെഡിക്കല്‍സ്‌, പഴവങ്ങാടി, തിരുവനന്തപുരം. - . 














ക എന്നെ ഉപേക്‌ ഷിച്ചു എന്നു 


തന്നെ കരുതിയതാണ്‌. അശരണനായി 


വലിഞ്ഞു നീന്തുന്ന ദീനയായൊരു ഇഴജുന്തുവി 
നെപ്പോലെ കഥയുടെ പിന്നാലെ എനിക്ക്‌ 
കാലുകളില്ലാതെ ഇഴയേണ്ടിവന്നു. അപ്പോ 


- ഴെല്ലാം കഥ തെന്നിമാറി. 


പകുതിവച്ച്‌ എഴുത്ത്‌ നിലച്ചുപോയ ഒരു 
കഥയാണ്‌ ഇപ്പോള്‍ എന്നെ മുന്നോട്ടു |, 


നയിക്കുന്നത്‌. അതു പൂര്‍ത്തിയാക്കണം എന്ന 


നിശ്ചയത്തോടെയാണ്‌ വീട്ടിലെത്തിയത്‌. 


. വെയിലില്‍ കരിഞ്ഞുപോയ പൂച്ചെടികളും 


മൂറ്റവും വിദൂരഗോളത്തിലെ പുരാതനമായ 
ഉല്ക്കകളെ ഓര്‍മ്മിപ്പിച്ചു. . 


അയയില്‍ ഉണങ്ങാനിട്ട വസ്ത്രങ്ങള്‍ 


വലിച്ചെടുത്ത്‌ അകത്തേക്ക്‌ കയറിപ്പോകുന്ന 
തിനിടയിൽ അവള്‍ പറഞ്ഞു: മണ്ണും 


കരിയുന്നതിനുമുമ്പ്‌ ഒരു മഴപെയ്താല്‍ 


മതിയായിരുന്നു.” 
“ അവളുടെ വാക്കുകള്‍ വെറുതെയാവാറില്ല, 


ആദ്യമഴയത്ത്‌ ഭൂമിയുടെ സുഗന്ധവും പേറി | 


വരുന്ന നനവുളള കാറ്റില്‍ ഇറവെളളം വീഴുന്ന 


ശബ്ദംകേട്ടിരുന്നാണ്‌. ആദ്യത്തെ കഥ എഴു: . 
തിയത്‌. അത്‌ പത്രാധിപര്‍ ഡ്രസിദ്ധപ്പെ | 


ടുത്തിയില്ല. ആ കഥ ഇപ്പോഴും ഉള്ളിലുണ്ട്‌ . 


ഭൂമിക്കടിയില്‍ വേരുപടര്‍ത്തിനില്ക്കുന്ന ഇല |. 


കള്‍ ഉണങ്ങിപ്പോയ ഒരു ചെടി ആദ്യമഴയ്ക്ക്‌ 


കിളൂര്‍ക്കുന്നതുപോലെ ഇന്നുരതി ആ ' 


കഥയ്ക്ക്‌ വീണ്ടും മുളുപാട്ടിയേക്കും. 


. പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടില്ലാത്ത 


ഏറ്റവും നല്ല .ഫലിതമാണ്‌ ജീവിതം എന്ന്‌ 
കഥ എന്നോട്‌ ചിലപ്പോഴൊക്കെ വിളിച്ചു 
പറയാറുണ്ട്‌ . പക്ഷേ, ചിരിപ്പിക്കുന്ന കഥ. 
യെഴുതാന്‍ ഞാന്‍ അശക്തനാണ്‌. വായന. 


ക്കാരില്‍ ചിലരെങ്കിലും അത്‌ ചോദിച്ചിട്ടുണ്ട്‌. es 


ഒരു ഫലിതത്തിന്‍െറ അതിലളിതവും 


സുതാര്യവുമായ വടീവിലേക്ക്‌ ലഫ്രൂകരിച്ച്‌ - 
ജീവിതത്തിന്‍െറ- ശക്തികെടുത്താന്‍ ഞാന്‍ |. 


ആഗ്രഹിക്കുന്നില്ല. 


ജീവിക്കുക എന്നത്‌ തികച്ചും കഠിനതരമായ 


ഒരു ര്പവൃത്തിയാണ്‌ . 


അതിന്‍െറ ഗാരവത്തെ എല്ലാം കെടുത്തി 1 | 
ക്കളയുന്ന ചിരിയല്‍ മുക്കി ഷണ ഡമാക്കരുത്‌ 


എപ്പോഴും പൊഴിക്കുന്ന നറുംചിരികള്‍ക്ക | 


കത്ത്‌ മറഞ്ഞിരിക്കുന്ന ശോകനായകന്‍െറ ; E 
കറുത്തുകരുവാളിച്ചമുഖം അവന്‍െറ കാല 


ശേഷം ഏതെങ്കിലും ചരിശ്രമ്യൂസിയത്തില്‍ 


സൂക്‌ ്‌ ഷിച്ചുവച്ചതുകൊണ്ട്‌ എന്തുകാര്യം ₹ 


വേണ്ട അതിപ്പോള്‍ തന്നെ നമുക്ക്‌ പങ്കു 


- കലാകൌമുദി 31 


Hae Ws 


La 


യ 


വയ്ക്കാം..... 
i 
1 ൽ 
അകത്തി ൽ ആകെ പുഴുങ്ങിക്കെട്ി നിന്നിരുന്നു: 


| ചൂടിന്‍െറ ഒരു വീര്‍പ്പ്‌ ഉണങ്ങിയ, വസ്‌ ശ്രങ്ങ 
ളുടെ ഗന്ധവുമായി ചേര്‍ന്നു ശരീരത്തെ 
പൊള്ളിച്ചു. ഞാന്‍ കൈയിലുള്ള നിലക്കടല 
പ്പാതി ഒളിപ്പിച്ചുവച്ച. ലോകത്തിലെ ഏറ്റവും 
ചെരിയ -ആവശ്യങ്ങളേ അവള്‍ക്കുണ്ടായിരു 
ന്നുള്ളു. അതെല്ലാം പിതാവ്‌ കൊച്ചുകുട്ടി 
|.ക്കെന്നപോലെ ഞാന്‍ നിറവേറ്റിക്കൊടുത്തു. 

"ഇതാ നമ്മുടെ ദാമ്പത്യത്തിന്‍റെ മധുരം” 
നാരുകാല്‌ പനികമായ പ്രയോഗത്തോടെ 

“| ഞാന്‍ ആ. കൊക്ചുപൊതി അവള്‍ക്കുനേരെ 


നീട്ടി. രാ്രിയില്‍ എല്ലാവരും ഉറങ്ങിക്കഴിയു . 


“തും നെ 


1 മ്പോള്‍ അവള്‍ പാടാറുള്ള 
(നീ എന്നെ 


മുജ്ക്കൊ ഹസ്നാ സിഖായാ” 


ചിരിക്കാന്‌ പഠിപ്പിച്ചു) എന്ന പഴയ ഉറുദുഗാനം : 


ിക്ക്‌ ജീവിതത്തില്‍ ; പ്രതീക്ഷ നല്‍കിത്തു 
ടങ്ങിയിരുന്നു. കടങ്ങളുടെ അനന്തമായ 
കടലില്‍ നിലകിട്ടാെ . കൈകാലിട്ടടിക്കു 
മ്പോഴാണ്‌ അവള്‍ ജീവിതത്തിലേക്കുവന്നത്‌. 
എല്ലാ മദ്‌ധ്യവര്‍ത്തിമറ, ുഷ്യരെയും പോലെ 
ഞാനും ജീവിതത്തോട്‌ നിരന്തരമായി പൊ 
രൂതിക്കൊണ്ടിരുന്നു. “യാതനകളുടെ പെരു 
വ്ഴിയില്‍, നിവര്‍ന്നുനില്‌ ക്കാന്‍ ആവതില്ലാതെ 


se തളര്‍ന്നുപോയ എന്നെ മെലിഞ്ഞു 


റായ കൈകള്‍കൊണ്ട്‌ അവള്‍ പിടി 


ക പിരിപ്പിക്കാനാവില്ലെങ്കിലും 
Ps . താണ്‌. 


1 എനിക്കിപ്പോള്‍ ചിരിക്കാന്‍ കഴിയും. 


ഞാന്‍. അവളുടെ മടിയില്‍ തലവെച്ചു. 


പുറത്തെ  ഉഷ്ണത്തിന്‍െറയും അകത്തെ 
ചൂടുളള ആവിയുടെയും കുമിറലില്‍ നിന്ന്‌ 
ഞാന്‍ ലം ത്തി കുളിര്‍മ്മയി 
ലെത്തി. ൦ 

“അവള്‍ പറഞ്ഞു; 
കത്തുവന്നിട്ടുണ്ട്‌ .”” 

. ഞാന്‍ കത്തെടുത്തുനിവര്‍ത്തി. പതിവു 
പോലെ കഥയെഴുതാത്തതിലുളള പരാതി. 
| പുതിയ ഒരു കഥവേണമെന്ന, അഭ്യര്‍ത്ഥന. 
കത്തിന്‍െറ ഒടുവില്‍ പി.എസ്‌. എന്നെഴുതി 
എന്തോ എഴുതിച്ചേര്‍ത്തിരുന്നു--- “താങ്കളുടെ 

കഥകള്‍ നല്ലത്‌ തന്നെ. പക്ഷേ, അവ 

വായനക്കാരെ : തീരെ ആകര്‍ഷിക്കുന്നില്ല. 
താ എനം എഴു 
'തിക്കുടെ.”” 

/ എല്ലാവരെയും. പോലെ ആകാന്‍ വയ്യാ 
ത്തതില്‍ ഞാന്‍ എന്നും ലോകത്തോട്‌ 
കലഹിച്ചിരുന്നു. ലോകം എല്ലാവര്‍ക്കുമായി 
തയ്പിച്ച കുപ്പായങ്ങള്‍ എനിക്കു പാകമാ 
കാതെ വരുന്നത്‌ എന്തുകൊണ്ടാണ്‌. റ 

: എന്തുകൊണ്ട്‌ ഏന്നെ മറ്റുളളവരെപ്പോലെ 

ആക്കിയില്ല എന്നൊരുനൈതികമായ ചോദ്യം 
കൊണ്ട്‌ വിശ്രമനേരങ്ങളിലും ഞാന്‍ പുക 
ഞ്ഞുതീര്‍ന്നു. “ചിന്ന ആത്മഹത്യയാണ്‌ 
എന്ന്‌ എഴുതിയ കഥാകൃത്ത്‌ ഇങ്ങനെ . 

[1 എ്രതവണ മരിച്ചിരിക്കാം. എല്ലാം മുന്‍കൂട്ടി. 
അറിഞ്ഞുകൊണ്ടാവാം അയാള്‍ പഞ്ചനക്ഷ 
ശ്ര ഹോട്ടലിന്‍െറ കുശിനിക്കകത്ത്‌ ഗ്യാസ്‌ 


കലാകൌമുദി 32 


ഇന്ന്‌ പ്രതാധിപരുടെ 


അടയാത്ത കണ്ണുകള്‍ക്ക്‌ കാവല്‍ക്കാരനായത്‌. 

എല്ലാവരും ആവശ്യപ്പെടുന്നരീതിയിലുള്ള 
കഥയെഴുതണമെന്ന്‌ പലപ്പോഴും ആഗ്രഹിച്ച 
താണ്‌. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴൊക്കെ 
ജീവിതം എന്‍െറ കഥകളെ മാറ്റിമറിച്ചുകളയും. 
എല്ലാത്തരം ഫലവൃക്‌ഷങ്ങളുമുണ്ടായിട്ടും ഞ 
ങ്ങളുടെ മുറ്റത്തെ മുരിക്ക്‌ മാ്രമേ കായ്ച്ചി 


ട്ടുളളു. എല്ലാവരുടെയും സൂര്യന്‍ വൈകുന്നേര 


മസ്തമിക്കുമ്പോള്‍ ഞങ്ങളുടെ സൂര്യന്‍ നേരം 
 വെളുത്തയുടന്‍ അസ്തമിക്കും. സുദീര്‍ഫ്വമായ 
ഒരു പകലിനായി ഞങ്ങള്‍കൊതിക്കും. അത 
_ സാധ്യമായിരുന്നു. അതുകൊണ്ട്‌ എനിക്ക്‌ 
എഴുതാതിരിക്കാന്‍ നിവ്ൃത്തിയില്ലായിരുന്നു. 
അവള്‍ മറ്റൊരു കാര്‍ഡുകൂടി എടുത്തുവച്. 


ഒരു ചരമ അറിയിപ്പ്‌. എന്തുകൊണ്ടാവാം ' 
എനിക്ക്‌ ഒരു ജനനക്കുറി വരാത്ത്ത്‌ .. 


കടലമണികള്‍ കൊറിക്കുന്നതിനിടയില്‍ 
ഞാന്‍ മറ്റു കുത്തുകള്‍കൂടി എടുത്തുനോക്കി. 
രണ്ടുകൊല്ലം മുമ്പ്‌ വാങ്ങിയ പണം പലിശ 
യടക്കം തിരിച്ചടയ്ക്കാനുളള ബാങ്ക്‌നോട്ടീസ്‌; 
പണ്ടം പുണയംവച്ചതിന്‍െറ അവധി സൂചിപ്പി 
ച്ചുകൊണ്ടുളള നോട്ടീസ്‌; 'ജോലിയുടെ ദാ 
രൃത്തില്‍ ഗവണ്‍മെന്‍റ്‌ സര്‍വ്വന്‍റ്സ്‌ കോ- 
ഓപ്പറേറ്റീവ്‌ സൊസൈറ്റി തന്ന കടത്തിന്‍െറ 
അവധിതെറ്റിയ നോട്ടീസ്‌ 

അവള്‍ പറഞ്ഞു: 
യുണ്ട്‌, രാവിലെ പോയി ഒപ്പിട്ടുവാങ്ങണം.”' 

അതു ജുപ്തിനോട്ടീസുതന്നെയായിരിക്കും. 
പലനാളായി ്രതീക്‌ ച്ചുടൊണ്ടിരക്കുന്ന 

അവളുടെ 


ശിരസ്സുതട്ടി കടലമണികള്‍ 


പലയിടത്തായി തെറിച്ചുവീണു. അവ കൊച്ചു 


കാലുകളുള്ള ചെറുജ്രീവികളെപ്പോലെ മുറി 
യുടെ പല ദിശകളിലേക്ക്‌ ഉരുണ്ടുപോയി. 
കട്ടിലിന്‌ കീഴെയുളള പഴയൊരു തോല്‍പ്പെ 
ട്ടിയില്‍ തട്ടി ചിലവ വിറച്ചുനിന്നു. എന്‍െറ 
ജീവിതത്തിന്‍െറ ലാഭനഷ്ടങ്ങള്‍ അടങ്ങിയ 


താണ്‌ ആ തോല്‍പെട്ടി. എത്രയോ കാലമായി . 


അതെന്‍റ കൂടെയുണ്ട്‌ . 

കടങ്ങളുടെ പാസ്‌ ബുക്കുകളാണതില്‍. 
ഞാനത്‌ വലിച്ചുതുറന്നു. ഇത്തരം സന്ദര്‍ഭ 
ങ്ങളില്‍ എത്ര തിരഞ്ഞാലും ആവശ്യമുള്ളത്‌ 
കിട്ടാറില്ല. എങ്കിലും ഓരോ കൊല്ലവും 
ജീവിതത്തിന്‍െറ അവധിതെറ്റുന്ന നേരങ്ങളില്‍ 
നടത്തിവരാറുള്ള ഏറ്റവും അനിവാര്യമായ 


. അനുഷ്ഠാനംപോലെ ഞാന്‍ യ്യ ag ) 
' ണ്ടിരുന്നു... 


അവള്‍ പറഞ്ഞു: "നീ റാം 


 വ്വെപാളപ്പെടുന്നത്‌. നാളെ നേരം വെളു 


ക്കുന്നതുവരെ സമയവുമുണ്ടല്ലോ. 

ഞാന്‍ എടുത്തുതരാം.' 
ഞാനറിയുന്നതില്‍ കൂടുതല്‍ , അവള്‍ 

എന്നെ അറിഞ്ഞിരിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ 


പ: 


അക്കൌണ്ടുബുക്കുകള്‍ മാതമല്ല എഴുതിപൂര്‍ 
- ത്തിയാകാത്ത കഥകളും കണ്ടെടുത്ത്‌ അവള്‍ 
'ആ പെട്ടിയില്‍ സൂക്ഷിച്ചുവച്ചിരുന്നു. 


അകത്തെ ചൂടില്‍ ഞാന്‍. നന്നായി 
വിയര്‍ത്തു. ജനലില്‍ ഒരു തണുത്തകാറ്റടിച്ചു. 


re അത്‌ മുറിക്കകത്ത്‌ വട്ടംചുറ്റി പഴയപോലെ 


0 


അടുപ്പിന്‍െറയും ഇലക്രടിക്ക്‌ ഓവന്‍െറയും 


' ജീവിതത്തിന്‍െറ 
' ജൈവമായ ഒരു അടയാളം തന്നെയാണ്‌. ഒരു | 
നല്ല മഴവന്നാല്‍പ്പോലും അത്‌ ഒലിഛ്ചപോവു 


. ശില്പം 


"ഇനി ഒരെണ്ണം കുടി | 


കഴിഞ്ഞിരുന്നു. 


നിറഞ്ഞുകവിഞ്ഞിരുന്നു. 





ചൂടുളള വീര്‍പ്പായി തിരിച്ചുപോയി. നനവുള്ള | 


കാറ്റ്‌ പുറത്ത്‌ തുങ്ങിപ്പിടിച്ച്‌ നിന്നിരുന്ന 
മഴമേഫ്വങ്ങളെയും കൊണ്ട്‌ എങ്ങോ പറന്നു 


പോയി. നാലഞ്ചുകൊട്ടത്തുളളികള്‍ ളനലിന്ന | . 
. കത്തേക്ക്‌ അടിച്ചുവന്ന്‌ മേശപ്പുറത്ത്‌ വച്ചിരുന്ന | _ 


- കടലാസ്സുകളില്‍ വീണു. കൂടെ പൊടിമണ്ണും 
കരിയിലക്കഷണങ്ങളും ഭൂമിയുടെ മണവും. 


പൂര്‍ത്തിയാകാത്ത? ആ കഥയിലെ ചില] 
പിന്നീടു |. 
വന്നൊരു കാറ്റില്‍ കരിയിലകള്‍ക്കൊപ്പം ആ | 
കടലാസ്സും, മുകളില്‍ വച്ചിരുന്ന പേനയും പ 


അക്ഷരങ്ങള്‍ മാഞ്ഞുപോയി. 


താഴേക്ക്‌ ഈര്‍ന്നുവീണു. 
എന്‍െറ ജീവിതത്തിന്‍െറ sacs 


പറന്നുപോവുകയാണോ? ഇല്ല അവ എന്നില്‍ |. | 


നിന്ന്‌ എടുത്തുകൊണ്ടുപോകുവാന്‍ ആരാലും 
സാധ്യമല്ല. 

ജീവിതത്തിന്‍െറ വലുപ്പത്തിനുമുമ്പില്‍ ഒരു 
കഥ ചെറുതായിരിക്കാം. എങ്കിലും അത്‌ 
. ചോരപൊടിഞ്ഞിരിക്കുന്ന 


കയില്ല. ജീവിതത്തിന്‍റെ അക്ഷയനിധിയില്‍ 
നിന്ന്‌ കൊത്തിയെടുക്കുന്ന അനശ്വരമായ 
തന്നെയാണ്‌ കഥ. “കഥയാല്‍ 
തടുക്കാമോ കാലത്തെ എന്ന്‌ ചോദിച്ച 


'യുവകവിയും അനശ്വരനായത്‌ ഈ ശില്പം, 


കൊണ്ടുതന്നെ. , 
അവള്‍ അക്കാണ്ട്‌ ബുക്കുകള്‍ എടുത്തു 


ക്ഷേപം' എന്നോ മറ്റോ വിളിക്കാവുന്നവ 
യാണ്‌ എന്നെ സംബന്ധിച്ചിടത്തോളം അ 


 ക്കാണ്ടുബുക്കുകള്‍. അവയ്ക്ക്‌ ബാങ്കുകാര്‍ 
നല്കിയിരിക്കുന്ന ഓമനപ്പേരാണ്‌ പാസ്‌ |. 
ബുക്ക്‌. അയ്യായിരം 


രൂപയുടെ ലോണ്‍ 
എടുക്കാനും അമ്പതിനായിരം രൂപ നിക്ഷേ 


. പിക്കാനും അഞ്ചുരൂപയുടെ പാസ്‌ ബുക്ക്‌. 
' എടുക്കണം. തീര്‍ച്ചയായും വീട്ടാത്ത കടങ്ങളുടെ 


നിക്ഷേപം എന്നതിന്‌ ഒരു വിരുദ്‌ ധ്രപതീതി 
യുണ്ട്‌ നിരൂപകര്‍ക്ക്‌. “കഥയിലെ കറുത്ത 


ഫലിതം” എന്ന്‌ വിശേഷിപ്പിക്കാന്‍ ഇരയും |. 
' മതി. കഥ പൂര്‍ത്തിയാക്കാന്‍ കാത്തിരിക്കുന്ന 
' ഒരാളുടെ മുമ്പിലേക്ക്‌ വന്നുവീഴുന്ന കടങ്ങളുടെ 


കണക്കില്‍ നിന്ന്‌ ഒരു കഥ പിറവിയെടുക്കു 
ന യണ്‌ ഞാന്‍ ഇപ്പോള്‍ ചിന്തി 
ക്കുന്നത്‌. 

ഞാന്‍ പേന കൈയിലെടുത്തു. കഥ 


പൂര്‍ത്തിയാക്കുക “തന്നെ വേണം. പക്ഷേ | ' 


ഉളളില്‍ നിന്ന്‌ വാക്കുകള്‍ പുറത്തുവന്നില്ല. 


“അനുഭവം തീരവതരമാകുമ്പോള്‍ വാക്കുകള്‍ 
.ഉളളില്‍ നിന്ന്‌ തുടല്‍പൊട്ടിച്ച്‌ പുറത്തുചാടും” 
| എന്നാണ്‌ വലിയ എഴുത്തുകാര്‍ പറയുന്നത്‌. ' 


എന്‍െറ ജീവിതത്തിന്‍െറ പാസ്‌ ബുക്ക്‌. 
“ബാങ്കിലെ പാസ്‌ 
ബുക്കാണ്‌ എന്നെ പറ്റിച്ചുകളഞ്ഞത്‌ . അവിടെ 


fe ഡെബിറ്റിലായിരുന്നു സംഖ്യമുഴുവന്‍. സ്വതേ 
കണക്കില്‍ താല്‍പ്പര്യമില്ലാത്ത എന്‍െറ ഉളളില്‍ | 


നിന്നും അക്കങ്ങളാണ്‌ ഇപ്പോള്‍ തുടല്‍പൊട്ടിച്ച 
പുറത്തുചാടുന്നത്‌. 

ഞാന്‍ ആ കടലാസ്സുകള്‍ മടക്കിവച്ചു.' 
'അവധിതെറ്റിയ പാസ്‌ യാ എടുത്ത്‌ 


de 


'വീട്ടാത്ത' കടങ്ങളുടെ നി 











അവള്‍ മേശപ്പുറത്തുവച്ഛ. മനസ്സില്‍ നിന്നും 
പുറത്തുചാടിയ അക്കങ്ങളും പാസ്‌ ബുക്കിലെ 
അക്കങ്ങളും തമ്മില്‍ ഒത്തുനോക്കി. ഏത്ത 
ശരി! കടത്തിന്‍റെ കാര്യത്തില്‍ മനസ്സ്‌ . 
കമ്പ്യൂട്ടറിനേക്കാള്‍ സത്യസന്ധന്‍ തന്നെ. 


- കഥയുടെ കാര്യത്തിലാണ്‌ മനസ്സ്‌ തോറ്റു 


പോയത്‌. അനുഭവങ്ങള്‍ ഫീഡ്ചെയ്താല്‍ , 
കമ്പ്യൂട്ടറിന്‌ തന്നേക്കാള്‍, വേഗത്തില്‍ ഒരു. 
കഥ രചിക്കാന്‍ കഴിഞ്ഞേക്കും. 

പൊടിമണ്ണും കരിയിലകളുമായി വന്ന ഒരു 
ചൂടുകാറ്റ്‌ കണ്ണിലും ചുണ്ടിലും മണല്‍ 
കോരിയിട്ടുകൊണ്ട്‌ മുറിക്കകത്ത്‌ വട്ടംകറങ്ങി. 

അവള്‍ പറഞ്ഞു: "മഴയെ കാറ്റുകൊണ്ടു. 
പോയി. വെന്തഭൂമിയില്‍ നിന്ന്‌ ഇനി 
ആവിപൊന്താന്‍ തുടങ്ങും. ങ്ങാ കഴിയു. 
മെന്ന്‌ തോന്നുന്നില്ല.” 

_ഉറക്കമുണര്‍ന്നപ്പോള്‍ ആദ്യംകണ്ടത്‌ ഒരു 
മൃഗത്തെപ്പോലെ ശയിക്കുന്ന ഭൂമിയെയാണ്‌. 
മഴത്തുള്ളികള്‍ വീണ വലിയ പാടുകള്‍കണ്ട്‌ 
ആലിപ്പഴമായിരിക്കും എന്ന്‌ ഹിച്ചു. 
അന്ന്‌ അവധിയെടുത്തു. പ്പഭാതത്തിന്‌ 
“പതിവിലേറെ ചൂടുണ്ടായിരുന്നു. 
പോസ്‌റ്റാഫീസില്‍ ചെന്ന്‌ രജിസ്റ്റര്‍ ഒപ്പി 
ട്ടിരുന്നു. ഒട്ടും താമസിക്കാതെ പരിചയക്കാ 
രനായ. ബാങ്ക്‌ മാനേജരെ കാണാന്‍ചെന്നു. - 

- അയാള്‍ പറഞ്ഞു: ““ഒരപേക്ഷവേണം 
ഞാനത്‌ ഡയറക്ടര്‍ ബോര്‍ഡില്‍ വയ്ക്കാം. 
ആറുമാസത്തേക്ക്‌ നീട്ടിക്കിട്ടിയേക്കും. ഇതൊ 
നു അഡ്ജസ്റ്റ്മെന്‍റല്ലേ ചങ്ങാതീ.” 

“ആ ഒഓദാര്യത്തിന്‍െറ ശീതളഛായയിലിരി 
“ക്കാന്‍ സങ്കോച്മുണ്ടായിരുന്നു. _ ' പക്ഷേ 
നിവൃത്തി വേണ്ടേ? എഴുന്നേല്ക്കാൻ ശ്രമി 


ക്കുമ്പോള്‍ മാനേജര്‍ കളളച്ചിരിയോടെ തട 


ഞ്ഞു: ഇരിക്കൂ ഒരു കാര്യം പറയട്ടെ. മകന്‍െറ 


:] അഡ്മിഷന്‍െറ കാര്യത്തില്‍ ആകെ വലഞ്ഞി 


രിക്കുകയാണ്‌ . അധ്യാപകര്‍ക്ക്‌ ചില. ക്വാട്ട 
കളൊക്കെയുണ്ടെന്നു കേട്ടു. എനിക്കുവേണ്ടി 
ഒന്നു ശ്രമിക്കണം. ഒരഡ്‌ഇുസ്ററ് മെന്‍റ്‌. 


അത്രയും പറഞ്ഞ്‌ കൈകളില്‍ അമര്‍ത്തി 


പ്ലിടിച്കൊണ്ട്‌ അയാള്‍ വീണ്ടും പറഞ്ഞും: 

| “ഇത്‌ കഥപോലെയൊന്നുമല്ല കേട്ടോ. വെരി 

സീരിയസ്‌ -പിന്നെ എനിക്കു വേണമെങ്കില്‍ 

അപേക്ഷ ബോര്‍ഡില്‍ വയ്ക്കാതിരിക്കുകയും 
ചെയ്യാം. കേട്ടോ.” - 

കൈ ഈരിവയ്ക്കാവുന്ന ഒരവയവമായിരു 

| ന്നെങ്കില്‍ അതവിടെത്തന്നെ ഉപേക്ഷിച്ചു 


കളയാമായിരുന്നു. . കുറെനേരം, അങ്ങനെ 


നിന്നപ്പോള്‍ എന്‍െറ ചുണ്ടില്‍നിന്നു യാതൊരു 
അര്‍ത്ഥവുമില്ലാത്ത ചില വാക്കുകള്‍ പുറത്തു 
വന്നു. ആ സന്ദര്‍ഭത്തില്‍ അവയ്ക്കു. 
അര്‍ത്ഥമുണ്ടാകുകയും ചെയ്തു. ധൃതിയില്‍ 
ഞാന്‍ കാബിന്‍െറ പുറത്തു കടന്നു. 

വെയില്‍ കത്തിയെരിയുന്ന അങ്ങാടി, 


ആളുകള്‍ ലി ഒരു edd 


വിജനം. 
സുഹൃത്തായ വക്കീലിനെ കാണുകതന്നെ. 
| മറെറാരു മാര്‍ഗ്ഗവും കാണുന്നില്ല. അവന്‍ 
വിചാരിച്ചാല്‍ പലിശയ്ക്കു കടംകൊടുക്കുന്ന 
കൊങ്ങിണിയോട്‌ ചങ്ങാത്തം സ്ഥാപിക്കാന്‍ 


3 


“ആദ്യം - [ 





ാരെങ്കിലും ഇക്കാലത്ത്‌ പതിക്കും വിടാ 
നുള്ള വലിയൊരു സംഖ്യ കടം തരുമോ? 
ചെക്ക്‌ പള ചെക്കുബുക്കു 
പോലും ഇല്ല. 

നല്ല തിരക്കുണ്ടായിട്ടും വക്കീലിന്‍െറ 
തൊട്ടുമുന്നില്‍ത്തന്നെ സീററു കിട്ടി. കക്ഷിക 
ളുടെ മുമ്പില്‍ വച്ച്‌ ഒരു കൂററന്‍ ചിരിയോടെ 
വക്കീല്‍ ചോദിച്ച: “ഇദാര്ന്നറിയോ... . കേട്ടി 
കക്ഷികളില്‍ ഒരാള്‍ അത്ഭു 


ടുണ്ടാവും... a 
തത്തോടെ തലയാട്ടി. ഞാന്‍ ഇരുന്ന്‌ 
“എന്നാലും നിന്‍െറ ആ കഥ വായിച്ചപ്പഴേ 


ഞാന്‍ എന്‍െറ വൊയ്ഫിനോട്‌ പറഞ്ഞതാ. 


നീ ആളൊരു സിനിക്കാണെന്ന്‌. നീ എന്തിനാ 
ഇധത സീരിയസാകുന്നത്‌ . വൊയ്ഫിന്‌ ആ 


' ശൈലി...” 


ക 


ഛര്‍ദ്ദിച്ചാല്‍ അത്‌. എന്‍െറ ലക 
തന്നെ തിരിച്ചുവരുമെന്നറിയാവുന്നതുകൊണ്ട്‌, ി 
അകത്തുനിന്നും വന്ന കൂററന്‍ തിരമാലയെ 
ആമാശയത്തിലേക്കുതന്നെ ഞാന്‍ മടക്കിയ ; 
ടുത്തു. വിയര്‍ത്തുകുളിച്ച്‌ ഞാനവിടെ ഇരുന്നു 


പോയി. അമര്‍ന്നടയുന്ന കണ്ണുകളെ വലിക്ച |. 


തുറന്ന്‌ ഞാന്‍ വക്കീലിനെ നോക്കി. അയാള്‍ | 
തുടരുകയാണ്‌: 'നിനക്കിതുവരെ വരാന്‍” 
തോന്നിയതിന്‌ നന്ദി. ഇപ്പോള്‍ നിന്നെപ്പററി | 
ഓര്‍ത്തതേയുളളു. നീ മുടക്കം പറയരുത്‌. | 
ബാര്‍ അസോസിയേഷന്‍െറ കലാ്രപദര്‍ശന। 
ത്തിന്‍െറ ഉദ്ഘാടനം പതിനാലാം തീയതി | 
യാണ്‌. നീയാണത്‌ ചെയ്യേണ്ടത്‌. നോ] . 
ആര്‍ഗ്യുമെന്‍റ്‌ . 1 

“അയ്യോ അന്ന്‌ എനിക്ക്‌ വര്‍ക്കിംഗ്‌ | 
ഡേയാണ്‌ . ലീവില്ല. ശമ്പളമില്ലാത്ത അവധി [' 
എടുക്കുക എന്നുവച്ചാല്‍... 

“അത്‌. വേണ്ടിവരും. . “ഒരുദിവസത്തെ - 
ശമ്പളം കലയ്ക്കും സാഹിത്യത്തിനുംവേണ്ടി?: 
സഠ്രകിഫൈസ്‌ ചെയ്യാതെ പിന്നെ എന്തോന്നു | 
സാഹിത്യകാരന്‍. "' 

ഹൃദയം പുറത്തെടുത്തു ണ്വു വല്ല |. 
വിദ്യയുമുണ്ടോ എന്നോര്‍ത്ത്‌ ആദതില്ലാതെ 
ഞാന്‍ ഇരുന്നു. ഇനി നിന്നെ ഇവിടെ 
ആവശ്യമില്ല എന്ന മട്ടില്‍ വക്കീല്‍ ഒരു [൦ 
ഒട്ടകപ്പക്‌ ഷിയെപ്പോലെ ഫയലിനകത്തേക്ക്‌ |. 


IN 
? 


മുഖം പൂഴ്ത്തി. അതില്‍നിന്ന്‌ കണ്ണെടുക്കാതെ. | en 


അയാള്‍ യ “ഞാന്‍ പം. 


സീയൂ..."' 

ചുററും ഞാന്‍, മുമ്പില്‍ ഞാന്‍ എന്ന ട്ടില്‍: 
. കിടന്നു തിളയ്ക്കുന്ന കക്‌ ഷികളുടെ ഇടയില്‍ | 
ഞാന്‍ ഒരു ധ്യ ) ് 


കാലുകളില്ലാതെ BPO അഴു 
കിയ ഒരു മാംസക്കുഴമ്പുപോലെ ഞാന്‍ ആ. 


) കുടുസ്സായ മുറിയിലേക്ക്‌ ഇഴഞ്ഞുകയറി... 


അതൊരു കൊങ്ങിണിയുടെ ഹുണ്ടികപ്പീടി .. 
കയായിരുന്നു. വെളുത്തളളിയുടെ ഗന്ധം |. 


- അവിടെ തങ്ങിനിന്നു. വീതികുറഞ്ഞ മരപ്പലക. 


കള്‍ അടുക്കായിവച്ച്‌ നിര്‍മ്മിച്ച ചുമരുകളുള്ള | 
ആ ഗുദാമിനകത്ത്‌ ഇടപാടുകാര്‍ തിക്കിത്തി 


രക്കി. ഭൂമി, സ്വര്‍ണ്ണം, വാഹനം, ഉപകരണങ്ങള്‍, 1... 


ശമ്പളം എന്നിങ്ങനെ പണയവസ്തുക്കളുടെ- |... 
പട പരമ്പരയില്‍പ്പെട്ട്‌ ഞാനങ്ങനെ. 
അന്തിച്ചനിന്നു. അവിടെ ഒരു വലിയ ചാര്‍ട്ട്‌... 
വരച്ചുവച്ചിരുന്നു. അതില്‍ നിറയെ കള്ളികള്‍, | 
ഓരോ കളളികളും ഓരോ, പണയവസ്തു. | 







എന്‍െറ കളളിയേതാച] ത . 


ണെന്ന്‌ ഞാന്‍ കണ്ടുപിടിച്ചു. പൂര്‍വ്വനിശ്ചിത. 


മായ രേഖയില്‍ സഞ്ചരിക്കുന്ന ഒരാളെപ്പോലെ തി 


തികച്ചും യാന്തികമായി ഞാനെന്‍െറ മണി, a 
പേര്‍സ്‌ വലിച്ചുതുറന്നു. അതില്‍നിന്ന്‌ ഭരദ. ; 


മായി, നാലായി മടക്കിവച്ച ശമ്പള സര്‍ട്ടിഫി [-.' - 


ക്കററ്‌ കൈയിലെടുത്തു. (കൈയില്‍ ഇങ്ങനെ. 
മുന്നോ നാലോ എണ്ണം എപ്പോഴും കാണൂ) |, 
കൊങ്ങിണി അതു തിരിച്ചും മറിച്ചും നോക്കി. | 
മൂക്കുകൊണ്ടു മണത്തും നാവുകൊണ്ടു നക്കി |, 
ആ. അയാളതിര്രവിലാസു ട്ടു Bs 

” പിന്നീടെലാം പെട്ടെന്നായിരൂ; പണയ 


കലാകരമുദി 33? 





ത ത കാണം യ 






















കടമെടുക്കാന്‍ വന്ന ഒരാളുടെ മുമ്പിലേക്ക്‌ 
അയാള്‍ എന്നെ തള്ളിവിട്ടു. പതുക്കെ 
കൈയടിച്ചു. കടയുടെ ഇടതുവശത്തുനിന്ന്‌ 
[യ്യന്തപ്പാവയെപ്പോലെ ഒരാള്‍ തുള്ളിത്തുള്ളി 
വന്ന്‌ ആ-രേഖയില്‍ ഒരിടത്ത്‌ ഒപ്പു ചാര്‍ത്തി. 
കൊങ്ങിണി രൂക്ഷമായി എന്നെ നോക്കി 
ക്കൊണ്ടു പറഞ്ഞു: “രണ്ടു സാക്ഷികള്‍ 
വേണം. രണ്ടാമന്‍ നീയാണ്‌. ശമ്പള സര്‍ട്ടിഫി 
ക്കററ്‌ അതിന്‌ ധാരാളം. ' സാക്ഷി എന്ന 


” | ഭാഗത്ത്‌ നമ്പര്‍ രണ്ട്‌ എന്നെഴുതിയിടത്ത്‌, 


എന്‍െറ പേര്‌ എഴുതിച്ചേര്‍ത്തിട്ട്‌ കൊങ്ങിണി 
പേന നീട്ടി. “ങ്ഹും. 
Te | 

തിരസ്‌ കൃതനായ ഒരു രക്തസാക്ഷിയെ 


| പ്പോലെ, വെയില്‍ കത്തിയമര്‍ന്ന ആ 


| വൈകുന്നേരത്തിന്‍െറ ശാന്തിയില്‍ ഞാന്‍ 
വീടണഞ്ഞു. എവിടെയോ ഭൂമി കരിഞ്ഞ 
മണം. കടമ്പ കയറുമ്പോള്‍ ഞാന്‍ കണ്ടു. 


| അഴികളില്ലാത്ത ജനലില്‍ അപ്പോള്‍ തളിര്‍: 


ചൂടിയ ഒരു മരംപോലെ അവള്‍. ആ 
തളിര്‍മരത്തിന്‍െറ കോശങ്ങളിലും ഇലകളിലും 
ഇല്ലാതാവാന്‍ ഞാന്‍ വെമ്പി. 

ഞാന്‍ ഓടിച്ചെന്ന്‌ അവളെ. വാരിയടുപ്പിച്ചു. 
അവള്‍. പറഞ്ഞു: .. 
“എനിക്കറിയാം. ഒന്നും ശരിയായിട്ടുണ്ടാ 
വില്ല. സാരമില്ല. എല്ലാം ശരിയാകും.” - 


ആ വാക്കുകളുടെ നന്മയില്‍ എല്ലാം 
അര്‍പ്പിച്ചു. അവള്‍ പറഞ്ഞു: ഇനിയും ആ” 


| കഥ മുഴുമിപ്പിക്കാതിരിക്കരുത്‌. ഇന്നും പ്രതാ 


ധിപര്‍ എഴുതിയിട്ടുണ്ട്‌ . പക്ഷേ കഥയല്ല . 


അവര്‍ക്കു വേണ്ടതെന്നു മാതം.” 

“അവള്‍ വച്ചുനീട്ടിയ കാര്‍ഡ്‌ ഞാന്‍ 
വായിച്ചുനോക്കി. 

! “തീരെ തെളിഞ്ഞിട്ടില്ലാത്ത ടൈപ്പു ചെയ്ത 
| മലയാള അക്ഷരങ്ങള്‍... 


“കഥയില്‍ എന്‍െറ ജീവിതം എന്നൊരു 
പംക്തി ഞങ്ങള്‍ ആരംഭിക്കുകയാണ്‌. ദയ - 
ചവിട്ടാതിരിക്കാന്‍ .ഞാന്‍ വളരെയേറെ ശ്ര 


വായി എന്തെങ്കിലും എഴുതി അയയ്ക്കുക.” 
. കോമാളികളും മൃഗങ്ങളും അണിനിരക്കുന്ന 
1 ഒരു സര്‍ക്കസ്‌ കൂടാരത്തിനകത്താണ്‌ ഞാന്‍. 
മൃഗമാവണോ?. കോമാളിയാവണോ? 
“നമുക്ക്‌ നറുക്കിടാം.” [ 
' അവള്‍ ചോദിച്ചു; എന്തുപററി? 
നറുക്ക്‌ വീണത്‌ കോമാളിക്കാണ്‌. ഒരു 
കൈയില്‍ നറുക്കുംം മറേറ 


തുലിക 


Bhllc MO 
സരജന്യം 


ഇഷ്ടപ്പെടുന്നവര്‍ സജജന്യ ലഘു 
ക്കും മറുപടി അയയ്ക്കുന്നതാണ്‌. ൦ 
. ക Thoolika Suhurth Sekharam . 
Titanium. P.0., TVM - 695 021. 













ത്യ 134: 


. ചുവന്ന നിറത്തിലുളള 
-ച്രി്രാതീതകാലത്തെ ഓര്‍മ്മിപ്പിച്ചുകൊണ്ട്‌ 


കൈയില്‍ 
















ഡം 


പ്രതാധിപരുടെ കത്തുമായി ഞാന്‍ ജനാല 
'യ്ക്കല്‍ ചെന്നുനിന്നു. 

പുറത്തു മഴമേഫ്യങ്ങള്‍ a 
പടിഞ്ഞാറുനിന്നു കിഴക്കോട്ട്‌ കറുത്ത പഞ്ഞി 
ക്കെട്ടുകള്‍ നീന്തുന്നു. തണുത്ത കാററ്‌ 
വിറപൂണ്ട്‌ കത്തിയമരുന്ന ഭൂമിയുടെ ശിരസ്സിനെ 
തലോടി. അകത്തേക്ക്‌ അപ്പോള്‍ അടിച്ചു 
കയറിയ നനവുള്ള കാററിനൊപ്പം കുറെ 


മഴത്തുള്ളികള്‍ ഓട്ടിന്‍പുറത്തു വീഴുന്ന ശബ്ദം 


കേട്ടു. ഒരു കാലാള്‍പ്പടയുടെ ആരവത്തോടെ 
അകലങ്ങളില്‍നിന്ന്‌ മഴ പെയ്തുവരികയാണ്‌. 


ഞാന്‍ അവളെ ചേര്‍ത്തുപിടിച്ചു. കഥ എന്നെ 


“വന്നു തോണ്ടിവിളിച്ചു. പുറത്ത്‌ ഭൂമിയുടെ 
ഹൃദയത്തിലേക്ക്‌ ഒലിച്ചിറങ്ങിയ മഴവെള്ള 
ത്തില്‍ എന്‍െറ കഥ വന്നുനിറയുകയാണ്‌. 
കൈവിട്ടുപോയ ഒരമൂല്യ വസ്തു എന്നി 
ലേക്കുതന്നെ തിരിച്ചുവന്നപോലെ_ ഞാന്‍ 
കഥയെ കൈകോര്‍ത്തു പിടിച്ചു. 


ച കഴുകിത്തുടച്ച്‌ വിശുദ്ധമായ ആകാശവും 
. നനഞ്ഞുകുതിര്‍ന്ന മണ്ണും തെളിഞ്ഞുണര്‍ന്ന 


“ചെടികളും കണ്ടുകൊണ്ടാണ്‌ ഞാന്‍ ഉറക്കമു 


ണര്‍ന്നത്‌. മലവെളളത്തില്‍ വന്നടിഞ്ഞ ചുവന്ന 


മണ്ണും കുറുത്ത മലപ്പും ചെടികളുടെ തടങ്ങളി 


ലും, വേലിയിറമ്പുകളിലും കെട്ടിനിന്ന്‌ മുററ 


ത്തിന്‌ പുതിയൊരു ഭൂമിശാസ്ര്തമുണ്ടാക്കി 
യിരുന്നു. കുഴികളില്‍ കെട്ടിനില്‍ക്കുന്ന ചുവന്ന 
മഴവെള്ളം ഉല്പത്തികഥയിലെ പ്രളയത്തിന്‍െറ 
അവശിഷ്ടത്തില്‍ നിന്നെന്നപോലെ ഉളളില്‍ 
പുതുനാമ്പുണര്‍ത്തി. എന്‍െറ കഥ പൂര്‍ത്തി 


യാവുകയാണ്‌ . പേനയും കടലാസ്സുമില്ലാതെ 


'ഞാന്‍ ഒരു കഥ എഴുതുകയാണ്‌. . 
) “പതിവുപോലെ അവള്‍ എന്നെ യാ(ത്യാക്കി. 
ൂററം മുതല്‍ കടമ്പവരെയുളള വഴി മഴയില്‍ 


ഇല്ലാതായിപ്പോയിരുന്നു. മുമ്പില്‍ വീണുകിടക്കുന്ന 


മഴയില്‍ പൊതിര്‍ന്ന ഏതാനും മുരിക്കിന്‍ കായകളെ 
പൊതിര്‍ന്ന ഏതാനും മുരിക്കിന്‍ കായകളെ 


'ദ്ധിച്ചു. അപ്പോള്‍ പിറന്നതെന്ന്‌ തോന്നിക്കുന്ന - 
കൊച്ചുജീവികള്‍ 


കുതിര്‍ന്ന മണ്ണിലും, നനഞ്ഞുണര്‍ന്ന പുല്ലുക, 
ളിലും കൊച്ചു കാലുകള്‍ നീട്ടി പരന്നു നടന്നു. 
ചെറുപ്പത്തില്‍ ഞാനതിനെ “ദൈവത്തിന്‍െറ 
മുറുക്കിത്തുപ്പല്‍ എന്ന്‌ വിളിച്ചിരുന്നു. ഇപ്പോള്‍ 
ത്താന്‍ യാഥാര്‍ത്ഥ്യത്തിന്‍െറ ലോകത്തിലാണ്‌. 
ജീവികള്‍ക്ക്‌ ജീവനും കോശങ്ങളും ഗപത്യു 
ല്‍ പാദനശക്‌ തിയുമുണ്ടെന്നും അവയ്ക്ക്‌ 


ജീവിക്കാന്‍ ആഹാരവും വായുവും. വേണ 


മെന്നും ഞാന്‍ വിശ്വസിക്കുന്നു. 
ഒരൊററ രാര്തരികൊണ്ട്‌ മാറിപ്പോയ അറ 
ബിക്കഥയിലെ പുരാതനമായ തെരുവീഥി 
പോലെ അങ്ങാടിയും ' വഴികളും മഴയുടെ 
“ശക്തിയില്‍ ഒലിച്ചുപോയിരുന്നു. എതിരെവന്ന 
പുരാതനമായ കണ്ണുകളും ചെമ്പിന്‍െറ നിറവു 
മുളള വൃദ്ധന്‍ അദ്ഭുതത്തോടെ ചോദിച്ചു: 
“മോന്‍ പോരമകമാണല്ലേ... റ 
പോവുകതന്നെവേണം. ബസ്സു കാത്തു 


.നില്ക്കുമ്പോള്‍ എവിടെയോ കണ്ടുമറന്ന 
മുഖവും പഴങ്കഥകളിലെ രൂപവുമുളള മറെറാ 


രാള്‍ അഭിവാദനം ചെയ്തു: 


” ഓടിവന്നു: ' 


പോകണം. 


ക്കിയോ... 


താടിവച്ച (പ്രാകൃതനായ ചെറുപ്പക്കാരന്‍ 
പറഞ്ഞു: “ഞാനറിഞ്ഞു. പോകുന്നതു തന്നെ 
യാണ്‌ നല്ലത്‌. പോകാതിരിക്കുന്നതില്‍ ഒരര്‍, 
ത്ഥവുമില്ല.”' 

ബസ്സിറങ്ങി ജോലിസ്ഥലത്തേക്ക്‌ നടക്കു | 
മ്പോള്‍ കഴുത്തില്‍ രുദാക്ഷം ധരിച്ച ഒരാള്‍ 
“ഇതൊക്കെ ഒരു നിയോഗമാണ്‌ 
കുട്ടി... അല്ലെങ്കിലും ആരെങ്കിലൂര ഈ 
വൈകിയ വേളയില്‍ നിനക്കിങ്ങനെ...” 


ഞാന്‍ ഓടുകയായിരുന്നു. യി ; 


ആളുകള്‍ ഒരോ കാര്യം സംസാരിക്കുന്നു. 
ശമ്പളമില്ലാത്ത അവധിയെടുത്ത്‌ ആരും 

കാണാതെ വീട്ടിലേക്കു മടങ്ങി. കടമ്പ 

കയറുമ്പോള്‍ അയല്‍പക്കത്തുനിന്നും ഓടി 


 . വന്നഒരുവ്ൃദ്ധ വിറയ്ക്കുന്ന കൈകള്‍കൊണ്ട്‌ 


എന്നെ തലോടി: ' “മോന്‍ ലാം 
- യൊന്നും മറക്കല്ലേ.” 

അകത്തെത്തിയപ്പോള്‍ അവള്‍ എല്ലാം 
ഒരുക്കിവച്ചിരിക്കുന്നു. വിലങ്ങനെ ബെല്‍ട്ടു 
കളുളള ചിരപുരാതനമായ ആ തുകല്‍ബാഗും 
അവിടവിടെ വെട്ടിയും തിരുത്തിയും. മഷി 
ചാറിയും വൃത്തികേടായ അക്‌ ഷരങ്ങളുളള 
പഴകി മഞ്ഞനിറം കോറിയ കടലാസ്സുകള്‍ 
അടങ്ങിയ ഫയലുകളും എന്‍െറ ജീവന്‍െറ 


. സ്പന്ദനമുളള രണ്ടു ചിറകുകള്‍പോലെ 
. കിടക്കയില്‍ കിടന്നു. ese, 1 
_ അവള്‍ ' പറഞ്ഞു: “പൂര്‍ത്തിയാകാത്ത 


കഥുകള്‍ എല്ലാം ഈ ഫയലില്‍ അടുക്കിവച്ചി 
ട്ടുണ്ട്‌. അക്കാണ്ട്‌ ബുക്കുകളെല്ലാം. ബാഗിന 
. കത്തെ കളളിയിലുണ്ട്‌. നമുക്ക്‌ പോകാതിരി 
“ക്കാന്‍ ഒരു നിര്‍വ്വാഹവുമില്ലല്ലോ.” 
“അപ്പോള്‍ “വാതിലില്‍ മുട്ടുകേട്ടു. അവള്‍ - 


ചെന്നു വാതില്‍ തുറന്നു. നീണ്ട ടോര്‍ച്ചിന്‍റെ 


' വെളിച്ചവുമായി അപരിചിതരായ മൂന്നാലാളു 
കള്‍: “ഇനിയും വന്നുപറയുമെന്ന്‌ കരുതേണ്ട. 
പോകാതിരിക്കരുത്‌. പോയില്ലെങ്കില്‍...” 
ഇരുട്ടില്‍ ഭീഷണിയുടെ സ്വരം മാഞ്ഞു 
മാഞ്ഞുപോയി. അവള്‍ പറഞ്ഞു: എനിക്കു 
പേടിയാകുന്നു. ി 


മുളപൊട്ടി ഇലകശ വിരിയാന്‍ കാത്തു 


. നില്ക്കുന്ന മുരിക്കിന്‍ കായകള്‍ക്കും മുററത്തെ | . 
പച്ചപ്പുല്‍നാമ്പുകള്‍ക്കും മുകളില്‍ ഇളംവെയില്‍ 


“പരന്നു. ഭൂമിയിലാകെ പച്ച മുളകള്‍ പൊന്തി. 
മേല്പോട്ടു പോകുന്തോറും പുല്‍ക്കൊടി 





ഞ്ഞു. വ്വച്ചയുമെടം ആം അദ്ഭൂത ദൃശ്യം 
കണ്ണുകളെ താഴോട്ടു താഴോട്ട്‌ പെ 
. മെന്ന്‌ തോന്നിയപ്പോള്‍ കണ്ണടച്ചു. 

സീററ്‌ ബെല്‍ട്ട്‌ മുറുക്കാനുള്ള നിര്‍ദ്ദേശം. 
കേട്ടപ്പോള്‍ അവള്‍ എന്‍േറത്‌ മുറുക്കിത്തന്നു. 
ഞാന്‍ അവളുടേതും. അന്യഗൃഹത്തിലേക്കു 
പുറപ്പെട്ട രണ്ടു ഗോളാന്തര യാര്തികരെപ്പോലെ: 
ഞങ്ങള്‍ ഭയരഹിതരായി. ആകാശക്കപ്പല്‍ 


ഉയര്‍ന്നുപൊങ്ങി. 





ബസ്സില്‍ തൊട്ടടുത്ത സീററിലിരിക്കുന്ന | A 








1977 ആഗസ്ററ്‌ 


ആ... 1 തിങ്കള്‍. 


ഇന്നുച്ചയ്ക്കു സ്വല്പം പാല്‍പ്പിറേറഷന്‍െറ 


ആരംഭമുണ്ടായി. ഉടനെ campose കഴിച്ചു 


- വിരശമം എടുത്തു. 


കാലത്തു കെ.കെ.വാരിയരുടെ വീട്ടില്‍ 
പോയി. മാധവിക്കുട്ടി വാരസ്യാര്‍ മാര്രമേ 
ഉണ്ടായിരുന്നുളളു. മകളുടെ കുട്ടിയും. രമ 
ജോലിക്കു പോയിത്തുടങ്ങി. ജനാര്‍ദ്ദനന്‍ 
വന്നാണു കൊണ്ടുപോയത്‌. കുറച്ചുനേരം 
വിശേഷങ്ങള്‍ പറഞ്ഞിരുന്നു മടങ്ങിപ്പോന്നു. 

വൈകിട്ടു നടക്കാന്‍ പോയില്ല. രാര്തി 


വി.വി. രാഘവന്‍ മടങ്ങിവന്നു. 


കറുപ്പന്‍മാസ്റ്ററുടെ മകന്‍ സുരേന്രദന്‌ 
കേരളവര്‍മ്മയില്‍ (പവേശനത്തിനു മാനേജ്‌ 
മെന്‍റ്‌ ക്വാട്ടയില്‍ ശിപാര്‍ശ ചെയ്യാന്‍ ഞാന്‍ 
വിസമ്മതിച്ചു. കാരണം പത്തമ്പതോളം ശി 
പാര്‍ശകള്‍ ഉതിനകാതന്നെയുണ്ടെന്ന്‌ ഇന്നലെ 
കരുണന്‍ പറഞ്ഞിരുന്നു. സയന്‍സിനല്ലെങ്കില്‍ 


കൊടുക്കാമെന്നു സത്യഭാമ ഇടപെട്ടു സമ്മ 


തിച്ചു. ആര്‍ക്കും ഒരുപകരാരവും ചെയ്യാത്തവ 
നാണു ഞാനെന്ന്‌ ആളുകള്‍ ധരിക്കും. എന്തു 


ചെയ്യാം? എങ്കിലും ഞാന്‍ ചെയ്തതു 
' തെററാണെന്നു തോന്നുന്നില്ല. 
ആഗസ്ററ്‌ 2 ചൊവ്വ. 


നവയുഗം” കുറിപ്പുകള്‍ എഴുതി. “വായന 
യുടെ കനികള്‍' എന്ന പുസ്തകത്തിന്‍െറ 
മാററര്‍ തയ്യാറാക്കി വി.പിയുടെ 
കൊടുത്തയച്ചു; (പഭാതില്‍ കൊടുക്കാന്‍. 
മോസ്‌കോയില്‍നിന്ന്‌ ഗോപാലകൃഷ്ണനും 
ഓമനയും” വന്നിരുന്നു. ഉച്ചനേരത്തായതു 
കൊണ്ട്‌ അധികം സംസാരിക്കാന്‍ കഴിഞ്ഞില്ല. 


| സത്യത്തിന്‍െറ വീട്ടില്‍ ഈണുകഴിച്ച്‌ അവര്‍ 


 ജനാര്‍ദ്ദനന്‍െറ വീട്ടില്‍ പോയി. രാജേന്ര്ദന്‌ 
ഒരു ഭാര്യയെ കണ്ടുപിടിക്കാനാണ്‌. ആളുടെ 
വിവരമൊന്നും ശരിയായി ക്കി 


കരുണാകരനെ ശിക്‌ ഷയില്‍നിന്നൊഴിവാക്കിയാല്‍ “ണികെതി 
രെയുള്ള സമരം ശക്‌ 'തിച്ലെടും. കരുണാകരന്‍ ഒരു തിരിച്ചുവരവിനുതന്നെ 
എന്തോ ആകട്ടെ. 


ശ്രമിച്ചേക്കും. 
. വിരോധമില്ല. 


വശാ: 


പററിയില്ല. ബാലരാമന്‍െറ മകളുടെ വിവാഹ 
കാര്യം ആലോചിക്കാന്‍ മഠത്തില്‍ മാരാത്തു 
'പോയി സംസാരിച്ചു. സത്യവും രാഘവനും- 


അവര്‍ വലിയ കൂട്ടക്കാരാണ്‌ . പററുമോ എന്നു 


ശങ്ക. പങ്കജാക്‌ ഷിയേയും ഗംഗാധര നേയും 
എല്ലാം അറിയുമത്രെ. 
ആഗസ്ററ്‌ 3 ബുധന്‍. 
ബളുററിന്‍െറ തൊഴില്‍ സാധ ൃതകളെപ്പററി 
ഒരു ലേഖനമെഴുതി. നല്ലപോലെ പഠിച്ചെഴുതി 
യതുകൊണ്ട്‌ വ്യക്തവും. ലളിതവുമായിട്ടു 
ണ്ടെന്ന്‌ എനിക്കു തന്നെ തോന്നി. 
വൈകുന്നേരം നടക്കാന്‍ പോയപ്പോള്‍ 
വസ വിന്‍െറ (ടാന്‍.യൂണിയന്‍ യോഗം കോര്‍ 
ണ്ണറില്‍. ഇമ്പിച്ചിബാവ .പസംഗിക്കുന്നുണ്ടമ്രത. 
അതിലും പൊലീസ്‌ മര്‍ദ്ദനങ്ങളാണു (പധാന 
വിഷയം. 
രാര്തി റേഡിയോയില്‍ കരുണാകരന്‍െറ 
കേസില്‍ അപ്പീലിനു അനുവാദം സൃരപീം 
കോടതി കൊടുത്തതായി അറിഞ്ഞു. കരുണാ 
കരനെ ശിക്ഷയില്‍നിന്നു ഒഴിവാക്കിയാല്‍ 
ആന്‍റണിക്കെതിരെയുളള സമരം ശക്തി 
പ്പെടും. കരുണാകരന്‍ ഒരു തിരിച്ചുവരവിനു. 
തന്നെ ശ്രമിച്ചേക്കും. എന്തോ ആകട്ടെ. 
എങ്ങനെ വന്നാലും എനിക്കു വിരോധമില്ല. 


ഞാന്‍ വീണ്ടും തിരുവനന്തപുരത്തു വന്നു. 


താമസിക്കുമെന്നു ബാലരാമന്‍ വിചാരിക്കുന്ന 
തായി തോന്നുന്നു. അത്ഭുതം തന്നെ. 

ആഗസ്ററ്‌ 4 വ്യാഴം. . 

മാണിയുടെ ക്ഷമായാചനം ഹൈക്കോര്‍ട്ടു 
സ്വീകരിച്ചതായി വൈകുന്നേരത്തെ റേഡി 
യോയില്‍ കേട്ടു. അപ്പോള്‍ അവിടേയും 
പ്രതിപക്ഷത്തിനു പരാജുയം പററി. പസ്തുത 
പ്രശ്നം ചര്‍ച്ച ചെയ്യാന്‍ അനുവാദം കിട്ടാ 
ഞ്ഞതുങ്കാണ്ട്‌ ഇന്നു നിയമസഭയില്‍ അവര്‍ 


ഇറങ്ങിപ്പോയതാണ്‌. അപ്പോള്‍ അതും പോയി. 


വൈകുന്നേരം നടക്കാന്‍ പോയപ്പോള്‍ 


പൂങ്കുന്നത്തു ശിവക്‌ ഷ്രേതത്തിന്‍െറ പിന്നിലെ 
മൈതാനത്തില്‍ ആര്‍ .എസ്‌. .എസ്‌ സുഖമായി 
ഗ്രില്‍ നടത്തുന്നു-ലാത്തി, പരിശീലനം നട 





എങ്ങനെ വന്നാലും 


' മാണു വേണ്ടതെന്ന്‌. ഏതായാലും എഴുതി |! 
'ത്തുടങ്ങാന്‍ സമയമില്ലായിരുന്നു. 


എനിക്കു 


ത്തുന്നു. നമ്മുടെ യുവാക്കള്‍ക്കും രു 
പരിശീലനം കൊടുക്കേണ്ടതാണ്‌ . x4 
തമ്പുരാട്ടിയുടെ കൂടെ രാമകൃഷ്ണന്‍ 
വന്നു. അവനു ജോലി കൊടുക്കാന്‍ എം സ്കി. 
ജളോക്കബ്ബിനു കത്തു കൊടുത്തു. പുരുഷനു 
്രൂവററീസിലെ ജോലി Se 2 
തായി വിവരം കിട്ടി. 
ആഗസ്ററ്‌ 5 വെളളി. | 
ഇന്‍ഡോ--സോവിയററു സൌഹാര്‍ദ്ദത്തെ 
ക്കുറിച്ചു ഒരു പേപ്പര്‍ തയ്യാറാക്കാന്‍ വേണ്ടതു, 
വായിച്ചു. തപന്‍ദാസിന്‍െറ പുസ്തകവും! 
മോഹിതിന്‍െറ ലഘുലേഖയും. അപ്പോഴേ; 


ക്കും ശര്‍മ്മാജ്ലിയുടെ കത്തു കിട്ടി, ഉദ്ഘാടന! 









Se f 


കെ.ടി.ളോക്കബ്ബാശാനെപ്പററി എഴുതാന്‍ 
തോന്നി. ഭാഗ്യവശാല്‍ ചെറുതാണെങ്കിലും, 
നല്ല ഒരു ലേഖനമെഴുതാന്‍ കഴിഞ്ഞു. 
പാലക്കാട്ടേക്കും ശര്‍മ്മാജിക്കും കത്തുകള്‍ 
അയച്ചു. വി.വിയും ജുനാര്‍ദ്ദനനും തിരി 
ചെത്തി. ജനാര്‍ദ്ദനന്‍െറ കാര്യമൊന്നും. | 
നടന്നില്ല. പങ്കജാക്‌ ഷനാണു പിന്നേയും. 
തടസ്ഥമുണ്ടാക്കിയതെന്നു അറിഞ്ഞപ്പോള്‍ | : 
അത്ഭുതപ്പെട്ടു. Bal 
രാര്തി ഡോ.വി.കെ. രാജന്‍ കാണാന്‍: 
വന്നു. അദ്ദേഹമിപ്പോള്‍ ആമ്പല്ലൂരിലെ ഒരു | 
സ്വകാര്യ നഴ്‌സിംഗ്‌ ഹോമിലാണത്രെ. 1]; 
ആഗസ്ററ്‌ 6 ശനി. 7 
കാലത്തും ഉച്ചയ്ക്കും ഡി.സി എക്സിക്യൂ |. 
ളീവില്‍ പങ്കെടുത്തു. ടി.എല്‍. പൊറിഞ്ചുവിന്‍െറ 
പേരില്‍ 6 മാസത്തെ സസ്പെന്‍ഷന്‍ നടപടി. | 
എടുത്തു. അതു തീരുമാനിക്കാന്‍ വളരെ.| 
പ്രയാസമായിരുന്നു. ഒരുഭാഗത്ത്‌ അയാള്‍ക്കു | 
തൊഴിലാളികളുടെ ഇടയിലുളള സ്വാധീനം; 
cian താട എം മകള്‍- 1. 




































a 








ട്ടാ: 


വി നില കാന്തി 


രു 
| ന 
| പറഞ്ഞത്‌ . 


വച്ചു. കലശലായ ജലദോഷം ഉണ്ടായിരുന്നു. 
“പാറുംകൂട്ടി ഒരുപിടി ചോറുണ്ടു കിടന്നു. 


ി 


ടറ്യമമററുവല്ല തിരുമാലികളുമാണോ? 

ടല: ആഗസ്ററ്‌ 7 ഞായര്‍. 

ജഃ റ Con! യോഗത്തില്‍ പങ്കെടുത്തു. 
ശ്‌ 

[1 





കരുണന്‍, പരമന്‍, ടി.എന്‍ എന്നിവര്‍ വന്നു. 
കെ.കെ.വാരിയര്‍ സ്മാരകത്തെപ്പററി ആലോ 
ചിച്ചു പില തീരുമാനങ്ങള്‍ എടുത്തു. 


1 
കഴിഞ്ഞില്ല. 3 മണിക്കു ജനാര്‍ദ്ദനന്‍, 


ശരിയായിട്ടുണ്ടെന്നു വിളിച്ചുപറഞ്ഞു. വളരെ 

൦7 ആഗസ്ററ്‌ 9 ചൊവ്വ. 

ന ഉച്ചയ്ക്കു കൃഷ്ണപിള്ളച്ചേട്ടന്‍ ഉണ്ണാന്‍ 

വന്നു. ഹോട്ടല്‍ ഇന്‍റര്‍നാഷനലില്‍ പ്രൊഡ 
.ക്ററിവിററി ഷാണ്‍സിലിന്‍െറ ഒരു യോഗത്തി 

“നു വന്നതാണ്‌. രവിയുടെ കല്യാണക്കാര്യം 
പറഞ്ഞു. രണ്ടുമൂന്നു പെൺകുട്ടികളെപ്പററി 

പറഞ്ഞതില്‍ ദാമോദരന്‍െറ സഹോദരന്‍െറ 

 *'മകളെയാണു പിടിച്ചതെന്നു തോന്നി. അന്വേ 

6 ഷിക്കാം എന്നു പറഞ്ഞു. 

റ്‌ രാ്രി രാഗം തിയ്യറ്ററില്‍ 'നിറകൂടം' 

“ര കാണാന്‍പോയി. ഒരു ഗുണവുമില്ലാത്ത പടം. 

ദ്‌ അസംഭവ്യമായ സംഭവങ്ങള്‍. നിറയെ മെലോ 

& ഡ്രാമയും സെന്‍റിമെന്‍റും. ഇടയ ചിരി 
ക്കാന്‍ കുറെ വകയുണ്ട്‌. ) 

റ്‌  ലീലയ്ക്കു “സാഹിത്യ അക്കാദ്മി'യില്‍ 

റ ജോലി കിട്ടിയ വിവരം ആ കുട്ടി വന്നു 

es ആഗസ്ററ്‌ 10 ബുധന്‍. റ 

1 ഇസ്‌ക്കസ്‌ സമ്മേളനത്തിനുള്ള (പസംഗ 
 ത്തിന്‍െറ നോട്ടു കുറിച്ചു. മററു അത്യാവശ്യം 


} 
i 
og 
| 
| 
i 
} 
| 
| 
| 
f 
} 
| 
| 
| 
ty 
} 
| 
| 
) 
[ 
| 
I 
i 
) 
1 
i 
|| 
| 
HH 
I 
[ 
i 
i 
|. 
1 
‘ 
| 
t 
4 
| 
| 
} 
i 
i 
i 
} 
| 
| 
4 
{ 
} 
| 


ച കലാകമുദി 36 


Nae 


ഇക്കാര്യത്തില്‍ മാ്രമാണ്‌ ഞാന്‍ അഭിപ്രായം 


യ്‌ വൈകിട്ടു നടന്നുപോരാമെന്നു വിചാരിച്ചെ 
ങ്കിലും മഴയും തണുപ്പും നിമിത്തം വേണ്ടെന്നു 


7 ഒരു 5.8 ക്കാരന്‍ വന്ന്‌ ഇവിടെ ഒരു 
അ്റ്ഹുസ്തകം വച്ചിട്ടുണ്ടോ ഒപ്പിടാനായി എന്നു . 
“ചോദിച്ചു. ശരിക്കുളള (ഭാന്തുണ്ടോ, അതോ 


അതുകഴിഞ്ഞു ജനാര്‍ദ്ദനനോടൊപ്പം വീട്ടി 
ലേക്കു മടങ്ങി: സ്വ വിന്‍െറ ഇലക്ര്രിസിററി 
വര്‍ക്കേഴ്‌സ്‌ കോണ്‍.(ഫന്‍സായിരുന്നു. നല്ല 
ിപകടനം നടന്നുവത്രെ. 808 ആയിരുന്നു . 
പാസംഗികന്‍. ജനതാ നയത്തെ ശക്‌ തിയായി . 


വിമര്‍ശിച്ചുവെന്നാണറിഞ്ഞത്‌ 

ആഗസ്ററ്‌ 8 തിങ്കള്‍. 

തീരെ . സുഖമില്ല. ജൂലദോഷം. Incidal. 
കഴിച്ചു വിശ്രമിച്ചു. ഒന്നും വായിക്കാന്‍ 


വൈകിട്ട്‌ interv്േ എല്ലാം കഴിഞ്ഞശേഷം' 


വായനയും കഴിച്ചു. 

ഭാരതിയുമായി അമ്മിണി പിണക്കമായ 
കഥ ഇന്നലെയാണറിഞ്ഞത്‌ . അതു മോശ 
മായിപ്പോയി. കമലത്തിന്‍െറ ഒരു വിവരമറി 
യിക്കാന്‍ ടെലഫോണില്‍ വിവരമറിയിച്ചതു 


. ചെന്നുപറഞ്ഞില്ലത്രെ-ഞാന്‍ വീട്ടിലുണ്ടായി 
രുന്നുവെന്നും ചെന്നു പറഞ്ഞുവെന്നും പറ 


ഞ്ഞതു ശുദ്ധ നുണ. ഞാന്‍ അന്നു തൃശൂരേ 
ഉണ്ടായിരുന്നില്ല. വേണുവാണെങ്കില്‍ പനി 
പിടിച്ചു കിടക്കുകയായിരുന്നു. മഴയായിരു 
ന്നതുകൊണ്ടു പോയില്ല, മഴയത്തു ഇറങ്ങിക്കൂടാ 
എന്നു പറയുന്നതു നല്ല ഒരു ഒഴികഴിവായി 
എനിക്കു തോന്നിയില്ല. 
ആഗസ്ററ്‌ 11 വ്യാഴം. 

ജനതാബജുററിനെപ്പററി മൂന്നാമത്തെ 
ലേഖനമെഴുതി 'ജനയുഗ ത്തിന്‌ അയച്ചു. 
രാത്രി ഗോപു കള്ളുകുടിച്ചു വന്നു, 
അച്ചുവുമായി വഴക്കിട്ടു സംസാരിച്ചു വീട്ടില്‍ 
കയറിവന്നു. വളരെ ഓവറായിട്ടുണ്ടായിരുന്നു 


"പോലും. ഞാന്‍ വിളിച്ചപ്പോള്‍ (പോകുംവഴി) 


കേട്ടതുപോലുമില്ല. ഇതെന്തു കഷ്ടമാണ്‌ . 
ആഗസ്ററ്‌ 12 വെളളി. ്‌ 


ഭാരതിയുമായി അമ്മിണി പിണക്കമായ കഥ ഇനലെയാണ്‌ അറിഞ്ഞത്‌. 

അതു മോശമായിപ്പോയി. കമലത്തിന്‍െറ ഒരു വിവരം അറിയിക്കാന്‍ 

| |! ടെലഫോണില്‍ വിവരമറിയിച്ചത്‌ ചെന്നു പറഞ്ഞില്ല. ഞാന്‍ 

| വീട്ടിലുണ്ടായിരുന്നുവെന്നും, ചെന്നു പറഞ്ഞുവെന്നും പറഞ്ഞത്‌ ശുദ്ധ, 
നുണ. ഞാന്‍ അന്നു തൃശൂരേ ഉണ്ടായിരുന്നില്ല. 


ഉച്ചതിരിഞ്ഞു ഗന്ഥശാലാസംഫം പവര്‍ 
ത്തകരുടെ യോഗത്തില്‍ പങ്കെടുത്തു. കുറച്ചാ 
ഉകള്‍ മാതമേ പങ്കെടുത്തുളളുവെങ്കിലും 
യോഗം നന്നായി. ബില്ലിനെപ്പററി പഠിഛ്ച 


' അഭിപ്രായങ്ങള്‍ രൂപീകരിക്കാനും സെമിനാറു 
കള്‍ സംഫ്ൃടിപ്പിക്കാനും തീരുമാനമെടുത്തു. 


എം.എന്‍ .രാമചന്‍ ശ്രന്‍ നായര്‍ മരിച്ചതായി 
റേഡിയോ വാര്‍ത്ത കേട്ടു. വിശ്വസിക്കാന്‍ 
സാധിച്ചില്ല. ഗോവിന്ദന്‍ നായരുടെ അനുഇു 


 നാണെന്ന വിവരം റേഡിയോ ഒട്ടു പറഞ്ഞതു 
മില്ല. ഹൃദയസ്തംഭനമായിരിക്കാം കാരണ 


മെന്നു വിചാരിച്ചു. 


കാലത്തു ഗോപുവിന്‍െറ വീട്ടില്‍ “പോയി ' 


സംസാരിച്ചു. കൂടുതല്‍ സംസാരിക്കാന്‍ ' 
ങ്ങോട്ടു വിളിച്ചെങ്കിലും ഇവിടെ വേറെ 
ആളുകള്‍ ഉണ്ടായിരുന്നതിനാല്‍ പററിയില്ല. 
പക്ഷെ സംസാരിച്ചതുകൊണ്ടൊന്നും - ഒരു 


യോം മാം 


ആഗസ്ററ്‌: 43 വ്യാഴം. 

ടി.ആര്‍.നായരുട്ട്‌ രതി കാലത്തു 10 

സപ്തതിക്കു'ഭന്ന്രം സദ്യ-രപസംഗ. 
ങ്ങളും ശ്‌ ളോകങ്ങളും:- ടി.ആര്‍.നായരുടെ 
അച്ഛനമ്മമാരുടെ-ഛായാപടം അനാച്ഛാ 
ദനം ചെയ്തു്‌:;.. ഉള്ളാട്ടില്‍ ശങ്കരന്‍കുട്ടി 
മേനോന്‍, ടി.ഗോപാലന്‍, നമ്പീശന്‍ മുതലായ 
വരെ കണ്ടു. 

2 മണിക്കു പാലക്കാട്ടേക്കു പുറപ്പെട്ടു. 


വഴിക്കു ശ്രീകൃഷ്ണപുരത്ത്‌ കൊങ്ങശ്ശേരി 


. വായിച്ചുതീര്‍ത്തു. 


സ്മാരകത്തിനു തറക്കല്ലിട്ടു. കൊങ്ങശ്ശേരിയുടെ 
വീട്ടിലും പോയി. രണ്ടുകുട്ടികളേയും ഭാര്യ 
- യേയും അച്ഛനേയും കണ്ടു. ഭാര്യ 


' സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. 


5.30-ന്‌ ഇസ്ക്കസ്‌ സമ്മേളനത്തിന്‌ എത്തി. 
ഉദ്‌ഘാടനം സി.എച്ച്‌ മുഹമ്മദുകോയ നടത്തി. 
രാര്തി ഗസ്ററ്‌ ഹസില്‍. - 

ആഗസ്ററ്‌ 14 ഞായര്‍. 

ഇസ്‌ക്കസ്‌ സമ്മേളനം കാലത്ത്‌ -പാലക്കാട്ട്‌. 

സമ്മേളനം അതിഗംഭീരമായി. കാലത്തെ 
സെമിനാറില്‍ സാമ്പത്തിക സഹകരണത്തെ 
ക്കുറിച്ചു സംസാരിച്ചു. ഞാന്‍ ഉദ്ഘാടനം. 
അരവിന്‍ ദാക്‌ ഷന്‍േറയും ചാണ്ടിയുടേയും 
പസംഗങ്ങളും വളരെ നന്നായിരുന്നു. മൂന്നര 


മണിക്ക്‌ മലമ്പുഴ ചെന്നു കോഷിലേവിനെ 


കണ്ട്‌ ഒന്നര മണിക്കൂര്‍ വിവിധ കാര്യങ്ങളെ 


' പ്പററി സംസാരിച്ചു. പിന്നെ സമ്മേളനത്തിനു 
പോയി. രമേശ്‌ ചന്ദ ഉദ്ഘാടനം ചെയ്തു. | 


ശ്രിഗോറിയോസിന്‍െറയും വരദരാജന്‍ നായ 
രുടെയും ശങ്കരനാരായണന്‍െറയും എല്ലാം 
്രസംഗങ്ങള്‍ നന്നായി. പിന്നെ കസാക്‌ 
സംഫ്ൃത്തിന്‍െറ ഗാന-നൃത്ത പരിപാടി ഒന്നര 
മണിക്കൂര്‍ നേരത്തേക്ക്‌. അതും നന്നായി. 


- 10.30 ആയി എല്ലാം SC കിടന്നപ്പോള്‍. 


“ആഗസ്ററ്‌ 15 തിങ്കള്‍. 
കാലത്ത്‌ 9 മണിക്കു പാലക്കാട്ടുനിന്നു 


“പുറപ്പെട്ടു. 10.30-നു മുമ്പായി തൃശൂര്‍ എത്തി. 


ദിവസം മുഴുവന്‍ സുഖമായി - വിശ്രമിച്ചു. 
ഇന്നലത്തെ ഉറക്കം മോശമായിരുന്നു. പ്രത 
ങ്ങളൊക്കെ വായിച്ചുതീര്‍ക്കുകയും ചെയ്തു. 
ജയ്രപകാശ്‌ നാരായണന്‍ സോഷ്യലിസ്ററ്‌ 
പാര്‍ട്ടി വിടുന്ന അവസരത്തില്‍ 1957-ല്‍ 
തന്‍െറ സഹ്രപവര്‍ത്തകര്‍ക്ക്‌ അയച്ച കത്തു 
അദ്ദേഹം മാര്‍ക്‌ സിസ 
ത്തില്‍നിന്നു തുടങ്ങി ഒടുവില്‍ സര്‍വ്വോദ 
യത്തില്‍  എത്തിച്ചേര്‍ന്നതെങ്ങനെയെന്നു 
വിവരിക്കുന്നതാണ്‌ കത്ത്‌. മാര്‍ക്സിസ 
ത്തോടും സോഷ്യലിസ്ററു സ്രമ്പദായത്തോടും 
വെറുപ്പു തോന്നിയതെങ്ങനെയെന്നു പറയുന്ന 
തില്‍ കുറച്ചെങ്കിലും യുക്‌തിയുക്‌ തതയുണ്ട്‌ . 
എന്നാല്‍ സര്‍വ്വോദയത്തെ വരിച്ചതിനു പറ 
യുന്ന ന്യായങ്ങള്‍ വെറും സ്വപ്‌ന്രപായങ്ങ 
തൂപ്പുകാരി തങ്കമ്മയുടെ മകളും (കളക്ട 
റേറ്റില്‍ ക്ളാര്‍ക്ക്‌) അവരുടെ ഭര്‍ത്താവും (Vet) 
കൂടി കാണാന്‍ വന്നു. നല്ല ഒരു കുടുംബം. 
ആഗസ്ററ്‌ 16 ചൊവ്വ. 
കാലത്തുകൂടി “നവയുഗ 'ത്തെപ്പററി 
ആലോചിച്ചു. ചില നല്ല തീരുമാനങ്ങള്‍ 
എടുത്തു. നടപ്പില്‍ വരികയാണെങ്കില്‍ “നവ. 
യുഗ ത്തിന്‍െറ പദവി ആകെ മാറും. 
ഉച്ചതിരിഞ്ഞു കീരന്‍െറ്‌ സ്മാരകത്തിനു 
വേണ്ടിയുളള യോഗം കൂടി. പാര്‍ട്ടിക്കാര്‍: 
എല്ലാവരും തന്നെ പങ്കെടുത്തു. പഴയ. 


- ആളുകളും. കമ്മിററി തിരഞ്ഞെടുത്തു. ഞാന്‍ 
ഗ്രസിഡന്‍റും ഗോപാലകൃഷ്‌ ണമേനോന്‍ | 


സ്വെകട്ടറിയും. 
മടങ്ങിവന്ന്‌ ആഹാരം കഴിച്ചു. 7. 20-ന്‍െറ 


വണ്ടിക്ക്‌ മ്രദാസ്സിലേക്കു പുറപ്പെട്ടു. 
ആഗസ്ററ്‌ 17 ബുധന്‍. 








വണ്ടി നേരം വൈകിയാണ്‌ എത്തിയത്‌ -8 
മണിക്ക്‌ . ചേട്ടന്‍ സ്‌റേറഷനില്‍ ഉണ്ടായിരുന്നു. 
വീട്ടില്‍ വന്നു പല്ലുതേച്ച്‌ കാപ്പി കുടിച്ച്‌ 
രാമന്‍മേനോനെ ഫോണ്‍ ചെയ്തപ്പോഴേക്കും 
ആഫീസില്‍ പോയിരുന്നു. 

ഉച്ചതിരിഞ്ഞ്‌ MCR നെ കാണാന്‍ സമയം 
കിട്ടി. 4.20-ന്‌ . ചേട്ടനേയും കൂട്ടി ടാക്‌സിയില്‍ 
സ്രെകട്ടേറിയററില്‍ പോയി. കണ്ടു സംസാ 
രിച്ചു. വളളത്തോൾ ശതാബ്ദിക്കു വരാമെന്നു 
പറഞ്ഞു. മടങ്ങി വീട്ടില്‍ വന്നു. ഉടന്‍തന്നെ 
വിമാനത്താവളത്തിലേക്കു പോയി. കെ.ജി.മേ 
.നോന്‍െറ കാറില്‍ അദ്ദേഹം കൊണ്ടുവിട്ടു. 
ടാക്‌സിക്കൂലി വളരെയധികമായി. തീവണ്ടി 
.യാഫീസില്‍നിന്നു 6.50-ഉം സ്രെകട്ടേറിയററില്‍ 
പോയി മടങ്ങിയതിനു 20-ഉം. അതില്‍ 10 
ചേട്ടന്‍റെ കൈയില്‍നിന്നാണു കൊടുത്തത്‌. 
മരുന്നെടുക്കാന്‍ മറന്നതുകൊണ്ട്‌ 10 ഡിഗോ 
ക്‌സിനും വാങ്ങിച്ചു. 

ആഗസ്ററ്‌ 18 വ്യാഴം. 

4 മണിക്കു CWC തുടങ്ങി. തയ്യാറാക്കിയ 
രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോരു 
ത്തരും ഓരോവട്ടം സംസാരിക്കാമെന്നു തീരു 
മാനിച്ചു. രാളേശ്വര റാവു സംസാരിച്ചു. 
പിന്നെ ഭുപേശും. അടിയന്തരാവസ്ഥയെ 
പിന്‍താങ്ങിയതു തെററായി എന്നു രണ്ടുകൂട്ടരും 
പറഞ്ഞു. 

ഗോപാലകൃഷ്ണന്‍ മോസ്‌ കോയിലേക്കു 
പോകുംവഴി ഇവിടേയും വന്നു. ്രകാശത്തി 
ന്‍െറ കൂടെയാണു വന്നത്‌. അതുകൊണ്ട്‌ 
ഒന്നും ചോദിക്കാന്‍ പററിയില്ല. 

ആഗസ്ററ്‌ 19 വെളളി. 

ദുദഡിഡെ-വിനെപ്പററി ചര്‍ച്ച തുടര്‍ന്നു. 
എന്‍.കെ.കൃഷ്ണന്‍, . ഇന്രദജിത്ത്‌ ഗുപ്ത 
'| എന്നിവരുടെ ്രസംഗങ്ങള്‍ നന്നായിരുന്നു. 
യോഗി മുതലായ മററുചിലരുടേയും. മോഹിത്‌ 
സെന്നിന്‍െറ മാര്രമാണ്‌ അടിയന്തരാവ 
സ്ഥയെ ന്യായീകരിച്ചുകൊണ്ടുളള ഒരു (പ: 
| സംഗം ഉണ്ടായത്‌. ആകെക്കൂടി നല്ല 
ചര്‍ച്ചയായിരുന്നു. 

പി.കെ.വി വന്നു. 791005 ന്‍െറ ഏറെറടുക്കല്‍ 
ക്യാബിനററ്‌ തീരുമാനിച്ചു എന്നറിഞ്ഞു. 
വളരെ ആശ്വാസം. 

8.33 ബോണസ്‌ തീരുമാനിച്ചു. ഓര്‍ഡി 





































AITUC യെ കാലെത്ത. അതിനു sha 
പറയണം. 

ആഗസ്ററ്‌ 20 ശനി. 

ഇന്നും റിവ്യു ചര്‍ച്ചകള്‍ തുടര്‍ന്നു. 
വിശ്വനാഥ്‌ മുക്കര്‍ജിയുടേയും ഹോമിഭാജിയു 
ടേയും പ്രസംഗങ്ങള്‍ വളരെ വിമര്‍ശനാത്മ 
കങ്ങളായിരുന്നു. വിശ്വനാഥ്‌ ' എഴുതിവായി 
ക്കുകയാണുണ്ടായത്‌ . ഹരിജനമര്‍ദ്‌ ദനങ്ങളെ 
യും വിലക്കയററത്തെയും പററിയുളള രണ്ടു 
-കൃാമ്പെയിനുകള്‍ ചര്‍ച്ച ചെയ്തു. 

മാധവന്‍െറ കൈയില്‍നിന്ന്‌ ഇങ്ങോട്ടുവന്ന 
യാത്രക്കൂലി 675+111-786 ക. വാങ്ങിച്ചു. 
Indian Philosophy (Devi Prasad), Crisis of 
‘Capitalism Bow of Turning Gold 
(H.N.Mukherjee) എന്നീ പുസ്തകങ്ങള്‍ 


വാടി. 





നന്‍സു വരാന്‍ പോകുന്നു. രവീന് ദ്രവര്‍മ്മ 





ആഗസ്ററ്‌ 21 ഞായര്‍. 

ഇന്നു 7/൦ യോഗത്തില്‍ ഞാന്‍ സംസാരി 
ച്ചു. വേണ്ട്രത നന്നായില്ല. ഇതിലും നന്നായി 
സംസാരിക്കാമായിരുന്നു. ചര്‍ച്ച കഴിഞ്ഞു. 
Drafting Committee എടുത്തു. രാത്രി 7.30-നു 
ഞാന്‍ പോന്നു. യോഗം പിന്നെയും തുടര്‍ന്നു. 

കേരളാഹാസില്‍ വന്നു സ്ഥലം പിടിച്ചു. 
വിദ്യാര്‍ത്ഥി യുവജുന മുന്നണിയില്‍ (പവര്‍ 
ത്തിക്കുന്ന ചിതംബരവുമായി പരിചയപ്പെട്ടു. 

ആഗസ്ററ്‌ 22 തിങ്കള്‍. 

മൂക്കില്‍ നിന്നു തുടര്‍ച്ചയായി വെളള 
മൊഴുകിക്കൊണ്ടിരുന്നതിനാല്‍ ഒരു പണിയും, 
പ്രതേകിച്ചു വായന, ചെയ്യാന്‍ വയ്യ. എ്രത 
സമയം വെറുതേ പോകുന്നു? 

ലിങ്ക്‌ ഹസില്‍ ചെന്ന്‌ നാരായണനേയും 

അരുണാ ആസഫലിയേയും കണ്ടു. ഒരു 





ഇടത്തുനിന്ന്‌; സി. അച്ചുതമേനോന്‍, വധു, കെ. കരുണാകരന്‍, ടി.കെ .ജി. 
്രഭാകരന്‍ ട്ട്രി.കെ.ജിയുടെ പിന്നില്‍) വളളത്തോൾ ; 
(കേരുണാകരനു 


നായര്‍, കെ.പി. 
നാരായണന്‍ കുട്ടിമേനോന്‍ 
ശര്‍മ്മയും തങ്കമ്മയും 


മണിക്കൂറിലധികം സംസാരിച്ചു. പ്രേടിയട്ടി'നു 
വന്‍കിട . ബിസിനസ്സുകാരുടേയും ഗവണ്‍ 
മെന്‍റിന്‍േറയും നിസ്സഹക; 1 

പ്രയാസങ്ങള്‍ കൊണ്ട്‌ എത്തുന്നിടത്തോളം 
എത്തട്ടെ എന്നാണു നാരായണന്‍െറ സമീപനം. 
രാളേശ്വരറാവുവിന്‍െറ സ്ഥാനം നഷ്ടപ്പെ 
ട്ടേക്കുമോ എന്നാണു അരുണാജ്ിയുടെ ഭയം. 
ഇല്ലെന്നു ഉറപ്പു പറഞ്ഞു. എത സ്നേഹവും 
ബഹുമാനവുമാണ്‌ അവര്‍ക്ക്‌ സി.ആറിനോട്‌ 





മകനും വന്നു. കുറേനേരം സംസാരിച്ചു. 

ആഗസ്ററ്‌ 23 ചൊവ്വ. 

കെ.ജി.മേനോന്‍റ:- വീട്ടിലാണു താമസി 
ച്ചത്‌. വളരെ സുഖമായിരുന്നു. “അമ്പുവിനെ 
കണ്ടു. വളരെ വര്‍ഷങ്ങള്‍ക്കു. ശേഷമാണു 
കണ്ടത്‌. . അപ്പോഴും ഫുട്‌ ബാള്‍ കളിയുടെ 
കാര്യമാണ്‌ പറയുന്നത്‌. 


വൈകുന്നേരം ചേട്ടന്‍െറ വീട്ടില്‍ പോയി. 


ഷീററും കുഷനും എടുത്തുകൊണ്ടുപോന്നു. 
























പാര്‍ട്ടിയാപ്പീസില്‍ ചെന്നു . കാത്തമുത്തു 





വിനെ കണ്ടു. ഇപ്പോള്‍ എണീററു നടക്കാറായി. 
നമ്പ്യാര്‍, തങ്കപ്പന്‍, ഐ.എസ്‌ മുതലായവരെ 
യെല്ലാം കണ്ടു. റെയില്‍വേ സ്റേറഷന്ററില്‍ 
പരമേശ്വരനേയും കണ്ടു. രാര്തി തിരുവനന്ത 
പുരം മെയിലിനു കയറിക്കിടന്നുപോന്നു. ] 
ആഗസ്ററ്‌ 24 ബുധന്‍. ി | 
വണ്ടി തൃശ്ശൂരെത്തിയതു നേരം വൈകി 
യാണ്‌. നല്ല മഴയുണ്ടായിരുന്നു. വീട്ടില്‍ വന്നു 
നിതൃകര്‍മ്മങ്ങള്‍ കഴിച്ച. പഴയ കത്തുക 
ളൊക്കെ വായിച്ച മറുപടികള്‍ എഴുത്‌ 
ഡോ.പി.യു. ജോസഫ്‌ വന്നു. മകളുടെ 
കല്യാണത്തിനു ക്ഷണിച്ച. രാമന്‍കുട്ടിയുടെ 
കാര്യം അദ്ദേഹത്തോടു പറഞ്ഞു. മിഷ്യന്‍ 
ആസ്പ്രതിയില്‍ ഒഴിവുണ്ടെന്നും (ശമിക്കാ 
മെന്നും പറഞ്ഞു. അല്ലെങ്കില്‍ താനിപ്പോള്‍ 
പണിയെടുക്കുന്ന തൃശ്ശൂര്‍ നഴ്‌ സിംഗ്‌ ഹോമില്‍ 

















പിന്നില്‍) ' നീലകണ്ഠ : 


നിര്‍ത്താമെന്നും. 
ജനാര്‍ദ്ദനന്‍ വന്നിരുന്നു. രാമന്‍മേനോന്‍െറ 
മകളുടെ കല്യാണത്തിന്‍െറ കാര്യം പറഞ്ഞു. | 
ജനാര്‍ദ്ദനന്‍ 791005 ന്‍െറ കാര്യത്തിനു 
തിരുവനന്തപുരത്തേക്കു പോയി. 
വയലാറിനെപ്പററിയുളള പവനന്‍െറ 
പുസ്തകം നാല്‍ അധ്യായം വായിച്ചു. 
ആഗസ്ററ്‌ 25 വ്യാഴം. 
കാലത്ത്‌ 10 മണിക്ക്‌ പാര്‍ട്ടി ആഫീസില്‍ 
വച്ചു (പസ്സ്‌ കോണ്‍ഫറന്‍സു നടത്തി. കീരന്‍ 
മാ പറയുവാനായിരുന്നു. 
എന്തൊക്കെയോ പ്രതീക്ഷി പ്രത്രപത്രി 
നിധികള്‍ വന്നു. രാഷ്രടീയ കാര്യങ്ങളൊന്നും 
ചര്‍ച്ച ചെയ്യുകയില്ല എന്ന പ 
ഉറച്ചുനിന്നു. 
“നവയുഗം തടു 
കിട്ടി. കീരനെപ്പററിയുള്ള സ്മരണകള്‍ മുഴുവന്‍ 
ഒരൊററ ഇരിപ്പില്‍ ഇരുന്നു വായിച്ചു. 





























വെറും വാചകം മാതം. 
- ആഗസ്ററ്‌ 26 വെളളി. 






നില്ക്കാനും വയ്യ. എന്തു കഷ്ടം! '. 
സുരേന്ദ്രനും രത്നമ്മയും - 


ക ണ്ടുവന്നു . me തന്നു. 















ല്‍ഹിക്കു പോയി. ന 
| തൈക്കാട്ടുമുസ്സു വന്നിരുന്നു. ആയുര്‍വ്വേദ 


ചിലരുടെ പേരുകള്‍ പറഞ്ഞുകൊടുത്തു. 
“ ആഗസ്ററ്‌ 27 ശനി. 
 ഏല്ലുററ്‌ കലോത്സവം ഉദ്ഹ്വാടനം. 

on ൦ തിരുവോണം ഭംഗിയായി കഴിച്ചുകൂട്ടി. 













Ende 


ക 


17. ട്രേഡുകള്‍ 


ടെസ്റ്റുനടത്തി സര്‍ട്ടിഫിക്കറ്റുനല്‍കുന്നു. 








; അതുമിതും വായിച്ചിരുന്നു. വൈകുന്നേരം. | 
ുനാര്‍ദ്ദനന്‍ സന്ധ്യയേയും കൊണ്ടു മടങ്ങി 
ഴു. ജനാര്‍ദ്ദനനു മിണ്ടാനും എഴുന്നേററു fl 


കുട്ടികളും 
വന്നു. കായയും: പഴവും എല്ലാം" ഒരുപാടു 


. ള്‍ ) വിവാഹനിശ്ചയത്തിനു ക്‌ ട്‌ ഷണിഛ്ച. 
പറഞ്ഞിട്ടും 


ത്യ: വശ്യം ചിലതു ഗോപുവിന്‍െറ ദും. 5 
ിയുളളിടത്തൊക്കെ വേണ്ടുവോളമുണ്ട്‌. 
! പ്രഭാകരന്‍െറ മകന്‍ ഇന്നത്തെ. വണ്ടിക്കു. - ട്‌ 


വൈകുന്നേരം പുല്ലൂററു പോയി. വൈലോ ശശിയും സതിയും വഃ വന്നു. 


-BNINANS 


TECHNICAL COLLEG E AND I.T.C 
(neeognised a ee of Kerala ‘ard Affiliated to N.C.V.T. Govt. of India) 


-KOTTAYAM-1 


| പസ്‌ ക്ളബ്ബിനു തെക്കുവശത്ത്‌ സ്‌ ബാങ്ക്‌ ഓഫ്‌ ര്രാവന്‍കൂറിനു സമീപം 


അഡ്‌മിഷന്‍ ആരംഭിച്ചിരിക്കുന്നു 


- DIPLOMA, AMIMI, ITES, NTC ട്രേഡുകള്‍ 


 ഫീസാനുകൂല്യം. അഡ്മിഷന്‍ രക്ഷകര്‍ത്താവുള്‍പ്പെടെ നേരില്‍ ഹാഴുരാകുക. 'പ്രോസ്പെക്‌. ടസിന്‌ 
॥ Rs. 10 M.O അയയ്ക്കുക. N.8: പേര്‍ഷ്യന്‍ രാജൃത്തുപോകേണ്ട ടിപി 


രുന്നുളളു. അതുകഴിഞ്ഞു വി.കെ.രാളുന്‍െറ 
രാഷ്ര്ടീയ്രപസംഗവും. ആളും കുറവായിരുന്നു. 
നാടകം തുടങ്ങുമ്പോഴേ വരുവുളളായിരിക്കാം. 


| പയലാറിനെപ്പററിയുളള പവനന്‍െറ ഗ്രന്ഥം 


- ഇരിങ്ങാലക്കുട ആസ്പ്രതിയില്‍ ചെന്നു 


മാരാത്തുകിട്ടയെ കണ്ടു. അയാള്‍ ടി.ബി 


പിടിച്ചു കിടപ്പിലാണ്‌ . ഒരു 30 ക. അയാള്‍ക്കു 


കൊടുത്തു. 
“ ചേലാട്ടു ഗംഗാധരന്‍ വന്നു. 


“ആഗസ്ററ്‌ 28 ഞായര്‍. 

.. 5.30-നു പുല്ലഴി ്രാമീണ വായനശാല. 

3 മണിക്ക്‌ ആനന്ദമാര്‍ഗ്ഗക്കാരുടെ സമ്മേ 
ളനം. TO 


ഡോ.ജോസഫിന്‍െറ മകളുടെ കല്യാണ, 


:, സലിക്കാരം (.45-നും 5.30-നും മധ്യേ). . 
“എല്ലാ പരിപാടികളും ഭംഗിയായി നടന്നു. 
ഗ്രസംഗമൊക്കെ മോശമായി. കാലത്തു 


---ചേലാട്ടു ഗംഗാധരന്‍െറ മകളുടെ വിവാഹ 


നിശ്ചയത്തിനു പോയി. 

' രാധ്രി കരുണാകരനും ഭാര്യയും മകളും 
കൂടി വീട്ടില്‍ വന്നു. കുറച്ചുനേരം സംസാരി 
ച്ചിരുന്നു മടങ്ങിപ്പോയി. ടി.കെ.ജിയുടെ മകളുടെ 
കല്യാണത്തിന്‌ അവരും പോകുന്നുണ്ട്‌. 
അവര്‍ തമ്മില്‍ എന്തോ ബന്‌ ധുത്വമുണ്ട്‌ . 








. 562268 


* എയര്‍കണ്ടീഷന്‍ റ്റഫിജുറേഷന്‍ 
ന മോട്ടോര്‍മെക്കാനിക്‌ കം 

ഡ്രൈവര്‍ (പെട്രോള്‍ & ഡീസല്‍) 
നു വെല്‍ഡിംഗ്‌ (ഇലക്ടിക്‌ ഗ്യാസ്‌). 





“ആശ്രിതര്‍ക്ക്‌ 








പ്ലിളളിയും സച്ചിദാനന്ദനും ഒന്നും ഉണ്ടായി NT 
. രുന്നില്ല. എന്‍െറ പ്രസംഗം മാതമേ ഉണ്ടായി 


. കരുണാകരനേയും എന്നേയും കൂട്ടിനിര്‍ത്തി 


മകളുടെ ; 
' രതിയുടെ ജോണും അച്ചനും വന്നിരുന്നു. 


“പെയ്തിരുന്നു. 


) ഉണ്ടായിരുന്നു. 


പോയി. യാര പറഞ്ഞിട്ടാണു പോയത്‌. 
അവനോടും ശരിക്കു ഒന്നു സംസാരിക്കാന്‍ 


പോന്നു. കുട്ടപ്പന്‍ വന്നു കയററിത്തന്നു. 








ആഗസ്ററ്‌ 29 തിങ്കള്‍. 

ടി.കെ.ജിയുടെ മകളുടെ കല്യാണം. 10-നും 
11-നും ഇടയ്ക്കു ഗുരുവായൂരില്‍. ാര്‍ 
ശിവരാമന്‍ കൊടുത്തയച്ചു കാറില്‍ ഗുരു 
വായൂര്‍ക്കു പോയി. കല്യാണത്തില്‍ പങ്കു | 
കൊണ്ടു സദ്യ ഈണു കഴിഞ്ഞു മടങ്ങിവന്നു. 


വധുവിന്‍െറ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്‌ . 
പിന്നെങ്ങും പോയില്ല. കുഞ്ചന്‍ സ്മാരക 

“ത്തിന്‍റെ ആളുകള്‍ (പ്രൊ. വിജയനടക്കം) 

വന്നിരുന്നു. സംസാരിച്ചു. | 
വൈകുന്നേരം അമലാ കാന്‍സര്‍ ആസ്പ 


.സംസാരിച്ചു. ശശിയും രാമന്‍കുട്ടിയും 
ആസ്പ്രതി സന്ദര്‍ശിക്കാന്‍ പോയി. ഞാന്‍ 
'മുററത്തെ പുല്ലു പ്പറിച്ചു. അതുപോലും | 
_ അദ്ധ്വാനമുളള പണിയാണ്‌ . ദേഹത്തു വേദന 
വരുന്നു. 
രാത്രി ഗോവിന്ദനും രാധയും കുട്ടികളും 
വന്നു. 

ആഗസ്ററ്‌ 30 ചൊവ്വ. 

കാര്യമായ ഒരു പണിയും നടന്നില്ല. | 
കുട്ടികളുടെ ബഹളം ഒരു വക. പിന്നെ 
പുലിക്കളി ബഹളവും. പുലിക്കളിക്കു 2 ക. 
കൊടുത്തിട്ടു പോരെന്നു പറഞ്ഞു. ഇഷ്ടമു 
ണ്ടെങ്കില്‍ എടുത്തോളു അല്ലെങ്കില്‍ വച്ചിട്ടു 
പൊയ്ക്കോളു എന്നു പറഞ്ഞപ്പോള്‍ കൊണ്ടു 
പോയി. 

വൈകിട്ടു നായ്‌ക്കനാല്‍ വരെ പോയി 
പുലിക്കളി കണ്ടു. വളരെ (്രാകൃതം. 
പണ്ടത്തെപ്പോലെ വേഷങ്ങള്‍ക്കു പകിട്ടു 
പോലുമില്ല. എണ്ണം ഒരുപാട്‌ -ചാടിത്തകര്‍ 


ക്കുകതന്നെ. 
ആപ്പീസില്‍ പോയി. മഴ 






























മഴ വന്നു. 
കൂടിയതിനാല്‍ ടാക്‌സി പിടിച്ചുപോന്നു. 

ജനാര്‍ദ്ദനന്‍െറ വീട്ടില്‍ പോയി. താമസി 
ക്കാന്‍ പററിയ ഒതുങ്ങിയ വീട്‌. രണ്ടു 
ബെഡ്റൂം മുകളില്‍. താഴത്ത്‌ അടുക്കള. 
താഴത്ത്‌ 76105 ആപ്പീസ്‌ വേറെ. അത്‌ 
അവിടെനിന്നു മാററിയാല്‍ ഒരു ബെഡ്റുമുളള 
ഒരു ചെറിയ വീടു കിട്ടും. 

ആഗസ്ററ്‌ 31 ബുധന്‍. 

രാധയും ഗോവിന്ദനും അതിരാവിലെ | 
എണീററു കല്യാണത്തിനു പോയി. നല്ല മഴ 
ഉച്ചയ്ക്കു 3 മണിക്കാണു 
തിരിച്ചുവന്നത്‌. കല്യാണിയും കുട്ടികളും 
ചന്ദ്രനും ഗോപാലമേനോനും ലീലാമ്മയും 


“നവയുഗ 'ത്തിനു കുറിപ്പുകള്‍ എഴുതി 
ക്കൊടുത്തു. മറെറാരു പണിയും നടന്നില്ല. 
കുട്ടികളുടെ ബഹളം കാരണം. അവരുടെ 
കൂടെ കൂടാനും അറിഞ്ഞുകൂടാ. 

സുരേന്ദ്രനും ഭാര്യയും കുട്ടികളും തിരിച്ചു, | 


കഴിഞ്ഞില്ല. . 
രാശ്രിവണ്ടിക്കു തിരൂവനന്തപുരത്തേക്കു 


തുടരും) 











ദ്രഗററ്‌ വാള്‍ 





1. 


1 991 നവംബര്‍ 30-ന്‌ ചൈനയിലേക്കു തിരി 
ക്കണമെന്ന്‌ ഡെല്‍ഹിയില്‍നിന്നൊരു സന്ദേ 
ശം. നവംബര്‍ 15-നാണ്‌ ടെലിഫോണില്‍ ഐ. 
സി.സി.ആര്‍ ആഫീസില്‍നിന്നും വിളിച്ചുപറ 
യുന്നത്‌ . ചൈന സന്ദര്‍ശിക്കാന്‍ കിട്ടിയ അ 
വസരം പാഴാക്കരുതെന്നു തീരുമാനിച്ചു പുറ 
പ്പെട്ടു. പോകാനൊരുങ്ങി ഡെല്‍ഹിയില്‍ താമ 


.സിക്കുമ്പോള്‍ കേരളാഹസില്‍വച്ച്‌ മാധ 


വന്‍കുട്ടി (മാതൃഭൂമിയുടെ ആദ്യവസാനത്തില്‍ 
ഡെല്‍ഹി മലയാളികളുടെ ഹുദ്യമായ ഒരു 
ഒത്തുചേരലുണ്ടായി. അന്ന്‌ എന്നോടിഷ്ടമുള്ള 
ഒരു ചെറുപ്പക്കാരന്‍ ഒരു. നിര്‍ദ്‌ ദോഷമായ 
തമാശ പറഞ്ഞു: 'സര്‍, രണ്ടുമൂന്നുവട്ടം 
സോവിയററ്‌ യൂണിയന്‍ സന്ദര്‍ശിച്ചതറിയാം. 
ഇപ്പോള്‍ സോവിയററ്‌ യൂണിയനില്ലാതാ 
യല്ലോ.' എന്‍െറ ചൈനാസന്ദര്‍ശനം കഴി 
ഞ്ഞു മടങ്ങിയശേഷവും മറെറാരു സുഹൃ 
ത്തില്‍നിന്നും ഇതുപോലൊരു ഫലിതം കേട്ടു. 
കോട്ടയത്തുനിന്നും വേണാടുവണ്ടിയില്‍ തിരു 
വനന്തപുരത്തേക്കു മടങ്ങുമ്പോള്‍ സുരേഷ്‌ 
കുറുപ്പാണ്‌ ആള്‍ത്തിരക്കില്‍ ഇരിക്കാന്‍ ഇടം 
കിട്ടാതെ നില്ക്കുമ്പോള്‍ ചോദിച്ചത്‌, റഷ്യ 
യ്ക്കു പററിയ അനുഭവം ചൈനയ്ക്കു 
വരുമോ?” ഞാന്‍ ഒരു വാലുകുലുക്കി 
പ്പക്‌ ഷിയുടെ ഗമയില്‍ പറഞ്ഞു: '“സുരേഷി 
നിങ്ങനെ തോന്നിക്കൂടാ. എങ്കിലും പേടിക്കേ 
ണ്ടാ. ചൈനയുടെ കാര്യം ഞാന്‍ ഏററു.' ഈ 
വാലുകലുക്കി ഉദ്ദേശിച്ചത്‌ സത്യസന്ധമായി 
ചൈനീസ്‌ യാര്രയെപ്പററി എഴുതാം എന്നാണ്‌. 
യാത്രാവിവരണം എഴുതാന്‍ വശമില്ലാത്തവ 
നാകയാല്‍ മററു പല രാജ്യങ്ങള്‍ സന്ദര്‍ശി 
ചവിട്ടും ഒന്നുമെഴുതാന്‍ മിനക്കെട്ടില്ല. ആ 
സന്ദര്‍ശനങ്ങളെല്ലാം ഏതെങ്കിലും തരത്തില്‍ 
അനുഭവങ്ങളെ സമ്പന്നമാക്കാന്‍ തീര്‍ച്ചയായും 
ഉപകരിച്ചു. പത്യയകിച്ചും നാടകരംഗത്ത്‌ 
കൊളളക്കൊടുക്കയ് ക്കു ധാരാളം വകയുണ്ടാ 
യിരുന്നു. . പതിവിനു വിരുദ്ധമായി ചൈ 
നാസന് ദര്‍ശനത്തെപ്പററിയുളള ഈ കുറിപ്പി 


ലും ചൈനയുടെ നാടകസംസ്‌ കാരത്തെപ്പററി 


അറിയാനുളള (ശമമാണുളളത്‌.. 


പാരമ്പര്യത്തെപ്പററി ഡിസംബര്‍ ഒന്നു 
മുതല്‍ ബീജിങ്ങില്‍ നടക്കുന്ന അന്താരാഷ്രട 
സെമിനാറില്‍ ഇന്ത്യയെ ്രതിനിധീകരിച്ച്‌ 
എന്നെക്കൂടാതെ കര്‍ണ്ണാടകത്തിലെ നാടക 
സംവിധായകനായ പ്രസന്നകുമാറുമുണ്ടായി 
രുന്നു. കഴിഞ്ഞവര്‍ഷം ചൈനയില്‍നിന്നും 
രണ്ട്‌ ഉന്നത ്പതിനിധിസംഫ്വങ്ങള്‍ ഇന്ത്യ 
സന്ദര്‍ശിച്ചപ്പോള്‍ അവരുമായി സമ്പര്‍ക്ക 
ത്തിനിടവന്നു. ഭാരതീയ നാടകത്തിന്‍െറ 


രപയോഗവശം ഇന്നും സംരക്‌ ഷിക്കപ്പെട്ടിട്ടുളള 
ഒരേ കലാരൂപം കൂടിയാട്ടമാണെന്ന കാരണ 
ത്താല്‍ അന്വേഷണ കാതുകത്തോടെ ചൈന . 
യില്‍നിന്നും വന്ന രണ്ടു ഡെലിഗേഷനുകളു 





സിയാനിലെ പഗോഡയ്ക്കു മുന്പില്‍ 





ടെയും യാ്രയില്‍ ഇന്ത്യന്‍ അധികാരികള്‍ക്കു 
കേരളവും പെടുത്തേണ്ടി വന്നു. ഇതു 
സാധാരണ സംഭവിക്കാറുള്ള കാര്യമാണ്‌. | 
ഞാന്‍ ഓര്‍മ്മിക്കുന്നു, അറുപതുകളില്‍ ബനാ 
റസ്‌ സര്‍വ്വകലാശാലയില്‍ നാടകപഠനം 
പൂര്‍ത്തിയാക്കിയ (കിസ്‌ റേറാഫര്‍ ബിര്‍സ്കി 
എന്ന പോളണ്ടുകാരന്‍ പണ്‌ ്‌ ഡിതന്‍ ഇന്ത്യന്‍ 
നാടകസിദ്‌ ധാന്തങ്ങളുടെ (പയോഗങ്ങള്‍ എ 


' വിടെ കാണാന്‍ കഴിയും എന്നന്വേഷിച്ചുപ്പോള്‍ 


ഓത്തരാഹപണണ്‍ ഡിതന മാര്‍ക്കു കേരളത്തി 


ലേക്കു കൈചുണ്ടേണ്ടി വന്നു. ബിര്‍സ്കി 


കേരളത്തിലെത്തി മാണി മാധവച്ചാക്യാ; 
എന്ന മഹാനടന്‍െറ കീഴില്‍ ഏതാണ്ട്‌ | 
ഒരുവര്‍ഷത്തോളം നാടകാഭിനയം പഠിച്ച 
“പിന്നീട്‌ അദ്ദേഹം കൂടിയാട്ടത്തെപ്പററി 
രചിച്ച ഗ്രന്ഥം ആധികാരികമായ പഠനം, 
ഉള്‍ക്കൊള്ളുന്ന ഒന്നാണെന്നു പരക്കെ അംഗീ | 
കരിക്കപ്പെടുകയും ചെയ്തു. ബ്ജിങ്ങില്‍ | 
നിന്നും ഇന്ത്യ സന്ദര്‍ശിച്ച സുഹൃത്തുക്കളും | 
ഇന്ത്യയിലെ പാരമ്പര്യ സംസ്‌കൃത നാടകം | 
കാണാന്‍ കേരളത്തില്‍ വരേണ്ടി വന്നു. അവര്‍ | 
മാര്‍ഗ്ഗിയില്‍ കൂടിയാട്ടവും സോപാനത്തില്‍ | 
എന്‍െറ സംസ്‌ കൃത-മലയാള നാടകാവതര്‍ [ 
ണങ്ങളും കാണാന്‍ ഇടയായി. ചൈനയിലെ 
അധികാരികള്‍ക്ക്‌ പാരമ്പര്യത്തോട്‌ അതിരു! | 
കവിഞ്ഞ ആദരവുളളതുകൊണ്ടും ഇന്ത്യയുടെ; | 
പാരമ്പര്യവുമായി അവര്‍ക്കുള്ള ചരിത്രപരമായ; | 
ബന്ധം അവര്‍ ആവേശപൂര്‍വ്വം അംഗീകരി 
ക്കുന്നതുകൊണ്ടും പാരമ്പര്യത്തിന്‍െറ ആന | 
കാലികുതയെക്കുറിച്ച്‌ ചൈനയില്‍ പിന്നീടു 
.സംഘടിപ്പിച്ച സെമിനാറില്‍ എനിക്കും അല 
സ്ഥാനം തന്നു. Tl. 
എന്‍െറ ചൈനായാര്രയെപ്പററി പര തത്തില്‍, 
വായിച്ചറിഞ്ഞ പഴയൊരു സുഹൃത്തായ]! 
അഡ്വക്കേററ്‌ രാജാമണി യാത പുറപ്പെടു! 
ന്നതിനു മൂന്നാലു നാളുകള്‍മുമ്പ്‌ എന്നെ 
“ഫോണില്‍ വിളിച്ചു. അദ്ദേഹത്തിന്‍െറ മകന്‍! 
വേണു. ചൈനയിലെ ഇന്ത്യന്‍ എംബസിയില്‍ 


കലാകനമുദി ദ്ദ 

















ഉയര്‍ന്ന ഉദ്യോഗസ്ഥനാണ്‌ . ഇപ്പോള്‍ അവ 
ധിയില്‍ നാട്ടിലെത്തിയിട്ടുണ്ട്‌. എന്‍െറ യാത്ര 
| യില്‍ അദ്ദേഹം ചൈനയിലുണ്ടാവില്ല. 
| എങ്കിലും നാട്ടിലേക്കു പോരുന്നതിനു തൊട്ടു 
| എന്‍െറ യാരതയെ സംബന്ധിച്ച 
ടലാസുകള്‍ കൈകാര്യം ചെയ്തത്‌ വേണു 
യിരുന്നു. തിതവനന്തപുരത്തുള്ള രാജാ 































| പ്രപഞ്ചവും 
മനുഷ ൃനും 
കെ. വേണു 


ശാ്ത്രത്തിന്‍െറയും ദര്‍ശന 
ത്തിന്‍േറയും മേഖലയിലുണ്ടാ 
യിട്ടുളള മലയാള ഭാഷയിലെ 
ഒരു മികച്ച ക്ലാസ്സിക്‌ ഗ്രന്ഥം! 
വില: 90 രൂപ 
. ഇപ്പോള്‍ 75 രൂപക്ക്‌ 
ലഭിക്കുന്നു. 
തുക M.0. അയക്കുക 
"1. ആയും ആവശ്യപ്പെടാം 
പുസ്തകം ഉടന്‍ പം 











MULBERRY PUBLICATIONS 
ാ- Arya Bhavan 

S.M Street Kozhikode - 673 001 

Phone: 79646, 423603, 422216 









മണിയുടെ വീട്ടില്‍വച്ചു ഞാന്‍ വേണുവുമായി 
കണ്ടു. ബീജിങ്ങിലെ സിമ്പോസിയത്തിന്‍െറ 
സ്വഭാവം അദ്‌ ദേഹത്തില്‍നിന്നും അറിയാന്‍ 
കഴിഞ്ഞു. പത്തിരുപതു രാണ്യങ്ങളില്‍നിന്നു 


മുള്ള പ്രതിനിധികള്‍ പങ്കെടുക്കുന്ന ഈ 


സെമിനാര്‍ വളരെ ര പതീക്‌ ഷകളോടെ സംഘ്യ 


ടിപ്പിച്ചിട്ടുളള ഒന്നാണ്‌ . രാജ്യങ്ങള്‍ തമ്മിലുള്ള. 


സാംസ്‌ കാരിക വിനിമയം എന്ന പൊതുവായ 
സമീപനത്തോടൊപ്പം ഇന്ത്യയുമായുളള ചൈ 
നയുടെ അററുകിടക്കുന്ന ബന്ധം എല്ലാ 
രംഗങ്ങളിലും പുനഃസ്ഥാപിക്കുവാനുളള സു 
ചിന്തിതമായ നീക്കത്തിന്‍െറ ഒരു ഭാഗംകൂടി 
യാണ്‌ ഈ സെമിനാര്‍. ഡെല്‍ഹിയില്‍ 
രണ്ടുദിവസത്തെ താമസത്തിനിടയില്‍ ഇതി 
നകം മൂന്നുവട്ടം ചൈന സന്ദര്‍ശിച്ചു 
മാധവന്‍കുട്ടി _(മാതൃഭ മയും അദ്ദേഹത്തി 
ന്‍െറ ചൈനായാരത ലെ അനുഭവങ്ങള്‍ 
വിശദമായി സംസാരിക്കാന്‍ സമയം കണ്ടെ 
ത്തി. ഇന്ത്യന്‍ സാംസ്‌കാരിക കണ്‍സില്‍ 
ഞങ്ങളുടെ യാരതയുടെ ചെലവുകള്‍: മാര്തം 
വഹിക്കുകയും ചൈനാസര്‍ക്കാര്‍ ആതിഥേയ 
ച്ചുമതല ഏറെറടുക്കുകയും ചെയ്തു. ഡെല്‍ 
ഹിയില്‍ നാഷനല്‍ സ്ക്കൂള്‍ ഒഫ്‌ രഡാമയില്‍ 
ഭവഭൂതിയുടെ ഉത്തരരാമചരിതത്തിന്‌ ആനു 
കാലികമായ രംഗഭാഷ്യം ചമച്ച്‌ അതിന്‍െറ 
അവതരണം കഴിഞ്ഞുളള ലഹരിവിടാത്ത 
ഗ്രസന്നയോടൊത്താണു ഞാന്‍ യാത്ര തിരി 
ച്ചത്‌. വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ്‌ 
പി.ടി.ഐയിലെ ശശികുമാറും ഞങ്ങളോ 
ടൊപ്പമുണ്ടെന്നറിഞ്ഞത്‌ . അദ്‌ ദേഹത്തിനു മ 
റെറാരു ദയതൃമായിരുന്നു. സെന്‍ ബുദ്ധ 
മതത്തിന്‍െറ ഉപജ്ഞാതാവായ ധര്‍മ്മബുദ്ധ 
നെപ്പററി ചൈനാക്കാര്‍ നിര്‍മ്മിക്കുന്ന ചലച്ചി 
ശ്രവുമായി ബന്ധപ്പെട്ടാണ്‌ ശശിയുടെ യാത്ര. 
-:ഈ ധര്‍മ്മബുദ്ധന്‍ കൊടുങ്ങല്ലൂരില്‍നിന്നും 


എട്ടാം നൂററാണ്ടില്‍ ചൈനയിലെത്തി അവിടെ 


വെളളക്കുതിരക്‌ ഷ്രേതത്തില്‍ (white horse: 
temple) എട്ടൊന്‍പതു വര്‍ഷം ധ്യാനത്തില്‍ 
കഴിച്ച ഒരു സന്ന്യാസിയാണത്രെ. അദ്ദേഹം 
ധ്യാന (൧9൨) ബുദ്ധമതം ചൈനയില്‍ 
[പ്രചരിപ്പിച്ച ആളാണെന്നു വിശ്വസിക്കപ്പെ 


ടുന്നു. പാരമ്പര്യത്തെ മൂരാച്ചികളുടെ അന്ധ . 


'വിശ്വാസത്തിന്‍െറ ര പതീകമായി ചൈനാക്കാര്‍ 
പരിഗണിക്കുന്നില്ല എന്നതുകൊണ്ട്‌, പറഞ്ഞു 
ഉകെട്ടിടത്തോളം, ഇന്നും അവിടെ ബുദ്ധമത 


“ത്തിന്‌ അതിന്‍േറതായ പസക്‌ തിയുണ്ടെന്നും 
'അതിന്‍െറ ചരിശ്രപരതയെ അംഗീകരിക്കു 





തൂലികാ സനഹൃദം 











4 വാന്‍ എഴുതുക. (വിദേശത്തേക്കും മറുപ 


അ നോണ്‌ ന അവ്‌, 


ng 


PEN F Re 


ക്ലാകനമുദി 40 


റ! : സുഖത്തിലും ദുഃഖത്തിലും നാടി ആത മാര്‍ത്ഥ സുഹൃത്തുക്കളെ - [ 
a Se യി നിങ്ങളെ മനസ്സിലാക്കുവാനും, നിങ്ങളുടെ 
: ... ..൧ഹരിക്കുവാനും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങള്‍ക്കുപരി സുഹൃത്തി 
4 ന്‍െറ താല്‍പര്യങ്ങള്‍ക്കു വിലകല്‍പിക്കുന്ന ആത്‌ മാര്‍ത്ഥ സുഹൃത്തുക്കളെ 
9 സ്വദേശ വിദേശങ്ങളില്‍ നിന്നും അഭിരുചിക്കനുസരിച്ച്‌ തിരഞ്ഞെടുക്കു 


f The Circulation Manager, Mirror of EPOCH, Thottappally-688 563. 










ടി അയയ്ക്കുന്നതാണ്‌) 








E NDS 





ന്നതോടൊപ്പം അതില്‍ അടങ്ങിയിരിക്കുന്ന 
ആത്മീയതയെ കലകളിലും ജീവിതത്തിലും 
കൂടെ പ്രകാശിപ്പിക്കാനുളള ആവേശം അവ 
രില്‍ ബാക്കിനില്ക്കുന്നുണ്ടെന്നും ധര്‍മ്മ 


ബുദ്ധനെ അനുസ്മരിക്കുന്ന ചലച്ചിശ്രാ- 


വിഷ്‌കാരത്തെപ്പററി അറിഞ്ഞപ്പോള്‍ ലം 
തോന്നി. 


ഞങ്ങള്‍ ഹോങ്കോങ്ങിലെത്താന്‍ പ്രതീ | 
ക്ഷിച്ചതിലേറെ വൈകിപ്പോയതിനാല്‍ അ 


വിടെനിന്നും ബീജിങ്ങിലേക്കുളള ആദ്യവിമാ 
നം പൊയ്ക്കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ 
വിമാനത്തില്‍ ബീജ്ിങ്ങിലെത്തുമ്പോള്‍ ഞങ്ങ 
ളെ കാത്തുനിന്നു മടുത്ത ചൈനീസ്‌ തിയേറ്റര്‍ 
അസോസിയേഷന്‍െറ ചുമതലക്കാര്‍ അവരുടെ 
തിരക്കുകൊണ്ടാവാം, സ്ഥലംവിട്ടിരുന്നു. ഇ 
ന്ത്യന്‍ എംബസിയിലെ ഉദ്യോഗസ്ഥനായ 
അമര്‍ജി മാത്രമേ ഞങ്ങളെ സ്വീകരിക്കു 


നുണ്ടായിരുന്നുളളു. ശശികുമാറിനെ കൂട്ടി | 


ക്കൊണ്ടു പോകാന്‍ ധര്‍മ്മബുദ്ധന്‍െറ സിനി 
മാക്കാര്‍ കാത്തുനില്ക്കുന്നുണ്ടായിരുന്നു. അ 
വരോടൊപ്പം അദ്ദേഹം യാത്രയായി. ഞങ്ങ 
ളുടെ കാര്യം ഏല്ക്കാന്‍ എംബസിയിലെ 
ഉദ്യോഗസ്ഥന്‍ മാര്രമായാല്‍ പോരാ. തിയേ 
റ്റര്‍ അസോസിയേഷനിലെ ആളുകളാരെങ്കിലും 
എത്തണം. അവരാകട്ടെ, അന്നു വൈകുന്നേരം 
നടക്കേണ്ട ഉദ്ഘാടനത്തിന്‍െറ തിരക്കിലാണ്‌ . 
രണ്ടുമണിക്കൂര്‍ ഞാനും പസന്നയും വിമാന 
ത്താവളത്തില്‍ കാത്തുനിന്നു. എംബസി 
ഉദ്യോഗസ്ഥന്‍ അടുത്ത വിമാനത്തില്‍ വരുന്ന 
മറെറാരു ഡെലിഗേഷനെ സ്വീകരിക്കാനുള്ള 
തിരക്കിലാണ്‌. ഒടുവില്‍ അമര്‍ജിതന്നെ 
ഞങ്ങളെ ഒരു ടാക്‌സിയില്‍ ഞങ്ങള്‍ക്കു 
താമസിക്കേണ്ടതായ ഏഷ്യാഹോട്ടലില്‍ എ 
ത്തിച്ചു. അപ്പോള്‍ അവിടെ സമയം വൈകു 
ന്നേരം 6-30. ഇന്ത്യന്‍ സമയത്തെക്കാള്‍ 
രണ്ടരമണിക്കൂറോളം മുന്നോട്ട്‌. വിമാനത്താ 
വളത്തില്‍ കൊടുംതണുപ്പത്ത്‌ (മൈനസ്‌ 4 
ഡിഗ്രി കാത്തുനിന്ന ദേഷ്യം (പസന്നയെ 
വിട്ടൊഴിഞ്ഞിരുന്നില്ല. അദ്‌ ദേഹത്തിന്‌ എ 
ന്നെക്കാള്‍ ചെറുപ്പമാകയാല്‍ ദേഷ്യപ്പെടാനുള്ള 
അവകാശം ഞാന്‍ അങ്ങോട്ടു വിട്ടു. മുട്ടിയും 
തട്ടിയും ഇംഗ്ളീഷു സംസാരിക്കാന്‍ പണിപ്പെ 
“ടുന്ന ചെറുപ്പക്കാരായ ദ്വിഭാഷികളോട്‌ പ്രസന്ന 
കയര്‍ത്തു. ഇതാണോ ആതിഥ്യമര്യാദ എന്നു 
ചോദിക്കാന്‍ ഞാനും മടിച്ചില്ല. നിമിഷങ്ങള്‍ 
ക്കകം ഷാവോ ഷൂണ്‍ വന്നു. അദ്ദേഹം 
ചൈനീസ്‌ തിയേറ്റര്‍ അസോസിയേഷന്‍ 

ഡയറക്ടറും ബീജിങ്ങ്‌ സിമ്പോസിയം കമ്മി 
ററിയുടെ ചെയര്‍മാനുമാണ്‌. അദ്ദേഹം 


ഡെലിഗേററുകള്‍ക്കുളള അത്താഴവിരുന്നിലാ 


യിരുന്നു. ഒരു ക്ഷമാപണത്തിന്‍െറ മുഖവുമാ 
യാണ്‌ ഞങ്ങളെ സമീപിച്ചത്‌ . കഴിഞ്ഞവര്‍ഷം 
തിരുവനന്തപുരത്തു വന്ന ഡെലിഗേഷനിലെ 
[പധാനിയായിരുന്നു ഷൂണ്‍. എന്നെ അദ്ദേഹം 
പഴയ സഹൃദം പുതുക്കിക്കൊണ്ട്‌ ആലിംഗനം 
ചെയ്തു. ഞാന്‍ ്പസന്നയെ പരിചയപ്പെടു 
ത്തി. ആദ്യം കിട്ടിയ അനുഭവത്തിന്‍െറ 
ചൂടിലാണ്‌ (പസന്ന. അതാണു തുടര്‍ന്നുളള 


അനുഭവമെങ്കില്‍ അതിനെതിരെ ആദ തന്നെ 
്രതിഷേധിക്കാതെയിരുന്നാലോ? പക്ഷേ, 


" ഷൂണിന്‍െറ വാക്കില്‍ നിഴലിച്ചത്‌ ചൈനയുടെ 





ഷൂണിന്‍െറെ ഈഷ്‌മളമായ സ്നേഹ്രപകടന 
ത്തില്‍ ഞങ്ങളുടെ ഉള്ളിലെ ചൂട്‌ ചുററുമുളള 
കാലാവസ്ഥയ്‌ ക്കൊത്ത ഡിഗ്രിയിലേക്കു താ 
ണുപോയി. ഷൂണ്‍ പറഞ്ഞു: “ഇന്ത്യയും 
ചൈനയും തമ്മില്‍ ഒരിക്കല്‍ പിണങ്ങി. ഇനി 
നമുക്കങ്ങനെ ഒരവസ്ഥ വരുത്തിക്കൂടാ.” 


പുതിയ രാജ്യാന്തര സമീപനമല്ലേ? മുന്നാം 
ചേരിരാഷ്രങ്ങളുടെ ഐകമത്യംകൊണ്ടേ 
ലോകത്തിനുതന്നെ രക്ഷയുള്ളു ,എന്ന. 
ചൈനയുടെ വികാരമല്ലേ അദ്ദേഹത്തിന്‍െറ 
വാക്കുകളില്‍ കേട്ടത്‌ ? ഒരുപടികൂടി കടന്നുപറ 
ഞ്ഞാല്‍ ഈ ഐകമതൃത്തില്‍ ചൈനയ്ക്കു 
നായകത്വംതന്നെ വന്നെന്നുമിരിക്കാം. അവര്‍ 
അങ്ങനെ ആ്ഗഹിച്ചാല്‍ തെററില്ല. ഇന്ത്യ 
യില്‍നിന്നും ഭാതികരംഗത്ത്‌ ചൈനയ്ക്ക്‌ 
ഒന്നും കിട്ടാനുണ്ടെന്നു തോന്നുന്നില്ല. ആത്മീ 
യമായി ചരിരതാതീതകാലം മുതല്‍ക്ക്‌ അവര്‍ 
ക്കു സുലഭമായി പലതും കിട്ടിക്കഴിഞ്ഞു. ആ 
സമ്പാദ്യം ബുദ്ധമതത്തിലൂടെയുളള ജീവിത 
വേദാന്തമല്ലാതെ മറെറാന്നല്ല. അത്‌ (പായോ 
ഗികബുദ്‌ധിയോടെ സ്വായത്തമാക്കാന്‍ കഴി 
ഞ്ഞു എന്നത്‌ ചൈനയുടെ വിജയത്തെ 
കുറിക്കുന്നു. ഇന്നു രാജ്ൃസ്‌നേഹത്തിലും 
സ്വന്തം രാജ്യത്തിന്‍െറ പാരമ്പര്യത്തോടുളള 
വിട്ടുവീഴ്‌ ചയില്ലാത്ത അഭിനിവേശത്തിലും അ 
.വര്‍ മറേറതു രാജ്യക്കാരെക്കാളും മുന്നിലാണ്‌... 
എന്നു മാതമല്ല, അവരുടെ രാജ്യസ്‌ നേഹവും 
പാരമ്പര്യത്തോടുളള കൂറും തകിടംമറിക്കാന്‍ 
രാഷ്‌ രടീയമായ ര പതൃയശാസ്രതത്തിനു 
പോലും ആവാത്തതാണ്‌ . അഥവാ, അതി 
ന്‍െറയെല്ലാം സമന്വയത്തിലാണ്‌ ചൈനയുടെ 
പൌരത്വം വളര്‍ന്നു വന്നത്‌ എന്നു പറയുന്നതാ 
വും. ശരി. 

ഏഴുദിവസം നീണ്ടുനില്‍ക്കുന്ന നാടക 
സെമിനാറിന്‍െറ ഉദ്‌ ഘാടനം കഴിഞ്ഞ്‌ ഹോട്ട 
ലില്‍ മടങ്ങിയെത്തുമ്പോള്‍ ചൈനയിലെ 


| പര്യടനത്തില്‍ ദ്വിഭാഷിയായി ഗവണ്‍മെന്‍റ്‌ 


നിശ്ചയിച്ചയച്ച വാങ്ലിങ്‌ എന്ന ചെറുപ്പ 
ക്കാരന്‍ ഹോട്ടലിലെ ലോബിയില്‍ കാത്തിരി 


ക്കുന്നു. പിറേറന്നു കാലത്ത്‌ നാടകചര്‍ച്ചയ്ക്കു 


കൊണ്ടുപോകാന്‍ വാങ്ലിങ്‌ കാലത്ത്‌ 
ഒമ്പതുമണിക്ക്‌ ഹോട്ടലിലെത്തി. വാങ്ലിങ്‌ 
ദ്വിഭാഷിയാകാന്‍ പഠിക്കുന്നതേയുളളു. നല്ല 
സുമുഖനായ ചെറുപ്പക്കാരന്‍, തിയേറ്റര്‍ അ 
സോസിയേഷനില്‍ പ്രവര്‍ത്തകരായി കൂടിയ 
അനേകം ചെറുപ്പക്കാരില്‍ ഒരുവന്‍. ഇംഗ്ളീഷ്‌ 
പരിജ്‌ ഞാനം കമ്മി. എന്തു കാര്യം സംസാരി 


ച്ചാലും തന്‍െറ ബാഗില്‍നിന്നും ഇംഗ്ളീഷ്‌ - . | 
|, ചൈനീസ്‌ നിഫണ്ടു എടുത്ത്‌ വാക്കുകളുടെ 


അര്‍ത്ഥം . പരതാന്‍ തുടങ്ങും. വാങ്ങിന്‍െറ 
. സേവനം ഞങ്ങള്‍ക്കു വിട്ടുതന്നപ്പോള്‍ ഡയറ 


|.ക്ടര്‍ ഷൂണ്‍ ഒരു നിര്‍ദ്ദേശം തന്നിരുന്നു, 


ഇയാള്‍ ഇംഗ്ളീഷു പഠിച്ചീവരുന്നതേയുളളൂ 
വെന്നും വേണ്ട പ്രോത്സാഹനം നല്കണമെ 
. ന്നും. എന്തു കാര്യം നടത്തിക്കിട്ടാനും അല്പം 


ബുദ്ധിമുട്ടു സഹിക്കേണ്ടി വന്നുവെങ്കിലും 


ഞങ്ങള്‍ വാങ്ങിനോട്‌ അങ്ങേയററം സഹക 
രിച്ച. ആള്‍ വളരെ വിനീതനും സദാ 
ൂപസന്നനുമായതുകൊണ്ട്‌ അയാളുടെ പരി 


ചയക്കുറവൊരു ബാദ്‌ ധൃതയാകാതെ ശ്രദ്ധി 





കാവാലവും ഒരു പ്രത്രപവര്‍ത്തകയും 





ചൂ. രണ്ടാം തീയതി നടന്ന സെമിനാറില്‍ 
ആദ്യം (പബന്ധം അവതരിപ്പിച്ച ഷാവോ 
ഷൂണ്‍ ചൈനയിലെ ഓപ്പേറയെപ്പററി ദീര്‍ഘ 


-മദയി പ്രതിപാദിച്ചു. പാശ്‌ ചാത്യരൂടെ ഓപ്പേറ 


യുമായി ചൈനീസ്‌ ഓപ്പേറയ്ക്ക്‌ പുലബന്ധം 
പോലുമില്ലെങ്കിലും ഈ പാശ്‌ ചാത്യനാമം അതിനു 
പണ്ടേ പതിഞ്ഞുപോയി. കാരണം കൊളോണി 
യല്‍ ഭരണത്തില്‍ പറ്റിയ പാശ്‌ ചാത്യവല ക്കരണമാ 
കാം. സംഗീതത്തിലും നൃത്തത്തിലുംകൂടെ ഒരു കഥ 
അഭിനയിക്കുക എന്നതാണ്‌ സിക്യൂ (0090) 
എന്നു പേരുള്ള ഓപ്പേറയുടെ സ്വഭാവം. 
അഭിനയരീതിയുടെ (പത്യേകത ഹേതുവായി 
ഈ പാരമ്പര്യനാടകത്തിന്‍െറ കഥാഘടനയും 
ഇതിവൃത്തവും സ്ഥലകാലസംഭവങ്ങളുടെ 
ഇണക്കുകളും പാ്രസൃഷ്ടിയും എല്ലാം ഈ 
സങ്കേതങ്ങളോടു ചേര്‍ന്നുപോകുന്നവയായി 
രിക്കും. നൃത്തഗീതങ്ങളെ അതിന്‍െറ ആത്മാ 
വില്‍നിന്നും പറിച്ഛുമാററാന്‍ സാദ്ധ്യമല്ല. 
ഏററവും ശക്തമായ നാട്യഭാഷയുടെ സൃഷ്ടി 
നടന്‍െറ വാചിക്രപയോഗത്തിലും ശാരീ 


രികാഭ്യാസങ്ങളിലുമാണ്‌ വേറിട്ടു നില്ക്കുന്നത്‌. 
ശാരീരികമുരദകളിലൂടെ സംവേദനം ചെയ്യുന്ന 
കവിതയെ സംഗീതോപകരണങ്ങളുടെ പ്രയോ 
ഗത്തിലൂടെ സമ്പന്നമാക്കുന്നു. നടന്‍െറ മന 
സ്സിനെ കാവ്യാത്മകമായി സംവേദിപ്പിക്കു 
മ്പോള്‍ വാചികത്തില്‍ വാക്കുകളുണ്ടായാല്‍ . 








ദ്വിഭാഷി” വാങ്‌ ലിയുമായി 














മാതം പോരാ. പാട്ടുകളിലെ വാക്കുകള്‍. 
സ്വയം ബിംബങ്ങളെ മൂര്‍ത്തമാക്കാന്‍ കഴി 
ത്തപ്പോള്‍ അവയെ പാടിത്തന്നെ പൊലിപ്പി 
ച്ചെങ്കിലേ നാട്യസംവേദനം സമ്പൂര്‍ണ്ണമാകൂം 
ഇവിടെ പാടുക എന്നത്‌ ഭാവപരിണാമത്തി! 
ന്‍െറ അനിവാര്യമാര്‍ഗ്ഗമാണ്‌ . അതുപോലെ, 
ശരീരത്തെ നാട്യഭാഷയ്‌ ക്കുതകുന്ന സാമ 
യാക്കിത്തീര്‍ക്കുന്നു. ശരീരാഭിനയം 'മുഖഇും ഇം 
മാതമല്ല, സമസ്ത ശരിരഭാഗങ്ങളെക്കൊണ്ടും, 
സാധിക്കുന്നു. 'ദൃശ്യകാവ്യം” എന്ന ഭാരതീയ? 
ധാരണയുമായി . ഈ ആശയം എശ്ര; 
പൊരുത്തപ്പെട്ടിരിക്കുന്നു. എഴുതപ്പെട്ട കൃത്ത്‌; 
യില്‍ ഈ ഭാഷയ്ക്കു വേണ്ടുന്ന ചോദന ഗ $ 
മാരതമേ ലഭ്യമാകുന്നുള്ളു. അവിടെ അടങ്ങി, 
ക്കിടക്കുന്ന കഥാപാ്രതങ്ങളെ പ്രേക്‌ 5ഷകന്റെട; 
കണ്ണുകളിലൂടെ ആസ്വദിക്കാന്‍ കഴിയുന്ന! 
കവിതയിലെ ചൈതന്യവത്തായ ബിംബങ്ങ്‌; 
ളാക്കി മാററാന്‍ കഴിഞ്ഞെങ്കിലേ രചിത്തു 
പാഠൃത്തിന്‍െറ രംഗവ്യാഖ്യാനം സാദ്‌ ധ്യമാക്ഷ; 
ഓപ്പേറയുടെ ആവിഷ്‌കാരത്തിനുളള ഉപകര? 
ണങ്ങള്‍ പാട്ടും ഭാഷണവും ആട്ടവും 
യുദ്‌ധമുറകളടങ്ങുന്ന അഭ്യാസങ്ങളും . മറ്റ 
മാണ്‌ . ഇവയുടെ മേളനത്തിലൂടെ കഥാകഥന! 
നിര്‍വ്വഹിക്കപ്പെടുന്നു. രംഗത്തില്‍ സ്‌ 
ee പരിമിതികളെ ഭേദിച്ച്‌ മഃ Di 
ചലനംകൊണ്ട്‌ ഒരാശയത്തെ മൂര്‍ത്തമാക്കാൻ ളി 
കഴിയുമ്പോള്‍ ആ ചലനം ഗ്രതിരുപമായി; 
മാറുന്നു. അതാവട്ടെ, ജീവിതത്തില്‍നിന്നു 













നേരെ സ്വീകരിക്കുന്ന യഥാതഥ (പ്രകിയയല്ല്‌. 





നാട്യവേദിയിലെ സ്ഥലകാലങ്ങളുടെ പരു 


ധിക്കുളളില്‍ ഒരു കാചത്തിലൂടെ എന്നപോലെ I 


ജീവിതത്തെ ജീവിതത്തെക്കാള്‍ വലിപ്പത്തിലുട്‌-| 
വ്യക്തമായും ദൃശ്യാത്മകമാക്കുന്നു. നാളു 
നടന മാരുണ്ടെങ്കില്‍ യുദ്ധത്തിലെ ൪ 
ബലം ആവിഷ്കരിക്കാന്‍ കഴിയുന്നു. ഒഴു 
'ശരീരചലനംകൊണ്ടു കുതിരപ്പുറത്തു ൦ സഞ്ചരി 
ക്കുന്ന ്രതീതി ജുനിപ്പിക്കുന്നു.. ശരീരചലന 
ങ്ങളോട്‌ ഇണങ്ങിപ്പോകുന്ന ആഹാര നിർദ്ദേ 
ശവും 'സിക്യൂ'വിന്‍െറ നിഷ്‌കൃഷ്ടപദ്ധ്യ 
തിയില്‍പ്പെടുന്നു. സമ്രഗമായ ഈ അഭിനയ 
പ്രയോഗം പണ്ടേമുതല്‍ പ്രയോഗിച്ച മുഷിഞ്ഞ 
രീതിയില്‍ നിലനില്‍ക്കാതെ കാലാനുകൂലമായ 
. സനന്ദര്യചിന്തയ്ക്കൊത്ത്‌ ജി 
എന്നതും ശ്രദ്ധേയമാണ്‌ 







Hi 


താ തനായ 


കലാകൌമുദി 41 
















വില: 31 രൂപ 

പേഴ്‌: 188 
ചെറുകഥയുടെ മാനത്ത്‌ ബോ 
ഗശാര സങ്കേതത്തിന്‍െറ മഴ 
വില്ലകള്‍ വിരിയിച്ച മലയാള 
[ത്തിലെ ആദ്യത്തെ കഥാകൃത്ത്‌. 
(ഭാവുകത്വത്തിനെറ പുതിയ 
തലങ്ങള്‍ സൃഷ്ടിച്ച സ്നേഹ 
ി : k - ഗായകന്‍ 

































: ദര്‍ശനം ചര്‍ച്ചചെയ്യുന്ന കൃതി 
ടി. പത്മനാഭന്‍ 
കലയും ജീവിതവും 


(പ്ശസ്ത നിരൂപകര്‍ അണ്‌ 
വ തിരക്കുന്നു. എം.വി. ദേവന്‍, 
: നരേന്ദ്രപസാദ്‌, എം.കെ. 
സാനു, കെ.പി. ശങ്കരന്‍; എം. 
തോമസ്മാത്യു, ഡോ. എം.എം. 
ബഷീര്‍, എം.ആര്‍. ചന്ദ്രശേ 
ഖരന്‍, എന്‍.ഇ. ബാലറാം, 
എം. കുട്ടികൃഷ്ണന്‍, കെ. 
ബാലകൃഷ്ണന്‍, എസ്‌. ജയ 
ചന്ശ്രനീനായര്‍, ഇ.വി. (UD 
രനീ, ബാലകൃഷ്ണന്‍ മാങ്ങാട്‌, 
പി. ഉദയഭാനു, പ്രൊഫ. 
[ച സുശീലാദേവി. 
എഡിറ്റര്‍ 
ഇ.എം. അഷ്റഫ്‌ 


പി.കെ. (ബദേഴ്സ്‌ 
കോഴിക്കോട്‌ 


es 


: കലാകൌഈമുദി 42 


ത്ത | 


lr പത്മനാഭന്‍െറ കലയുടെ: 


13-ഠം പേജ്ില്‍നിന്നും തുടര്‍ച്ച 
കൊലപാതകം അനായാസമായ ഒരു കേ 
ളിയായിത്തീരുന്നു' "വെന്ന്‌ അവര്‍ ഓര്‍മ്മി 
പ്പിക്കുന്നു. (മരണമാണ്‌ നിങ്ങളുടെ അഭി 
 ലാഷമെങ്കില്‍ .) “ഞാന്‍ ഒന്നിച്ചു സംസാരി 
ക്കുന്ന ലക്ഷം ലക്ഷം ജനങ്ങളാണ്‌, സ്വന്തം 
ശബ്ദം ഒരാരവമായി ഉയര്‍ത്തുന്നവര്‍. പളുങ്കു 
മണികള്‍പോലെ മററാരുടെയോ ഗാനത്തില്‍ 
കൊരുക്കപ്പെട്ട ലക്ഷം ലക്‌ ഷം മാനങ്ങളാണു 
ഞാന്‍ എന്ന്‌ മറെറാരു കവിതയില്‍ തന്‍െറ 
സംഫ്വസ്വത്വം (പഖ്യാപിക്കുന്നു. ('മററാരു 
ടെയോ ഗാനം.) രക്തപാനോത്‌ സുകരായ 
പുത്തന്‍തലമുറയെ നോക്കി അവര്‍ നെടുവീര്‍ 
പ്പിടുന്നു; “നാം ദൈവങ്ങളെപ്പോലെ ഇണ 
ചേര്‍ന്നു; പക്ഷേ, നമുക്കു പിറന്നത്‌ നമ്മുടെ 
കൊലയാളികള്‍ മാര്തം. ഓരോ അമ്മയും സ്വ 
ന്തം ശ്രതുവിനെത്തന്നെ മുലയൂട്ടുന്ന. വിദ്വേഷം 
ആദ്യം. വളരുന്നത്‌ അവളുടെ ലോലമായ മുല 
കള്‍ കുടിച്ചാണ്‌ . ഓരോ മനുഷ്യന്‍െറയും ബീ 
ജും അവന്‍െറ മരണത്തെ ഗര്‍ഭം ധരിക്കുന്നു.” 
(ഈ നുററാണ്ടിന്‍െറ പരതി.) 
നിലനില്ക്കുന്ന ഭാഷയോടും സംസ്കാര 
ത്തോടുമുളള ഒരു സമീപനമാണ്‌ സ്രതീത്വം. 
അത്‌ കേവലമൊരു ലിംഗത്തിന്‍െറ പേരല്ല. 
പുരുഷലിംഗത്തെ കേന ശ്രമാക്കിയുളള യു 
ക്തിഭ്രദമായ വ്യവഹാരത്തെ നിരാകരിക്കുന്ന 


“ഈ സ്ത്രീത്വം (പവര്‍ത്തിക്കുന്നുണ്ട്‌ . ഗര്‍ഭം 
-ധരിക്കാനുളള ചോദനപോലെതന്നെ അക 
.ത്തുനിന്ന്‌ ഒരു സ്വത്വത്തെ രൂപപ്പെടുത്താനുളള 
, അഭിവാഞ്ഛയും സ്ര്രീകള്‍ക്കുണ്ടെന്ന്‌ ല്യൂസ്‌ 
_ഇരിഗറേ പറയുന്നുണ്ട്‌ . അരൂപിയും സര്‍ 
വ്യാംഗവ്യാപിയുമായ സ്രതീയുടെ ലൈംഗിക 
തപോലെതന്നെയാണ്‌ സ്ര്തീയുടെ ഭാഷയു 
മെന്നും അവര്‍ നിരീക്ഷിക്കുന്നു. അതിര്‍ത്തി 
യോ മരണമോ അറിയാത്ത, ആയിരം നാവുക 
ളുള്ള ഭാഷയാണത്‌. ഒന്നിനെയും ചിറകെട്ടി 
നിര്‍ത്തലല്ല, എല്ലാം തുറന്നുവിടലാണ്‌ അതി 
ന്‍െറ ധര്‍മ്മം. സ്ര്തീയുടെ ആനന്ദത്തിന്‍െറ 
ഭൂമിശാസ്‌ (രതം സൂക്ഷ്മവും സങ്കീര്‍ണ്ണവു 
മാണ്‌. അവള്‍ അവളില്‍ത്തന്നെ അപരരുമാണ്‌. 
പുരുഷന്‍െറ യുക്തിക്കും ധാരണയ്ക്കും വഴ 
ങ്ങാത്തതുകൊണ്ട്‌ പുരുഷന്‍ അവളില്‍ വൈ 
രുദ്‌ധ്യങ്ങള്‍ ദര്‍ശിക്കുന്നു. അവന്‍െറ മുഴക്കോ 
ലൂകള്‍കൊണ്ട്‌ അവളെ അളക്കുക വയ്യ. പുരു 
ഷന്‍ തന്‍െറ ഉദ്‌; ധൃതമായ അഹംബോധത്തില്‍ 
തട്ടിത്തടഞ്ഞു വീഴുമ്പോള്‍ സ്ര്തീ എല്ലാററി 
നെയും പരന്നൊഴുകാനനുവദിക്കുന്നു. അവള്‍, 
തന്‍േറതുള്‍പ്പെടെ ആരുടെയും യളുമാനനല്ല. 
“ഒരു കടലിന്‍െറ ആലസ യം അവളുടെ രക്ത 
ത്തെ പിടികൂടുന്നു, ജീവിതും മരണവും തമ്മി 
ലുളള വേലികള്‍ മാഞ്ഞുപോവുന്നു, ആയിരി 
ക്കലിന്‍െറ ആഹ്‌ ളാദകാരിയായ കുരിശില്‍ തറ 
. യ്ക്കപ്പെട്ട.അവള്‍ അനന്തതയുടെ സൂചിയി 
ല്ലാത്ത ഫ്ൃടികാരമുഖത്തെ കവച്ചുനില്ക്കുന്നു 
എന്ന്‌ (ആസക്തയായ രോഗിണി) ഈ അരു 
പസത്തയെ കമലാദാസ്‌ വര്‍ണ്ണിക്കുന്നുണ്ട്‌. 
പുരുഷനില്‍നിന്ന്‌ സ്രതീക്കുളള ഈ വ്യത്യാ 
സം-കേന്ദ്രീകൃതമായ ലൈംഗികതയും സര്‍ 
വ്യാംഗവ്യാപിയായ ലൈംഗികതയും തമ്മിലുള്ള 














വരിലെല്ലാം- -അവര്‍ പുരുഷന്‍ മാരായാലും- . 


അന്തരം---ഒരു വ്യത്യാസം മാര്രമാണ്‌, ഒരു | 
മേന്മയല്ല. മറിച്ചു കരുതുകയാണെങ്കില്‍ ആണ്‍ 
കോയ്മയ്ക്കു പകരം പെണ്‍കോയ്മ സ്ഥാ 
പിക്കുക മാര്രമാവും ഫലം. അപ്പോഴും ജയം 
നേടുന്നത്‌ ആണ്‍-പെണ്‍ വിഭജുനത്തിലധിഷ്ഠി 
തമായ പുരുഷാധീശത്വത്തിന്‍െറ പത്യയ 
ശാസ്ശ്രംതന്നെയായിരിക്കും. കമലാദാസ്‌ ഇ 
ത്തരമൊരു പെൺകോയ് മയില്‍ വിശ്വസിക്കു 
ന്നില്ല. ഫെമിനിസത്തിന്‍െറ തീരവവാദരൂപങ്ങ 
ളോട്‌ അവര്‍ക്കു തീരെ ആഭിമുഖ്യമില്ല. ഒരു 
വശത്ത്‌ “ഞാന്‍ അഭിനയിക്കണം, ഞാന്‍ കപ 
ടനാട്യം നടത്തണം. സന്തോഷവതിയായ സ്ത്രീ 
യുടെയും സന്തോഷവതിയായ ഭാര്യയുടെയും 
ഭാഗം ഞാനഭിനയിക്കണം, താണവരോട്‌ ഞാന്‍ 
ശരിയായ അകലം പുലര്‍ത്തണം, ഉയര്‍ന്നവ 
രോട്‌ ഞാന്‍ ശരിയായ അകലം പുലര്‍ത്തണം ' 
എന്നിങ്ങനെ ( ആത്മഹത്യ ) ലിംഗ-വര്‍ഗ്ഗ സ 
മൂഹത്തിന്‍െറ നിയമങ്ങളെ പരിഹസിച്ചു നിരാ 
കരിക്കുമ്പോള്‍ത്തന്നെ, പുരുഷനില്ലാത്ത ലോ 
കത്തിന്‍െറ വിവര്‍ണ്ണതയും അവര്‍ തിരിച്ചറി 
യുന്നുണ്ട്‌. പുരുഷന്‍െറ ആലിംഗനമാണ്‌ പെണ്‍ 
കുട്ടികളെ കന്യകകളാക്കുന്നതെന്നും സ്ര്തീ 
യുടെ (പണയം എല്ലാമെല്ലാം പുരുഷനു നല്കി 
അവനില്‍ അലിഞ്ഞുചേരുന്നതാണെന്നും കമ 
ലാദാസ്‌ “രാധ” എന്ന കവിതയില്‍ പറയു 
ന്നുണ്ട്‌. ഒപ്പം, “നിന്‍െറ ശരീരമാണ്‌ എന്‍െറ 
തടവറ, അതിനപ്പുറം എനിക്കു കണ്ടുകൂടാ, 
നിന്‍െറ ശ്യാമവര്‍ണ്ണം എന്നെ അന്ധയാക്കു 
ന്നു, നിന്‍െറ ര്രണയവചസ്സുകള്‍ പ്രബുദ്ധ 
ലോകത്തിന്‍െറ കോലാഹലങ്ങളെ മുറിക്കു പു 
റത്തു നിര്‍ത്തുന്നു” എന്നും (കൃഷ്ണന്‍?) 
“നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്‌ എന്‍െറ 
ജീവിതം കിഴവനായ ഒരു തെണ്ടിപ്പട്ടിയെപ്പോ 
ലെ നിന്നില്‍ സംതൃപ്തയായി ചുരുണ്ടുകിട 
ക്കുന്നു” എന്നും ( ്രണയം”) ഈ കീഴട 
ക്കത്തിന്‍െറ പാരവശ്യം ആവിഷ്‌ കരിക്കുന്നു 
മുണ്ട്‌. പൂരുഷനോടുളള സഹജുമായ ആകര്‍ 
ഷണം, ലൈംഗികതയ്ക്കപ്പുറം പോകുന്ന വി 
ശുദ്ധവും സമ്പൂര്‍ണ്ണവുമായ സ്നേഹത്തിനു 
വേണ്ടിയുളള പിടച്ചില്‍, അതു ലഭിക്കാതെ 
വരികയും പുരുഷന്മാര്‍ കാമിക്കുന്നത്‌ തന്‍െറ 
ശരീരത്തെ മായതമാണെന്നറിയുകയും ചെയ്യു 
മ്പോഴുണ്ടാകുന്ന നൈരാശ്യം---കമലയുടെ 
കവിതകളിലെ സ്രതീ.- -പുരുഷബന ധം ഈ 
ഭാവ്രതികോണത്തിനകത്താണ്‌ പ്രവര്‍ത്തന 
നിരതമാകുന്നത്‌ . “അരമണിക്കൂര്‍ നേരത്തേക്ക്‌ 
“ഞാന്‍ ശുദ്ധസ്ര്തീയായി, ശുദ്‌ധദുരിതമായി, 
ഉശിരററുടഞ്ഞു തകരുന്ന പളുങ്കായി അവന്‍െറ 
അരികിലെത്തി... എന്തുകൊണ്ടാണ്‌ “ഹേ, 
പൊട്ടിയ പളുങ്കേ, സൂക്ഷിക്കൂ” എന്ന്‌ 
ഞാനപ്പോള്‍ നിലവിളിക്കാതിരുന്നത്‌ ? സ്നേ 
ഹംകൊണ്ട്‌. പലപ്പോഴും സ്‌നേഹരാഹിത യം 
കൊണ്ട്‌, ആരെയാണു വേദനിപ്പിക്കുന്നതെന്ന്‌ 
ഞാനിപ്പോള്‍ ശ്രദ്ധിക്കാറില്ലെന്ന്‌ അവനോടു 
പറയാതിരുന്നത്‌ എന്തുകൊണ്ടാണ്‌ ?”” ഇങ്ങ 
നെ (' പളുങ്ക്‌ ) വാസനാപരമായ ആകര്‍ഷണ 
വും ധൈഷണികമായ നിസ്സംഗതയും തമ്മിലു 
ളള സംഹ്വര്‍ഷം കമലയുടെ കവിതയില്‍ 
കടന്നുവരുന്നത്‌ ഈ പശ്‌ ചാത്തലത്തിലാണ്‌ . 


തുടരും) 































































































































| 


ബബ 9. മണൃത്തിന്‌ ശുചീന്‌ (ദ A 


ത്തിലുണ്ടായിരുന്ന പഴയ അര്‍ത്ഥങ്ങള്‍ 
അറിവിന്‍േറയും പരിശുദ്‌ ധിയുടേയും ശാന്തി 
യുടേയും സഹിഷ്ണുതയുടേതും മററുമായി 
രുന്നു. ഉപനയനച്ചരട്‌ ഒരു ജീവിതകാല 
നിര്‍ബ്ബന്‌ ധങ്ങളുടെ കുരിശു ചുമക്കലായി 
മാനവികതയുടെ പേരില്‍ സന്തോഷത്തോടെ 
സ്വീകരിക്കുവാന്‍ കഴിഞ്ഞിരുന്ന തമിഴ്‌ (ബാ 
ഹ്‌ മണരുടെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു 
ശുചീന് ഗ്രം. മലയാററൂര്‍ രാമകൃഷ്ണന്‍െറ 
“ഗായ്രതി' ശുചീന്ര്രം പശ്ചാത്തലത്തില്‍ 
ചിരതീകരിച്ചശേഷം, 'കഥ യറിയാത്തവര്‍ പി 
ന്നീട്‌ കഥയറിഞ്ഞപ്പോള്‍ സെല്ലലോയ്ഡിന്‍െറ 
പരിമിതികളെയോ സംവിധായകനെയോ 
“കുററപ്പെടുത്താതെ അതും സഹിച്ചു. "മറ 
ക്കുടയ്‌ ക്കുളളിലെ മഹാനരക മെന്ന ചെറിയ 
പുസ്തകത്തിനുണ്ടായിരുന്ന ്രിയാത്മകമായ 
സത്യസന്‍ ധതപോലും കന്യാകുമാരി കടല്‍ 
ത്തീരത്തിന്‍െറ പശ്ചാത്തലത്തിലൊരുക്കിയ 
ചിത്രീകരണശൈലിക്കുണ്ടായില്ലയെന്ന്‌ ചില 
മലയാളികള്‍ പരാതിപ്പെട്ടു സങ്കടം തീര്‍ത്തു. 
യേശുദാസിന്‍െറ ഗായ്രതി മന്ത്രോച്ചാരണ 
ത്തിന്‍െറ ശരിതെററുകള്‍ തര്‍ക്കിച്ച്‌ ശുചീ 
ന്ദ്രത്തെ ര്രാഹ്‌മണസമൂഹം രണ്ടാഴ്ചകള്‍ 
ചിലവഴിച്ചു. ഇത്തരം തര്‍ക്കങ്ങളുടെ അര്‍ത്ഥ 
മില്ലായ്മയും അതേ വേളയില്‍ ഇത്തരം 
സിനിമാനിര്‍മ്മാണങ്ങളുടെ അര്‍ത്ഥശുന്യ 
: തയും മനസ്സിലാക്കിയിരുന്ന ശുചീന്രദത്തെ 
വലിയൊരു മനുഷ്യനായിരുന്നു വെങ്കിടി 
സാര്‍-ശുചീന്രദം സ്കൂള്‍ അദ്ധ്യാപകനായി 
രുന്ന വെങ്കിട സുബ്ദയ്യര്‍. 
GIRL എന്ന ഇംഗ്ളീഷ്‌ വാക്കിന്‌ “ഗേള്‍” 


എന്ന ഉച്ചാരണശാസ്രതം മലയാളവും തമിഴു 


മെന്ന ഭാഷകള്‍ മാരതമറിയാവുന്ന ശുചീന്ദ്രം 


പിളേളരില്‍ കടത്തിവിടുകയായിരുന്നു വെങ്കി . 


ടിസാറിന്‍െറ തൊഴില്‍ ബാധ്യതയെങ്കില്‍ 
ഡിഗ്രികള്‍ നേടിയ ശേഷവും ഒരു സായാഹ്ന 
സമ്മേളനത്തിനായി നാഗര്‍കോവിലിലെ 
ലയണ്‍സിന്‍െറയും റോട്ടറിയുടെയും ഭാര 
വാഹികളായവരുടെ പ്രസംഗങ്ങള്‍ തിരുത്തി. 


| ക്കൊടുക്കുകകൂടി ചെയ്തിരുന്നു വെങ്കിടി' 


സാര്‍. സ്‌കൂളിലെ കുട്ടികളോട്‌ ദേഷ്യപ്പെടാത്ത 

| വെങ്കിടി സാറിന്‌ മുതിര്‍ന്ന കള്ളന്മാരുടെ 
ഇംഗ്ളീഷ്‌ കേള്‍ക്കുമ്പോള്‍ കലി വരും. ''റെന്‍ 

| ആന്‍ഡ്‌ മാര്‍ട്ടിന്‍ ചെയ്തതെല്ലാം വേസ്‌ററ്‌. 
“കാസാബിയാന്‍ക' കവിത പഠിപ്പിക്കു 
മ്പോള്‍, അച്ഛന്‍െറ ഉത്തരവനുസരിച്ച്‌ 
കപ്പല്‍ വിടാതെ തീയ്ക്കുളളില്‍ ശമിച്ചു 
നില്ക്കുന്ന പയ്യന്‍െറ കഥ വിവരിക്കുമ്പോള്‍ 

| വെങ്കിടി സാര്‍ കരയും-ഇംഗ്‌ ളീഷും മലയാളവും 
തമിഴും പറഞ്ഞു കരയും. വെങ്കിടിസാര്‍ 
വീട്ടിലെത്തുമ്പോള്‍, ആ മുഖം കാണുമ്പോള്‍ 
പിച്ചുമാമിക്ക്‌ മനസ്സിലാകും. ഇന്ന്‌ കാസാ 
ബിയാന്‍ക്‌ പഠിപ്പിച്ച ദിവസമാണ്‌, അല്ലെങ്കില്‍ 
അത്തരത്തില്‍ സാറിനെ വിഷമിപ്പിക്കുന്ന 
മറെറാരു കവിതയോ ചെറുകഥയോ. ) 
 വെങ്കിടിസാര്‍ അച്ഛന്‍െറ അടുത്ത 
സുഹൃത്തായിരുന്നുവെങ്കില്‍ പിച്ചുമാമി 
ഞങ്ങള്‍ക്ക്‌ മറെറാരമ്മയായിരുന്നു. വീട്ടില്‍ 


ടി.എന്‍. ഗോപകുമാര്‍ 


നിന്നൊരു മിനിദ്ടോട!യാല്‍ വെങ്കിടിസാറിന്‍െറ 
വീട്ടിലെത്തും. രണ്ടു മിടുക്കന്മാരായ ആണ്‍ 
കുട്ടികളുണ്ടായിട്ടും പെണ്‍കുട്ടിയില്ലാത്തതി 
ന്‍െറ ദുഃഖമായിരുന്നു സാറിനും മാമിക്കും. 
അതിന്‍െറ ലാളന അനുഭവിച്ച എന്‍െറ 
ചേച്ചിയുടെ കൂട്ടത്തില്‍ ഞങ്ങള്‍ അനിയന്മാരും 
കൂടി. : “തങ്കത്തോടെ മകള്‍ എന്നതു 
““തങ്കത്തോടെ പിളളയ്‌ കള്‍ എന്നായി. 








ഉളിയാഴ്‌ചകളില്‍ മാതമായിരു 


“ഏഴുമണി നിയമ ത്തില്‍വെ 


ന്നു ഇളവ്‌ എന്ന സന്തോഷവും. 
സാറിന്‍േറയും മാമിയുടേ 
യും ആണ്‍മക്കള്‍ 
വലുതായി. ഉരുവരും ജോലികാരണം ശുചി 
ന്ഗ്രം വിട്ടു. ഭജന തുടര്‍ന്നു. “'തങ്കത്തോടെ 
പിളളയ്‌ കള്‍ ” മക്കളായിത്തുടര്‍ന്നു. ചേച്ചിയുദ 





- വിവാഹിതയായി ശുചീന്ദ്രം വിട്ടതിനുപിറകെ, 


ചേട്ടനും ഞാനും സ്ഥലം വിട്ടു. ഒരു 
വെളളിയാഴ്ച പൂജയ്ക്ക്‌ 180 സെന്‍റീമീററര്‍ 
വളര്‍ന്നുകഴിഞ്ഞ ഞാനും മാമിയും സാറും 
മാര്തം. ആര്‍ക്കും പാടാനായില്ല. മാമിക്കും 
സാറിനും ഓര്‍മ്മകള്‍ കാരണം കരച്ചില്‍ | 
മാര്തം. പാട്ടില്ലാത്ത പൂജ നടന്നു. | 
ഇംഗ്ളീഷ്‌ ശിഷ്യത്വം തേടിവരുന്ന കോളേജ്‌ 
വിദ്യാര്‍ത്ഥികളോടും വെങ്കിടി സാറിന്‌ നിരാ | 
ശയായി. കാശിന്‍െറ ആവശ്യം കുറവായിരു. 
ന്നതുകൊണ്ട്‌, (കാശു ചിലവാക്കാന്‍ ഞാന്‍" 
അര്‍ഹനല്ല എന്നതുകൊണ്ടല്ലെ ദൈവം 
എനിക്ക്‌ പെൺകുട്ടികളെ തരാത്തത്‌ ? ഇതാ 
യിരുന്നു സാറിന്‍െറ ഒരു തിയറി. അതു, 


നീലകണ്‌ ഠശര്‍മ്മയും ഞ്ജ 


വെളളിയാഴ്ച ഭജുനകളില്‍ സാറിന്‍േറയും 
മാമിയുടേയും മക്കളോടൊപ്പമിരുന്ന്‌ “ദേവ 
മാ്രയെ ',. പാടണം. അര്‍ത്ഥങ്ങളുടെയും 
അന്‌ ധവിശ്വാസങ്ങളുടെയും തര്‍ക്കങ്ങള്‍ക്ക്‌ 
പിന്നീട്‌ വെങ്കിടിസാര്‍ . തയ്യാറായിരുന്നു. 
പക്ഷേ പാടുമ്പോള്‍ തെററ്‌ പററില്ല. 
' തെററുണ്ടാകുമ്പോള്‍ ദൃഷ്ടി മാററി വെങ്കിടി 
സാര്‍ തുറിഛ്നോക്കും... പാടിക്കൊണ്ടുതന്നെ 
പിച്ചുമാമി “"തെററില്ലായിരുന്നു” “വെന്ന മട്ടില്‍ 
കണ്ണുകാണിക്കും. കുറേയധികനേരം നിലത്തു 
കാലുമടക്കിയിരിക്കുമ്പോഴുള്ള വിഷമമൊഴികെ 
ആ സായാഹ്നങ്ങള്‍ ധന്യമായ ഓര്‍മ്മകളാണ്‌. 
പൂള) കഴിഞ്ഞാല്‍ എണ്ണത്തിരി കുത്തിച്ചുട്ട 
നാളികേര കഷണങ്ങളും മധുര കൊഴുക്കട്ടകളും 
കഴിച്ച്‌ വീട്ടിലേക്കോടുക്യാണ്‌ പതിവ്‌. 
ഭജുനയുടെ വിഷമത്തോടൊപ്പം അമ്മയുടെ 


പറഞ്ഞിട്ടും സാറു കരയും) അതും വേ 
വച്ചു. 

മക്കള്‍ വിവാഹിതരായപ്പോള്‍ മള 
വന്ന ആ പെണ്‍കുട്ടികളില്‍ സാറും മാമിയും 
സ്‌നേഹം കോരിച്ചൊരിഞ്ഞു. പക്ഷേ അവ. 
രോടെല്ലാം വൃക്തമാക്കിയിരുന്നു ഞങ്ങളെന്ന. 
വളര്‍ത്തുമക്കളുടെ കാര്യം. 

അച്ഛനും വെങ്കിടിസാറും നടത്തിയിരുന്ന 
ചര്‍ച്ചകളാണ്‌ യഥാര്‍ത്ഥത്തില്‍ ഞങ്ങളുടെ; 
വിദ്യാഭ്യാസത്തിന്‍െറ ഒരു അടിസ്ഥാന ഭാഗം. 
ഇംഗ്ളീഷും തമിഴും സംസ്‌കൃതവും മലയാ; 
ളവും ഉപയോഗിച്ചുകൊണ്ടുളള ചര്‍ച്ചുകള്‍. ' 

**ഇന്നക്ക്‌ എന്ന അദ്ധ്യായം പടിച്ചീര്‍?' 

“കൈകേയി വരം വാങ്കിനതൈ പററി; 
നടത്തിന justification. If you read it you will 
take the side of Kaikeyi.” അച്ഛന്‍; 


p 2 ടം 
കലാകയഈമുദി 48 
ട്‌ 



















| ശ്ളോകം പറയും. വെങ്കിടിസാര്‍ അത്തരം 
| ന്യായീകരണങ്ങള്‍ക്ക്‌ തത്തുല്യമായ ഷേ 
ക്സ്പിയര്‍ ഓര്‍ക്കും. ഇടയ്ക്കിടെ Male 
. Chauanisടm അടങ്ങുന്ന ചില തമാശകളും. 
രാവിലെ വൈദ്യശാലയില്‍ കാത്തു 
നില്ക്കുന്ന രോഗികളെയോര്‍ത്ത്‌ അച്ഛന്‍ 
എഴുന്നേല്ക്കുമ്പോള്‍ വെങ്കിടിസാര്‍ പിടിച്ചു 
നിര്‍ത്തും. ചിലപ്പോള്‍ അച്ഛനെ സഹായി 
ഓന്‍ അമ്മ ഇടപെടും. തമാശയ്ക്ക്‌ 
വെങ്കിടിസാര്‍ പറയും, “തങ്കം കമ്മ്യൂണി 
സ്ററുകാരി. | should better obey.” 
എല്ലാവരും ചിരിച്ച്‌ സഭ പിരിയും. ഇറങ്ങു 
മ്പോള്‍ വെങ്കിടിസാര്‍ പറയും “ശരണ 
മയ്യപ്പ.” -സാര്‍ കൃത്യമായി ശബരി 





es — 





സാ ഹി ത്യ വാരഫലം മലയ്ക്ക്‌ പോയിരുന്നു. മാലയും സഞ്ചിയു 
ee മില്ലാതെ. ഈ കളളത്തരത്തിനെതിരെ ശബരി- 

പു സ്ത കര പ്‌ ത്തി ല്‍ | മലയിലേക്ക്‌ പുറപ്പെടാന്‍ തുടങ്ങിയ എന്നോടു 

| സാറൊരിക്കല്‍ പറഞ്ഞു ''വിശ്വാസമില്ലെ 
ജീവിതവു ംസാഹിത്യദര്‍ശനങ്ങളും ങ്കിൽ പോകണ്ട. You have nothing to prove 


സമഞ്ജസം കോര്‍ത്തിണക്കുന്ന to anybody except to yourself.” 
ചേതോഹര ഗ്രന്ഥം. അമ്മയുടെയും വെങ്കിടിസാറിന്‍െറയും ഒരു 


) 

| 

! 

4 

| 

[1 

| 

[ 

| നി 
) ) 
} 

i 

{ 

} 

3 

i 

} 

f 

| 

| തരം ്പ്ത്യേകതരം Love-Hate ബന്ധമായി - 
} 
i 


പ്രൊ. എം. കൃഷ്ണന്‍നായരുടെ | രുന്നു. എന്തു പാവം മനുഷ്യന്‍“ എന്നും 
[0 ഹിത്യ വാര 7 ഇങ്ങേരുടെ ര്രാന്ത്‌ ” എന്നും അമ്മ മാറി 
നി സാ ഫല യ മാറിപ്പറയുമായിരുന്നെങ്കില്‍ “ ഉങ്കമ്മ പെരിയ 
1992 സെപ്തംബര്‍ ടന [ കോപക്കാരി” എന്നും "പാവം തങ്കം” എന്നും ' 
i മര്‍മ്മരം പബ്ളിം ക്കഷന്‍സ്‌ വെങ്കിടിസാര്‍ അമ്മയേയും വിശേഷിപ്പിച്ചി 
പ്രസിദ്ധീകരിക്കുന്നു. He | 


കൊച്ചുകുട്ടിയായിരുന്നപ്പോള്‍ എനിക്കൊരു 
പല്ലുവേദന കാരണം നിര്‍ത്താതെ കരയുമ്പോ 
ഴാണ്‌ അച്ഛന്‍െറ നിര്‍വ്വികാരതയുടെ 
മൂടുപടം മാറിക്കാണുന്നത്‌ . അച്ഛന്‍ കൂട്ട 
ത്തില്‍ കരയുന്നതു കണ്ടുറങ്ങിയെഴുന്നേററ 
പ്പോഴും കണ്ടത്‌ അച്ഛനെത്തന്നെയായി 
രുന്നു. ഇടയ്ക്ക്‌ കടന്നുപോയ രാര്രിയില്‍ 
അച്ഛന്‍ സംസ്‌കൃതത്തിലും മലയാളത്തിലു 
! മായി ഒരു കവിതയെഴുതി. എന്‍െറ വേദനയെ 


uh 
മൂന്നാം ദശകത്തിലും ജനപ്രിയ പംക്തിയായി 


: തുടരുന്ന സാഹിത്യ മഹായത്നം സ്ഫുടം 
ചെയ്തെടുത്ത കൃതി. 


ക്രണ്‍ %/4 സൈസ്‌, 
അറുനൂറോളം പേജുകള്‍, 





കാപ്യട്ടര്‍ ടൈപ്പ്‌ ഗ്‌, 

ഒ സെറ ed  ക്കുറിച്ചുളള ആ കവിത വെങ്കിടിസാര്‍ 
| ഇംഗ്‌ ജില്‍ തര്‍ജ്ജുമ ചെയ്തു സ്‌കൂള്‍ 
| മാഗസിന്‌ (പസിദ്‌ധീകരിഛ്ച. 
| മുഖ വില 140 രൂപ. ശമിപ്പിക്കാന്‍ ഗണപതിക്ക്‌ തേങ്ങാ നേര്‍ 
രീ പബ്ളിക്കേഷന്‍ _ ഭാഗം “offering nuts to displeased gods” 
ച്ചായാല്‍ 100 രൂപ  എന്നാക്കിയതില്‍ പിന്നീട്‌ ചര്‍ച്ചകളും. 
(ആഗസ്‌ റ്‌ 20 നകം) വെങ്കിടി സാറിന്‍േറയും അച്ഛന്‍റയും 
| | അടുത്ത സുഹൃത്തായിരുന്നു അയ്യമഠം രാമുഡു 
തവണ വ്യവസ്‌ അയ്യര്‍. എല്ലാ വിദ്യകളും ഒന്നിച്ചഭ ൃസിക്കുകയും 
(40+35+35) 110 രൂപ ക്കാത്ത തേടാന്‍ 
? . ക്കുകയ 

ഒന്നാം തവണ ജൂലൈ 30ന്‌ മൂന്‍പ്‌ രുന്നു രാമുഡു യ്ത നി. 


ബാക്കി സെപ്തംബര്‍ 10 നകം. അച്ഛനും വെങ്കിടി സാറിനും വലിയ 
താല്‍പര്യമില്ലാതിരുന്ന്‌ ' സംഗീതം, പക്ഷി 
M.O/ Cheque / Draft അയയ്ക്കേണ്ട ശാസ്രതം, ഛായാഗ്രഹണം എന്നീ വിഷയങ്ങ 
വിലാസം - ളില്‍ രാമുഡു അയ്യര്‍ വിദഗ്ദ ധനായിരുന്നു. 

: മാനേജര്‍, മര്‍മ്മരം പബ്ളിക്കേഷന്‍സ്‌, മൂവരും ഒന്നിച്ചു കൂടുന്ന ചര്‍ച്ചകള്‍ 
: വഴുതയ്ക്കാട്‌, തിരുവനന്തപുരം - 14. കേള്‍ക്കാന്‍ ഏവരും കൂടും. ശുചീന്ദ്രം 
തെക്കേത്തെരുവില്‍ ആ ചര്‍ച്ചയവസാനിക്കു 
| ന്നതുവരെ എല്ലാ: വീടുകളിലും "വെളിച്ചം 
| മ കാണും. ചര്‍ച്ച കേള്‍ക്കാന്‍ വയ്യാത്ത , 
ee ദൂരത്തിലുള്ള വീടുകളിലും ആദരവു കാരണം 
ലൈററണയ്‌ ക്കാറില്ലായിരുന്നു. ഇടയ്ക്ക്‌ 





ച്‌ 
കലാകവമുദി 44 


cd 


പം 





SA 


ഭാഗത്തെ നിവാസികള്‍ കണ്ണുകളടച്ചുറങ്ങും. 
തിരുവനന്തപുരം വിദ്യാഭ്യാസത്തിനിടയില്‍' 


ഒരു വൈകുന്നേരം ശുചീന്ശ്രത്ത്‌ ബസ്സിറങ്ങി | 


യപ്പോള്‍ സ്ററാന്‍ഡിലെ പ്രത ഏജന്‍റ്‌. 


മുന്നപ്പന്‍ ചോദിച്ചു. (നീ വിവരം തെരിഞ്ചുതാന്‍ | 


വറയാ: ' 
*“എന്ന വിവരം?” 


മുന്നപ്പന്‍ നിലത്തോട്ട്‌ നോക്കിപ്പറഞ്ഞു. | 


“സാര്‍ പോയിട്ടാര്‍.” - 


വീട്ടിലെത്തി ബാഗുവച്ച്‌ ഞാന്‍ വലത്തോട്ട്‌ | 


നടന്നു. സാറിന്‍െറ വീടെത്തിയപ്പോള്‍ എല്ലാം 


കഴിഞ്ഞിരിക്കുന്നു. ക്യാനഡയിലായിരുന്ന |. 
മൂത്തമകന്‍ എത്തിയിട്ടില്ല. പിച്ചുമാമി കരഞ്ഞു 


കൊണ്ട്‌ പഴയൊരു സന്ദര്‍ഭം ഓര്‍മ്മിപ്പിച്ചു. . 
ഇവള്‍ പോനപ്പിറകുതാന്‍ നാന്‍ പോ 
വേൻ?” പിച്ചുമാമിയെ ചൂണ്ടിക്കൊണ്ട്‌ ഒരി 
ക്കല്‍ വെങ്കിടിസാര്‍ പറഞ്ഞ കാര്യം. 
എന്താ സാര്‍?” ) 


'“അവള്‍ പോനപ്പിറകുളള കഷ്ടമനുഭവി | 
എന്നെ കടവുള്‍  വിടുവാരാ?* |. 


ക്കാമെ 
വെങ്കിടിസാര്‍ വിതുമ്പിക്കൊണ്ടു പറഞ്ഞ ആ 
സന്ദര്‍ഭം “ഇപ്പോ പാരുടാ, കഷ്‌ ടമനുഭവി 
ക്കറത്‌ ഉന്‍ സാറാ നാനാ?" 

നിറഞ്ഞ ഒരു ദാമ്പത്യബന്ധത്തിന്‍െറ 
ആര്‍ക്കും തടയാനാവാത്ത അവസാനം. | 
വേര്‍പാടിന്‍െറ ദുഃഖം മാമിയുടേതായി.. 


' തിരുവനന്തപുരത്തിലെ വിവരം കിട 


ച്ചുതാ?” മാമി ചോദിച്ചു. 


' ഇല്ലയ്‌, ബസ്സിറങ്കുമ്പോത്‌  മുന്നപ്പന്‍ | 


ചൊന്നാൻ.” 
നേരെ ഇങ്മെ വന്തുട്ടായ്‌, ഇല്ലയാ”' മാമി 
വീണ്ടും കരഞ്ഞു. 
തൊണ്ടയിലെ വേദനയുടെ കട്ടിയൊതുക്ക 
ണമെങ്കില്‍ കരയാതെ വയ്യാതായി. 
എന്നടാ, അഴപ്പോറയാ? '--മാമിക്കു മന 


















സ്സിലായി. ഞാനിറങ്ങി പുറന്തിണ്ണയില്‍ നിന്നു. A 


കുറെക്കഴിഞ്ഞ്‌ മാമി ശാന്തയായി. 
മണി (മൂത്ത മകന്‍) വരവറൈ നീയിങ്ക 
_ ഇരുപ്പായാ? 

'“ഇരുപ്പേന്‍.”” 
മണിയെ കാണുന്നതിനു മുമ്പ്‌ സ്ഥലം 
വിടേണ്ടിവന്ന കുററബോധത്തോടെ ഒരു 
കത്തെഴുതി മുന്നപ്പനെ തന്നെ ഏലിപിച്ചിട്ട്‌ 
ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക്‌ തിരിച്ചു. 
സാറിന്‍െറ മരണവും, പിറകെ മാമിയുടേയും, 
തളര്‍ത്തിയത്‌ ഒരര്‍ത്ഥത്തില്‍ അമ്മയെയായി | 
രുന്നു. അമ്മയുടെ അസുഖങ്ങള്‍ കലശലാകുന്ന 
ആരാര്രികളില്‍ അമ്മയും ഞാനും അച്ഛനും 
മാരതമായി. സാറും മാമിയും മക്കളുമില്ലാത്ത 
ശുചീന് ദ്രത്തില്‍ ജീവിതത്തിന്‍െറ സാങ്കേതിക 
(പശ്‌നങ്ങള്‍ അഞ്ചാറുവാക്കുകള്‍ സംസാരിച്ചു 
വസാനിപ്പിക്കുന്ന സാധാരണ  രാൃതികള്‍. 
പരീക്ഷകളുടേയും ജോലിസാധ ൃതകളുടേയും 
ചിന്തകളില്‍നിന്നു രക്‌, ഷപ്പെടാന്‍ വെങ്കിടി 
സാറിന്‍റെ ചില പഴയ പുസ്തകങ്ങള്‍ 


വായിച്ചു ഞാന്‍ കിടന്നുറങ്ങിയ വരണ്ട 
രാരതികള്‍. ) 






(തുടരും) 


ലി . 4 


ദ്രാമുഡു അയ്യര്‍ ഒരു രാഗം പാടുമ്പോള്‍ ഒരു |” 


“നല്ല രാ്രിയിലേക്ക്‌ ശുചീന്്രത്തെ ആ। 
fl ഗ്‌ l 6] 





Bale; റ 9 മന്‍ തത്ത്വചിന്തകന്‍ ബോയീ 


തീയസ്‌ (Boethius 475-525) മഹനീയമായ The 
Consolation of Philosophy’ എന്ന ്രന്ഥത്തി 
ന്‍െറ കര്‍ത്താവാണ്‌. അദ്ദേഹം ച്രകവര്‍ത്തിയു 
ടെ കൊട്ടാരത്തിലെ ,പധാനപ്പെട്ട ഉദ്യോഗസ്ഥ 
നായി. പക്ഷേ ച്രകവര്‍ത്തിയുടെ സ്നേഹം വള 
രെക്കാലം നിലനിന്നില്ല. രാജ്യദ്രോഹം എന്ന 
കുററമാരോപിച്ച്‌ ബോയീതീയസിനെ അറസ്ററ്‌ 
ചെയ്തു കാരാഗൃഹത്തിലാക്കി. അദ്ദേഹത്തെ 
കൊന്നുകളയാന്‍ കല്‍ പനയുണ്ടായി. താന്‍ വധി 
ക്കപ്പെടുമെന്നറിഞ്ഞുകൊണ്ടുതന്നെ അദ്ദേഹം 
‘The Consolation of Philosophy’ എന്ന ന്ഥ 
മെഴുതി. അദ്ദേഹത്തെ തടിക്കഷണംകൊണ്ട്‌ 
. അടിച്ചടിച്ചാണു കൊന്നത്‌. തടവറയെക്കുറിച്ച്‌ 
എപ്പോഴും ഓര്‍മ്മിക്കുന്നയാള്‍ ഒരക്‌ ഷരംപോലും 
എഴുതുകയില്ല. എന്നിട്ടും ബോയീതീയസ്‌ ഈ 
ഗ്രന്ഥമെഴുതി എന്നത്‌ അദ്ദേഹം യഥാര്‍ത്ഥ 
ത്തില്‍ തത്ത്വചിന്തകനായിരുന്നുവെന്നു തെളിയി 
ക്കുന്നു. കാരാഗൃഹത്തിലിരുന്നു പുസ്തകമെഴു 
തിയ ആ മഹാനെ അന്തര്‍ന്വേതംകൊണ്ടു' കണ്ട്‌ 
നമ്മള്‍ അതു വായിച്ച്‌ ഉദാത്തമണ്‌ ഡലത്തിലേക്കു 
പോകുന്നു. . 
അടിയന്തിരാവസ്ഥയുളള കാലങ്ങളിലെ വധ 
പരിപാടികളെക്കുറിച്ചു ഞാനൊന്നും എഴുതുന്നില്ല. 
സാക്‌ ഷാല്‍ (പജാധിപതൃം നിലവിലിരിക്കു 
മ്പോള്‍ മനുഷ്യരെ മര്‍ദ്ദിച്ചു കൊല്ലാറില്ല എന്നു 
വേണം കരുതാന്‍. പക്ഷേ റോമാച്ചരകവര്‍ത്തി 
യെക്കാള്‍ (കൂരന്‍ മാരായി കേരളത്തിലെ ചില 
സാഹിത്യകാരന്മാര്‍ മററു സാഹിതൃകാരന് മാ 
രോടു പെരുമാറുന്നു. അവരുടെ കൈയില്‍ കുറു 


മുണ്ട്‌. ‘ 


അവര്‍ പറഞ്ഞു 


1) വ്പാചകനെക്കുറിച്ച്‌ അദ്ദേഹത്തിന്‍െറ 
ജാമാതാവും നാലാമത്തെ കാലീഫുമായിരുന്നു 
ആലി (600-661) പറഞ്ഞു.- ''അദ്‌ ദേഹത്തിന്‍െറ 
പൊക്കം ശരാശരി. ഉയരക്കൂടുതലില്ല; ഉയരക്കുറ 
വുമില്ല. റോസ്‌നിറമാര്‍ന്ന വെണ്‍മയാണ്‌ ശരീര 
വര്‍ണ്ണം. കണ്ണുകള്‍ക്കു കറുപ്പുനിറം. കനംകൂടിയ, 












ന്തടി മാതമല്ല മററു മാരകങ്ങളായ ആയുധങ്ങളു 








സാഹിത്യവാരഫലം 


ഉജ്ജ്വലമായ, സുന്ദരമായ തലമുടി തോളുകളി 
ലേക്കു വീണുകിടന്നു. സമൃദ്ധമായ താടിരോമ 
ങ്ങള്‍ നെഞ്ചിലും. മുഖലാവണ്യം ഏറിയിരുന്നതി 
നാല്‍ അദ്ദേഹത്തിന്‍െറ സാന്നിദ്‌ ധൃത്തിലായ 
ആര്‍ക്കും അവിടെനിന്നു പോകാന്‍ കഴിയുമായി 
രുന്നില്ല. എനിക്കു വിശന്നാല്‍ ്രവാചകന്‍െറ മുഖ 
ത്ത്‌ ഒന്നുനോക്കിയാല്‍ മതി, ആ വിശപ്പ്‌ ഇല്ലാതെ 
യാകും. അദ്‌ ദേഹത്തിന്‍െറ മുന്‍പില്‍ എല്ലാവരും 
ദുഃഖവും വേദനയും മറന്നു.” [Chronique (Abu 
Jafar Mohammed at Taban) Pt.ill Ch. 46] 

2) സ്പാനിഷ്‌ ഗ്രന്ഥകാരന്‍ സാല്‍വാദോര്‍ 
ഡി മാതാറ്യാഗാ (Salvador de Madariaga) ഹി 
ററ്ലര്‍, മുസോളിനി ഇവരെക്കുറിച്ച്‌: രാഷ്ട 
വ്യവഹാരത്തില്‍ വ്യാകരണത്തിലെന്നപോലെ നാമ 
വും വിശേഷണവും വേര്‍തിരിച്ചറിയാന്‍ നമുക്കു 
കഴിയണം. ഹിററ്ലര്‍ നാമമായിരുന്നു. മുസോളിനി 
വിശേഷണം മാതം. ശല്യമായിരുന്നു ഹിററ്ലര്‍. 
മുസോളിനി ശുന്യംപിടിച്ചവനും. രണ്ടുപേരും ചേര്‍ 
ന്നു ശൂന്യംപിടിച്ച ശല്യം (bloody nuisance) 
021000 എന്ന ശകാരപദത്തിനു ശരിയായ തര്‍ 
ജ്ജുമ നല്കാന്‍ പ്രയാസം. 

3) കവി ഹൊറസ്‌:-'' നിങ്ങള്‍ എന്നെ ഭാവാ 
ത്മക കവികളുടെ കൂട്ടത്തില്‍ ആക്കുമെങ്കില്‍ 
നക്ഷത്രങ്ങളില്‍ ചെന്നു തട്ടത്തക്കവിധത്തില്‍ 
ഞാന്‍ തല ഉയര്‍ത്തിപ്പിടിക്കും. 

4) അമേരിക്കന്‍ നോവലിസ്‌ററ്‌ ഗോര്‍ വിഡല്‍:- 
““നോവല്‍ മരിച്ചതുകൊണ്ടു കൃര്തിമകഥകള്‍ 
എഴുതുന്നതില്‍ ഒരര്‍ത്ഥവുമില്ല. നോവലുകള്‍ എ 
ഴുതാത്ത (ഫഞ്ചുകാരെ നോക്കൂ. അവ എഴുതാന്‍ 
കഴിയാത്ത അമേരിക്കാക്കാരെ നോക്കൂ.” 


ട) ഞ്ച്‌ തത്ത്വചിന്തകന്‍ പസ്‌കല്‍-- ' 'ക്ളീയ. 


പ്രടയുടെ മൂക്കിനു നീളം കുറഞ്ഞിരുന്നെങ്കില്‍ 
ലോകത്തിന്‍െറ മുഖമാകെ മാറിപ്പോകുമായിരു 
ന്നു.” | 

6) എവറസ്ററില്‍ കയറുന്നത്‌ എന്തിനെന്ന്‌ 
ജോര്‍ജ്ജ്‌ മാലറിയോടു ചോദിച്ചപ്പോള്‍:- “അത്‌ 
അവിടെ നില്ക്കുന്നു എന്നതുതന്നെ.” 

7) ഫ്രഞ്ച്‌ രാജൃത്രന്തജ്്ഞന്‍ ഷൊര്‍ഷ്‌ ക്ളേ 
മാങ്‌ സോക്ക്‌ (Georges Clemenceau) എണ്‍പത്‌ 
വയസ്സു തികഞ്ഞ ദിവസം അദ്ദേഹം ഒരു സുന്ദ 
രിയെ റോഡില്‍ കണ്ടു. അപ്പോള്‍ താനറിയാതെ:- 


എം. കൃഷ്ണന്‍നായര്‍ 


പത്യം 
“മ്പോള്‍ മനുഷ്യരെ മര്‍ദ്ദി 









































സാക്ഷാല്‍ പജാധി 
നിലവിലിരിക്കു 


ച്ചുകൊല്ലാറില്ല എന്നു 
വേണം കരുതാന്‍. പക്ഷേ 
റോമാച്ച്രകുവര്‍ത്തിയെ 
ക്കാള്‍ (കൂരന്‌ മാരായി കേ 
രളത്തിലെ ചില സാഹി 
തൃകാരന്മാര്‍ മററു 
സാഹിത്യകാരന്‍ മാരോടു 
പെരുമാറുന്നു. അവരുടെ 
കൈയില്‍ കുറുന്തടി മാരത 
മല്ല മററു മാരകങ്ങളായ 


ആയുധങ്ങളുമുണ്ട്‌ . 





te 
കലാകനമുദി 45 




















നാബോക്കോഫ്‌ 


mae rv 


poe eve vec rego ere 


സക കണെ കി. ണ്‌ യയ 


ണ്ടേതില്ല. സ്വഭാവമേന്മ 
വല്ലതുമുണ്ടെങ്കില്‍ പൊയ്‌ 
പോകും. സനകര്യമുണ്ടെ 
ങ്കില്‍ രാഷ്രടീയക്കാരനാ 
വും. ഇന്നത്തെ ഏതു 
രാഷ്‌ (ടീയക്കാരനും സാ 
ഹിത്യകാരനെക്കാള്‍ നല്ല 
വനാണ്‌. 


മാത സാരംഗം ങ്ങാ "ee 
1; വന്‌ യ 


& 
* _പനമുദി 46 





സാഹിത്യകാരനാകേ 


“ഹോ, വീണ്ടും എനിക്ക്‌ എഴുപതു വയസ്സായെ 
ങ്കില്‍!” 

(എല്ലാം Who Said What When എന്ന ഗ്രന്ഥ 
ത്തില്‍നിന്ന്‌. 8100൩ടbധഴy (പസാധനം. രൂപ 85.) 


അവാസ്‌ തവികം 


ഇററലിയിലെ നോവലിസ്ററ്‌ ഈററാലോ 
സ്വീവോ (1810 Svevo 1861-1928) എഴുതിയ 
‘Confessions of Zeno’ എന്ന നോവല്‍ മാസ്‌ ററര്‍ 
പീസായി പരിഗണിക്കപ്പെടുന്നു. (ഫായിറ്റിന്‍െറ 
മാനസികാപ്രഗഥനത്തെയും അതിനെ അവലംബി 
ച്ചുള്ള ചികിത്‌ സയെയും പരിഹസിക്കുന്ന നോവ 
ലാണിത്‌. മനസ്സിനെസ്സംബന് ധിച്ച രോഗത്തിനു 
സീനോ ഒരു മനോരോഗചികിത്‌ സകന്‍െറ അടു 
ത്തെത്തുന്നു. ചികിത്‌ സകൊണ്ടു ഫലമില്ല. അ 
പ്പോള്‍ വേറൊരു ഡോക്ടര്‍ പറയുന്നു അയാളുടെ 
യഥാര്‍ത്ഥമായ രോഗം ര പമേഹമാണെന്ന്‌ . 
‘When one starts such analvsis, it is like 
‘entering a wood, not knowing whether one is 
‘going to. meet a brigand or a friend... | mean-; 
while went off triumphant, sure that | had got, 
bts” എന്നു സീനോ. ഇതുപോലെ മനഃശാ 
'സ്ര്രത്തെയും ്ഫായിറ്റില്‍റ മാനസികാപ്രഗഥ 
നത്തെയും പരിഹസിക്കുന്ന പല നോവലുകളും 
എനിക്കു ചുണ്ടിക്കാണിക്കാന്‍ കഴിയും. മനഃശാ 
സ്ത്ര സിദ്ധാന്തങ്ങള്‍ക്കു സാധുത്വമില്ലെന്നും അ 
വയെ അവലംബിച്ച്‌ നോവലുകളും മററും രചിക്കു 
ന്നതു ശരിയല്ലെന്നുമാണ്‌ ഈ ധിഷണാശാലികള്‍ 
നമ്മളോടു പറയുന്നത്‌ . മനഃശാസ്രതത്തിന്‌ ഇ 
ന്നുവരെ മനുഷ്യന്‍െറ മനസ്സിനെ അപ്രഗഥിക്കാന്‍ 
കഴിഞ്ഞില്ല എന്നതിനു തെളിവ്‌ ആവിര്‍ഭാവകാല 
ത്ത്‌ കൊണ്ടാടപ്പെട്ട സിദ്ധാന്തങ്ങള്‍ പില്ക്കാല 


ത്ത്‌ പരമപുച്‌ ഛത്തോടെ അവഗണിക്കപ്പെട്ടു എ . 


ന്നതുതന്നെ. ഗ്രായിറ്റിനെ ഷാലടുന്‍---Charlatan— 
പൊട്ടവൈദ്യന്‍ എന്നു നോവലിസ്ററ്‌ നാബോ 
:ക്കോഫ്‌ വിളിച്ചിട്ടുണ്ടെന്നാണ്‌ എന്‍െറ ഓര്‍മ്മ. 
ഒരു വിലയുമില്ലാത്ത, സാധുത്വവുമില്ലാത്ത മനഃശാ 
സ്ത്ര തത്ത്വങ്ങള്‍ക്കു നിവേശനം നല്കി ഉണ്ണി 
ക്കൃഷ്ണന്‍ തിരുവാഴിയോടു എഴുതിയ “സമി 
നി എന്ന ചെറുകഥ (മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്‌) 
ശാസ്ത്രത്തിന്‍റെ സത്യമോ കലയുടെ സത്യമോ ' 
്രദര്‍ശിപ്പിക്കുന്നില്ല. ദുര്‍്രഗഹതയാര്‍ന്ന ഈ രച 
നയുടെ ആശയം എനിക്കു തോന്നിയ മട്ടില്‍ ഇവി 
ടെ എഴുതുകയാണ്‌ . അതു ശരിയല്ലെന്നു കഥാകാ 
രന്‍ അഭിപ്രായപ്പെട്ടാലും ഏതെങ്കിലും വായന 
ക്കാരന്‍ ഉദ്ഘോഷിച്ചാലും അതു പരിഗണനാര്‍ 
'ഹമായിബ്ഭവിക്കുന്നില്ല. അറുപതുകൊല്ലത്തെ വാ 
യനയുടെ സംസ്‌കാരമാണ്‌ എന്‍െറ തോന്നലിനു 
ആസ്പദം. സൌമിനിയെ മനഃശാസ്രതം പഠിപ്പി 
ച്ചത്‌ ഉളളംകൈയിലും തലയിലുമൊഴികെ ശരീരം 
ക രോമമുളള, ഒരു , സുന്‌ ദരേശ്വരമേനോ 
നാണ്‌. (ബാഡ്‌ റ്റെയ്സ്‌റ്റ്‌ . ഇങ്ങനെയൊരു (പ 
ഫെസറെ ഇതേ പേരില്‍ എനിക്കു നേരിട്ടറിയാം) . 
ശിഷ്യക്ക്‌ ആവര്‍ത്തിച്ചുണ്ടാകുന്ന സ്വപ്നത്തെ 
അവള്‍ക്ക്‌ മൂക്കുത്തിയിട്ടുകൊടുത്തു ഗുരുനാഥന്‍ 
ഇല്ലാതാക്കുന്നു. ശിഷ്യ--സരമിനി-പിന്നീടു 
വിവാഹിതയായപ്പോള്‍ കൂടക്കൂടെ തുമ്മുന്നു. ഭര്‍ 
ത്താവു ചുംബിക്കാന്‍ തുടങ്ങുമ്പോഴും തുമ്മല്‍. 


മുക്ക്‌, aa ഇരുമ്പുകമ്പികൊണ്ടു തുളച്ച്‌ കല്ലു 


വച്ച മൂക്കുത്തി (പഫെസര്‍ ഇട്ടുകൊടുത്ത കാര്യം 


'അവള്‍ ഭര്‍ത്താവിനോടു പറഞ്ഞുകഴിഞ്ഞപ്പോള്‍ _ 
തുമ്മല്‍ മാറി. അബോധമനസ്സിലെ അടക്കിവച്ച 
“വികാരങ്ങളും ചിന്തകളും ബോധമനസ്സിലേക്കു 


കൊണ്ടുവരുമ്പോള്‍ ന്യൂറോട്ടിക്‌ ലക്ഷണങ്ങള്‍ 


മാറുമെന്നാണല്ലോ (ഫ്ഫായിറ്റ്‌ നമ്മെ പഠിപ്പിച്ചത്‌. 


കലയുടെ ഏകീകരണശക്തി ഇക്കഥയ്ക്ക്‌ ഇല്ലാ 


ത്തതുകൊണ്ടും ഇതിലെ മനഃശാസ്രത സിദ്ധാ ; 


ന്തങ്ങള്‍ക്കു മൂല്യമില്ലാത്തതുകൊണ്ടും ഉണ്ണിക്ക്യ ; 
ഷ്ണന്‍െറ രചന പയോജുനശുന്യമായിത്തീരുന്നു: ' 


“കലയുടെ ഉന്നമനശക്‌ തിയോ സവന്‍ ദര്യമോ .! 


ചലനാത്മകശക്തിയോ ഇതിനില്ല. 


ചോദ്യം, ഉത്തരം 


44 


വ്രമവിരൂപനായ ഭര്‍ത്താവ്‌ അതിസുന്ദരി, 


യായ ഭാര്യയുമായി പോകുന്നതു കാണുമ്പോള്‍ 
നിങ്ങള്‍ക്ക്‌ എന്തു തോന്നും?” 


“കാക്ക പൂവമ്പഴം കൊത്തിക്കൊണ്ടു പോകു ളി 
ന്നതുപോലെ തോന്നും. അതു (്പതിഭയില്ലാത്ത 
എന്‍െറ ഉത്തരം. ബല്‍സാക്ക്‌ പറഞ്ഞതും എഴു. 
താം. ഓറാങ്‌ -_ഉനട്ടാന്‍ (ആൾക്കുരങ്ങ്‌) വയലിന്‍ 


-വായിക്കുന്നതുപോലെ തോന്നും.” 


““കല കലയ്ക്കുവേണ്ടി എന്നു പറഞ്ഞത്‌ ആ 


രാണ്‌? 

“്രഞ്ച്‌ തത്ത്വചിന്തകന്‍ വിക്തോര്‍ കൂസാങ്‌ 
(Victor Cousin)” 

“'ഇവിടെ [സാംബിയയില്‍ ]വരുന്നോ? കലാ 
കമുദിയിലെ “സാഹിത്യവാരഫലം ഇവിടത്തെ 
മലയാളികളുടെ ഇടയില്‍ ചര്‍ച്ചാവിഷയമാണ്‌ . 
നമ്മള്‍ ബന്ധുക്കളാണെന്ന്‌ അറിയിക്കാതെ ഞാന്‍ 


എല്ലാം കേട്ടിരിക്കും. വരുന്നെങ്കില്‍ യാത്രയ്ക്കുളള | 
(ഒരു ബന്ധുവിന്‍െറ | 


ഏര്‍പ്പാടുകള്‍ ചെയ്യാം.” 
സജുന്യം.) 
“വരുന്നില്ല. ്രായംകൂടിയ കാലത്ത്‌ അന്യ 
ദേശത്തെ താമസം ആപത്തുണ്ടാക്കും. മാതമല്ല 
സാഹിത്യവാരഫലം മുടങ്ങുകയും ചെയ്യും. പിന്നെ 





'ആഥഹിക്കന്‍ പിഗ്മികളെ കണ്ടാല്‍ കൊളളാമെ | 


ന്നുണ്ട്‌. അല്ലെങ്കില്‍ അതിനുവേണ്ടി അങ്ങോട്ടു 
വരേണ്ടതില്ലല്ലോ. ഞാന്‍ എന്നും മലയാളസാഹി 
തൃകാരന് മാരെ നേരിട്ട്‌ ഇവിടെ കാണുന്നുണ്ട്‌. 
പത്രങ്ങളിലൂടെ അവര്‍ പ്രത്ൃയക്ഷരാകുന്നുമുണ്ട്‌ .”” 


! “അന്യരുടെ വീട്ടില്‍ പോകുന്നതിനെക്കുറിച്ച്‌ | 


എന്തു പറയുന്നു?” 

“പോയേ തീരു എന്നുണ്ടെങ്കില്‍ പോകാം. പ്‌ 
ക്ഷേ പതിനഞ്ചു മിനിറ്റില്‍ കൂടുതല്‍ അവിടെ ! 
ഇരിക്കരുത്‌ . അന്യന്‍െറ വീട്ടിന്‌ പ്രൈവസിയുണ്ട്‌.. 
കൂടുതലിരുന്നാല്‍ അതു ലംഹ്ലിക്കപ്പെടും. അതു . 
മര്യാദയല്ലതാനും. ഞാന്‍ ഒരു വീട്ടിലും പോകില്ല. | 
മക്കള്‍ താമസിക്കുന്നിടത്തും പോകാറില്ല, മീനും 
അതിഥിയും അരമണിക്കൂര്‍ കഴിഞ്ഞാല്‍ നാറും 
എന്നാണ്‌ പഴഞ്ചൊല്ല്‌.“ 

“എനിക്കു RR BE 
എന്തു ചെയ്യണം?” 

“സാഹിതൃകാരനാകേണ്ടതില്ല. സ്വഭാവമേന്മ 


വല്ലതുമുണ്ടെങ്കില്‍ പൊയ്‌ പോകും. സകര്യമു 


ണ്ടെങ്കില്‍ രാഷ്ര്രീയക്കാരനാവു. ഇന്നത്തെ ഏതു . 
രാഷ്രടീയക്കാരനും സാഹിത്യകാരനെക്കാള്‍ നല്ല 
വനാണ്‌. 

നിങ്ങള്‍ പഞ്ചാബില്‍ പോകുകയും ഭീകരന്‍െറ 





വെടിയേറ്റു മരിക്കുകയും ചെയ്താല്‍ ഞാനേറെ 
സന്തോഷിക്കും. പക്ഷേ നിങ്ങളെ ഭീകരന്‌ മാര്‍ 
ഒളിവില്‍ പാര്‍പ്പിക്കുകയും കാലം കഴിഞ്ഞു നിങ്ങ 
ളെ മോചിപ്പിക്കുകയും ചെയ്താല്‍ ഞാന്‍ ദുഃഖി 
ക്കും. എന്തുകൊണ്ടാണത്‌ ? 

“മോചനം നേടിയാല്‍ സാഹിത്യവാരഫലം 
ഞാന്‍ വീണ്ടും എഴുതിത്തുടങ്ങുമെന്നതുകൊണ്ടാ 
വാം. ഈ കോളം കണ്ണാടിയാണ്‌ . അതില്‍ നിങ്ങ 
ളുടെ വിരൂപമായ മുഖം (പതിഫലിക്കുന്നതു 
കൊണ്ടാണ്‌ നിങ്ങള്‍ക്ക്‌ ഈ വെറുപ്പ്‌. 

ചങ്ങമ്പുഴയും നവീനകവികളും തമ്മില്‍ എന്തേ 
വൃത്യാസം?' 

““ജീവിതപുഷ്പത്തിലെ തേന്‍ നുകര്‍ന്ന ചി 
ശലഭം ചങ്ങന്ധുഴ. നവീനക്വികള്‍ മനുഷ ര കു 
ത്തി മുറിവേല്പിക്കുന്ന. കടന്നലുകള്‍.” 


_ നിരീക്ഷണങ്ങള്‍ 
ഗ്രായകന്‍ യേശുദാസും സുന്ദരിയായ ചല 
ച്ചിരതതാരവും (പസംഗിക്കുന്ന ഒരു സമ്മേളന 
ത്തില്‍ ഞാനും പഭാഷകനായിരുന്നു. യേശു 
ദാസിനോടു ഒരുപാട്ടെങ്കിലും പാടണമെന്നു ചിലര്‍ 
ആവശ്യപ്പെട്െങ്കിലും അദ്‌ ദേഹം പാടിയില്ല. ചില 
കാര്യങ്ങള്‍ ഭംഗിയായി പറഞ്ഞിട്ട്‌ ഇരുന്നതേയു 
ളൂളു. എങ്കിലും അദ 3 ദേഹത്തിന്‍െറ സാന്നിദ്ധ്യം 
അതിന്‍െറ എല്ലാ ഉജ്‌ജ്വലതകളോടും എനിക്ക്‌ 
അനുഭവപ്പെട്ടു. എന്തുകൊണ്ട്‌ അതു സംഭവിച്ചു ? 
ഈ ശതാബ്ദത്തിന്‍െറ മധുരവും ഉദാത്തവുമായ 
ശബ്ദമാണ്‌ യേശുദാസിന്‍േറത്‌ . അത്‌ ശ്രോതാ 
ക്കളെ കേള്‍പ്പിച്ച്‌ അവരെ ആഹ്‌ളാദിപ്പിക്കുമ്പോള്‍ 
അദ്‌ ദേഹം  ശക്തനായിബ്ഭവിക്കുന്നു. മഹത്ത്വ 
മുള്ളവര്‍ അങ്ങനെ സ്വന്തം സാന്നിദ്‌ ധ്യംകൊണ്ട്‌ 
മുന്‍പിലിരിക്കുന്നവരെ വിസ്മയിപ്പിക്കും. തിരു 
വനന്തപുരത്തു യുങ്‌ വന്നപ്പോള്‍ കുട്ടിയായിരുന്ന 
ഞാന്‍ ഇമ്മട്ടില്‍ വിസ്മയിച്ചു. ഹരീന ര്ദനാഥ്‌ . 
ചട്ടോപാദ്ധ്യായ 1934-ല്‍ ആലപ്പുഴെ വന്നപ്പോള്‍? 
ഇതേ വികാരമെനിക്കുണ്ടായി. എന്നാല്‍ സ്ററീവന്‍ 
സ്പെന്‍ഡറെ കണ്ടപ്പോള്‍, കൊയ്റ്റ്‌സ്‌ളറെ കണ്ട 
പ്പോള്‍ ഞാന്‍ അദ്‌  ഭുതാധീനനായില്ല. 1934-ല്‍ 
ആലപ്പുഴെ കിടങ്ങാംപറമ്പുമൈതാനത്ത്‌ ്പസംഗി 
ക്കാന്‍ വന്ന മഹാത്മാഗാന്ധിയുടെ കാലുകള്‍ 
തൊട്ടു കണ്ണില്‍ വച്ചിട്ട്‌ ഞാന്‍ അദ്ദേഹത്തിന്‍െറ 
(തൊട്ടടുത്തു നിന്നപ്പോള്‍ ആ മഹനീയസാന്നി 
ദ്ധ്യത്തില്‍ ഞാന്‍ എല്ലാം വിസ്മരിച്ചു. ഈ രീതി 
യില്‍ വായനക്കാരെ അദ്‌ ഭുതപ്പെടുത്തുന്നതാണ്‌ 
ഉത്‌ കൃഷ്‌ ടസാഹിത്യം. Magic. Mountain, War 
and Peace ഇവ വായിക്കു. ഈ. അനുഭവം നി 
; ങ്ങള്‍ക്കുണ്ടാകും. മലയാളസാഹിത ത്തിലെ ഏതു 
നോവല്‍ വായിച്ചാലും ഈ അഃ ഉത്പാ 
ദിക്കപ്പെടുകില്ല. 

2. കേരളത്തിലെ നോവല്‍, ചെറുകഥ, മഹാ 
കവിയ്രയത്തിനുശേഷമുളള കവിത ഇവയെല്ലാം 
.പാശ്‌ ചാത്യസാഹിത്യത്തിന്‍െറ ഉപോല്‍പന്ന 
ങ്ങളായതുകൊണ്ട്‌ നമ്മുടെ ആ, സാഹിത്യകൃതി 
കളെ വിലയിരുത്തണമെങ്കില്‍ പടിഞ്ഞാറന്‍ സാ 

ഹിതൃത്തില്‍ അവഗാഹം: ഉണ്ടായിരിക്കണം. ഇ 


ല്ലെങ്കില്‍ ' കുണ്ടുകുളത്തിലെ തവള യെപ്പോലെ. 


| തങ്ങളുടെ ചുററും കാണുന്നതാണ്‌ മഹാസമുര്ദം 
1. എന്ന വിചാരം നിരൂപണത്തില്‍ പ്രവര്‍ത്തിക്കുന്ന 
| വര്‍ക്ക്‌ ഉണ്ടാകും. അവരുടെ മൂല്യനിര്‍ണ്ണയം ശ 


രയായരക്കുകില്ല. പടിഞ്ഞാറന്‍ സാഹിത്യത്തില്‍ 
അവഗാഹം വന്നാല്‍ മാതം പോരാ. സഹൃദയത്വ 
വും ഉണ്ടായിരിക്കണം. അങ്ങനെയുളളവര്‍ക്കു മാ 
ത്രമേ നവീനസാഹിതൃത്തിന്‍െറ മൂല്യം നിര്‍ണ്ണ 
യിക്കാനാവൂ. | 
സംസ്കാരത്തിനും സാര്‍വഴുനീനസ്വഭാവം വരു 


ഭാരതീയ സാഹിതൃത്തിനും 


ത്താനുളള യത്നമാണ്‌ ഇപ്പോള്‍. ഭാരതത്തിന്‍െറ 
ഭാഗമായ കേരളത്തിലുമതുണ്ട്‌ . സംസ്‌ കാരങ്ങളു 
ടെ അന്യോന്യ്രപവര്‍ത്തനംകൊണ്ട്‌ സാഹിത്യ 
സാംസ്‌ കാരത്തില്‍ പുതിയ മാനങ്ങളുണ്ടാവും. അ 
തു കാണാന്‍ പടിഞ്ഞാറന്‍ സാഹിത ത്തില്‍ അറി 
വുണ്ടായേ പററൂ. ഞാന്‍ ആരെയും ആക്‌ ഷേപി 
ക്കുകയല്ല. പരിതഃസ്ഥിതികളുടെ സവിശേഷത 
യാല്‍ പഴയ മലയാളം ഏഴാം ക്‌ ളാസ്സോ, മലയാളം 
ഒന്‍പതാം ക്ളാസ്സോ എസ്‌ .എസ്‌ .എല്‍.സി; പരീ 
ക്ഷയോ ജയിച്ചു സ്ക്കൂളിലെ അധ്യാപകനാവു 
ന്ന ആള്‍ മാന്യനായിരിക്കും, ശുദ്ധാത്‌ 7 മാവായി 
രിക്കും. പക്ഷേ ഉത്‌ കൃഷ്‌ ടസാഹിത ൃത്തിന്‍െറ 
മൂല്യം നിര്‍ണ്ണയിക്കാന്‍  അവിദഗ്‌ ദ്‌ ധനായി 
രിക്കും. ആ മനുഷ്യന്‍ ഒരു പറട്ടക്കഥയോ പന്ന 
ക്കവിതയോ കണ്ടാല്‍ ഹാ ഹാ മനോഹരം, മദ്ദ 
ളം' എന്ന്‌ അദ്ഭുതം കൂറും. ഇങ്ങനെയുള്ളവര്‍ 
പലരെയും വഴിതെററിച്ചുകൊണ്ടിരിക്കുന്ന കാല 
യളവിലാണ്‌ നമ്മള്‍ കഴിഞ്ഞുകൂടുന്നത്‌. അത്‌ 
അവരുടെ കുററമല്ലെന്നും അജ്‌ 7 ഞതയാണ്‌' അതി 
നു ഹേതുവെന്നും ആവര്‍ത്തി പറയട്ടെ. “ 


ഭേദപ്പെട്ട കഥ 


ഒരു കഥാപാ്രതത്തില്‍ എല്ലാ സംഫ്ട്ടനങ്ങളും 
പിരിമുറുക്കങ്ങളും കൊണ്ടുവന്ന്‌ ആ കഥാപാ്രത 
“ത്തെ പ്രകാശത്തില്‍ നിറുത്തുകയും അങ്ങനെ 
ജീവിതത്തെക്കുറിച്ച്‌ ഒരവബോധം വായനക്കാര്‍ 
ക്ക്‌ ഉളവാക്കുകയും ചെയ്യുന്ന കഥകളുണ്ട്‌. അവ 
യില്‍ ഭേദപ്പെട്ട ഒരു കഥയാണ്‌ ബാലകൃഷ്ണന്‍ 
അഞ്ചത്തിന്‍െറ “പരീക്ഷകള്‍” എന്നത്‌ (ദേശാ 
ഭിമാനി വാരിക). പരീക്ഷയെഴുതാനിരിക്കുന്ന ഒരു 
പെണ്‍കുട്ടിയില്‍ ജീവിതസംഘട്ടനമാകെ “്പദര്‍ 
ശിപ്പിക്കുന്നു കഥാകാരന്‍. അച്ഛന്‍െറ കുടി, ദാ. 
രിദ്ര്യം, മകള്‍ക്കു അച്ഛനോടും അച്‌ ഛനു മക 
ളോടുമുള്ള സ്‌നേഹം. അധ്യാപകന്‍െറ വാത്സ 
ല്യം ഇവയെല്ലാം കേന ്രീഭവിക്കുന്നത്‌ ആ പെണ്‍ 
കുട്ടിയിലാണ്‌ . അപ്പോള്‍ അവള്‍ കേരളത്തില്‍ 
ഇമ്മട്ടില്‍ ദുഃഖമനുഭവിക്കുന്ന എല്ലാപ്പെണ്‍കുട്ടി 
കളുടെയും പ്രതിനിധിയായിബ്ഭവിക്കുന്നു. 'അവ 
ളോടു നമുക്കു സഹതാപമുണ്ടാകുന്നു. ഇതുള 
വാക്കുന്നതിലാണ്‌ Peo Ue choca 
രിക്കുന്നത്‌. Ha 


CCA: 





NE 10% സി ൨. 


പൂതിയ ല്‍ 

ആമഗഗ്ളേട:ള്‍൯൪)ന്‍ലള്‍ങ്ളുടെയുംശൈ 
ലികളുടെയും വറ്ൃല്‍്രന്തപരമായ്‌ (പാ 
ധാന്യം, ഭൂമിശാന്റ്‌ ൪൭ ജജ്‌ധം ഇവയെ 
ല്ലാം വിശദീകരിക്ടP ES Tobson എന്ന 
നിഘണ്ടുവിനു തു; യില്‍ മായതമേയുള്ളു. 
അതിനെ വാഴ്‌ ത്താത്തവരില്ല. ഒന്നോ രണ്ടോ വര്‍ 
ഷം മുന്‍ക ഡൊം മൊറൈസ്‌ അതിനെക്കുറിച്ച്‌ 
‘independent’ പ്രതത്തില്‍ എഴുതിയിരുന്നു. 
‘Every column of this book contains revelations 





| സ്‌റ്റീവന്‍ സ്‌ പെന്‍ഡര്‍ 


ജ്ലീവിതപുഷ്‌ പത്തിലെ 
തേന്‍ നുകര്‍ന്ന ചിത്രശലഭം 
ചങ്ങമ്പുഴ. നവീനകവികള്‍ 
മനുഷ്യരെ കുത്തിമുറി 
വേല്പിക്കുന്ന കടന്നലു 
കള്‍. | 


Uy 

i 

) 

] 

i 

} 

[ 

| 

| 

| 
॥ 
4 
[4 
] 
i 
| 
| 
] 
| 
| 
) 
| 
} 
4 
i 
i 
| 


ച 


¢ 

























































അര്‍നള്‍ഡ്‌ റ്റോയിന്‍ബി 


മീററിങ്ങിനു പോകാമെന്ന്‌ 
.ഏററുകഴിഞ്ഞാല്‍ ആ സമ 
യം തൊട്ടു നമ്മളെ 
സംഘ്യാടകര്‍ അപമാനിച്ചു 
തുടങ്ങും. ആദ്യമായി പേരു 
ചോദിക്കും കത്തച്ചടിക്കാ 
നായി. പിന്നീട്‌ മിണ്ടാട്ടമില്ല. 
സമ്മേളനദിവസം മൂന്നു 
മണിക്കു കാറുമായി വരു 
മെന്നു പറഞ്ഞിട്ടുപോയാല്‍ 
ആറുമണിക്കുവരും. കയ 
ററിക്കൊണ്ടു പൂക്കടയുടെ 
മുന്‍പില്‍ നിറുത്തി പ്ര 
സംഗിക്കാന്‍ പോകുന്നവ 
രുടെ ഷേര്‍ട്‌ ചീത്തയാ 
ക്കുന്ന അരളിപ്പൂമാല 
വാങ്ങും. ഇങ്ങനെ പലതും... 





കലാകനമുദി 48 


like these...” എന്നു സല്‍മാന്‍ റുഷ്ദി ഈ നിഘ 





ണ്ടുവിനെക്കുറിച്ച്‌ അഭി,പായപ്പെട്ടു. (1985-ലെ ലേഖ 
. നം. റുഷ്ദിയുടെ Imaginary Homelands എന്ന 
പുസ്‌ തകത്തിലുണ്ട്‌ ഈ ലേഖനം.) പല വാക്കുക 
ളുടെയും വിശദീകരണങ്ങളും അര്‍ത്‌ ഥ്രപദര്‍ശന 
ങ്ങളും രണ്ടോ മുന്നോ കോളത്തിലധികമായതു 
കൊണ്ടു ഒന്നും ഇവിടെ പകര്‍ത്തിക്കാണിക്കാന്‍ 
വയ്യ. Rupa & Co സാധനം ചെയ്ത ഈ 
 നിഫ്വണ്ടുവിന്‌ ഞാന്‍ വാങ്ങിയ കാലത്ത്‌ (1986-ല്‍) 
' 75 രൂപയായിരുന്നു. 
ഇതുപോലെതന്നെ, മറെറാരുവിധത്തില്‍ പ 
യോജുനമുളള (ഗന്ഥമാണ്‌ Dictionary of Word 
Origins എന്നത്‌. (86.'UB Jawahar Nagar, 
Delhi-7. വില 100 രൂപ.) ഇംഗ്ളീഷ്‌ പദങ്ങളുടെ 


'്രഭവകേന്ദ്രങ്ങളാണ്‌ John Ayto കാണിച്ഛുതരു 


ന്നത്‌. ഉദാഹരണം:- 

Banyan:- Banyan-originally meant Hindu 

trader. It is an oralization of Gujarati Vaniyan 
ണ്ട, which comes ultimately from Sanskrit 
Vanija’ ‘merchant’ (the Portuguese version, 
banian, produced an alternative English spell- 
ing. When European travellers first visited 
Bandar Abbas, a port on the Persian Club, they 
found there a pagoda which the baniyans had 
built in the shade of a large Indian fig tree. 
They immediately applied the name banyan to 
this particular tree, and the term later widened 
to include all such trees. 
Dictionary of Word Origins സാധനം ചെയ്ത 
വരുടെ വേറൊരു ്രസാധനമാണ്‌ Dictionary of 
New Words. ഇംഗ്ളീഷിലെ പുതിയ വാക്കുകളുടെ 
അര്‍ത്ഥ്രപദര്‍ശനമാണിതിലുളളത്‌ . (വില 75 രൂപ) 
ഉദാഹരണം:- . 

Counter-culture: also known as the alterna- 
tive society (to its devotees) or the underground 
(to the media), the counter-culture was a 
coverall brand name for the world the 1960s 
hippies aimed to create. In many ways similar 
to ‘straight’ society, with newspapers, shops, 
restaurants and small businesses of many 
types, its enterprises were infused with a set 
of cultural values that ran contrary to the 
mainstream. 


്രതിബദ്ധത 


സാഹിത്യത്തിലെ ്രതിബദ്ധതയെക്കുറിച്ച്‌ 
അര്‍നള്‍ഡ്‌ റ്റോയിന്‍ബി പറഞ്ഞ വാക്കുകളെ വി 


ജ്ഞാനത്തിന്‍െറ വാക്കുകളായി ഞാന്‍ വിശേഷി 


പ്പിച്ചുകൊള്ളട്ടെ. അദ്ദേഹത്തിന്‍െറ അഭിപ്രായ 
ങ്ങള്‍ ചുരുക്കിയെഴുതാം. 

“മാനസാന്തരം വരുന്നതിനുമുന്‍പ്‌ ടോള്‍ 
സ്‌റ്റോയി നൈസര്‍ഗ്ഗികമായി എഴുതി. സര്‍ഗ്ഗാ 
ത്മകസാഹിത്യം നല്കാനുള്ള പ്രേരണയെ തൃ 
പ്തിപ്പെടുത്താനായിരുന്നു ആ രചനകള്‍. മാന 
സാന്തരം വന്നതിനുശേഷം അദ്‌ ദേഹം മനുഷ്യ 
സമുദായത്തിന്‍െറ നന മയ്‌ ക്കുവേണ്ടിയാണ്‌ പ 
തിഭയെ ര പയോണ്ുനപ്പെടുത്തിയത്‌ . ്രയോഇന 
പരങ്ങളായ ലക്ഷ്യങ്ങളാണ്‌ മാനസാന്തരം വന്ന 
തിനുശേഷം ഉണ്ടായിരുന്നത്‌. സാഹിത്യമേന മയെ 


. അവലംബിച്ചുനോക്കിയാല്‍ മാനസാന്തരം വരു 


ന്നതിനുമുന്‍പുള്ള രചനകള്‍ ഉത്‌ കൃഷ്‌ ടങ്ങളായി 








ആവിര്‍ഭവിച്ച കൃതികള്‍ പിന്നീടുണ്ടായ കൃതിക 


ളെക്കാള്‍ സമൂഹത്തില്‍ സ്വാധീനശക്തി ചെലു ! 


ത്തുകയും ചെയ്തു. മാനസാന്തരം വരുന്നതിനു 
മുന്‍പുളള രചനകള്‍ അവയുടെ സാഹിത്യമേന്മ 
കൊണ്ടു വായനക്കാരെ ചലനംകൊളളിക്കുകയും 
സമുദായത്തെ പരിഷ്കരിക്കാന്‍ അവരെ പ്രേരി 
പ്പിക്കുകയും ചെയ്തു. അത്‌ ടോള്‍സ്റ്റോയി മന 
സ്റ്റില്‍ കരുതിയതേ അല്ല...” 


ഈ വിഷയത്തെക്കുറിച്ച്‌ (പത്യയശാസ്രത 

(പതിസ്ന്‌ ധിയും മലയാളസാഹിത്യവും എന്നതി 
നെക്കുറിച്ച്‌) ഭാഷാപോഷിണിയുടെ ഇന മശതാ 
ബ്ദിവേളയില്‍ തൃശൂര്‍വച്ചു കൂടിയ സമ്മേളന 
ത്തില്‍ ടി.കെ.ജി. നായര്‍, കെ.എം. മാത്യു, ഇ. 
എം.എസ്‌. നമ്പൂതിരിപ്പാട്‌, ഡോക്ടര്‍ സുകുമാര്‍ 
അഴീക്കോട്‌, ഡോക്ടര്‍ കെ.എം. ജോര്‍ജ്ജ്‌, ടി. 
പദ്മനാഭന്‍, ്രഫെസര്‍ എസ്‌. ഗുപ്തന്‍നായര്‍, 
സി.പി. ശ്രീധരന്‍, പി. ഗോവിന്ദപ്പിള്ള, മാമ്മന്‍ 
മാത്യു, ഡോക്ടര്‍ ഭീഷ്മസാഹ്‌നി, ഡോക്ടര്‍ 
കെ.എം. തരകന്‍ ഇവര്‍ പണ്‌ ഡിതോചിതങ്ങളായ 
മതങ്ങള്‍ ആവിഷ്കരിച്. സംവാദത്തില്‍ (ഫെ 
ര്‍ എം.കെ. സാനു, പി. ഭാസ്കരന്‍, ഒളപ്പമണ്ണ, 
പവനന്‍, വി.ടി.. ഇന്ദുചൂഡന്‍, സി. ഉണ്ണിരാജു, 
ഡോക്ടര്‍ പുതുശ്ശേരി രാമചന്ദ്രന്‍, ഗ്രഫെസര്‍ 
എം.ആര്‍. ചന്ര്രശേഖരന്‍, സി. രാധാകൃഷ്ണന്‍, 
(പഫെസര്‍ തിരുനല്ലൂര്‍ കരുണാകരന്‍, ഡോക്ടര്‍ 
വി. രാജുകൃഷ്ണന്‍, റവറന്‍റ്‌ ഫാദര്‍ അടപ്പൂര്‍, ഇ. 
വാസു, ഡോക്ടര്‍ ജോര്‍ജ്ജ്‌ ഓണക്കൂര്‍, 
അക്ബര്‍ കക്കട്ടില്‍, ഡോക്ടര്‍ ജോര്‍ജ്‌ 
ഇരുമ്പയം, കാട്ടുമാടം നാരായണന്‍ ഇവര്‍ 
വിദ്വജ്‌ജനോചിതമായി സംസാരിച്ചു. ചിത്രങ്ങ 
ളില്‍നിന്ന്‌ ചീഫ്‌ ന്യൂസ്‌ എഡിററര്‍ തോമസ്‌ 
ജേക്കബ്ബം റസിഡന്‍റ്‌ എഡിററര്‍ കെ.ആര്‍. 
ചുമ്മാറും അതിഥികളെ പൂച്ചെണ്ടുകള്‍ നല്കി 
ആദരിച്ചതായും ഭാഷാപോഷിണി എഡിററര്‍- 
ഇന്‍ചാര്‍ജ്ജ്‌ കൃതജ്ഞത .പകാശിപ്പിച്ചതായും 
അറിയാം. 


സമകാലിക്രപസക്തിയുള്ള ഒരു വഷഡധംത്ത 
അവലംബിച്ചു കേരളത്തിലെ ധിഷണാശാലികള്‍ 
എന്തെല്ലാം മതങ്ങള്‍ ആവിഷ്‌കരിച്ചുവെന്ന്‌ അറി 
യാന്‍ തല്‍പരത്വമുളളവര്‍ക്കു 15-ാം ലക്കം ഭാഷാ 
പോഷിണി നോക്കാം. സമ്പൂര്‍ണ്ണമായ റിപോര്‍ട്‌ 
ഇതിലുണ്ട്‌ . ജപ്പാനിലെ ചിന്തകനായ ദൈസാക്കു 
ഐകേഡ ഈ വിഷയത്തക്കുറിച്ചു പറഞ്ഞത്‌ 
എടുത്തെഴുതിക്കൊണ്ട്‌ ഞാന്‍ ഈ കുറിപ്പ്‌ അവ 
സാനിപ്പിക്കട്ടെ:- മാര്‍ക്‌ സിസ്ററ്‌ സാഹിത്യമെ 
ന്നത്‌ സാദ്ധ്യമാണോ? (കിസ്‌ തുമതത്തിന്‍െറ. 
ആധ്യാത്‌ മികരാഷ്രടം എന്നു വിളിക്കപ്പെടുന്ന മ 
ബ്ഡലത്തില്‍ സാഹിതൃത്തിനു വളരാന്‍ കഴിയു 
മോ? ്രത്യയശാസ്രതങ്ങളാല്‍ ബന്ധിക്കപ്പെട്ട 
സാഹിത്യങ്ങള്‍ക്കു സാര്‍വലാകിക പ്രതികരണം 
ഉളവാക്കാന്‍ കഴിയുകയില്ലെന്നു ചരിര്തത്തിലെ 
ഉദാഹരണങ്ങള്‍ വ്യക്തമാക്കിത്തരും. ഒരു ഉദാഹ 
രണം. റഷ്യന്‍ വിപ്ളവത്തിനുശേഷം അമ്പതു 
വര്‍ഷം കഴിഞ്ഞിട്ടും ദസ്‌ തെയെവ്സ്‌ കിയുടെ കൃ 
തികളെക്കാള്‍ ഉത്‌ കൃഷ്‌ ടങ്ങളായ സാഹിത 
കൃതികള്‍ റഷ്യാക്കാര്‍ ഉല്‍പാദിപ്പിച്ചിട്ടില്ല. " 
(1976-ലാണ്‌ ഐക്കേഡ ഇതു പറഞ്ഞത്‌.) 





രുന്നു. മാര്തമല്ല, മനസ്സിനു മാററം വന്നതിനുമുന്‍പ്‌ 















സംഭവങ്ങള്‍ 


1) (മഹാകവി ഉള്ളൂര്‍ സുഖമില്ലാതെ ആശുപ 
_തിയില്‍ കിടക്കുകയായിരുന്നു. രോഗി (ബാഹ്മ 
ണനാണെന്നു കണ്ട്‌ ്രാഹ്‌മണവര്‍ഗ്ഗത്തില്‍പ്പെട്ട 
നേഴ്സ്‌ അദ്ദേഹത്തോടു തമിഴില്‍ത്തന്നെ സംസാ 
രിച്ചിരുന്നു. രോഗം ഭേദമായി മഹാകവി വീട്ടില്‍ 
പോകാറായപ്പോള്‍ നേഴ്‌സ്‌ മലയാളം തെരിയുമാ” 


എന്നു അദ്‌ ദേഹത്തോടു ചോദിച്ചു. മഹാകവി 


മറുപടി പറഞ്ഞു: “കൊഞ്ചം കൊഞ്ചം തെരിയും. 
(ഉളളൂരിന്‍െറെ മകന്‍െറ മകന്‍ എം. ഹരികുമാര്‍ 
എന്നോടു പറഞ്ഞതാണിത്‌ .), 

2) മീററിങ്ങിനു പോകാമെന്ന്‌ ഏററുകഴിഞ്ഞാല്‍ 


ആ സമയംതൊട്ടു നമ്മളെ സംഘാടകര്‍ അപമാഃ 


നിച്ചുതുടങ്ങും. ആദ്യമായി പേരു ചോദിക്കും ക 
ത്തച്ചടിക്കാനായി. പിന്നീട്‌ മിണ്ടാട്ടമില്ല. സമ്മേ 
ളനദിവസം മൂന്നുമണിക്കു കാറുമായി വരുമെന്നു 
പറഞ്ഞിട്ടു പോയാല്‍ ആറുമണിക്കു വരും. കയ 
ററിക്കൊണ്ടുപോയി പൂക്കടയുടെ മുന്‍പില്‍ നിറു 
ത്തി രപസംഗിക്കാന്‍ പോകുന്നവരുടെ ഷേര്‍ട്‌ ചീ 
_ത്തയാക്കുന്ന അരളിപ്പൂമാല വാങ്ങും. ഇങ്ങനെ 


പലതും. ഇതിനെക്കാളൊക്കെ വലിയ ഒരു.അപ. 
മാനിക്കലിനെക്കുറിച്ചാണ്‌ ഞാനിപ്പോള്‍ എഴുതു. 


ന്നത്‌. കെ. ബാലകൃഷ്ണനും ഞാനുംകൂടി കരു 


6-൦ പേജില്‍നിന്നും തുടര്‍ച്ച 
ഉദ്യാനസല്‍ക്കാരങ്ങളില്‍ പങ്കുകൊളളുന്നതു , 
പോലെയോ ഉളള ഉല്ലാസകരമായ ഏര്‍പ്പാ 
ടൊന്നുമല്ല. ഭാരിച്ച ചുമതലയാണത്‌ . നമ്മുടെ. 
മുഖ്യമ്രന്തി ഇതെല്ലാം ഇതുവരെയും അനാ 
യാസമായാണ്‌ ചെയ്തുകൊണ്ടിരുന്നത്‌ . അ 


ഗ്രാമസന് ദര്യവും 


സ 









മുളനം കഴിഞ്ഞ്‌ എല്ലാവരും കാറില്‍ കയറിയ 
പ്പോള്‍ ്പവര്‍ത്തകര്‍ ഡ്രഡവറെ വിളിച്ച പണം 
കൊടുക്കുന്ന കാര്യത്തില്‍ തര്‍ക്കം തുടങ്ങി. അരമണി 
ക്കൂര്‍ നേരം ഞങ്ങള്‍ കാറിലിരുന്നു. ്രവര്‍ത്തകര്‍ 
കണക്കു പറയുന്നതേയുളളു. അപ്പോള്‍ ബാല 
കൃഷ്ണന്‍ അട്ടഹസിച്ച:- എടാ സത്യാ [സത്യന്‍ 
കാര്‍ ഡ്രൈവര്‍. പേട്ടയിലുളള ആള്‍] കാറ്‌ വിട്‌. 
പണം ഞാന്‍ തരാം. ഡ്രൈവര്‍ കാറില്‍ കയറി, 
സ്ററാര്‍ട്‌ ചെയ്തു. 

. ഗുണപാഠം. ഒരിക്കലും മീററിങ്ങിനു പോകരുത്‌ . 
പോയാല്‍ നിന്ദിക്കും. അപമാനിക്കും. 

3) ഇന്‍ഡ്യന്‍ വപസിഡന്‍റായിരുന്ന ഡോക്ടര്‍ 
എസ്‌ . രാധാകൃഷ്ണന്‍ തിരുവനന്തപുരത്ത്‌ വന്ന 
കാലം. അദ്‌ ദേഹത്തെ കാണാന്‍ പലരും എത്തി. 
അവരുടെ കൂട്ടത്തില്‍ സംസ്‌ കൃതകോളേജു്‌ പിന്‍ 
സിപ്പലായിരുന്ന എന്‍ . ഗോപാലപിളളയും. എല്ലാ 
വരുടെയും വിസിററിങ്‌ കാര്‍ഡുകള്‍ നോക്കിയിട്ട്‌ 
രാധാകൃഷ്ണന്‍ പറഞ്ഞു:-  ഗോപാലപിളുളയെ 
(്രതേ കം കാണണം. പത്തുമിനിററ്‌ ഇരിക്കാന്‍ 
പറയൂ.” മററുളളവരെ പത്തുമിനിററ്‌ കൊണ്ടു പറ 
ഞ്ഞയച്ചിട്ട്‌ ഗോപാലപിളളസ്സാറിനെ അദ്ദേഹം 
വിളിച്ചു. അഞ്ചുമിനിററായിരുന്നു അദ്‌ ദേഹത്തിന്‌ 
അനുവദിച്ച സമയം. പക്‌ഷേ ഒരുമണിക്കൂര്‍ നേരം 

രണ്ടുപേരും സംസാരിച്ചു. വിദ്വാന്‍ വിദ്വാനെ അറി 





ഈ ശതാബ്ദത്തിന്‍െറ 
മധുരവും ഉദാത്തവുമായ 
ശബ്ദമാണ്‌ യേശുദാസി 
ന്‍േറത്‌. അത്‌ ശ്രോതാ 
ക്കളെ കേള്‍പ്പിച്ച്‌ അവരെ 
ആഹ്‌ ളാദിപ്പിക്കുമ്പോള്‍ 
അദ്‌ ദേഹം ശക്തനായി 


ബ്ഭവിക്കുന്നു. 















CET IAS SOS ISIN IT യത്താണാാ. 9 
E ലി 













നാഗപ്പളളിയിലൊരിടത്തു മീററിങ്ങിനു പോയി. 






്രശസ്ത പ്രത്രപവര്‍ത്തകനായ--:. | 
ശ്രീ. വി.കെ. മാധവന്‍കുട്ടി എഴുതുന്നു, 


“ഓര്‍മ്മകളുടെ വിരുന്ന്‌ 


യുന്നു എന്നല്ലാതെ എന്തു പറയാന്‍! 





തിനുള്ള ആരോഗ യം അദ്ദേഹത്തിനുണ്ടാ 
യിരുന്നു. എന്നാല്‍ ഇപ്പോള്‍ സ്ഥിതി അതല്ല. 
സ്വന്തംകാര്യങ്ങള്‍ക്കുപോലും അദ്ദേഹം വ 


' ളരെ ആയാസപ്പെടേണ്ടിവന്നിരിക്കുന്നുവെന്നാ 
ണ്‌ ശ്രീചിധ്രാമെഡിക്കല്‍ സെന്‍ററില്‍ നി: 
'ന്നുളള റിപ്പോര്‍ട്ട്‌. ആശുപ്രതി വിട്ടാലും. 





ഓര്‍മ്മയുടെ അകത്തളങ്ങളില്‍ നിന്നിറങ്ങിവരുന്ന സംഭവങ്ങള്‍, 
| കഥാപാ്രതങ്ങള്‍, കഥകള്‍. ി 
അതിവേഗം അധ്പത്യക്‌ ഷമായിക്കൊണ്ടിരിക്കുന്ന _ 


നാടന്‍ സൌരഭ്യവു 


Ce ഖര്‍ 





Es 





% 


‘CDs FEU T AA 


“കുറേനാള്‍ കൂടി അദ്ദേഹത്തിന്‌ പൂര്‍ണ്ണ 


ഭരണച്ചുമതലകളുമായി മുഖ്യമ്രന്തിയെ ഉടനെ 
'വീണ്ടും അലട്ടാന്‍ ചെല്ലുന്നത്‌ അദ്‌ ദേഹത്തോ 















വിശ്രമം ആവശ്യമായിരിക്കുമെന്നാണ്‌ ഡോ. 
വല്യത്താനെപ്പോലുളള അതിവിദഗ്ദ്ധരായ 
ഭിഷഗ്വരന്‍മാര്‍ കരുതുന്നത്‌ . അതുകൊണ്ട്‌ 










ടു കാന്നിക്കുന്ന ദ്രോഹമായിരിക്കും. അതു 
കൊണ്ട്‌ തല്‍ക്കാലം ഇപ്പോഴത്തെ “സര്‍ക്കു 
ലേഷന്‍ ഭരണം” തുടരുന്നതാണ്‌ സാകര്യം 
എന്നു വല്ലവരും കരുതിവച്ചിട്ടുണ്ടെങ്കില്‍ 
അതാവട്ടെ ഉളുനദ്രോഹമായിരിക്കും. ഭരണ 
ഘടനയെ വഞ്ചിക്കലും. 
ഒരു സംസ്ഥാനത്തിന്‍െറ ഭരണകര്‍ത്താ 
ക്കള്‍ മന്ത്രിസഭയിലെ അംഗങ്ങ 
ളാണെങ്കിലും ഭരണഘടന പറയുന്നത്‌ ഭരണ; 
ത്തലവന്‍ ഗവര്‍ണര്‍ ആണെന്നാണ്‌. ഭരണം 
നിര്‍വഹിക്കുന്നതിന്‌ ഭരണത്തലവനായ ഗു 
വര്‍ണറെ സഹായിക്കുകയും ഉപദേശിക്കു 
കയും ചെയ്യുക എന്ന ചുമതലയാണ്‌ 
ഭരണഘടനയുടെ 163-ാം വകുപ്പ്‌ സംസ്ഥാന 
മരന്തിസഭയ്ക്ക്‌ നല്‍കിയിട്ടുളളത്‌. ഭരണ 
ത്തലവനായ്‌ ഗവര്‍ണറെ സഹായിക്കുകയും 
ഉപദേശിക്കുകയും” ചെയ്യണമെങ്കില്‍ മന്ത്‌ 
മാര്‍ കൂട്ടായിരുന്ന്‌ ചര്‍ച്ചചെയ്ത്‌ “തീരുമാന 
ങ്ങളെടുക്കണം. ആ അര്‍ത്ഥത്തില്‍ ഇവിടെ 
ഉണ്ടായിരിക്കുന്നത്‌ ഭരണഘടനാസ്തംഭന്ദ 
മാണെന്നു പറഞ്ഞാല്‍ നമ്മുടെ മുഖ്യമ്രന്തിയ്യെ 
ങ്കിലും അതിനോട്‌ വിയോജിക്കുകയില്ല്യ 
കാരണം അദ്‌ ദേഹത്തിന്‌ നല്ല വിവരമുണ്ട്‌ . 
പക്ഷേ, എന്തുചെയ്യാം! ഭ 
നായ ഗവര്‍ണര്‍ തന്നെയും നിസ്സഹായനായി 
അങ്ങോട്ടുമിങ്ങോട്ടും നടക്കേണ്ടിവന്നിരീ 
ക്കുന്നു. | 7 
|. 
























കലാകനമുദി ദ 
ദക , 





അനുഭവങ്ങള്‍ 
പഠനങ്ങള്‍ 


കഴിഞ്ഞ തലമുറയിലെ (പശ 
(സ്ത കമ്മ്യൂണിസ്റ്റു പ്രത്രപ 








; ത്തകനും എഴുത്തുകാരനുമായ 
:പവനന്‍െറ ഓര്‍മ്മക്കുറിപ്പുകള്‍. 
താന്‍ ഉള്‍പ്പെട്ട ഇടതുപക്ഷ 


ന്‍െറ ചരിത്രം ഒരു നല്ല 
: വായനക്കാരന്‌ ഇതില്‍നിന്നു 
ചികഞ്ഞെടുക്കാം. ഈ, ഓര്‍മ്മ. 
 ക്കുറിപ്പിന്‍െറ ഒരു ്രത്യേകത 


തന്നിലെ, അതിരിനകത്തെ രാ 


.ഷ്ര്രീയ, മനുഷ്യനപ്പുറത്തേക്കു 
പോകാന്‍ കഴിഞ്ഞു എന്നതാണ്‌. 
കമ്മ്യൂണിസത്തിനപ്പുറം പവന 
ന്‍െറ സ്വത്രന്തമനസ്സ്‌ പലേടത്തും 

| ആവിഷ്കരിക്കപ്പെടുന്നു. 

അനുഭവങ്ങളുടെ സംഗീതം 
ഗ്രന്ഥ: പവനന്‍ 

പ്രസാ: സാഹിത്യപവര്‍ത്തക 
- സഹകരണസംഘം 











വര്‍ത്തകനും സാഹിത്യരപവര്‍ 


സാംസ്‌കാരിക പ്രസ്ഥാനത്തി' 


വില: 48 രൂപ. ' 


ടി. പത്മനാഭന്‍: 
കലയും 
ജീവിതവും 


മലയാള ചെറുകഥയില്‍ അനശ്വ 
ര രാജശില്‍പിയായിത്തീര്‍ന്ന 
ടി. പത്മനാഭന്‍െറ ജീവിതത്തെ 
യും കഥകളെയും കുറിച്ചുളള 
ഒരു പഠന്രഗന്ഥമാണിത്‌ . (പ 
കാശം പരത്തുന്ന പെണ്‍കുട്ടി, 
കടയനെല്ലൂരിലെ ഒരു 
സ്ത്രീ, മഖന്‍സിങ്ങിന്‍െറ മ 
രണം, ഗാരി എന്നീ നാലു 


ചെറുകഥകളും ചേര്‍ത്തിട്ടുണ്ട്‌ .. 


എം.കെ. സാനു, എം.വി. ദേവന്‍, 
നരേന്ശ്ര്രപസാദ്‌ , കെ.പി. ശങ്ക 





രന്‍, എം. തോമസ്മാത്യു, 


എം.എം. ബഷീര്‍, എന്‍.ഇ. nN 


ബാലറാം എന്നിവരൊക്കെയാണ്‌ 
എഴുതിയവരില്‍ (-പമുഖര്‍ . യുവ 


പ്രത്രപവര്‍ത്തകനായ ഇ.എം. 


“അഷ്റഫാണ്‌ എഡിറ്റ്‌ ചെ 
യത്ത്‌. | 

ടി. പത്മനാഭന്‍. 

കലയും ജീവിതവും 

എഡി: ഇ.എം. അഷ്റഫ്‌ 

രസാ: പി.കെ.ബ്രദേഴ്സ്‌ 

വില: 31 രൂപ. 


സത്യഭാമ 


ഭാരതീയ സാഹിത്യത്തിന്‍റെ 
മഹനീയത ലോകത്ത്‌ സര്‍ഗ്ഗാ 


ത്രക കൃതികളിലുടെയും താ. 


ത്വികരചനകളിലൂടെയും (പച 
രിപ്പിച്ച മഹാനായ ഒരെഴുത്തു 


. കാരനായിരുന്നു കുലപതി 


കെ.എം. മുന്‍ഷി. രാമായണ- 


മഹാഭാരതാദി ഇതിഹാസങ്ങ. 


pe വക 





ടടപ്തിയച്ചത്മുതങ്ങള്‍ 


ളില്‍ മുന്‍ഷിക്കുണ്ടായിരുന്ന അ 
വഗാഹം അപാരമായിരുന്നു. 
ആ മണ്ഡലത്തില്‍ അദ്‌ ദേഹം 
ഒരു കുലപതി തന്നെയായിരുന്നു. 
സത്യഭാമ എന്ന നോവല്‍ 
മുന്‍ഷിയുടെ ഏറ്റവും (പധാന 
പ്പെട്ട സര്‍ഗ്ലാത്മകകൃതികളി 
ലൊന്നാണ്‌ . സത്യഭാമയുടെ 
കൃഷ്ണഭക്തിക്ക്‌ മുന്‍ഷി നല്‍ 
കിയ ഭാരതീയമാനം ഈ ആ 
ഖ്യായികയെ ഉല്‍കൃഷ്ടമായ 
ഒരു തലത്തിലേക്ക്‌ ഉയര്‍ത്തി 
യിരിക്കുന്നു. ഇന്ത്യയിലും ലോ 
കത്താകെയും പ്രചരിച്ചു ഒരു 
ഇന്ത്യന്‍ നോവലാണ്‌ സത്യഭാമ. 
ഇതിഹാസ സംഭവങ്ങളില്‍ ആ 
ധുനിക സർഗ്ഗഭാവന ധാര്‍മ്മിക 
തയുടെ ശക്തിയാര്‍ജ്‌ ജിച്ചു (പ 
വര്‍ത്തിച്ചുണ്ടായ ഉല്‍കൃഷ്ട 
കൃതി. (പ്രശസ്ത കഥാകൃത്തായ 
ശ്രതുഘ്‌ നനാണ്‌ ഈ നോവല്‍ 
പരിഭാഷപ്പെടുത്തിയത്‌. പരിഭാഷ 


,മൂലകൃതിയോട്‌ തികച്ചും നീതി 


പുലര്‍ത്തിക്കൊണ്ടുള്ളതാണ്‌. 
സത്യഭാമ 
ഗ്രന്ഥ: കെ.എം. മുന്‍ഷി 
പരിഭാഷ: ശ്രതുഹ്പ്നന്‍ 
പ്രസാ: സാഹിതൃരപവര്‍ത്തക 


സഹകരണസംഫ്വം . 


വില: 40 രൂപ 


സോഷ്യലിസ 
ത്തെക്കുറിച്ചുള്ള 
പഠനങ്ങള്‍ 
മാര്‍ക്‌സിസ്‌റ്റാചാര്യനായിരുന്ന 


പരേതനായ കെ. ദാമോദരന്‍െറ . 


പതിനൊന്നു ലേഖനങ്ങളുടെ 





സമാഹാരം. ഒറിജിനല്‍ എന്നു 


വിശേഷിപ്പിക്കാന്‍ കഴിയുന്ന 
ഇന്ത്യയിലെ ഒരു മാര്‍ക്‌ സിസ്റ്റ്‌ 
ചിന്തകനായിരുന്നു കെ. ദാമോ 
ദരന്‍മാര്‍ക്സിസത്തിന്‍െറ അ 


ടിസ്ഥാന്രപശ്‌നങ്ങളെ തുറന്ന ' 


മനസ്സോടെ, ശാസ്രരീയമായി 
വിശകലനം ചെയ്ത ഈ പഠന 


്രബന ധങ്ങള്‍ ദാമോദരന്‍െറ 
മനസ്സും അറിവും വെളിവാക്കി 


ത്തരുന്നു. 


സോഷ്യലിസത്തെക്കു. 


റിച്ചുള്ള പഠനങ്ങള്‍ 

ഗ്രന്ഥ: കെ. ദാമോദരന്‍ 
(പസാ: വിത: ,പഭാത്‌ ബുക്സ്‌ 
വില: 35 രൂപ. 





ഇടയനെവിടെ? | 


ചവറ കെ.എസ്‌ .പിളളയുടെ 
മുപ്പത്തിമൂന്നു കവിതകളുടെ സ 
മാഹാരം. മലയാള കവിതയുടെ. 
പഴയ വഴിയും സാധാരണത്വ 
മാണ്‌ ഈ കവിതകള്‍ക്കുളളത്‌ . 
മലയാളത്തില്‍നിന്നു മറഞ്ഞു 
കൊണ്ടിരിക്കുന്ന ഒരു കവിതാ 
രീതി. ശൈലിയില്‍ പുറകോട്ടാ 
ണെങ്കിലും കാവൃശക്തിയില്ലാ 
ത്ത ഒരു കവിയാണ്‌ ഈ കവി 
എന്നുപറഞ്ഞുകൂടാ. ഡോ. എം. 


' ലീലാവതിയുടേതാണ്‌ അവതാ 
രിക. ഏതു കവിക്കും പറ്റുന്ന 
രീതിയിലാണ്‌ അവതാരിക. 


ഇടയനെവിടെ 


ഗ്രന്ഥ: ചവറ കെ.എസ്‌ .പിളള - 
വിത: നാഷനല്‍ ബുക്‌ സ്റ്റാള്‍ 
വില: 17 രൂപ. 








| ാ Printed, Published ‘and Edited by $. JayAchandran Nair on behalf of Kala Kaumudi 
Publications [pvt] ha, .at the Kala Raumudi Press, Thiruvananthapuram.. 





Ts ect ee 





